










4 a 
| എല്ലാ ഞായറാഴ്ചയും പ്രസിദ്ധപ്പെടുത്തുന്നതു്‌ 
| ആഗസ്റ്റ്‌” 1, 1982 


വാല; 1 രൂപ 50 പൈസ 


കൌമുദി ന്യ,സ്‌ സര്‍വീസിന്‍െറ 
സ്‌പെഷ്യല്‍ റിപ്പോരട്ടുകശ 


നിക്കോഷ്യയിലെ 
തമാശ 5 
ഇസ്രേലിന്‍െറ ആക്രമണത്തെ അപലപിക്കാന്‍ 


ചേര്‍ന്ന നിക്കോഷ്യയിലെ ചേരിചേരാ രാജ്യങ്ങ 
ഉടെ സമ്മേളനം വിഫലമായതിനെപ്പററി, 


ഒരു ജീര്‍ണ്ണസംസ“കാരത്തിന്‍െറ 
മുഖദര്‍ശനം 8 
അമേരിക്കയില്‍ സദാചാരത്തിന്‍െറ എല്ലാ തീരശ്ശീ 
ലകളും തകര്‍ക്കപ്പെട്ടിരിക്കയാണെന്നു്‌ മധു എസ്‌. 
നായര്‍ എഴുതുന്നു. 


മയ്യഴിയില്‍ ഒരു വിവാദം 15 


മദ്യത്തെച്ചുററി മയ്യഴിയില്‍ നടക്കുന്ന രസകരമായ 
വിവാദത്തെക്കുറിച്ചു്‌ 


സ്‌പെഷ്യല്‍ ഫിച്ചര്‍ 10 


കാട്ടിലെ ആനയും 

കാടറിഞ്ഞ രഹസ്യങ്ങളും 

ആനകളുടെ വിജയകരമായ സാമൂഹു ജീവിതത്തി 
ലേക്ക്‌ വെളിച്ചം പകരുന്നതാണ്‌ ഈ ഫീച്ചര്‍, 


ഇന്‍റര്‍വ്യ, 


ഇന്ത്യന്‍ പ്രതിസന്ധി ശ്രീമതി ഒ, വി, ഉഷ 32 
കവിത 
പാര്‍ക്കില്‍ ഒരു ബെഞ്ചു” 
ശ്രീ. ഡി. വിനയചന്ദ്രന്‍ 39 
ആധുനിക ജര്‍മ്മന്‍ കവിത 


പ പരിഭാഷ; ഡോ; ഏസ്‌, വേലായുധന്‍ 47 





എഡിററര്‍; എം. എസ്‌ . മണി 
സഹപത്രാധിപന്മാരാ 
എസ്‌. ജയചന്ദ്രന്‍ നായര്‍ 
എന്‍. ആര്‍. എസ്‌. ബാബു 
ഇലസ്‌ ട്രേഷന്‍സ്‌ നമ്പൂതിരി 





ലേഖനം 
കാലം തെററിയ ഒരു സന്ദര്‍ശനം 
ശ്രീ. കുല്‍ദീപ" നയ്യാര്‍ 6 
നഗരത്തില്‍ ഒരു യക്ഷന്‍ 
ശ്രി. കല്പററ നാരായണന്‍ 18 
മീശക്കാരന്‍ കുരങ്ങ്‌ ശ്രീ. കെ. രാജേന്ദ്രബാബു 29 
ആല്‍പ്‌സില്‍ നിന്നുള്ള കുറിപ്പുകഠം 
ശ്രീ. രവീന്ദ്രന്‍ 22 
തെങ്ങുകൃഷിയുടെ ഭാവി ശ്ര". ആര്‍. ഹേലി 31 
ചേട്ടനെറ നിഴലില്‍ 
ശ്രീമതി ലീലാദാമോദരമേനോന്‍ 48 
കഥ 
മുഖത്തോടുമുഖം 
ശ്രീ. ഉണ്ണിക്കൃഷ്ണന്‍ തിരുവാഴിയോട്ട്‌ 94 
കുരിശുമരണത്തിനു തൊട്ടുമുന്‍പ്‌ 
ശ്രീ. തോമസ്‌ ജോസഫ്‌ 36 
നനഞ്ഞ കൃഷ*ണമണികരം 
ശ്രി. രഘുനാഥ്‌ പലേരി 37 


ചാതകപ്പക്ഷി ശ്രീ എന്‍. എം. നമ്പുതിരി 85 
നിണ്ടകഥ 

രാജമ്മയുടെ തത്ത ശ്രീ. വീ. ടി. ഇന്ദുചൂഡന്‍ 42 
നോവല്‍ 

ഉത്തരായനം ശ്രീ. ആനന്ദ്‌ 40 
ജീവപര്യന്തം ശ്രീ. എം. എം. മേനോന്‍ 44 
സിനിമ 

ശാന്തികൃഷ്‌ ണയുടെ പടം കോഴിക്കോടന്‍ 850 
പലവക 

കത്തുകഠം ക 


ഛേ, പെടച്ചു ശ്രീ. കലാമണ്ഡലം കേശവന്‍ 26 
നിങ്ങളുടെ വിട്ടില്‍ ഒരു ഡോക്ടര്‍ 
ഡോ: ജി. വേലായുധന്‍ എം. ഡി. 54 - 


മുഖചിത്രം 
കാടറിഞ്ഞ രഹസ്യങ്ങാം 
(പേജ്‌ 10 നോക്കുക) 
ഫോട്ടോ; ജയരാജ്‌ 











പോള്‍ നിസാന്മാ 


ര്‌ല്ലാത്ത പാര്‍ട്ട്‌ 


മാര്‍ക്‌സിസ്‌ ററ... ലെനി 
നിസ്‌'റവുപാര്‍ട്ടിയോട്ടം ജന 
കീയ സാംസ്‌കാര!കവേദി 
യോടുമുള്ള ക്രൂരമായ അനീതി 
യാണ്‌ ആര്‍ം ഗോപിനാഥ 
ന്‍റ ലേഖനം. പാര്‍ട്ടിയുടെ 
യും വേദിയുടേയും പ്രവരത്ത 
കരും അനുഭാവികളം ഉയത്തി 
പ്പിടിക്കുന്ന വീക്ഷണത്തിനന്‍െറ 
മെഖലകഠം ഗോപിനാഥന്‍ റ 
ലേഖനത്തിന്‌ അതീതമത്രേം 
$സോവിയററ്‌ സമീക്ഷ'യാല്‍ 
ക്ച ട്ടപ്പെടുത്തിയ തന്‍റ ജീവ? 
തവിക്ഷണത്തിര്‌ ഉരംക്കൊ 
ള്ളാന്‍ കഴീയാത്തതുകൊണ്ടാ 
ഖാം, ബാലറാം ഗോപിനം 
ഥന നേരെ തിരിഞ്ഞതു്‌, 
ചരിത്ര പരമായ ഭതിക 
വാദത്തില്‍നിന്നും നൈസഥ്ല! 
കത ചോത്തിക്കളഞ്ഞു്‌ ഭീകര 
മായ വിധിവാഭമാക്കി മാററി 
യവര്‍ക്കെതിരെയുള്ള സമര 
ത്തിലൂടെ “മാര്‍ക്‌ സിസത്തി 
ന്‌ “മനുഷ്യമുഖം നല്‍കാന്‍? 
എന്ന മുദ്രാവാകൃത്തിലൂദെ 
സര്‍ഗ്ഗാത്മകതയും മാര്‍ക്സ!സ 
വും അനന്യമാണെന്നു്‌ സ്ഥാ 
പിക്കുവ്വാനുള്ള ശ്രമത്തിലം 
ണ്‌ ലോകമെമ്പാടും യൃവ൦ 
ക്കം മരണം എന്ന പ്രതിഭാ 
സത്തെ നേരിടാനുള്ള മനോ 
ഭാവം സാമുഹ്ൃവിപ്പവത്തിന്‌ 
മാററിയെടുക്കാനാവും, മാററി 
യെടുത്തുകാണും എന്ന വിശ്വാ 
സത്തില്‍ സോവിയററ്‌ 
റഷ്യയിലേക്കു പോയ പോയം 
നിസാന്‍ എന്നും പി. സിം 
എഫിന്‍റ അഭിമാനമായി 
തന്നു. സാര്‍൪ത്രും മാഡംബോ 
വറും ആദരവോടെ വീക്ഷി 
ച്ചിരുന്ന പോം നിസാന്‍ 
പി. സി. എഫിന്‍െറ അംഗീ 
കരിക്കപ്പെട്ട നേതാവായിരു 
നുവെന്ന സംഗതി, ഒരു കമ്മ, 
ണിസ്‌ററു പാര്‍ട്ടിക്ക്‌ എത്രമാ 
ത്രം മഹത്തരമാകുവാനും എ 
ന്തൊക്കെയ്യഠംക്കൊള്ളവാനും ക 
ഴിയം എന്നതിന്‌ ദൃഷ്ടാന്തമാ 
ണു്‌, ഇന്നു കമ്യണ?ിസ്‌ററു 
പാര്‍ട്ടികളില്‍ പോടംനിസാന്‍ 
രാരില്ല, ബാലറാമും ഗോപിനാ 
ഗനുമാണു*& പതനം എത്ര 
സ്നേഹം! 
- ടി, കെ. മേഷനാദന്‍, 
കൊടുങ്ങല്ലൂര്‍. 


പുകഴ'ത്തലും 
ഇകഴ്‌ത്തലും 


എന്നെക്കുറിച്ചും എന്നെ ബ 
ന്ധപ്പെഴത്തിയും എഴുതിയ ലേ 
ഖരും വായിലും പക്ഷേ ആ 


ലേഖനത്തില്‍ ഞാന്‍ എങ്ങനെ 
ഒരു എഴുത്തുകാരന്‍ ആയെന്നും 
ഞാന്‍ എന്തു” എഴുതുന്നുവെന്നും 
അതിനെ വിമശാിച്ചോ അല്ലാ 
തെയോ എഴുതാമായിരുന്നു. 
എങ്കില്‍ അതു്‌ വളരെ രസക 
രവും വായനക്കാര്‍ക്ക്‌ താല്ല 
രൃവും ഉളവാക്കുകയും ചെയ്യുമാ 
യിരുന്നു. പക്ഷേ അതു കോട്ട 
യത്തുള്ള മററു പ്രസിദ്ധീകരണ 
ങ്ങളുമായി എന്നെ ബന്ധപ്പെ 
ടത്തി ആ പ്രസിദ്ധീകരണ 
ങ്ങളെ ആക്ഷേപിക്കുന്ന തര 
ത്തില്‍ ഉള്ളതായിരുന്നു.എന്നെ 
സംബന്ധിച്ചിടത്തോളം വൃ 
ക്തിചരമായ ഒരു പ്രോത്സാ 
ഹനമായിരുന്നു നിങ്ങം എനി 
ക്ക തന്നതു”. അതില്‍ എനക്കു 
നന്ദിയുണ്ടു്‌. എന്നാൽ അതില്‍ 
തുടക്കംമുതല്‍ എന്നില്‍ വരുന്ന 
തുവരെയുള്ളഭാഗങ്ങളും അതിനു 
ശേഷം എന്‍െറ കഥ കഴിഞ്ഞു? 
അവസാനമുള്ളതും എന്നെക്കുറി 
കുള്ള ഒരു ലേഖനത്തില്‍ ബ 


ബോംബേ ' 
നാടകവേദി 


ചില തിരുത്തുകള്‍ 


ഇതരഭാഷകളിലെ നാടക 
വേദിയോഴട്‌ താരതമൃപ്പെടു 
ത്തി ബോംബെയിലെ മല 
യാള നാടകവേദിയുടെ അപ 
ര്യാപ്ത്തയെക്കുറിച്ചു്‌ ദിവാക 
രന്‍ എഴുതിയതു്‌ (കലാകയ 
മുദി, ലക്കം 359) തീര്‍ത്തും 
ശരിയാണു്‌. അനൃഥാ വില 
യേറിയ ഒരു രേഖയാവുമാ 
യിരുന്ന ആ ലേഖനത്തില്‍ 
വാസ്തവ വിരുദ്ധമായ ,ചില 
നിര്‌ക്ഷണങ്ങാം കാണുന്നതു്‌ 
വ്യക്തമാക്കേണ്ടതുണ്ടെന്ന്‌ , ആ 
സംരംഭങ്ങളില്‍ പലതിലും 
ഇടപഴകിയവരെന്ന്‌ നില 
യില്‍, ഞങ്ങരംക്കു തോന്നുന്നു. 
നെടുങ്ങാടിയുടെ കീഴില്‍ 
“അന്ധായൃഗ്‌* എന്ന ഹിന്ദി 
നാഭകം അവതരിപ്പിച്ചതു 
ധം 





യഖദകര 


സ്ധപ്പെടത്തിയതു” 
മായ പ്പോയി 


വാസ്തവത്തില്‍ ഞാന്‍ കോട്ട 
യത്തുള്ള പ്രസിദ്ധീകരണങ്ങ 
ളില്‍ വളരെ മുമ്പ്‌ “മ'നോരമ 
യില്‍ നോവലുകരം എഴുതിം 
അതിരു മുമ്പ ഞാന്‍ “മ' നോരാ 
ജയത്തില്‍ എഴുതി മനോരാജ്യ 
മാണു” എന്നെ വളര്‍ത്തിയതും 
മംഗളത്തിൽ ഞാന്‍ ഇത്ര 
കാലത്തിനിടയില്‍ രണ്ടാമ 
ത്തെ നോവലാണ്‌ എഴുതുന്ന 
തു”. ഇതല്ലാതെ “മാ”കാരത്തി 
ലുള്ള കോട്ടയം പ്രസിദ്ധീകര 
ണങ്ങളില്‍ ഞാന്‍ പൂര്‍ണ്ണമായും 
നോവലുകഠം എഴുതിയിട്ടില്ല, 
ആ ലേഖനം വായിച്ചവ 
രില്‍ പലരും നിങ്ങരം എന്നെ 
പൃക്തി പരമായി അവഹേളി 
ച്ചില്ലെങ്കില്‍ക്കൂടി ആന്തരിക 
മായ കളിയാക്കുകയാണു ചെ 
ഡ്കതെന്നു പറയുന്നു. അക്കാഡ 
മി അവാര്‍ഡു കിട്ടിയ അഷ്ട 
പദിവരെ. മനോരാജ്യത്തില്‍ 
വന്നതാണെന്ന കാര്യം അറി 
വുള്ളതല്ലേ? പിന്നെ ഉവിടെ 
യുള്ള പ്രസിദ്ധികരണങ്ങളെ 
താഴ്‌ത്തിക്കെട്ടിയതു” കഷ്ടമാ 
യി. അതില്‍ ഒരു ഇരയായി 
എന്നെ വച്ചതിലും എനിക്കു 

ദുഃഖമുണ്ട്‌. 
ടൂ കോട്ടയം പുഡ്കുനാഥ്‌ം 


ബോംബെ ശാസ്ത്രസാഹിത്യ 
പരിഷത്ത്‌ (മലയാളം) 
ആണ്‌. 1976 മാര്‍ച്ചിലാ 
ണു അതു” അവതരിപ്പിച്ചതും, 
പരിഷത്തിന്‍െറ ദശവാര്‍ഷി 
കത്തോടനുബന്ധിച്ചു്‌. അതി 
നെത്തുടരന്നാണ്‌ ആ സംരംഭ 
ത്തില്‍ പങ്കെടുത്തവരുടെ മന 
സ്റ്റില്‍ ഒരു അമേററര്‍ തീയേ 
ററര്‍ ഗ്രൂപ്‌ എന്ന ആശയം 
പൊന്ത'ചന്നതു”. ആ ഗ്രൂപ്പി 
നന്‍െറ__ “കൂത്തു മാടം” എന്നായി 
രുന്നു അതിന്‍െറ പേര്‍__ ആദ്യ 
ത്തെ നാടകമായിരുന്നു സി. 
ജെ. യുടെ “ക്രൈം.” 1976 
ഡിസംബറിലായിരുന്നു 
അതു്‌, 1973-ല്‍ അല്ല, മാണി 
മാധവച്ചാക്യാരുടെ “കൂടിയാ 
ടും” അവതരിപ്പിച്ചതും കൂത്തു 
മാടമാണു്‌. 

ബോംബെയിലെ “നാടക 
വേദി'യുഭടെ മത്സരത്തിനു” 
സമ്മാനംകിട്ടിയ ഏകാടംം 
*കൂത്തുമാട്‌ത്തിലുടം പ്പെട്ട ഒരു 
വൃക്തിയടെ പേര്‌ലായിരു 
ന്നു അവതരിപ്പിച്ചതു”. ഇതേ 
ഗ്രൂപ്പിലെ വേറെ ഒരു വൃക്തി 
യൃടെതുമുണ്ടായിരുന്നു മറെറാരു 
നാടകം. 'കൂത്തുമാട'ത്തില്‍ പി 
ഉപ്പിനു” ഇതു വഴിതെളിച്ചു. 
അതേകൊല്ലം ഓണക്കാലത്തു” 
ഐ. ഐം. ററി. യില്‍വച്ച്‌ 
ക്രൈം” ഭരിക്കല്‍ക്കൂടി അവ 
തരിപ്പിച്ചതോടെ് ബാധാര 


ണ മലയാളി സമാജങ്ങളെ - 


വിധിയായ ശിഥിലീകരണം 


കൂത്തുമാടത്തിനുമുണ്ടായീ. കഴി 1 
വുള്ള ഒരു ഗ്രൂപ” വേറിട്ട്‌” : 
“പുറപ്പാട്‌ എന്ന ഒരു ഗ്രുപ* ; 


രൂപികരിച്ചു. 


കഥകളി ആസ്വാദന സ്സ്‌ ; 


കഠം നടത്തിയതും നാട്ടിലെ 
കഥകളി സംഘങ്ങരംക്ക്‌ അര 
ഞങുകഠം കൊടുത്തതും 
ഴ്‌സ്‌ ഒഫ്‌ കഥകളി” എന്ന 


താല്‍ക്കാലിക സംഘടനയാ - 


യിരുന്നു. 

1981 പകുതിവരെ ഈര്‍ജജ 
സ്വലമയി പ്രവര്‍ത്തിച്ച 
രുന്ന “പുറപ്പാട്‌” വേറെ ചില 
രുമായി ചേര്‍ന്നു “കളരി?” 
എന്ന വേറെ ഒരു ഗ്രൂപ? 
ഉണ്ടാക്കി, ഒക്‌ടോബറില്‍ 
കാവാലത്തിന്‍െറ “ഒററയാന്‍* 


എന്ന നാടകവും ദിവാകര 
൭൯൨ രണ്ട്‌ ഏകാങ്കങ്ങളും 
അവതരി 


പ്പിച്ചതിനുശേഷം 

അവരും മാനത്തിലഥണു്‌. 

പ്രവീണ്‍കുമാര്‍; 
ബോംബെം 


ഗ്രന്‌ഥസുച। 
1975 മുതല്‍ 1980 വരെ 
പ്രസിദ്ധപ്പെടുത്തിയ പുസ്തക 


ഞങ്ങളടെ വിവരങ്ങഠം നല്‍കുന്ന 
ഗ്രസ്ഥസൂചിയയുടെ നാലഥംവാ 


ളൃത്തിന്‍െ കൈയെഴുത്തു 
പ്രതി തയ്യാറായിവരികയാ 
ണ്‌. ഇതിലെ വിവര 


ങ്ങാം കഴിയുന്നത്ര പൂര്‍ണ്ണമാ 
യിരിക്കണമെന്നു” അക്കാ 
ഭമി ആഗ്രഹിക്കുന്നു. അധികം 


- അവവയപ്പെടാത്ത പ്രസാധന 


ശാലകടം പ്രസിദ്ധപ്പെടുത്തുന്ന 
വയോ, ഗ്രന്ഥകാരന്മാര്‍ നേരി 
ട്ട്‌പ്രസിദ്ധപ്പെടുത്തുകയും വില്ല 
ന്ത ഏജ൯സ്‌'!കളെ എല്ല! 
ക്കാത്തവയമായ പുസ്‌തക 
ങ്ങം ഉണ്ടാകാം. അത്ത 
രം പ്രസാധകന്മാര്‍ അ 
വര്‍ പ്രസിദ്ധീകരിച്ച പുസ്ത 
കങ്ങളുടെ ഓരോ കോപ്പ! 
തക്കാദമിക്കുഅയച്ചുതരുന്നതു൦ 
ഉപകാരപ്രദമായ്‌രിക്കും. സയ 
ജന്യമായ കോപ്പ്‌! തരാന്‍ 
കഴിയാത്തവര്‍ വിവരം അക്കാ 
ദമിയെ അറിയിച്ചാല്‍ പുസ്ത 
കം അക്കാദമി ലൈബ്രറയി 
ലള്ളതല്ലെങ്കില്‍ വില കൊട്ട 
ത്തു വാങ്ങുവാനും തയ്യാറാണു”. 
അതുപോലെതണനെ ഗ്രന്ഥ 
സൂചായയടെ 1975 വരെയുള്ള 
മുന്‍വാള്യങ്ങള!ല്‍ ചേര്‍ക്ക്‌'ന്‍ 
വിട്ടുപോയ പുസ്മകങ്ങരം വല്ല 
തുമുണ്ടെങ്കില്‍ ബന്ധപ്പെട്ടവര 
ആ വിവരവും അക്കാദമിയെ 
അറിയിക്കണമെന്നു” അഭയ 
ത്ഥിക്കുന്നു. സെക്രട്ടറി, 
കേരള സാഹിത്യ അക്കാദമി 
തൃശൂര്‍-6800901 


“ലവേ :; 





ചേഹചരായ്മ ഷണ്ഡത്വത്തിനു 
പര്യായമായിത്തീരുന്നതു്‌ ആദ്ൃമല്ലം 
പ്രമേയങ്ങളുടെയും പ്രഖ്യാപനങ്ങളുടെയം 
ത 'രശ്ശീലജ്കുള്ളില്‍ മറഞ്ഞുനിന്നു [ കൊടും 

രതകരം കണ്ടില്ലെന്ന്‌ നടിക്കേണ്ടി 
വന്നിട്ടുളള സംഭവങ്ങ ഉണ്ടായിട്ടുണ്ടെ 
ങ്കിലും, പാലസ്തീന്‍പ്രശ്‌നം കൈകാര്യം 
ചെയ്യേണ്ടിവന്ന ചേരിചേരാ രാജ്യങ്ങ൭മ 
ക്കു” ഇത്രയേറെ ലജ്ജാകരമായ ഒരവസ്ഥ 
മന്‍ചെങ്ങും നേരിട്ടിട്ടില്ല. റി 
യില്‍ സമ്മേളിച്ച ഈ രാജ്യങ്ങളുടെ പ്രത 
നിധികരം (പാലസ്തീന്‍ ഗറില്ലകളുടെ കഴു 
കൊലക്കയര്‍ മുറുകിക്കഴിഞ്ഞ 


ത്തിലെ 

ശേഷമേ നിക്കോഷ്യയില്‍ ഒരു പ്രഹ 

സനത്തിനു” ചേരിചേരാ രാജ്യങ്ങഠംക്ട 
ഞ്ഞു നാം മറ 
റി ന്ന വസ്തുത 

ക ge രങ്ങ ളായ 


ക്കരുത്‌.) ഉദാത്തഗം ഭീ 
പ്രരേയങ്ങരം പാസാക്കി സ്വന്തം eg 
കളില്‍ ചേക്കേറുന്നതിനു മന്‍പയേ . 
ഇസ്രേലി തലസ്ഥാനത്തുന ന്നും അവ 
സാനത്തെ മുന്നറിയിപ്പു വന്നുകഴിഞ്ഞു. 
പാലസ്തീന്‍ ഗറില്ലകരംക്ക്‌ ബെയ്‌റൂട്ട്‌ 
ഒഴിഞ്ഞുപോകാന്‍ ഇന! മുപ്പതുദ'വസം 
അനുവദ ക്കകയില്ലെന്നായിന്നും 
ഇസ്രേലി പ്രധാന? നരി മെനാഹം ബെഗി 
നെറ ആ മുന്നറിയിപ്പു. പാലസ്മീനീക 
ഭൂടെ സ്വന്തം രാഷ്ട്രമെന്ന മോഹത്തി 


ര അവസാനത്തെ ആണി അടിക്കാന്‍, 


ബെയ്‌റൂദ്ട്‌നു ചുററമായി പീരങ്കികഴം 
s ഇടസ്ത്രലി 


നിരത്ത! കാത്തിരിക്കുന്ന 
തിരോധമന്ത്രി ഏരിയല്‍ ഷാരോണ്‍ 
ഒരു പടികൂടി മുന്നോട്ടുപോയി . അദ്ദേഹം 


3t 


ഇസ്രേലിന്‍െറെ ബോംബാക്രമണത്തില്‍ വിക്ടതമാക്കപ്പെട്ട ജ്യേ 








കമുദി ന്യൂസ്‌ സര്‍വീസ്‌ 
അതാ 


പറഞ്ഞു: കൈകളില്‍ ചോരക്കറയില്ലാ 
ത്ത, പാലസ്തീന്‍ വീമേചേനസംഘടനതു 
മയി ബന്ധമില്ലാത്ത എല്ലാ പാലസ്മ്‌ 
നീകരംക്കം ഇസ്രേല്‍ അഭയം നല്‍കാം. 
ഈ പശ്ചാത്തലത്തിലാണ്‌ നിക്കോ 


ഷ്യാസതമ്േളനം വെറമൊരു തഭംശയായീ 
ത്തീര്‍ന്നീരിക്കുന്നതു”. ലോരകുടിച്ചാലേ 
ദാഹം തീരൂ എന്ന്‌ കലി കൊണ്ടുനില്‍ 
ക്കുന്ന കാളിക്ക്‌ തിരുമധുരം നേദിക്കും 
പോലെ ഒരു പാഴ്‌ശ്രമം. ലെബനോ 
ണില്‍ അരങ്ങേറിയിരിക്കുന്ന വംശവീ 
ച്ചേദത്ത്‌ന്‍െറ പൊരുയം വിലയിരു 
ത്താന്‍ എട്ടംഗങ്ങളുള്ള ഒരു കമ്മിഷനെ 
നിയോഗിക്കാന്‍ തിരുമാനിച്ച നിക്കോ 
ഷ്യം സമ്മേളനം, ലെബനോണില്‍ 
നിന്നും പട്ടാളത്തെ പിന്‍വലിക്കുംവരെ 
ഇസ്രേലിനെ ഒററപ്പെടുത്താന്‍ രക്ഷാസമി 
തീയോട് അഭ്യര്‍ത്ഥിക്കുകയം ചെയ്തും 
കറുത്തതൊല ക്കാരെ പന്നിക്കൂടുകള്‌!'ല്‍ 
പാര്‍പ്പിക്കുന്ന തെക്കനാ്രിക്കുക്കെതിരെ 
വിലക്കുകഠം ഏര്‍പ്പെടത്തണമെന്നു മുന്‍ 
കാലത്തു” ഐക്ൃരാഷ്‌ടസംഘടന തീരു 
മാനിച്ചുരുന്നു. തെക്കനാഡ്രിക്കയുമായി 
ഏതെങ്കിലും തരത്തിലുള്ള കൊള്ള കൊഴു 
ക്കയ്ക്കു്‌ മുതിര്‍ന്നാല്‍, ആ രാജ്യത്തെ ഒററ 
പ്ലെടുത്തുരെന്നു പോലം മനുഷ്യരനസ്സാക്ഷി 
യൂടെ ശബ്‌ ദമെന്ന്‌ നാം ഓമനപ്പേരിട്ടു 
വിശേഷിപ്പിക്കുന്ന ഐകയരാഷ്‌ട്രസം 
ളന മുന്നറിയിപ്പു നല്‍കിയിരുന്നതാണ്‌ - 
എന്നിട്ട്‌ എന്തുണ്ടായി! ഐക്രാഷ്‌ ട 
സംഘടനയുടെ മുഖത്തു കാക്കിച്ചുതുപ്പാന്‍ 
ആദ്യം തയ്യാറായതു” അമേരിക്ക തന്നെ 
യായിരുന്നു. ഇസ്രേലിനെ ഒററപ്പെര്‍ 
ത്താന്‍ മുന്നോട്ട വരണമെന്ന നിക്കോഷ്യാ 
സമ്മേളനത്തിന്‍െറ തീരുമാനം നടപ്പാ 
ക്കേണ്ടതുട്‌ ഐക്യരാഷ്‌ട്ര സംഘടനയു 
ടെ രക്ഷാസമിതിയാണു്‌. ഏരിയ 


ഷഎത്തിയുടെ അരികിലീരിക്കുന്ന അനുജത്തി 





4 














ശ്രീംത ഗാന്ധിയുടെ അമേരിക്കന്‍ 


സന്ദര്‍ശനം മാററിവജുണമെന്നു” വാഷി കഴിയുന്നതു്‌. പുത്യ, അമേരിക്കന്‍ 
ങടണിനു ആഗ്രഹമുണ്ടായീരുന്നതായി സ്റ്റേററ്‌? സെക്രട്ടറി ജോര്‍ജ്‌ പി. ഷൂഠം 
ന്യഡെല്‍ഹിയില്‍  പറഞ്ഞുകേടക്കാറു വാകട്ടെ ഇരിപ്പിടത്തില്‍ ഉറച്ചൊന്നു ഇരു 
ണ്ടും, മുന്‍കൂട്ടി നിശ്ചയിച്ചിരുന്ന റെയ തിട്ടമില്ല. യൂറോപ്പിലെ പ്രശ്‌നങ്ങഠം 
ഗന്‍ഠ പരിപാടികളം, നവംബറില്‍ കൈകാര്യം ചെയ്യുന്നതിനാണ്‌ അദ്ദേഹം 
നടക്കുന്ന അമേരിക്കന്‍ കോണ്‍ഗ്രസ്സിലേ Oeoviams കാലം മുഴുവന്‍ ചെലവുട്ടി 
ക്കള്ള തിരഞ്ഞെടുപ്പംമൂലം സന്ദര്‍ശനം ന്നതു; 

അടുത്തകൊല്ലംവരെ നീണ്ടുപോകുമെന്ന ഏതായാലും വാഷിങ്‌ ടണ്‍ നല്‍കുന്ന 
തിനാല്‍, ജൂലൈയില്‍ത്തന്നെ വേണമെ മുന്‍ഗണനകഠം 


ന്നു” ഇന്ത്യ ശഠിച്ചു. അമേരിക്കന്‍ അമ്പാ 
സഡര്‍ ഹാറി ബാണ്‍സി നോട്ട്‌ ഇതിനു” 
രാഷ്ട 
ത്തലവന്മാര്‍ക്കു' തരക്കേറിയ പരിപാടി 
കഠം ഉണ്ടാവുക സ്വഭാവികമാണെന്നും, 
ജൂലൈ അവസാനം സന്ദര്‍ശനം നടത്താ 
ഇന്ത്യന്‍ പ്രധാനമന്ത്രിയോടു്‌ 
നീര്‍ദ്ദേശിച്ചപ്പോഠം അതിനനുസരിച്ചു” 
അവര്‍ പരിപാടികളില്‍ പുനഃക്രമീകര 


സ്ഥിരീകരണം ഞാന്‍ ആരാഞ്ഞു. 


മെന്ന” 





JE 


ണം നടത്തുകയാണണ്ടായതെന്നും 
കഥം പറഞ്ഞും 


ഈ ഘട്ടത്തില്‍ ശ്രീമതി ഗാന്ധിയെ 
സീീകരിക്കുന്നതില്‍ വാഷിങ്‌ടണിനു? 
വൈമനസ്യം ഉണ്ടായിരുന്നുവെന്ന കാര്യം 
തള്ളിക്കളഞ്ഞാല്‍പ്പോലും, പര്യടനം നട 
ത്താന്‍ തിരഞ്ഞെടുത്ത അവസരം അനു 
യോജ്യമായില്ലെന്ന്‌ പറഞ്ഞേ തീരൂം 
ഇസ്രേലി-പി., എല്‍ ഒ. , ഇറാന്‍... ഇറാ 
ക്കി സംഘട്ടനങ്ങഠംക്കു കൂടുതല്‍ സമയം 
ചെലവിടാന്‍ പ്രസിഡന്‍റ്‌ റെയഗണ്‍ 
നീര്‍ബ്ബന്ധിതനായിരിക്കുകയാണും അമേ 
രിക്കയില്‍ ചെലവിടുന്ന ഒന്‍പതു ദിവസ 
ങ്ങളില്‍ കഷ്ടിച്ചു രണ്ടു മണിക്കൂറാണ്‌ 
ശ്രീമതി ഗാന്ധിയുമായി സംഭാഷണം 


അദ്ദേ 





രാ തന്‍െറ യുദ്ധതന്ത്രജ്ഞതസ്റ്ൂ മൂന്നു 
ക്വിയേഴ്‌സുമായി കാത്തിരിക്കുന്ന അമേ 
രിക്കയുഭെ പ്രതിനിധീകടക്കേ്‌ പാടിക്കു്‌ 
അവിടെയുണ്ട്‌, അത്തരമേതെങ്കിലും 
തരു പ്രമേയം വന്നാല്‍ വീറേറാ എന്ന 
ഖഡ്‌ഗം പ്രയോഗിക്കാന്‍. എട്ടപേരട 
ഞുന്ന ഒരു കമ്മിഷന്‍ ലെബനണില്‍ 
ചന്നുപഠറിയാല്‍ത്തന്നെ, ഇതിനകം 
ഖുറത്തുവരാത്ത നിഷ്‌ഠൂരതകളില്‍ കൂട 
തല്‍ എന്തു്‌ അവര്‍ക്കു വെളിപ്പെടുത്താം 
ണാവും. അങ്ങനെ ഒരു വസ്തസ്ഥിതീ 
രിപ്പോര്‍ട്ട” പ്രസിദ്ധപ്പെടത്ത!യാല്‍, 
ഇസ്രേല്‍ ഗവണ്ചെന്‍റ്‌ അതിനു പുല്ല 
വിലപോലും നല്‍കാന്‍ പോകുന്നില്ല. 

ചേരിചേരായ?മയെന്നും, മൂന്നാംചേരി 
യെന്നം വിശേഷിപ്പിക്കപ്പെടുന്നതില്‍ 
വലിയ കാര്യമൊന്നുമില്ലെന്നതും, അവ 
കാശപ്പെടും പോലെ ധാമ്മികനീതി ഉണ 
ഞ്ഞാന്‍ ഈ രാജ്യങ്ങരംക്ക്‌ സാധിക്കുകയി 
ല്ലേന്നതും പകല്‍പോലെ സത്യമാണു്‌, 


പേജ്‌ കലാകരമുദി ലക്കം 361, 





കഴിഞ്ഞമാസം 


ധാനം ചെയ്തച്പോഠം, 
മെന്‍റിലുള്ളവരും 





കുല്‍ദീപ്‌ നയ്യാര്‍ 





അമേരിക്കയ്കുവേണ്ടി എത്തിയിരുന്നതു*. 
വിദേശനയ രൂ പീകരണക്കാര്യമേ൦ ഈ 
പ്രദേശത്തെ അമേരിക്കന്‍ ആയുധ 
ത്തിന്‍റെ സാന്നിദ്ധ്യമോ അവര്‍ കാര്യ 
മായി കണക്കി ലെടുത്തില്ലെന്നാണ്‌ 
റിപ്പോര്‍ട്ട്‌, ഇന്ത്യന്‍ പ്രതിനിധികളില്‍ 
മിക്കവരും സോവാിയററ്‌ ചായ'വു കാരായ 
തുകൊണ്ടാണത്രേ ഇങ്ങനെസം ഭവിച്ചത്‌. 

ശക്തരും സ്വാധീനമുള്ളവരുമായ ജൂത 


പിന്നെയെന്തിന്‌” ഈ തമാശ? 
ഇസ്രേലിന്‍െറ പീരങ്കി ഉണ്ടകരം അപ 


ഹഫരിക്കപ്പെടുംമുമ്പേ ഒഴിഞ്ഞുപോകാമെ 
ന്നു സമ്മതം മൂളിയിരിക്കുന്ന പാലസ്തീന്‍ 
ഗറില്ലകടംക്ക്‌', അവരുടെ മാതൃരാജ്യങ്ങ 
ളില്‍പ്പോലും കാലൂന്നാന്‍ ഒരിടം നര 
കാന്‍ തയ്യാറാകാത്ത രാജ്യങ്ങരം കൂടിച്ചേ 
ന്നിരുന്നാണ്‌്‌ നിക്കോഷ്യയിലെ ഈ 
തമാശയ്ക്ക്‌ കളമൊരുക്കിയതെന്നതാണ്‌ 
അതിക്രൂരമായ വിനോദം. 

യാസര്‍ അരാഫത്തുരംപ്പെടെ ആറായി 
രം പാലസ്തീന്‍ ഗഠില്പകഠം ബെയ്‌'റൂട്ട വിട്ട 
പോകണമെന്നാണ്‌ ഇസ്രേല്‍ ആവശ്യ 
പ്പെടന്നതു്‌. തോക്കു ചുണ്ടി ഈ ആവ 
ശൃം സാധിക്കാന്‍ ഒരുപക്ഷേ അവക്കു 
സാധ്ച്ചേക്കുംം അപ്പോം ലെബനോ 
ണില്‍ അവശേഷിക്കുന്ന അഞ്ചുലക്ഷം 
പാലസ്തീനികളടെ ഭാവി എന്താകും? അവ 
രുമായി സഹവസിക്കുന്ന മുസ്സിങ്ങളോ? 
അമേരിക്കയുടെ പിന്‍തുണയോടെ ഇന്രേ 


നടത്താന്‍ അദ്ദേഹത്തീനു നീക്കിവയ്ക്കാന്‍ 


ബ്യൂഡെല്‍ഹിയുടേതീല്‍ 
നിന്നും കടകവിരുദ്ധമായിട്ടള്ളവയാണു”. 
അമേരിക്കയില്‍ നട 
ത്തിയഇന്‍ഡോ-യു. എസ്‌. കൊളോക്കി 
യാ ഇതിനുദാഹരണമാണു. ജീ. പാര്‍ത്ഥ 
സാരഥി, ടി. എന്‍. ആര്‍. ഡിഫന്‍സ്‌ 
സ്റ്റഡീസ്‌ ഇന്‍സ്റ്റിറ്യൂട്ടിലെ കെ. സുബ്ര 
ഹ്മണ്യം എന്നിവര്‍ ഇന്ത്യയെ പ്രതിനി 
സ്റ്റേററ്‌ ഡ്വപ്പാര്‍ട്ട 
മററു ചിലരുമാണ്‌ 


ന്മാരുടെ ആഭ്യന്തരരംഗത്തെ സമ്മര്‍ദ 
ത്തിനും, ഗരംഫ്‌ ഓയിലിന്‍െറ നിയന്ത്ര 
ണമുള്ള അറബികളുടെ ബാഹ്യ സ്വാധി 
നത്തിനും ഇടയില്‍പ്പെട്ട ഞെരുങ്ങുകയാ 
ണ്‌ അമേരിക്ക. അറബി ലോകത്തേയും 
പാലസ്തീനികളേയും പീന്താങ്ങാന്‍ ഇന്ത്യ 
ബാദ്ധ്യസ്ഥമാണ്‌”.ലൈബനോണ്‍സ്ഥി,൭ീ 
വിശേഷത്തെപ്പററിയുള്ള തന്‍െറ അഭി 
പ്രായം ഇതിനകം അമേരിക്കന്‍ ഗവ 
ണെന്‍റിനെ ശ്രീമതി ഗാന്ധ! അറിയി 
ച്ചിട്ടണ്ടു്‌. ഈ ഘട്ടത്തില്‍ അവര്‍ക്കു” 
വാഷിങ്‌ ടണിലെന്തു ചെയ്യാനാവും. 
ഇസ്രേലികളുമായി മമതയില്‍ അല്ലാത്ത 
തിനാല്‍ എന്തെങ്കിലും ഒരു പങ്കു്‌ അവക്കു 
നിര്‍വ്വഹിക്കാനാഡില്ല. ലെബനോണി 
ലും ഇറാന്‍. ഇറാക്കീ സംഘട്ടനത്തിലം 
കുരുങ്ങിക്കിടക്കുന്ന അമേരിക്കയുടെയും 
അറബി ലോകത്തിന്‍െറയും ഇടയില്‍ 
പ്പെട്ടപോകാതിരുന്നാല്‍ മതിം 


ന സാദി അറേബ്യയും പാകിസ്ഥാനുമാ 
യുള്ള ബന്ധത്തെ ഉലഷ്ണാതെ, ഇസ്രേ 
ലിന്‍െറെ സുരക്ഷിതത്വത്തിനു്‌ ഉറപ്പു 
നല്‍കുക എന്നതാണു്‌ ഈ പ്രദേശത്തെ 
സംബന്ധിച്ചിടത്തോളമുള്ള അമേരിക്ക 
യുടെ നിലപാട്‌. റിയാദിനേയും ഇസ്സാ 
യാബാദിനേയും കൂട്ടിയിണക്കാന്‍ ഇസ്സാ 
മിക ബന്ധമള്ളതിനാല്‍, സദദിയും 
പാകിസ്ഥാനും ചേര്‍ന്നുള്ള ഒരു പ്രതിരോ 
ധ ഏപ്പാടുണ്ടാക്കിയാല്‍പ്പേലോം മേരു 
ക്ക്‌ അതില്‍ അലോസരമില്ല. യു, 
എസ്‌ ആര്‍മി വാരകോളേജിലെ വില്യം 
ഒ. സ്‌ററുഡന്‍ മെയിര്‍ ഒരു ലേഖന 
ത്തില്‍ ഇങ്ങനെ എഴുതി: ഇസ്സാമാബാ 
ദ0നെ അഭിമാനം കൊണ്ട്‌ നിറയ്കുന്നതാ 


ലിന്‌ ക്രൈസ്തവക്കു്‌ നിണ്ണായക സ്വാധീ 
നമുള്ള ഒരു ഭരണകൂടത്തെ ലെബനോ 
ണിര വാഴിക്കാനാവും. അതു്‌ വഴി 
വയ്കുക, മുസ്റ്റിങ്ങളടെയം പാലസ്തീനികള 
ടെയും നേക്കള്ള പൈശാചികമായ ആക്ര 
മണത്തിലേക്കായിരിക്കുംം 


ഇസ്രേലി? 
ന്‍റ രഹസ്യ പിന്‍ബലവും അതിനു 
കിട്ടും. ലെബനോണില്‍ തലമുറകളാ 


യ! പാര്‍ക്കുന്ന പാലസ്‌ തീനികളെളെല്ലാം 


അക്ഷരാത്ഥത്തില്‍ അഭയാത്ഥികളാണു്‌. 
വീടില്ലാത്ത അവര്‍, ആഹാരം കഴിക്കു 
ന്നതു്‌ ഐക്യരാഷ്ടസംഘടനയുടെ ദാനം 
കൊണ്ടുമാത്രം. നിഷ്‌ഠൂരമായി അവര്‍ 
വേട്ടയാടപ്പെടുമ്പോഠം, ചേരിചേരാ രാജ 
ങ്ങഠംക്കു്‌ എന്തു ചെയ്യാനാകും .? 


നിസ്സഹായരായി നോക്കി നില്‍ക്കാന്‍ 
വിധിക്കപ്പെട്ടവരാണു്‌” ചേരിചേരാ രാജ്യ 
ങ്ങളെന്ന സത്യം ഇനിയെങ്കിലും നാം 
അംഗീകരിക്കണം. 












ണാ; ഇസ്ലാമിന്‍െറ പടയാളീയെന്ന 
പാകിസ്ഥാന്‍ സൈന്യത്തിന്‍െറ പങ്ക്‌. 
അതുകൊണ്ടുതന്നെ അത്യാധുനിക ആയു 
യോപകരണങ്ങടംകൊണ്ട്‌്‌ പാകിസ്ഥാ 
നന്‍ സൈന്യത്തെ ആധുനീകരിക്കുക 
ഒരു ഭാരമല്ലാതായിത്തീരുന്നു. പാകിസ്ഥാ 
നുള്ള സരദിഅറേബ്യയുടെ ധനസഹായം 
വളരെ ഉടാരമാണു 


(1976-ലെ കണക്കിന്‍പ്രകാരം സരദി 
അദറബ്യ നതികുന്ന സഹായത്തിന്‍െറ 
26 ശതമാനംവരുന്ന 500 മില്യണ്‍ ഡോള 
റാണ പാകിസ്ഥാനു കിട്ടുന്നതു.) ഇയ്രേ 
ലിന്‍െറ ആക്രമണോല്‍സുകതയില്‍ 
രിക്കയ്ക്ക്‌്‌ ലേശം അസ്വാസ്ഥൃമുണ്ടെന്ന 
രിക്കിലും, കങ്കൃണിസം ഒരു പ്രേതബോ 
ധയായിത്തീര്‍ന്നിട്ടുള്ള സാദി അറേബ്യ 
തും പാകീസ്ഥാനം ആയുധത്തിനു 
ളെ ആശ്രയിക്കേണ്ടിവരുമെന്നും ആ 
യാല്‍ ആ രാജ്യങ്ങരം കറേ ബഹളമണ്ടാ 


ക്കമെന്നും അമേരിക്കയ്ക്കു” നന്നായറിയാം. 
ഈ ചുറുപാടുകളില്‍ ശ്രീമതീ 
ഗാന്ധിയുടെ സന്ദർശനത്തിഒന്‍റ പ്രസ 
ക്ത! എന്താണു? ഇസ്സാമാബാഭനോടുള്ള 
വാഷാംഗ്‌ടന്‍െറ നയത്തില്‍ പുനരാലോ 
ചന ഉണ്ടായിട്ടണ്ടെന്നതു സത്യംതന്നെ. 
ഈ ഉപഭ്രഖണ്ഡത്തിന്‍െറ സ്ഥിരീകരണ 
ത്തില്‍ ഇന്ത്യക്ക്‌ അതിപ്രധാന പങ്കണ്ടെ 
ന്നു അമ്പാസഡര്‍ ബര്‍ണസ്‌ പറയ 
കയും ചെയ്തും മുന്‍കാലത്തെ അപേക്ഷി 
ക്ഷിച്ചു ; പാകിസ്ഥാനോട്‌ പഴയ പ്രേമ 
മൊന്നും അ ഃമരിക്കയ്ക്ക ഇല്ലെന്നതി ന്‍െറ 
തെളിവുകയം ഇന്ത്യന്‍ വിദേശ കാര്യാ 
ലയത്തിനു* കിട്ടുന്നുമുണ്ട്‌- ഇസ്താമാബാ 
ദിനു നല്‍കാന്‍ പെന്‍റഗണും സ്റ്റേറ൨ 
ഡിപ്പാര്‍ട്ടുമെന്‍റും ആഗ്രഹിക്കുന്ന ആയുധ 
ങ്ങളെല്ലാം യ. എസ്‌. കോണ്‍ഗ്രസും സെ 
നററം ക്ലിയര്‍ ചെയ്തവയാണെന്നും അവ 
ശേഷിക്കുന്ന ഒദര ഒരു കാര്യം അതെങ്ങ 
നെ എത്തിക്കാമെന്നതു മാത്രമാണെന്നും 
ഉള്ളതു്‌ പരിഗണിക്കുന്നതിലാണ്‌ ന്യൂ 
ഡെല്‍ഹിക്കു തെററിപ്പോകുന്നതു”. തെററു 
തിരുത്താന്‍ ആയുധസപ്‌ളൈക്കാര്യം 
വിണ്ടും ചര്‍ച്ചാവിഷയമാക്കാന്‍ വാഷി 
ങാടണ്‍ ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യയ്ക” 
അനുകൂല മല്ലാത്ത ഒരു സ്ഥിതിവിശേഷം 
ന്യൂഡെല്‍ഹി അംഗീകരിക്കണമെന്ന” 
അവര്‍ ഇപല്പിക്കുന്നു. 

സ്റേററ്‌ ഡിപ്പാര്‍ട്ട്‌ മെന്‍റിലും, വൈ 
റ്‌ ഹരസിലും, പെന്‍റഗണിലും ഉള്ള 
പര്‍ ചിത്രീകരിക്കും പോലെയല്ല ശ്രീമ 
തി ഗാന്ധി തങ്ങളെപ്പോലെ ഒരാളാ 
ണെന്ന്‌ പ്രസിഡന്‍റ്‌ മിത്തറാങ്ങും മാര്‍ 
ഗറററ'തച്ഛാരും പ്രസിഡന്‍റ്‌ റെയ്‌ഗനോ 
ടു പറഞ്ഞിട്ടള്ളതായി ഡെല്‍ഹിയിലെ ന 
യതന്ത്രച്ചത്തങ്ങളില്‍ സംസാരമുണ്ട്‌. മെ 
കൂിക്കോയില്‍കച്ചേര്‍ന്ന സരത്ത്‌-നോര്‍ത്ത? 








൭ല്‍ദീപ'നയ്യാര്‍ 


0 





ഇന്ദിരാഗാന്ധിയുടെ അ 
മേരിക്കന്‍ പര്യടനം അ 
നവസരത്തില്ള്ള തായ! 
പ്പോയി. ഈ സന്ദര്‍ശ 
നം കൊണ്ടു” ശന്തയയ്തു” 
യാതൊന്നും കൈവരി 
ക്കാനാവാല്ലെന്നു തീര്‍ 
ച്ചയാണു”: 


അന്തം ത്ന്ന 


ഉന്നതതലത്തില്‍വച്ചു” കണ്ടുമുട്ടിയ പ്പ്യോഠം 
ശ്രീമതി ഗാന്ധി യെപ്പററി നല്ല ധാരണ 
കളമായാണത്രേ പ്രസിഡന്‍റ്‌ മടങ്ങിയ 
ത്‌. ഇതെല്ലാം ശരിയായിരിക്കാം 
എങ്കില്‍പ്പോലും പര്യടനത്തിനു തീര 
ഞ്ഞെടുത്ത സമയം ശരിയായില്ല. 

യാദ്ടച്ഛി കമായി മാസ്‌കോയെ ഡെല്‍ 
ഹി നൊസമ്പരപ്പെടത്തിയിട്ടുമുണ്ട : അമേ 
രിക്കയില്‍ പോകും തുമ്പ്‌ ശ്രീമതി 
ഗാന്ധി സോവീയററു യൂണിയന്‍ സന്ദര്‍ 
ശിക്കാനീതിക്കയായിരുന്നു. സോവിയ 
൨൨൮ ഗവണ്ടെന്‍റിനെ സമഠാശമ 
സീപ്ചിക്കാന്‍ ഈമാസം ആര്‍. വെങ്കിട്ട 
രാമനെ നിയോഗിക്കാന്‍ ശ്രീമതി 
ഗാന്ധി ഉദ്ദേശിച്ചിരുന്ന, പക്ഷേ, ആ 
തീയതി ഇനിയും നിശ്ചയിക്കപ്പെടി 
ട്ടില്ല. സെപാററംബറിലുള്ള ശ്രീമതി 
ഗാന്ധിയുടെ സോവിയററു പര്യടന പരി 
പാടിയും അന്തിമമായി തീരുമാനിച്ചി 
ടിലം 

മോയ്കോയ്കു” അമിതപ്രാധാന്യം നല്‍കു 
ന്നിള്ലെങ്കില്‍, ഇന്ത്യയും പാകിസ്ഥാനും 
തമ്മില്‍ ഒരു യുദ്ധരില്ലാ ഉടമ്പടി നിര്‍ട്ടേ 


തെൌക്കറിച്ചു? വീജയകരരായ ഭരു ag 
തീപ്ിനുശേഷം മതിയായിരുന്നു ശ്രീമതി 
ഗാന്ധിയുടെ വാഷ ങ്‌ ടണ്‍ സന്ദര്‍ശനം. 
അങ്ങനെയായിതുന്നുവെങ്ക്‌ ല്‍, അമേരി 





ക്കയടെ പാകിസ്ഥാന്‍ നയത്തെക്കുറി 
ച്ചൊരു പുനര്‍ചിന്തനത്തിന്‌ അവരെ 
പ്രേരിപ്പ ക്കാന്‍ ശ്രീമതി ഗാന്ധിക്കു 


കഴിയുമായിരുന്നു. അമേരിക്കന്‍ ആയുധ 
ങ്ങരം ഇന്ത്യക്കെതിരെ ഉപയോഗിക്കപ്പെടു 
മെന്നുള്ളതു കൊണ്ടു്‌, അമേരിക്ക ആയുധ 
സഹായം നറുത്തണമെന്ന പഴയ പല്ല 
വി മാത്രമേ, ഇന! ഇപ്പോ ശ്രീമതി 
ഗാന്ധ'ക്ക്‌ ഉന്നയിക്കാന്‍ കഴിയ്യ. അമേ 
രിക്കയും പഴയ പല്ലവി ആവരത്തിക്കും. 
പാകിസ്ഥാന്‍ അതിര്‍ത്തിയ'ല്‍ നില്‍ 
ക്കുന്ന റഷ്യന്‍ പടയീല്‍നിന്നും പാക? 
സ്ഥാനെ രക്ഷിക്കാന്‍ വേണ്ടിയാണു്‌ ആയു 
ധങ്ങഠം നല്‍കുന്നതെന്നപല്ലവി. 

ഇസ്സാമാബാദിന്‌ തുല്യപ്രാധാന്യം 
നരുകാന്‍ കഴിയുന്നില്ലെന്നതാണു്‌ ന്യൂ 
ഡെൽഹിയുടെ മിക്ക പ്രശ്‌നങ്ങളുടെ 
യും കാതല്‍. പാകിസ്ഥാനു” നിരന്തര 
"മായ പിന്തുണ നല്‍കുന്നതു കൊണ്ടാണ്‌” 
അമേരിക്ക ശ്രദ്ധേയ മായിരിക്കുന്നതു്‌”ം 
ഉ പഭൂഖണ്ഡത്തിന്‍െറ പ്രശനങ്ങഠംക്കു്‌ 
പ്രഥമ പരിഗണന നല്‍കാന്‍ ശ്രീമതി 
ഗാന്ധി തയ്യ റാവാത്തതെന്തു കൊണ്ടാ 
ണു? സദദി. പാകിസ്ഥാന്‍ സൈനിക 
ബന്ധങ്ങളെക്കുറിച്ചു്‌ അമ്പരപ്പിക്കുന്ന 
റി പ്പോര്‍ട്ടുകളാണ്ട്‌ പന്നു കൊണ്ടിരിക്കുന്ന 
തു". എത്രമാത്രം സൈനികസഹായം, ഏ 
തെല്ലാം രീതിയില്‍ പാകിസ്ഥാനു” ലഭി 
ക്കും എന്നതൊന്നും ഇനിയും വഡൃക്തമല്ലെ 
ങ്കിലും സരഭി-പാകിസ്ഥാന്‍ സൈനിക 
നീക്കങ്ങാം വേഗതയോടെ നീങ്ങുക 
യാണ്‌. 

പാകിസ്ഥാനുമായീ അനരഞ്ജനത്തിനു 
പകരം മറെഠ്തിനെങ്കിലും വേണ്ടിയാ 
ണോ ശ്രീമതി ഗാന്ധി ശ്രമിക്കുന്നതു”. 
ബംഗ്ലാദേശ്‌ യുദ്ധത്തിനു മുമ്പായിരുന്നു 
അവസാനമായി ശ്രീമത? ഗാന്ധി 
അമേരിക്ക സന്ദര്‍ശിച്ചതു”. അന്നും ഇന്ത്യ 
യം പാകിസ്ഥാനും തമ്മില്‍ നല്ല ബന്ധ 
ഉണ്ടായിരിക്കണമെന്നായിരുന്നു 


ങ്ങരം 

അമേരിക്കയുടെ ആഗ്രഹംം ഇപ്പാഴും 
അമേരിക്കയുടെ ആഗ്രഹം അതാണൈ 
ന്നിരിക്കേ ശ്രീമതി ഗാന്ധിയുഭെ 
സന്ദര്‍ശനം, ഒരുകണക്കില്‍ സമയം 
പാഴാക്കലല്ലേ? ചില സാമ്പത്തിക 


ശാസ്ത്രജ്ഞന്മാര്‍ വിശ്വസിക്കുന്നതു കട 
തല്‍ ലോണകഴയക്കും സങ്കേതിക സഹാ 
യങ്ങരംക്കംരവണ്ടിയുള്ള ഒരു സന്ദര്‍ശന 
മാണു്‌ ഇതൈന്നാണു”. ന്യൂക്ലിയര്‍ ഫൃ 
പല്‍ സപ്ലരൈയം താരാപ്പര്‍ഭുപ്ഠാന്‍റുമൊക്കെ 
ഈ സന്ദര്‍ശനത്തില്‍ ചര്‍ച്ചാവിഷയരാ 
യ, അമേരിക്കന്‍ കണ്ണീല്‍ 
ഇന്ത്യ ഇരപ്പാഴം സോവിയററ” യൂണി 
യന്‍െറ സഖ്യ രാഷടമാണ്‌. അടുത്ത 
കാലത്തു്‌ പ്രസിദ്ധീകരിച്ച പെന്‍റഗണ്‍ 
പേപ്പേഴ്‌സും അതണു” വെളിപ്പെടത്തു 
ന്നതു മററുപ്രകാരത്തില്‍ അനവസരത്തി 
ലുള്ള ഈ സന്ദര്‍ശനം കൊണ്ട്‌ താരാല്ലൂര്‍ 
ഉടമ്പടി പുനഃസ്ഥാപിക്കുക എന്നതുമാ൭ 
മായിരിക്കാം ചിലപ്പോ സംഭവിച്ചേ 
ക്കാവുന്നതു”. 


കലാകമുടി ലക്കം 361. പേജ്‌ 7 











































ഇല്‍ സെസ്റ്റിന്‍െറ നിര്‍പ്പചനം രക്ത 
ലൈംഗികവേഷഴ 
ടാബുൂ ആയിട്ടു 


ബന്ധുക്കഠം തമ്മിലുള്ള 
യെന്നാകാം. ഇതൊരു 


ജാതെ പരിഗണിക്കാത്ത ഏതെങ്കിലും 


സംസ്‌കാരം ഇന്നു 
തോന്നുന്നില്ല, 
മാറിവരുന്നോ എന്ന 


ഈയിടെ പുറത്തിറങ്ങിയ 
ഗേഠം* 


നിലവിലുണ്ടെന്നു 
അമേരിക്കയില്‍ ഇതു 
സംശയമാണു്‌ 

“ഡാഡീസ? 
എന്ന ആത്മകഥാരൂപത്തിലുള്ള 


ഷാര്‍ലെററ* പാല്‍ അലന്‍ എഴുതിയ പുസ്ത 


കം മനസ്സു'ലുഭിപ്പിക്കുന്നതു. 


ചരിത്രം നോക്കിയാല്‍ 
ഒരു മഹാപാപമായീ 


വിവാഹ 'തരായല്ലോ, 


കാര്‍ എ വിടെതയല്ലാം 
ക്കുന്നു. വിശ്വസുന്ദരി 


ടത്തും കാണാറുള്ളതു:. . 


ലൈംഗികകാര്യങ്ങാം 
യി ചച്ചചെയ്യപ്പെടുന്ന 


ഒരു സ്ത്രീവിര്‍ജിന്‍ ആയിരുന്നാല്‍ അതി 
വീടെ ഒരാക്ഷേപം തന്നെയാണു“. നഗ്നത 
പ്രദര്‍ശിപ്പിക്കനതില്‍ ഇവക്ക്‌ കൂസ 
ലൊന്നും കാണില്ല. ഈ പ്രദര്‍ശനം ലൈം 
ഗികകാര്യങ്ങഠംക്കു മാത്രഭായല്പാതാനും. 
അച്ഛനെ നഗ്നനായിക്കാണാത്ത മകനും 
അമ്മയെ നഗ്നയായിക്കാണാത്ത മകളും 
വളരെച്ഛുരുക്കമേ കാണുകയുളള. മകളെ 
അച്ഛന്‍ നഗ്നയായിക്കാണുന്ന രീതിയാ 
ഞ്‌ ഡാസിസ്‌ ഗേടം എന്ന പുസ്തകം 
വരെ അമേരിക്കന്‍ സമൂഹത്തെ എത്തിച്ച 
തെന്നു” തോന്നിപ്പോകുന്നു. 


പരപേജ്‌ ഉ കലാകയമുദി ലക്കം 361 


ഇന്‍സെസ്സ്റം 
കരുതാതിരുന്ന 
പല സംഭവങ്ങളും കാണാം. ബൈബിംം 
പ്രകാരം ആദിമനുഷ്യരുടെ അഞ്ചു ആണ്‍ 
മക്കളും അഞ്ചു പെണ്‍മക്കളും പരസ?ചരം 
ഇഡിപ്പസ? 
കോം പ്പഷ്ഠിലെ മാതൃ, പ്രേമം ടിയു 
പ്രയോഗിച്ചിരാ 

കിയോപാട 
ആദ്യം വിവാഹം ചെയ്തിരുന്നതു” സ്വന്തം 
സഹോഭരനെയാണ ല്ലോ. മററു ചീല മത 
രകാരുടെയിടയില്‍ ഒരു പിതാവന്‍െറ 
തന്നെ രണ്ടമ്മയിലുള്ള മക്കം ഇണകളും 
ഭുന്നതു്‌ നല്ല കാര്യരായിട്ടാണ്” പലയി 


പരസ്യമാ 
അമേരിക്ക 
യില്‍ ഇന്‍സെസ്റ്റ്‌ ഇന്നും ഗോപ്യമായി 
കരുതുന്നു. പത്ത 'രുപത്തഞ്ചുവയസ്റ്രവരെ 








മധ എസ്‌. നായര്‍ 


ന്ൃഹയോര്‍ക്ക്‌ 


അമേരിക്കയില്‍ ലക്ഷ 
ക്കണക്ക।നു” കോപ്പി 
കള്‍ വിററഴിഞ്ഞ ഒരു 
പുസ്തകം, അവിടത്തെ 
സാമുഹ്യ ജീവിത 
ത്തിൽ പല മാററ 
ങ്ങള്‍ക്കും തുടക്കം കു 
റിക്കും- 











ഷാര്‍ലെററ൦” അലന്‍ ഇന്നു” വീവാഹീ 


രണ്ടു കുട്ടികളുട മാതാവായ 
ഈ നാല്ലതുകാരിയുടെ ആദ്യ കൃതിയാ 


തയാണു്‌. 


ണാിതു”. പലരും തുന്നു പറയാന്‍ മടി 
കടന്ന രഹസ്യങ്ങഠം അച്ചടിച്ചിറക്കിയ 
തുമൂലം ഒരു ലക്ഷേശ്വരിയാണിവര്‍. 
പുസ്തകം 


ണെങ്കിലും ഒരു 
മട്ടം ഇതിനുണ്ടു” 

. പ്പത്തഞ്ചുകൊ; 
ങ്ങഠക്കു മുമ്പുള്ള സംഭാഷണങ്ങഠം അ ടി 
ഓാര്‍മ്മയധിലിരവക്കുവാന്‍ ഇവര്‍ ഒരു കമ്പ, 
ടൂറന്നും അല്ലല്ലോ. 4 

കിന്‍സി, ഹൈററ* തുടങ്ങി പല വിദ 
ശ്ധരുടേയും കണക്കനുസരിച്ചു" രക്ത 
യു തമ്മിലുള്ള ലൈംഗികവേഴ്ച 

മേരിക്കയില്‍ സര്‍വ്വ സാധാരണമാ 
ണത്രേ, നിഗ്രോകളടെയ'ടയില്‍ ഇതിനു്‌ 
പ്ൃചാരമുണ്ടായതിന്‌ പ്രധാന കാരണം 
ദാരിദ്ര്യമാണെന്നു” പലരും വാദിക്കുന്നു. 


LL | 

രം കുട്ടികളും എന്‍െറ കുട്ടികളം 
മ) നമ്മുടെ കുട്ടികളമായീ വഴക്കിട്ട 
ന്നു,” സായിപ്പിനെ ശകാരിക്കുന്ന മദാമ്മ 
യുടെ വായിരനാന്നും വന്നതാണി തു”. വീ 
വാഹത്തോടൊപ്പം പ്രചാരത്തിലിരിക്കു 


ന്ന വിവാഹ മോചനങ്ങഠം അമേരിക്കന്‍ 
സമൂഹത്തീനൊരു ശാപമായിത്തീര്‍ന്ന? 
ടൂണ്ട്‌”. ഇതിലൂടെ അധികം കഷ്ടപ്പെട 
ന്നതു്‌ അവരുടെ സന്താനങ്ങളും. പ്രായപൂ 
ത്തിയായ മകളള്ള സ്ത്രീ തന്നേക്കാളും 
പ്രായം കുറഞ്ഞ മര്‍ത്താവിനെ രണ്ടാം 
വീവംഹത്തില്‍ക്കൂടെ നേടുമ്പോരം പല 
ഭവിഷ്യത്തുകളം ഓര്‍ക്കുന്നില്ല. ബേബി 
ഡോം നൈററിയുമിട്ടു മാദകത്വം പ്രദര്‍ 
ശിപ്പിച്ചുകൊണ്ട നടക്കുന്ന പ്രായമായ 
മകുളെക്കാണുമ്പോഠം പല 


രണ്ടാനച്ഛ 
യാരുടേയും ഹാലിളകന്നു. “പെനിസ്‌ 
എന്‍വി” എന്ന മാനസികരോഗം 
പല പെണ്‍കുട്ടികഠംക്കം പിടിപെടു 


ന്നതു പിതാക്കളടെ ലൈംഗികാവയവം 
യാദ്ടച്ഛികമായി കാണാനിഭവരുന്നതി 
നലോണെന്നു്‌ മാസ്റ്റേഴ്‌സ്‌? ആന്‍ഡ 
ജോണ്‍സന്‍ അഭിപ്രായല്ലെട്ടിരിക്കുന്നും 
















ആത്മകഥാരൂപത്തിലുള്ളതാ 
നോവല്‌ ൭ന്‍റ എല്ലാ 


ഡണ്‍ എന്ന സായ്‌പു” പണ്ടു 
മരണത്തോട്‌ പറഞ്ഞു. അഹങ്കരി 
ക്കാതെ. “ബീ നോട്ട്‌” പ്രൌഡ”. സായ്ത്ു” 
എഴുതിയതു” പ്രസിദ്ധമായ കവിത 
യായി. പക്ഷേ, മരണം ഇന്നം അഹ 
കരിക്കുന്നു. 

നമ്മുടെ നാട്ടില്‍ മരണത്തെപ്പോലെ 
ഒരു ശാശതസത്യമാണ്‌ കൊതുക്‌. 
രണ്ടു കൂട്ടരും രഹസ്യമായി കടന്നുവ 
രുന്നു, കടിക്കുന്നു; കൊണ്ടുപോകുന്നു. 
പരലോകജീവിതത്തി ലേക്കു” മരണം 
നമ്മെ ഉറക്കുന്നു. ഇഹലോക നിദ്ര 
യില്‍ കൊതുക്‌” നമ്മെ ഉണത്തുന്നു. 


നിക്ക്‌ പണമുണ്ടാക്കി നല്‍കന്നും 
ആമത്തീരി ക്യാന്‍സര്‍ വരുത്തുന്നും 
കൊതുകവലയെനോക്കി കൊതുകു? 


പുഞ്ചിരിക്കുന്നു; ഫുഠംസ്‌പീഡില്‍ കറ 
ങുന്ന ഫാനിനു” ചോരയുണ്ടായിരു 
ന്നെങ്കില്‍ അതിനെയും കടിച്ചു” കുടി 
ക്കാമല്ലോ എന്നു” കൊതുകു” പുഞ്ചിരി ' 
യോടെതന്നെ നിനയ്തുന്നു. 

ഡണ്‍ എന്ന ഇംഗ്ലീഷ്‌ കവിയുഭെ 
നാട്ടുകാരനായ ഒരു സായ”പൂ്‌ ഇപ്പോയം 
ഇംഗ്ലീഷ്‌ പത്രങ്ങളില്‍ പരസ്യം 
കൊടുത്തിരിക്കുന്നു: കൊതുകേ, അഹ 
ങ്കരിക്കാതെ. ആധുനിക കവിത. 


ചന്ദ്രനെ കീഴടക്കുകയും ചൊല്വം 
ശനി തുടങ്ങിയ ജ്യോതീര്‍ ഗോളങ്ങളെ 
വിറപ്പിക്കുകയും ചെയ്തുകഴിഞ്ഞ സാ്റ്ു 
ന്മാര്‍ ഇപ്പോഴാണു കൊതുകിലേക്കു 
തിരിഞ്ഞിരിക്കുന്നതു': ഒരു കൊതുകു 
നിവാരണയന്ത്രം വന്നിരിക്കുന്നു. വില 
തുച്ചംം-കേവലം ആറു ഡോളര്‍. ഗുണം 
ഒരു കൊല്ലം. ഇരുപതടി ചുററളവില്‍ 
ഒരൊ റഠക്കൊതുകു” വരില്ല. യന്ത്രം 
ഓണ്‍ ചെയ്തു വച്ചിരുന്നാല്‍ മതി. 


പടീപടീയായ? 
പുണ്ണ ലൈംഗികവേഴ്‌*ചയിലേക്കാനയി 
ക്കുന്നതു” പെണ്‍മക്കളാണതാനും. ഇതൊരു 
പരിധിവരെ ആരോഗ്യകരമാണെന്നൊര 


പല പീതാക്കളേയം 


ഭിപ്രായഗതിയും പൊന്തിവന്നിട്ടണ്ടു . 
ലൈംഗികമായി അടുത്ത രക്തബന്ധു 
ക്കം മരണംവരെ ഒരു പ്രത്യേകതരത്തി 
മുള്ള സ്‌നേഹം പ്രകടിപ്പിക്കുന്നെന്നു്‌ 
ഇക്കൂട്ടര്‍ വാഭിക്കുന്നു. 


“അച്ഛന്‍െറ മകളില്‍" ഷാര്‍ലററ്‌ 
അലന്‍ പല കാര്യങ്ങളും പച്ചയായി 
വിവരിച്ചിട്ടുണ്ട”. പിതാവുമായിട്ടുണ്ടായ 
ലൈംഗിക വേഴ്‌ച പില്ല്ാലത്തു” ത്താ 
വുമൊത്തു” ലൈംഗികസുഖം അനുഭവിക്കു 
വാന്‍ അവക്ക്‌ പ്രതിബന്ധമണ്ടാക്കിം 
മനസ്സി'ലുണ്ടായിരുന്ന കററബോധം മത്താ 
ഖിന്‌ സുഖം പകര്‍ന്നുകൊട്ടക്കുവാന്‍ അവ 


ഓഡോമോസ്‌ , അതുണ്ടാക്കുന്ന കമ്പ . 
















ഇതിലെന്തു വലിയ കാര്യമെന്നു 
ചോദിക്കരുതു”. വലീയ കാര്യമാണു“. 
നാളെ /നമ്മുടെ കെല്‍ട്രോണ്‍ ഇതുണ്ടാ 
ക്കി വിലം്‌പനയ്തക്‌ വജ്കുമായിരിക്കാം. 
എന്നാലും കാര്യം വലതുതന്നെ. 
സംഗതി ഇത്രയേ ഉളള ഒരു സീഗ 
ററ” ലൈറഠറോളം വരുന്ന ഒരു ഉപക 
രണം. ബാറററിയിലാണ്‌ പ്രവത്തനംം 
1.5 വോരംട്ട ബാറററി. ഒരുകൊല്ലം 
നീരന്തരം പ്രവര്‍ത്തിക്കും, യന്ത്രത്തില്‍ 
നിന്നു” ഒരു മൂളല്‍ ഉയരും. രനുഷൃശ്രവ 
ണേന്ദ്രിയത്തിനു” അപ്രാപ്യമായ 
മൂളല്‍. പക്ഷേ, കൊതുക്‌ അതുകോം 
ക്കം. പമ്പ കടക്കും. അവിശ്വസനീയം 
അല്ലേ? വിശ്വസിച്ചേതീരൂ. ഇതിനകം 


_ ബ്രീട്ടനില്‍ മാത്രമായി ഒരുലക്ഷത്തോ 





കൌമുദി ന്യ,സ്‌ 
സരവിസ്‌ 





ളം പേര്‍ ഇതുവാങ്ങി കൊതുകിനെ വി 
രട്ടിക്കൊണ്ടീരിക്കുന്നു; സുഖമായി തുറ 
ന്ന സ്ഥലങ്ങളില്‍ ഉറങ്ങുന്നു. 

യന്ത്രത്തിന്‌ ഇപ്പോഠം അതുണ്ടാക്കു 
ന്ന കമ്പനി ഇട്ടിരിക്കുന്ന പേരു്‌ 
ആന്‍റി_പികം. നമ്മുടെ കെല്‍ട്രോണ്‍ 
ഇതുണ്ടാക്കുമ്പോഠം *മശകാസരമര്‍ 
ദിനി?” എന്നു പേരിട്ടാല്‍ നന്നായി 
രീക്കും. 

എന്താണെന്നറീയാമോ, സയേ”പീ 
ന്‍റെ മശകാസൃരമര്‍ള്ടിനിയടെ കമ്മ 
രഹസ്യം? നല്ല രസമാണു കാര്യം. 
നമ്മെ കടിച്ചു” ചോരയൂററാന്‍ വരുന്ന 


രെ കഴിവില്ലാതാക്കിയെന്നവര്‍ പരാതി 
പ്പെടുന്നു. സ്വന്തം കാര്യമോ, അതിലും 
കവ്റൂംം 

ഷാര്‍ലററ്‌” അലന്‍െര ആത്മകഥയില്‍ 
എത്രമാത്രം സത്യൃഠംശം ഉണ്ടെന്നുള്ളതു” 
അറിയാന്‍ പ്രയാസം. കാരണം കഥാ 
പുരുഷനായ പിതാവിന്നു” ജീവിച്ച? 
രിപ്പീല- പിതാവാല്‍ നാന്നുള്ള മലെം 
ഗിക പഠഠങ്ങഠം ഷാര്‍ ലററിനെ വീഷമ 
ത്തിലാക്കിയ പല സന്ദര്‍ഭങ്ങളും രസകര 
മായി അവര്‍ ഇതില്‍ വിവരിച്ചിടുണ്ടു”, 

തന്‍റ പുസ്തകം പ്രചരിപ്പിക്കവാന്‍ 
വേണ്ടി ഇവര്‍ ടെലിവിഷനിലും പല 
തവണ മുഖം പ്രദശിപ്പിച്ചിടുണ്ടു'. ചോദ്യ 
ങ്ങക്ക്‌ ഒരു കൂസലുമില്ലാതെ മറപടി 
പറയുമ്പോടം മനസ്സിലുള്ള കററബോധ 
മെല്ലാം എവിടെയോ ഓടിമറയുന്നുപോ 


കൊതുകെല്ലാം പെണ്‍ കൊതുകാണത്രെ. 
വെറും പെണ്‍ കൊതുകല്ല. ആണ്‍കൊ 
തുകീല്‍നിന്നു” ഗര്‍ഭംധരിച്ച പെണ്‍ 
കൊതുക്‌. ഗര്‍ഭിണിക്കൊതുകാണു” 
ലക്ഷലക്ഷക്കണക്കായ ഈ മനുഷ്യരെ 
യെല്ലാം വട്ടം കറക്കുന്നതു്‌. ഗര്‍ഭം 
ലഭിച്ച കൊതുകിന്‌ വലിയ രക്തദാഹ 
മായിരിക്കും. ഗര്‍ഭശ്രീമാന്‍ വളരണ 
മെങ്കില്‍ പ്രോട്ടിന്‍ വേണം. നമ്മുടെ 
മരുന്നുകടകളില്‍ ചെറുചെറു തക 
രപ്പാട്ടകളീല്‍ നിരത്തിവച്ചിരിക്കുന്ന 
പ്രോട്ട്‌ നെക്‌ സ്‌ മശകനുന്ദരീക്കു 
പ്രാപ്യ മല്ല ലോ. പയറു, ഇറച്ചി, 
മീന്‍ എന്നിവ അശിക്കാനും കൊതു 
കിന്‌? നിര്‍വ്വാഹമില്ല. അതിനാലാ 
ണു? പയറും ഇറച്ചിയും മനും പ്രോട്ടീ 
നെക്‌സുമൊക്കെ കഴിച്ചു തടിച്ചു 


a കൊഴുത്തുകിടന്നുറങ്ങുന്ന മനുഷ്യപംഗവ 


രെ കൊതുകു സമീപിക്കുന്നതു'. ബകാ 
ശനം! ഭീമന്‍ ചോറെല്ലം ഉരുളയരുള 


( യാക്കി വാരിവിഴുങ്ങും. ഒടുവില്‍ ബകന്‍ 


ഭീമനെ വിഴുങ്ങും. (കഥയുടെ പരിണാ 
മം ഇങ്ങനെയല്ല, അല്ലേ.) അതുപോ 
ലെ, എല്ലാം കഴിച്ചു” സുഖമായിരി 
ക്കുന്ന മനുഷ്യന്‍റെ ചോര ഒടുവില്‍ 
കൊതുക്‌ കുടിക്കുന്നു. 


ഗര്‍ഭിണിയായ കൊതുക്‌ അങ്ങനെ 
മനുഷ്യനെ ചോരകുടിച്ചു” ഗര്‍ഭത്തെ 
വളര്‍ത്തുന്നു. പുതിയ കൊതുഷരാജകമാ | 
രന്മാരും രാജകുമാരികളം മുട്ടയായി 
പിറക്കുന്നു. വെള്ളത്തില്‍ കൂത്താടുന്നു. 
ചീറകുവീശീപ്പറന്ന്‌ ബകപുരാണമാം 
ടന. 


എല്ലാം ഇതാ തീരുന്നു. നമ്മുടെ 
സായ്‌'പിന്‍െറ ആന്‍റി.പിക്കില്‍െ 
രൂപത്തില്‍ ഗര്‍ഭിണിക്കൊതുകുകള്ടടെ 
കാലന്‍ ചിറന്നുകഴിഞ്ഞും 


ന) 





ലും! ലക്ഷക്കണക്കിനു കോപ്പ്പികഠം വീററ 
ഴിഞ്ഞ ഈ പുസ്തകത്തിന്‍െറ വിജയം വരാ 
നിരിക്കുന്ന ഒരു പ്രവണതയുടെ മുന്നോ 
ടിയാകാം. ആത്മകഥകളില്ലെങ്കിലും 
ഇന്‍സെഡ്സറിനെ പ്രമാണമാക്കി പല 
നോവലുകളം ചുരുങ്ങിയ കാലയളവില്‍ 
ത്തന്നെ അമേരിക്കന്‍ മാര്‍ക്കറഠിലിറത്ങി 
യേക്കറം. 

ഈ കൃതി ഒരു കാര്യം അത്ഥശങ്കയീ 
ല്ലാതെ വ്യക്തമാക്കുന്നു. ഇന്നു നാം കാണു 
ന്ന അമേരിക്കന്‍ ജീവീതം ജീര്‍ണ്ണിച്ചു 
കഴിഞ്ഞിരിക്കുന്നു. ഈ ജീര്‍ണ്ണതയുടെ 
മുഖഭര്‍ശനമാണു്‌ ഇവീളെ പരാമമഷ്ുമാക 
ന്ന കൃതി. ഇതു” ഒരു തുടക്കം രാത്രംം 
ഇനിയും ഇത്തരം അനുഭവവീട സാഹിതൃ 
ങ്ങംം വരാനിരിക്കുന്ന തേയുളളൂ. 


' കലാകഴമുദി ലക്കം 884 പേജ” ൭ 




















കവര്‍ സ്ലോറി_ 


ആനകളുടെ ജിവിത രിതികള്‍ അറിയാനും അന്വേ 
ഷിക്കാനും കാട്ടില്‍പ്പോയ ഈസ എന്ന ഗവേഷക 
വിദ്യാത്ഥിയുടെ അനുഭവങ്ങളാണു” കരമുദി നു,സ്‌ 
സരവിസ്‌ ലേഖകന്‍ പ്രതിപാദിക്കുന്നതു്‌. സ്വയം 
ചിട്ടപ്പെടുത്തിയ ഒരു സംവിധാനത്തിനുള്ളിലാണു* 


കാട്ടില്‍ അലഞ്ഞുനടക്കുന്ന 


നില്‍ക്കുന്നതെന്നു” നിണ്ടകാലത്തെ നിരീക്ഷണങ്ങ 
ളി നിന്നും ഈസ പറയുന്നു 





കമുദി ന്യൂസ്‌ സര്‍വീസഴ 


പെട്ടെന്നു പിന്നോട്ടു” തെറിച്ചുമാറി. 
പെരുവിരല്‍ത്തുമ്പില്‍നിന്നു്‌ അരിച്ചു 
കയറിയ തരിപ്പില്‍ തലഷ്ണുകം പൊര 
ഞ്ഞിളകുംപോലെ. ഉമിനീരഗ്രന്ഥിക 
ളില്‍ ചില്പചിലുപ്പ്‌ പടരുന്നു. കണ്ണുതുറ 
ന്നുനോക്കുമ്പോഠംം കാണാം മുന്നിലതാ 
ഇരുട്ടിന്‍റെ അട്ടി പ്പേറുകം ഇളകിയല 
യുന്നു. കറുത്തുറഞ്ഞു വഴിമുടക്കി കുറുകെ 
നില്‍ക്കുന്ന അപകടം. കഷ്ടിച്ച്‌ ഇരുപ 
തടി അകലെമാത്രം. അരണ്ട വെളിച്ച 
ത്തില്‍ ഒന്നും വ്യക്തമായി കാണാനാവു 
ന്നില്ല. വഴി ചികഞ്ഞുമാററിക്കൊണ്ടു- 
തെക്കുവശത്തു കാട്ടിനുള്ളില്‍ നുഴഞ്ഞു 
കയറി മാറാനിന്നു. കുററാക്കുററിരുട്ടു” 
കണ്ണില്‍ കുത്തുന്നു. ചെകി ടോര്‍ത്തും 
മേച്ചില്‍പ്പുല്ല്‌ ഞെരിഞ്ഞമരുന്ന ശബ്‌ദം. 


ഞങ്ങ 


ആന നിരീക്ഷകനായ ഈസ 





എന്തോ പചവച്ചരയ്റ്ൂന്ന ഒച്ച. അമല്‍ 
പോളിയും കര്യനം ചന്ദ്രനും കിടുകിടെ 
നിന്നു വിറയ്കുംന്‍തുടങ്ങി. പുതക്കാട്ടീനിട 
യിലൂടെ എന്തോ ചീറിപ്പായുന്ന ഒച്ച. പി 


തിഒന്‍റ ഓര്‍മ്മകഠം ഉറക്കെ അയവിം 


ഈ ജീവികള്‍ മെരുങ്ങി 





ന്നെ ഒന്നും ഓര്‍മ്മയില്ല. ഓര്‍മ്മ തെളി 
ഞ്ഞപ്പോഠം നാലാളം മേലെ ഒരു മരത്ത 
ലപ്പില്‍ അള്ള പ്പിടിച്ചിരിക്കുന്നു കൊട്ടി 
യടഞ്ഞ കണ്ണും കാതും മൂക്കും തുറക്കുന്നു. 


ദുസ്സഹമായ നീററല്‍. കൈത്തണ്ടയില്‍ 
മേച്ച!ല്‍ പുല്ലിന്‍റെ വക്കുകരംകൊഴ്ഴു 
മുറഞ്ഞതാവാം. പൂച്ചെടിത്തണ്ടില്‍ കൈ 


യുടക്ല പോറിയതാവാംം പോളിയും 
കുര്യനും ചന്ദ്രനും ദീര്‍ഘനിശ്വാസം വിട്ടം 
ലീവീടിന്‍െറെ ചിലയ്ക്കുല്‍ ഒന്നിനൊന്നു 
കൊരുത്തുരുമ്മി കാടാകമാനം പടരുന്നു. 
അതാനു കുറുകേ അലകള 'ളക്കാന്‍ ഇടയ്ക്കി 
ടെ കൂമന്‍െറ കൂകല്‍. ഉറക്കം കണ്‍ പോള 
കളില്‍ കനം തൂങ്ങുന്നു. അരുതു”, ഉറങ്ങ 
രുത്‌. പിട) അയഞ്ഞാല്‍ താഴെ വീണ 
തൃതന്നെ. പേടി പോക്കാന്‍ കഥകടം പല 
തും പറഞ്ഞിരുന്ന. സമയംപേോയതറി 
ഞ്ഞില്ല. 

൭മഘവിതാനങ്ങളിലൂടെ അരിച്ചീറ 
ങ്ുന്ന നിലാവു” താഴെ പുല്‍മേട്ടില്‍ 
അരണ്ട വെളിച്ചമായി പരക്കുന്നു. അ 
തില്‍ പുല്‍മേട്ടില്‍ മേഞ്ഞുനടക്കുന്ന കറു 
ത്ത രൂപങ്ങം അവ്യക്തമായി കാണാം. 
തൊട്ടരികില്‍ തടാകത്തില്‍ ഓാളങ്ങം 
ഇളകുന്നതും കണ്ണുകൂറ്പ്പിച്ചാല്‍ കാണാം. 
നേരം വഖെളക്കാന്‍ ഇനിയം ഒരുപാടു” 
കഴിയാനുണ്ടെന്നു തോന്നുന്നു. തമാശകരം 
പറഞ്ഞിരുന്നു' , ഉറക്കത്തെ ആട്ടിയകററിം 
ഒരഠഴ്‌ചക്കാലം കാട്ടില്‍ അലഞ്ഞുനടന്ന 





ക്കീം കാടകാണാന്‍ വന്നതു” ഗത്‌ കേടാ 
യല്ലോ എന്ന കൂട്ടില്‍ ൭൨൭൨൮ 9൭ യാണു്‌ 
പോളിയും കുര്യനും ചന്ദ്രനും. സമയമെ 
ന്തായെന്ന്‌” ഒരു തിട്ടവുമില്പം 


ആകാശത്തിറന്‍െറ അകീട്‌ വെളിച്ചം 
ചുരത്താന്‍ തുടങ്ങിയീരിക്കുന്തം വ്ൃക്ഷത്ത 
ലപ്പുകളില്‍ പറവകാം കലപീലയീട്ട്‌' 
ചിറകടിച്ചു പറക്കുന്ന. വെളിച്ചം മേഘ 
പാളികളില്‍ ഉടഞ്ഞുവറണ്ട്‌ നിറങ്ങളായി 
ചിതറുന്നു. ഹായ”, നേരം വെളുത്തുകഴി 
ഞ്ഞും ഉരര്‍ന്നിറങ്ങി താഴെയെത്താന്‍ 
പ്പെട്ട പാട്‌ ചീല്പറയൊന്നുമായിരുന്നില്ലം 
താഴെനിന്നു മുകളിലേക്ക തലയുയര്‍ത്തി 
നോക്കിയദപ്പാടം ഒരുനിരീഷം അമ്പര 
ന്നുനിന്നു പോയിം കുറഞ്ഞതു” നാലാം 
പൊക്കമെങ്കിലും വരും രാത്രി കഴിചു 
കൂട്ടീയ ആ ഉന്നമരത്തിനു ! ഒരു ആന 
ക്കാരൃം നേടീയെടത്ത സംത്ൃപ്ലി-ജീ 
വിതത്തില്‍ ആദ്യത്തെ മരംകയററം ഒരു 
കയഠറംതന്നെ. 

ഉറക്കമൊഴിഞ്ഞ ക്ഷീണമണ്ടെങ്കിലും 
എല്ലാര്‍ക്കും ഒരുഷാര്‍. വളവുതിരിഞ്ഞു 
നടന്നുചെന്നു” ബോട്ട്‌” ലാന്‍ഡിങ്ങിലെ 
ത്തി. വനം വകപ്പുവക ജീപ്പില്‍ കുമി 
ളീയിലെത്തി മുറിക്കകത്തു കടന്നും റ 
ക്കംം ഉറക്കത്തിന്‍റെ ആഴങ്ങളിലേക്കു. 


സാഹസം തുടിചുപടരുന്ന ഇത്തരം അ 
നുഭവങ്ങഠം എത്രയെങ്കിലുമണ്ട്‌ പറയാന്‍. 
കാട്ടാനക്കൂട്ടങ്ങരംക്കു പുറകെ അവയുടെ 

കൃതം നേരിട്ടു നോക്കി പഠിക്കാന്‍ 
ഇറങ്ങിപ്പുറപ്പെടുി'ട്ട്‌ അഞ്ചു വര്‍ഷത്തോള 
മായുന്നു. സംഭ്രമവും ആകാംക്ഷയും തിക 
ട്ടിക്കലരുന്ന ഒരനുഭൂതിയാണ്‌ മനസ്സ 
നീഠയെ കാടേരാമ്പാഴൊക്കെ. കേരള 
സര്‍വ്വകലാശാല  ജനത്തുശാസ്രരവിടാഗ 
ത്തില്‍ ഡോക്‌ടര്‍ എം. ബാലകൃഷ്ണന്‍െറ 
മേല്‍ നോട്ടത്തില്‍ കാട്ടാനകളുടെ സ്വഭാ 
വടത്തക്കുഠിച്ച്‌ ഗവേഷണം നടത്തുക 
യാണു” ഈസാ ഇപ്പോടംം കേരളാ ഫോ 
റസ്റ്റ്‌ റിസര്‍ച്ച്‌ ഇന്‍സ്റ്റീററ്യൂട്ടില്‍ ഉദ്യോ 
ഗസ്ഥനായ ഈസാ ലീവെടുത്തു” ഗവേ 
ഷണത്തില്‍ ആണ്ടുമുഴുകിയിരിക്കുകയാ 
ണ്‌. 

കാട്ടാനകളെക്കുഠിചുള്ള i ആധീകാരിക 
പഠനം കാര്യമായൊന്നും ഇന്ത്യയില്‍ 
നടന്നിട്ടണ്ടെന്നു തോന്നുന്നില്ല. പ്രാ 
ണികകാലംതൊട്ടേ ഇന്ത്യയില്‍ വളത്താ 
നകളെക്കുറിചുട്ള വിവരങ്ങം സാധാര 
ണക്കാര്‍ക്കുപോലം കരതുകമുണര്‍ത്തിയി 
രുന്നുവെന്നാണു്‌ മാതംഗലീല”, “ഹസ്മ്യാ 
യൂര്‍വേടം* തുടങ്ങിയ ആനശാസ്രൃഗ്രന്ഥ 
ങ്ങളുടെ പ്രചാരംതന്നെ വ്യക്തമാക്കുന്ന 
തു”. എങ്കിലും, ആഫ്രിക്കന്‍ ആനകഠം 
ക്കിടയില്‍ ജീവിച്ചു പഠിച്ച ഡ്സ്‌ 
ഹാമില്‍ട്ടന്‍ ദമ്പതികളെ പ്പോലെ യോ 
ശ്രീലങ്കയിലെ ആനകളെക്കുറിച്ച്‌ ഐ 
സഡന്‍ബെര്‍ഗ്‌, റോബര്‍ട്ട്‌ ഡീ ഒളിവര്‍ 
തുടങ്ങിയവര്‍ നടത്തിയതുപോലെയോ 
ഉള്ള ആധുനികപനേങ്ങാം ഇന്ത്യയില്‍ 


ചുണ്ടിക്കാട്ടുനില്െന്നുതന്നെ പറയാംം 
കേരള ഫോറസ്റ്റ്‌ റിസര്‍ച്ച്‌ ഇന്‍സ്റ്റിററ്യൂ 
ടിലെ ഉദ്യോഗസ്ഥന്മാര്‍ കുറെയൊക്കെ 
നിരീക്ഷിച്ചു പഠാച്ചിട്ടണ്ട്‌ . അതിലെ 
ഉദ്യോഗസ്ഥനായ വിജയകുമാരന്‍നായര്‍ 
വളര്‍ത്താനകളടെ സ്വടാവത്തെക്കുറിച്ചു” 
ഒരു പ്രബന്ധം തയ്യാറാക്കിയിട്ടണ്ടു”. പിം 
വി. ബാലകൃഷ്ണനും ആന നിരീക്ഷണം 
ധാരാളം നടത്തീയിട്ടണ്ടു. സുവോളജി 
ക്കല്‍ സര്‍വെ ഒഫ്‌ ഇന്ത്യയിലെ വന്യ 
ജീവിസംരക്ഷണവിഭാഗദരധാവീ എസ്‌, 
മുഹമ്മദാലിയും ഇന്ത്യയിലെ കാട്ടാനകളെ 
കുറെ ഏറെ നിീരീക്ഷിച്ചിളണ്ടു”ം നാട്ടിന്‍ 
പുറങ്ങളിലെ “ആന പ്രേരി*കഠംക്ക്‌ നാട്ടാ 
നയെ നോക്കി നിരീക്ഷിക്കാനാണു്‌ 
ഏറെ കൌതുകം. കാട്ടിലെ ആന നിരീ 
ക്ഷണം ഹോബീയാക്കിയവര്‍ വിരളമാ 
യേ ഉളള. നിരീക്ഷണമേഖലയുടെ നൂൃത 
നത ഈസയുടെ ഹരത്തിന്‌ കൂടതല്‍ 
ഈഷ" മളതയേകുന്നുമണ്ട്‌ - 


ആന നിരീക്ഷണത്തിനു? ഇറങ്ങിപ്പുറ 


പ്പെട്ടാല്‍ പീന്നെ എന്തും സഹിക്കാനുള്ള 
മനക്കരുത്തു” ഉണ്ടായേതീരൂ. ചില 
പ്പോരം കാട്ടിനുള്ളില്‍ വഴി തെററിക്കുടുങ്ങി 
ക്കിടക്കേണ്ടിയും വരും. 


1981 മാര്‍ച്ചവസാനം. പഠറസമ്പിക്കുളം. 
ഭൂമിശാസ്ത്രം മനഃപഠഠമാക്കാന്‍ കാടേറിയ 
താണ്‌. തങ്കമവലുവും വെളള ക്കോതയു 
മുണ്ടു” സഹായികളായി ഒപ്പം. ഒരായം 
മലശന്‍, മറേറയാരം കാടന്‍. രണ്ടുപേരും 
കാടിനന്‍െറ മക്കഠം, കുരിയാര്‍കുട്ടി, ഒരുക്ക 
മ്പംകുടി വഴി മുതുവാച്ചാലില്‍ എത്തിയ 
പ്പോഠം നേരം സന്ധ്യയായിം ഇനിയിന്നു? 
തിരികെ പോകാനൊക്കില്ല. കാടിന്‍റെ 
നടുക്കായിപ്പോയി. നായണ്ടന്‍ ചിറ കട 
ന്നാല്‍ അപ്പു ത്തു” ചേമ്പടിപ്പാറയില്‍ക്യാ 
പ്പടിക്കാമെന്നു” വെള്ളക്കോതയുടെ നിദ്ദേ 
ശം. സമ്മതിച്ചു. അയാരംക്കവിടകമാക്കെ 
നല്ല തിട്ടമാണു്‌. ചേമ്പടിപ്പാറ്ക്കു” സാമാ 
നൃത്തിലേറെ വീതിയും പരപ്പുരുണ്ടു”ം 


പുഴിമണ്ണുകൊണ്ടു” ഒരു സഴനാനം 





ഖാകരമുദി ലക്കും 861 പേജ്‌ 1 








അരികില്‍ പാറയീടുക്കകളീല്‍ തട്ടിയു 
ടഞ്ഞു ച തറി തുള്ളിത്തെള്ളിയൊഴുകുന്ന 
പുഴ, രാത്രിക്കു കനമേറുന്നു. മരത്ത!ന്‍റ 
ലില്ലകരം ഒടിച്ചു കൂന്പാരമായിട്ട” തീകൊ 
ളത്താം ചാക്കഴിച്ചു കൂടെക്കരുതിയിരുന്ന 
അരിയെടുത്തു്‌ കഞ്ഞ'വച്ചു. ഉപ്പം മുളകും 
കുഴച്ചു" കൂട്ടാനുണ്ടാക്കി. സ്വാദിഷ്ടമായ 
വന ഭോജനം. അരുവിയിലെ തെളി 
നീരു ദാഹരകററി. സ്സ്ീപ്പീങ്‌ ബാഗില്‍ 
ആഴ്‌ന്നിറങ്ങി പറേപ്പുറത്തു കണ്ണട്ചു 
കടന്നു. ഉറക്കം എപ്പോഴാണ്‌ കണ്ണുകളെ 
വരിഞ്ഞുചുററിയതെന്നറിയില്ല. 

പക്ഷികഠം ചിലയ്കുന്നതു കേട്ടാണു” 
ഉണര്‍ന്നതു”. നേരം നന്നെ ചെളത്തിരി 
കടന്നു. കാടടണര്‍ന്നുകഴിഞ്ഞിര ക്കുന്നു. 
വെള്ള ക്കോത കൊണ്ടുവന്ന ആവിപറക്കു 
ന്ന കാപ്പി റെക്കച്ചടവകററി. കാടിനെൊ 
ഇടയില്ലാത്തിക്കിരു കണ്ണുടക്കി കുറേ 
നേരം നോക്കിയിരുന്നു. പിന്നെ യാത്ര 
യ്ക്കുള്ള ഒരുക്കങ്ങരം. 

യത്ര. ഇല്ലിക്കാടകളിലൂടെ വഴി ചിക 
ഞ്ഞുണ്ടാക്കി ക്കൊണ്ടുള്ള യാത്ര. കുറേനട 
ന്നപ്പേറഠം ഇല്ലിക്കാട്ടിലുടെ ആന പോയ 
പഴി. ആ ആനത്താരയിലുടെ മുദന്നാട്ട 
നടന്നു. പത്തുമിനിട്ട നടന്നുകാണും . 
വെള്ളക്കോത പഞട്ടി പുറകോട്ടു മാറി. 
തങ്കവേലു പുറകോട്ടോടി; . ഇല്ലിയിലക 
ളിന്മേല്‍ കാല്‍ വഴുത വീണുരുണ്ട്‌ താഴെ 
വലിയൊരു കുഴിയില്‍ ച്ചെന്നു വീണു. 
ക്യാമറയും ബൈനോക്കുലറും ദുരെ തെറി 
ച്ചവീണു. തങ്കവേലുവ।ന്‍െറ തോളത്തു 
ണ്ടായിരുന്ന ചാക്കു കെട്ടം താഴെ വീണ്‌ 
അരിയും ഉപ്പുമെല്ലം മുളങ്കാട്ടില്‍ ചിതറി 
ത്തെറിച്ചുവിണു. മുമ്പോട്ട പോകാനൊ 
ക്കില്ല. അവിടെ ആനക്കൂട്ടം നീല്ലുണ്ട്‌ം 
വെള്ളക്കോത പറഞ്ഞു. കുറെനേരം നോ 
ക്കി ആന വഴിമാറിപ്പോകരോ എന്നു”. 
കാററവാക്കില്‍ നിന്നും ഗന്ധം കിട്ടട്ടെയെ 
ന്നു നോക്കി, ഇതിനിടെ ഒരാന തിരി 
ഞ്ഞ്‌ നേക്കുനേരേ പറഞ്ഞുവരുന്നു. മൂന്നു 
പേരും ഒരേവേഗത്തില്‍ മലഞ്ചെരിവിലൂ 
ടെ ഉരര്‍ന്നിറങ്ങി താഴേക്കു ചെന്നുവീണു. 
ഏണീററ്്‌ ഓടിയകന്നു. 

വഴിതെററിയിരിക്കുന്നും നടന്നുനട 
ന്നൊടുവില്‍ കൂരാന്‍ കഴിയിലെത്തി. 
മുതല വായാളി, റൊസരി എസ്ററേറര്‌, 
മഞ്ചാളിക്കുരല്‍, തൂര്‍ത്തംപാറവഴി നടന്നു” 
മൂന്നാംദിവസം സന്ധ്യകഴിഞ്ഞ പ്പോഴം 
ണ തിരികെ തുണക്കടവിലെത്തിയത്ത്‌. 


എന്താ, ആനനിരീക്ഷണം ഹോബി 
യാക്കണമെന്നുണ്ടോ, ഈസാ ചോദിക്കു 
നനു. പക്ഷ'ന'രീക്ഷണം പോലെ അതത്ര 
ലാഘവത്തോടെ ചെയ്യാവുന്നതൊന്നു 
മല്ലം കേട്ടോ. എന്തും നേരിടാനുള്ള ധൈ 
ര്യവും കറുത്തിരുണ്ട അപകടം പാഞ്ഞ 
ടക്കുമ്പോരം ഒഴിഞ്ഞുമാറിക്കളയാനുള്ള 
തിമിറും ഉണ്ടെങ്കില്‍ പിന്നെ ഇതില്ലരം 
രസകരരായ മറെറാരു വിനോദം ഉണ്ടാ 
കില്ല. ആനനിരീക്ഷണത്തിനെന്നും പ 
റഞ്ഞു” കാ ടേറും മുമ്പു അവശും കരു 
തിവയ്രേണ്ട ചില ഉപകരണങ്ങളണ്ടു്‌, 
ഒരു ബൈനാക്കുലര്‍ തീര്‍ച്ചയായും 
കൈവശമുണ്ടായിരിക്കണംം അതില്‍ 


പേജ്‌ 12 കലാകരമുദി ലക്കം 361, 


൭നെററ്‌ വീവീങ്‌ ഡിവൈസ്‌ ഉണ്ടെ 
ങ്കില്‍ ഏതു കുററാക്കുററിരുട്ടിലം നിരീ 
ക്ഷണം നടത്താം. ടെലി, സൂം, വൈഡ്‌ 
ആംഗിഠം ലെന്‍സുകളം ഫിററിങ്ങുകള 
മുള്ള ഒന്നാം തരമൊരു കാമറ ഉണ്ടാ 
യേ തീരൂ. ഫോട്ടോയെടുക്കുന്ന കാര്യ 
ത്തില്‍ ഒട്ടം ലുബ്‌ധു കാട്ടി യേക്കരുതു" 
കേട്ടോ. ചെറിയൊരു ടേപ്‌റെക്കേര്‍ 
ഡറും മൈക്രോകാസററുകളം ഉണ്ടെങ്കില്‍ 
ആനകളുടെ ശബ്‌ദം പിടിച്ചെടുക്കാം. 
ട്രാന്‍ക്വലൈസര്‍ ഗണ്‍ ഒരെണ്ണം കരു 
തിയാല്‍ അത്രയും നന്നു”. മയക്കവെടി 
വച്ചു്‌ കാട്ടാനയെ വീഴ്‌ത്തി കഴുത്തില്‍ 
ഒരു റേഡിയോ കോളര്‍ കെട്ടിവച്ചാൽ 
പ്പിന്നെആനക ട്ടീനുള്ളില്‍ എവി 
ടെ പ്പോയി മറഞ്ഞാലും അതിന്‍െറ 
സഞ്ചാരഗതിയെക്കുറിച്ചുള്ള വിവരം ആ 
ഇലക്‌ട്രോണിക്‌ ഉപകരണത്തീന്‍െറ 
സഹായത്തോടെ കിട്ടിക്കൊണ്ടേയിരി 
ക്കും. ഭിക്കതെററി കാട്ടില്‍ ഒററപ്പെട്ട 
പോയാല്‍ വഴീചികഞ്ഞു കണ്ടെത്താന്‍ 
ഉപകരിക്കുന്ന കോണ്ടുര്‍മാപ്പ”, കോമ്പ 
സ്‌, ഉയരം അളക്കാന്‍ ആയാട്ടിരീററര്‍,, 
ചെരിവളക്കാന്‍ മരംട്ടിമീററര്‍ എന്നീവയ 
ടെ കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ട 
തീല്പല്ലോ അതുപോലെതന്നെ ടെന്‍റി 
നെറ കാര്യവും: കൊടും തണപ്പില്‍നിന്നു” 
രക്ഷപ്പെടണ മെങ്കില്‍ സ്പീപ്പിങ്‌” ബാഗു 
കളം കരുതിവഴജ്ണണം. ഒരു ജീപ്പ്‌ സ്വന്ത 
രായയണ്ടായാല്‍ സംഗതികടം കൂടുതല്‍ സു 
ഗമമാക്കാം - പണച്ചെലവേറെ വന്നപോ 
കുന്നു എന്ന പരാതിയുണ്ടു” അല്ലേ. എന്തു 
ചെയ്യാം, ഇതു്‌ ആനക്കാര്യരല്ലേ. 


നവംബറിന്‍െറ ശൈത്യമരറയാന്‍ തുട 
ങ്ങുന്ന ഒരു സയോന്തനം. തേക്കടിയിലെ 
സ്വാരിക്കയാമലയില്‍ ഒരാനക്കൂട്ടത്തെ 
നോക്കിപ്പഠിക്കാന്‍ പോയതാണു”. ഒപ്പം 
തേവന്‍ എന്ന മന്നഠനും ബീഹാറുകാര 
നൊരു പക്ഷി നിരീക്ഷകന്‍ യാഹിയയും 
ഉണ്ടായിരുന്നു, നിരീക്ഷണരൊക്കെക്കഴി 
ഞ്ഞ്‌ വൈകിട്ട്‌ തിരികെ മുല്ലക്കുടി 
ഫോറസ്റ്റ്‌” ഗസ്റ്റ്‌ ഹസിലെത്താന്‍ തിടു 
ക്കംകൂട്ട്‌ മടങ്ങുകയായീരുന്നു. തടാകം മുറി 

ട അക്കരെ കടക്കണം. ചങ്ങാടം കെട്ടി 
യിട്ടിരിക്കുന്ന കടവിനടുത്തു ഒരുകൂട്ടം ആന 
കരം ചിതറി മാറിനിന്നു” പുല്ലു മേയുന്നു. 
ഒച്ചവച്ചുനോക്കി. “* പാട്ടിത്താത്താ ഈയ്യ 
ആന മൊടുക്കും ഒതുങ്കീനില്ലു്‌*”, തേവന്‍ 
ആനമന്ത്രം ജപിച്ചു. ഇതിനിടെ ശബ്‌ദം 
കേട്ട്‌ തല ഉയര്‍ത്തി നോക്കിയ പീടി 
യാന ആടംസാന്നിദ്ധ്യം മനസ്സിലാക്കി 
കൂട്ടത്തെ നയിച്ചുകൊണ്ടു്‌ കാട്ടിന്‍െറ മറ 
വിലേക്കു മാറിപ്പോയി. ശല്യപ്പെടുത്തി 
യീല്ലെങ്കില്‍ കാട്ടാനക്കൂട്ടം ഉപദ്രവിക്കുക 
യില്ലെന്നു തെളിഞ്ഞല്ലോ. വഴിനീളെ 
തേവന്‍ തന്‍െറ ആനമന്ത്രത്തിന്‍െറ ശക്തി 
യെക്കുറിച്ചു“ വീമ്പുപറഞ്ഞുകൊണ്ടേയി 
രുന്നു. 


ഒട്ടം പേടിവേണ്ട. കാട്ടാനകഠം സ്വത 
വേ ശാന്തപ്രകൃതരാണ്‌. ഭററതിരിഞ്ഞു” 
ചിന്നംവിളിച്ചു” കാടിളക്കി നടക്കുന്ന 
ഒറ്റയാന്‍ പോലും.  സ്വൈരത കെടു 


ത്താന്‍ പോന്നവീധം അവയെ ശല്യപ്പെ 
ടത്താതിരുന്നാല്‍ മാത്രം മതി. മിക്ക 
പ്പോഴും മുറിവോ മാറേറാ പററി വേദന 
സഹിക്കാനാവാതെ വെകിളീയെടുത്തു 
നടക്കുന്ന ഭഠറക്കൊമ്പനയ്മാരാണ്‌്‌ അചകട 
കാരിയാവുന്നതു”. കുട്ടിയനകടംക്ക സംര 
ക്ഷണം നല്‍കിനില്‍ക്കുന്ന തള്ളയാന 
കുളം ശല്യം ചെയ്താല്‍ അതേപോലെ 
കോപിച്ചിളകാറണ്ടു”. എങ്കിലും പൊതു 
വേ മനുഷ്യന്‍െറ ഗന്ധമേററാല്‍ ആനകഠം 
ഒഴിഞ്ഞുമാറി കാട്ടിനുള്ളില്‍ മറയുകയാണ 
ചെയ്യുക. 

പരിയാര്‍ വനൃമൃഗസ  രക്ഷണകേന്ദ്ര 
ത്തില്‍ അറുന്നൂറോളം ആനകളണ്ട്‌. അവ 


65 കൂട്ടങ്ങളായി പരിഞ്ഞിരിക്കുന്നും 
ഏററവും വലിയ കൂട്ടത്തില്‍ 60 ആന 
കളെവരെ കണ്ടിട്ടുണ്ടു്‌. കുറഞ്ഞതു്‌ 


അഞ്ചെണ്ണവുംം പറമ്പിക്കളത്തു്‌ പത്തുകൂട 
ങ്ങളീലായി നൂറോളം ആനകടം ഉണ്ടത്രേ. 
നാലു” ഒററയാന്മാര്‍ കൂട്ടത്തില്‍ പ്പെടാതെ 
താന്തോന്നികളായി കാടിളക്കി നടക്ക 
മുണ്ട്‌. കൊമ്പില്ലാത്ത മേഴകഠം കൂട 
തലായുള്ളതു്‌ തേക്കടിയിലാണത്രേ. 


ആനകടം രണ്ടു തരമുണ്ടു്‌.. ആഫ്രിക്കന്‍ 
ആന (ലോക്‌ സോഡോണ്ടാ ആഫ്രി 
ക്കാന)യും ഏഷ്യന്‍ ആന (എലിഫാസ്‌ 
മാക*സിരസ്‌)യും. ശരീരഘടനയില്‍ 
ഇവ രണ്ടും വ്യതൃസ്തമരാണു്‌. പുറഭാഗം 
ഏതാണ്ടു കുഴിഞ്ഞു” വലിയ ചെവികളം 
തുമ്പിക്കൈയുടെ അഗ്രത്തു്‌ രണ്ട “വിര 
ലുകളും ഉള്ള ആഡ്രിക്കന്‍ ആനകളാണ്‌” 
ര്രേഖത്തു ജീവിച്ചിരിപ്പള്ള ഏററവും 
വലിയ കരജന്തു, ആണിനും പെണ്ണിനും 
കൊമ്പുള്ള ആഫ്രിക്കന്‍ വര്‍ഗ്ഗത്തിനു” പന്ത്ര 
ണ്ടി ഉയരവും ഏഴ ടണ്‍ ഭാരവും ഉണ്ടെ 
ന്നാണ്‌ കണക്കാക്കിയിട്ടള്ളതു്‌”. ഇവ 
യുടെ എണ്ണം ഏതാണ്ടു” പതിമ്മൂന്നു ലക്ഷ 
ത്തിനടുത്താണ്‌ , പുറംഭാഗം ഉയര്‍ന്നു” 
താരതമ്യേന ചെറിയ പവീകളും തുമ്പി 
ക്കൈയുടെ അററത്തു്‌ ഒരു “വിരലുക്‌* 
ഉള്ള ഏഷ്യന്‍ ആനകരം എണ്ണത്തില്‍ 
മുപ്പതിനായിരത്തോളമേ വരൂ. കേരള 
ത്ത/ല്‍ ആകെ 3555 കാട്ടാനകഠം ഉണ്ടെ 
ന്ന്‌ വനംവകുപ്പുകാര്‍ കണക്കെടുത്തിടട 
ണ്ട്‌. അവയില്‍ കൂടുതലും പെരിയാര്‍ 
വന്യമൃഗസംരക്ഷണ കേന്ദ്രത്തിലാണ്‌“. 


© 


മുന്നുവഷം മുമ്പാണ്‌. തേക്കടി ഡിയര്‍ 
ഐലന്‍ഡിനന്‍െറ നേരെ എതിരേ പടി 
ഞ്ഞാറുമാറി ഒരിടത്തു” ചെളിയില്‍ പൂണ്ടു“ 
ഒരാനക്കുട്ടി മരിച്ചുകിടക്കുന്നതായി അറീ 
ഞ്ഞു” മല്ലക്കുഴിയില്‍ നിന്നു്‌ നാലുമുള 
ചുങ്ങാടത്തില്‍ അങ്ങോട്ട പോയീ. അവി 
ടെക്കണ്ടതു്‌ ഹൃഭയഭോേകമായ ദൃശ്യമായ 
രുന്നു. കൂട്ടം മഴുവന്‍ ദിവസങ്ങളോളം 
അവിടെത്തന്നെ കഴിച്ചുകൂട്ടി. ചിന്നം 
വീളികാംകൊണ്ട്‌ കടാകെ ഇളകിമറി 
ഞ്ഞു. ചെളിയില്‍ പൂണ്ടു കിടക്കുന്ന കുട്ടി 
യുടെ മൃതദേഹത്തെ തുമ്പിക്കെകൊണ്ടു൦ 
തലോടുകയും പൊക്കിയെടുക്കാന്‍ ശ്രമി 
ക്കുകയും ചെയ്യന്ന തള്ളയാന ഇടയ്ക്കിടെ 
കൂട്ടത്തിലെ മററാനകളടെ ഇടയിലേക്കു? 
താടിച്ചെല്ലും, സഹായാഭ്യത്ഥന നടത്തും 
പോലെം കൂട്ടം അധിടംവിട്ടു പോയിട്ടും 


തള്ളആന ദീവസങ്ങളോളം മൃതദേഹത്തീ 
നു മന്നില്‍ നില്‍ക്കുകയായിരുന്നു, കര 
ഞ്ഞം വിളിച്ചും ഇടയ്ക്കിടെ അതില്‍ 
തട്ടിയും ചിടിച്ചെഴുന്നേല്ലിക്കാന്‍ വൃഥാ 
ശ്രമം നടത്തിയും. ജന്തുലോകത്തില്‍ 
വച്ചേററവും ടുഃഖകരമായ ദൃശ്യം ആന 


യുടെ മരണമാണെന്നു തോന്നി എല്ലാ 
അത്ഥത്തിലും മനുഷ്യന്‍െറ ഭഃഖത്തോടു” 
കിടനില്‍ക്കാന്‍ പോന്നതു”. 


കാട്ടാനകഠംക്കിടയില്‍ സാമൂഹൃജീവി 
തം വളരെ സദ്ടഡമാണ്‌ം 


കടുംബമാ 


തേക്കടിക്കാടകളില്‍ 


ണു അടിസ്ഥാനസാമുഹ്യഘടകംം പ്രായ 
വും അനുഭവവുമനുസരിച്ചാണ്‌ കൂട്ടത്തില്‍ 
. സ്ഥാനവും ലഭിക്കുക. ആനകടം 


മതിപ്പു 
ക്കിടയില്‍ പെണ്ണരശാണു. കൂട്ടത്തില്‍ 
വച്ചേററവും പ്രായംചെന്ന പിടിആന 


യുടെ ചൊല്ലടിയിലും സംരക്ഷണയിലുമാ 
അനു 
ഭവംകൊണ്ട്‌ ഇരുത്തംവന്ന ആ അമ്മ 
കൂട്ടത്തെ ഏതു പ്രതികൂലസാഹചര്യ 
പ്രതികരിച്ചു 
കൊണ്ടു്‌ കൂട്ടത്തെ ഒന്നായി നയിക്കുന്നു. 
സഹകരണ ബോധവും പരസ്പര സ്‌നേഹ 


യിരിക്കും മറെറല്പാ ആനകളും. 


ത്തോടം ഭചിത്ൃപൂര്‍വ്വം 


വും ആനക്കൂട്ടത്തെ ഒരുരിപ്പിചു നീറത്തു 
ന്ന ഘടകങ്ങളാണ്‌. കൊമ്പന്മാര്‍ പല 
പ്പോഴും ഒറഠതിരിഞ്ഞു” താന്തോന്നിക 
ളായി നടക്കുംം ആവശ്യംവരുമ്പോടം 
അവ കൂടത്തില്‍ വന്നുചേരും. കൂടത്തി 
ന്‍െറ ശ്രദ്ധയും വാല്‍സല്യവും മുഴവന്‍ 
ആനക്കട്ടികളി ലേക്കു” എല്ലായ്‌ഭപ്പാഴം 
ചൊരിഞ്ഞുനില്‍ക്കും. ആനക്കട്ടികരക്കേ” 
മുലപ്പാല്‍ മാത്രമാണ്‌ ഭക്ഷണം. ഏതാ 
ണ്ടു ഏഴ വയസ്സുവരെ പാല്‍കുടിക്കുന്ന 
കുട്ടികഠം ഭിവസവും ശരാശരി രണ്ടര 
ഗ്യാലന്‍ പാല്‍ അകത്താക്കും. തുമ്പിക്കൈ 
വായിലിട്ടു ചപ്പിനടക്കുന്ന ആനക്കുട്ടി 


കരം മഫാവികൃതികളാണു”. മടിയന്മാരും 
അമ്മമാര്‍ 
പലപ്പോഴം തുമ്പിക്കൈകൊണ്ടു മുട്ടിയും 
കാല്‍ കൊണ്ടു തട്ടീയം ശിക്ഷിക്കാറുണ്ട .. 
കട്ടിക്കൊ 
ബ്വന്മാര്‍, പലപ്പോഴും തോണ്ടാനും ഞോടാ 
മുതിര്‍ന്നവരുടെ കൈ 
കിട്ടുന്ന ചില്ലറ മര്‍ദ്ദനങ്ങ 
പിന്തിരിച്ചിക്കുന്നതു' . 
കുട്ടിആനകരം തമ്മില്‍, തമാശയ്ക്ക്‌ തല്ലു 
ഠം കളി കാര്യമാ 
മുതിര്‍ന്നവര്‍ 


വികൃതികളുമായ കുട്ടികളെ 


കുടത്തിലെ കുറുമ്പന്മാരായ 


നും ശ്രമിക്കുന്നു. 
യില്‍നിന്നും 
ളാണ്‌ അവരെ 


ചിലപ്പേ: 
അപ്പോം 


കൂടാറുണ്ടു”. 
യെന്നംവരുംം 


ഇടപെളു പീടിച്ചുമാററം. കൂടത്തീലെ 
യവതികരം കുട്ടആനകടള മാതൃത്വം 
കലര്‍ന്ന സ*നേഹത്തോടെ ശുശ്രൂഷിക്കും. 
ആനകടം സാധാരണയായി 8 മുതല്‍ 13 
വരെ വയസ്റാവനമ്വോരം പ്രായപൂര്‍ത്തി 
യെത്തുന്ന. ഇണചേരല്‍ വര്‍ഷത്തില്‍ 
ഏതു സമയവും നടക്കുന്നു. ആ സമയ 
ത്തു” കൊമ്പന്മാര്‍ക്കിടയില്‍ അസുയമുത്തു 
തമ്മില്‍ പ്പോരു” നടക്കാവുണ്ടെന്നും പറയ 
പ്പെടുന്നു. പലപ്പോഴും “കൈയുക്കള്ളവന്‍ 
കാരൃക്കാരനാവാറുണ്ടത്രേം ഇരുപത്തി 
രണ്ടു മാസമാണു” ഗര്‍ഭകാലംം ഗര്‍ഭിണി 
മററുള്ളവരുടെ പ്രതേക ശ്രദ്ധപിടിച്ചു 





പററുകയും പ്രസവസമയത്തു വേണ്ട പരി 
ചരണകഠ: സ്വീകരിക്കുകയും ചെയ്യും. 


1981 ജൂലൈ-24. രാവിലെ ഏഴുമണി, 
തൂണക്കടവീലെ ഫോറസ്റ്റ്‌ ക്വാര്‍ട്ടേഴ്‌ 
സില്‍നിന്നു യാത്രതിരിച്ചു. തങ്കവേലു 
വമണ്ട്‌ തോളില്‍ ചാക്കുകെട്ടമേന്തി 
മുന്നില്‍ വഴികാട്ടിയായി വൃക്ഷത്തല 
പ്രകളിലൂടെ ചോര്‍ന്നിറങ്ങി വീണ്‌ സൂര്യ 
വെട്ടും അവിടവീടെ തളം കെട്ടുന്നു. പുല്‍ 
നാമ്പുകഠംക്കും എന്തെന്നില്ലാത്ത തിളക്കം 


കലാകാമുദി ലക്കം 861 _ പേജ്‌ 13, 














കന്നി മാരവയല്‍, രുവാരീവയല്‍, 
തെള്ളിക്കല്‍ വയല്‍, ശൂത്തം പാറ...ആന 
കൂട്ടങ്ങളെ തിരഞ്ഞു” കണ്ണുകഠം മലമേടു 
കളില്‍ പരതുന്ന. ആനയെ പേരിനു 
പോലും കാണാനില്ല. വീട്ടിയാറും തേക്ക 
ടിയാറും വന്നുചേരുന്നിടത്തു വിശ്രമം. 
പൊതിക്കെട്ടഴച്ചു” ഭക്ഷണം കഴിച്ചും 
അരുവിയഃലെ തെളിനീര്‍ സിരകളില്‍ 
ആശ്വാസത്തിന്‍െറ തണുപ്പ പടര്‍ത്തി, 
പാറപ്പുറത്തു നീണ്ടു മലരന്നു കിടന്നു. 
മുകളില്‍ ആടിയുലയുന്ന വൃക്ഷശ്‌!ഖരങ്ങരം 
ക്കിടയില്‍ ഒരു സൂര്യന്‍, രണ്ടു സൂരൃനു, 
മൂന്നു സൂര്യന്‍ ന്രവധീ സൂര്യന്മാര്‍. 
ദൂരെ ഒരു അനക്കം. തങ്കവേലു ചെവി 
വട്ടം പിടിച്ചു കിഴക്കുവശത്തു നിന്നാണെ 
ന്നു ആംഗ്യം കാട്ടി. ചാടിയെണീറ്റ്‌ 
ഭച്ചവയ്താതെ ശബ്‌ദം കേട്ട ഭാഗത്തേക്കു 
നടന്നു. ഒരാഠംപ്പൊക്കത്തില്‍ വളര്‍ന്നുയ 
നുനില്‍ക്കുന്ന വുല്ലകളെ വകഞ്ഞുമാററി 
മുന്നോട്ടചെന്നു. കുറച്ചകലെ വല്ലകം 
ചാഞ്ഞുമാറി വഴി തെളിഞ്ഞു കിടക്കുന്നു. 
ആനത്താരയില്‍ താഴെ കനത്ത കാല്‍പ്പാട 
കഠംം ആവി ചറക്കുന്ന പിണ്ടത്തിന്‍െറ 
കൂട്ടം ചൂരും. നടന്നുനടന്നു' കുന്നിന്‍ ചെ 
രവിലെത്തി. താഴെ ഒരുകൂട്ടം ആന. 
അവ അരുവിക്കരെ വെള്ളം മോന്തിനില്‍ 
ക്കുന്നു. ബൈനോക്കലറിലൂടെ അടുത്തു 
കാണാന്‍ നോക്കിനിന്നു. നാലൂപടി 
യാന. ഒരു ചെറുപ്പക്കാരിയാന. കരമാരം 
തുടുമന്പി നില്‍ക്കുന്ന പ്രായത്തില്‍ രണ്ടു 
പറ്‌ടിയാന. മൂന്നു ആനക്കുട്ട' കരം, അതില്‍ 
രണ്ടെണ്ണം കൊമ്പന്‍. ഒരെണ്ണം പിടി. 
മുതിര്‍ന്ന കൊമ്പന്‍ ഒന്നുപോലും അക്കൂട്ട 
ത്തീലില്ലായിരുന്നു. കുറച്ചകലെ കാട്ടിലെ 
ഡിടെയോ കൂട്ടംതെററി മേഞ്ഞനടക്കക 
യാവും പതിവുപോലെ കൊമ്പന്മാര്‍. 
വെള്ളം കുടിച്ചു നില്‍ക്കുന്നതിനിടയില്‍ 
ആനകരം അന്യോന്യം ചെളിവാരി 
യെറിയുന്നു. ഒച്ചവയ്ക്കുന്നു. അമറി വിളി 
കടന്നും കുട്ടികാം തമ്പിക്കൈകറം അ 
ന്യോന്യം പിണച്ചുചുററി ആലിംഗനം 
ചെയ്യന്നു. പീടിച്ചരുണ്ടുമറിയുന്നു മനുഷ്യ 
ഗന്ധം ചെന്നു” അലോസരപ്പെടുത്താത്ത 


കാട!ന്‍െറ ആഴങ്ങളില്‍ ആനകളുടെ 
സ്വൈരവിഹാരം. 
കുറേനേരം കഴിഞ്ഞപ്പോരം കൂട്ടം 


ചതറഠിമാറിനിന ആനകളെല്ലാം ഒരു 
മിച്ചു” നടന്നടുത്തുകൂടുന്നു. കുട്ട 'കളെല്ലാം 
നടുക്കായി. അതനു ചുററം യവതികളം 
കുമാരികളും-. അതിനു പുറത്തു” മുതിന്ന 
പിടിയാനകരം. എന്തിനാണാവോ അവ 
യുടെ നീക്കം? ശ്രദ്ധയടെ മുന കൂര്‍പ്പിച്ചു 
നിന്നു, 

മറംപോലെ ചെവികരം വീശിയാ 
ടുന്നു. കണ്ണുകരം ചെറുതായി അടച്ചുപിടി 
കടന്നു. കരമ്പാറകരം കാററില്‍ ആലോ 
ഖമാടുംപോലെ. ആനകടം നിന്നു മുമ്പോ 
ടും പിമ്പോട്ടം ആടുന്നു. റെക്കമാണു', 
ഇതുതന്നെ തക്കമെന്നു കണ്ട്‌ കുന്നിന്‍ചുറ 
ത്ുകൂടെ ഉരര്‍ന്നിറങ്ങി ഏതാണ്ടു” മുപ്പത 
ഭിയോളം അടുത്തുചെന്നു” ഫോട്ടോ മതി 
യാവോളം എടുത്തു. വിയര്‍പ്പുഗന്ധം വീട്ട 
കൊടുക്കാതെ ഒച്ചയനക്കം ഉണ്ടാക്കാതെ 
കന്നിന്‍ചെരിവിലേക്കു്‌ വലിഞ്ഞുകയറി 
പഴയ സ്ഥാനത്തു വന്നുനിന്നു. പിന്നെയും 
അരമണിക്കൂര്‍ കഴിഞ്ഞുകാണും. കൂട്ടത്തില്‍ 


പേജ്‌ 14 കലാകരമുദി ലക്കം 361: 











ഏററവും പ്രായം ചെന്നതാണെന്ന തോന്നു 
ന്നു, ഒരു പിടിയാന ചെറുതായ! അനങ്ങീ 
ത്തൂടങ്ങ!, ഒച്ചവച്ചും തട്ട'മുട്ടിയം മററാന 
കളെ ഉണര്‍ത്തി. മടിയന്മാരായ കുട്ടി 
കരം തറയില്‍ ചുരുണ്ടുകീടന്നു പുണ്ട ഉറ 
ക്കമാണു”, കാലുകൊണ്ടു: അവയെ തട്ടിയ 
ണത്ത'!. തട്ടിനീക്കി തട്ടിനീക്കി മുന്നോട്ടു 
നടത്തിച്ചു. ഉറക്കച്ചടവില്‍ ആഭിയാടി 
ആനക്കുട്ടികരം നടക്കുന്നു. ആനക്കൂട്ടം 
ഒന്നോടെ അടുത്തുള്ള തേക്കിന്‍കാട്ടില്‍ കട 
ന്നു. തേക്കിന്‍ചില്പകഠം ഒടിച്ചിട്ട്‌*, തോലു 
കുത്ത 'പ്പൊളിച്ച്‌ തിന്നാന്‍ തുടങ്ങുന്നു. 
ഇതിനിടെ ഗന്ധം കിട്ടിയീട്ടാണെന്നു 
തോന്നുന്നു, “തറവാട്ടമ്മ” ഫണംവിരിച്ചാ 
ടന്ന മൂര്‍ഖനെപ്പോലെ തുമ്പിക്കൈ ഉയര്‍ 
ത്തി നാലുപാടും മണത്തു. എന്നിട്ട്‌ ഒച്ച 
യിട്ട്‌ മററാനകളെ വിളിച്ചുകൂട്ടി, കൂട്ടത്തെ 
നയ ച്ചു” കാടിന്‍െറ മറവില്‍ കാഴ'ചവട്ട 
ത്തുനിന്നും മാറിയകന്നു. 
സൂര്യരശ്‌മീകരം കാണാനില്ല. എങ്കി 
ലും പകല്‍വെട്ടം കാട്ടിനുള്ളില്‍ തങ്ങി 
നില്‍ക്കുന്നു. ചീവീടുകരം ച്‌ലയ്ത്കാന്‍ 
തുടങ്ങിയിരിക്കുന്നു. മണി അഞ്ചായി. 
ഇനി തിരീച്ചുപോകാം. തങ്കവേലു ചാക്കു 
കെട്ടു തോളിലേന്തി മുമ്പേ നടന്നു എട്ട 
കിലോമ"ററര്‍ കാട്ടുപാത താണ്ടി തൂണക്ക 
ടവീത്‌ എത്തിയപ്പോഠം നന്നെ ഇരുട്ടിക്ക 
ഴിഞ്ഞിരുന്നു. റേഞ്ചോഫീസര്‍ ജയരാജന്‍ 


ക്വാര്‍ട്ടേഴ്‌സില്‍ കാത്തിരിക്കുകയായി 
രുന്നു. 
അടുത്തദിവസം . അതിരാവിലെത 


ന്നെ യാത്ര തിരിച്ചു. തങ്കവേലുവിനെ 
ക്ളടാതെ ചൃപ്രമണയനെയും കൂടെ കൂട്ടി. 
രണ്ടുപേരും മലശന്മാര്‍. കാടിന്‍െറ 
ഓരരാ മടക്കം കോണും അവക്ക്‌ കാണാ 
പ്രാഠമാണു്‌. തലേന്നു കണ്ട സ്ഥലത്തു 
തന്നെ ആനക്കൂട്ടം നിലപേണ്ടു?. ഇതി 
നീടെ മറെറാരു കൂട്ടം അപ്പുറത്തെ താഴ്ാ 
രത്തില്‍ വന്നതിന്‍െറ ലക്ഷണം കേരം 
ക്കയി. തങ്കവേലുവിനേയം ചപ്രരണി 
യനേയും നോക്കിവരാന്‍ അങ്ങോട്ടവിട്ട. 
ഒറ്റക്കായി. കാടിന്‍െറ അഗാധതയില്‍ 
താണതാണു അലിഞ്ഞില്ലാതാവുംരപാ 
ലെ. മുന കൂര്‍ത്ത ഏകാഗ്രത. ആന 
കൂടത്തെ ഇമവെട്ടാതെ നോക്കിനിന്നു. 
ഗന്ധം മണത്തറിഞ്ഞിട്ടാണെന്നു തോ 
ന്നു, ആനക്കൂട്ടം തിരിഞ്ഞു” നേരെ 
ഇങ്ങോട്ടതന്നെ വരുന്നു. മെല്ലെ മെല്ലെ 
പുറകോട്ടരാറി. പിന്നെയങ്ങോട്ട്‌" ഒരടി 
നീങ്ങാന്‍ വയ്യ. തോടാണു”. %; ആഴമുണ്ടു്‌. 
ചാടിക്കടക്കാന്‍ വയ്യ. പിടിയാന ഒരെ 
ണ്ണം ചീറിയോടിയടുക്കുന്നു. കാലിടറി 
വശത്തു” ഒരു കിടങ്ങില്‍ തെന്നിവീണു. 
ഉണ്ണ 'ച്ചെടിയം കാട്ടുപുല്ലം വളര്‍ന്നുമൂടി 
ക്കിടക്കുന്ന കിടങ്ങില്‍ നിന്നു കരേറാന്‍ 
എത്രയാഞ്ഞശ്രമിച്ചിട്ടം പററന്നില്ല. ആന 
മുന്നോട്ടതന്നെ വന്നു കൊണ്ടിരിക്കുന്നു. 
ഇപ്പോഠം അതീനു വേഗതകൂടിയിരീക്കു 
ന്നു. എങ്ങനെയോ തപ്പിത്തടഞ്ഞു” വലി 
ഞ്ഞുകയറി ഭാടി. നോക്കിയ പ്പോഠം ആന 
ക്കുടും നിന്നിടത്തു” എത്തിയിരിക്കുന്ന. 
മകളില്‍ എവീടെ നിന്നു” ഒറടിവന്നോ 
അവിടെ ആനക്കൂട്ടവും. കൈത്തണ്ടയില്‍ 
പോറലുകാം. മുഖത്തു” എന്തോ കത്തി 
ക്കീഠിയ പാടീല്‍നിന്നും ചോര, അരമ 





ണിക്കൂര്‍ കഴിഞ്ഞുകാണും . അപ്പോഴുണ്ട 
വരുന്നു തങ്കവേലുവും ചുപ്രമണ്‌യനും - 
**എജമാന്‍ ഒരുകൂട്ടം അങ്കെഇരിക്കു” ചുപ്ര 
മണിയന്‍ പഞ്ഞു. ആകെ തളര്‍ന്നുപോ 


' യിരിക്കുന്നു. നാഡീമിടിപ്പികന്‍റ വേഗം 


ഇനീയും കുറഞ്ഞിട്ടില്ല. വ്ൃക്ഷത്തണലു 
കളില്‍ പ്രകാശത്തിന്‍െറഇത്തിരിവട്ടങ്ങരം 
ഒതുങ്ങിച്ചെറുതായിരിക്കുന്നു. സമയം രണ്ടു 
മണ. ചാക്കേകെട്ടഴിച്ചു' ഉപ്പുമാവ്‌ എട 
ത്തു കഴിച്ചു. വാട്ടര്‍ ബോട്ടിലില്‍ വെള്ളം 
തീര്‍ന്നിരിക്കുന്നു . ച്പ്രമണിയന്‍ കോര? 
ക്കൊണ്ടുവന്ന അരുവിവെള്ളം മനസ്സകളി 
ക്കവോളം കുടിച്ചു. ഇന്നിനി ഒന്നുംവയ്യം 
തിരികെ പോവുകതന്നെ. 


അതിനടുത്തദിവസം. ഏതാണ്ടു, 
അതേസമയം. അതേസ്ഥലം. ആനകളെ 
കാണാനില്ല. മനുഷ്യന്‍െറ സാന്നിദ്ധ്യം 
മണത്തറിഞ്ഞതു കൊണ്ടാകണം ആനക്കൂ 
ട്ടം അവീടംവിട്ടിരിക്കുന്നു. കുന്നിന്‍ചെ 
രിവിലൂടെ ആനത്താര നീണ്ടുകിടക്കുന്നതു 
കണ്ടു. കാല്‍പ്പാട്ുകരം നോക്കീ ആ വഴി 
യേ നടന്നു. ആഴക്കാടുകളിലൂടെ രണ്ടു 
കിലോമീററര്‍ നടന്നുുകാണണം . മലഗ്ണു 
പ്പുറം തോട്ടിന്‍കരയില്‍ നില്‍പുണ്ടു്‌ 
ഒരു പിടിയാനയും കൂടെ ഒരു കുട്ടിയും. 
തോടു”, വെള്ളം വററി മണ്ണു്‌ ഈര്‍പ്പം 
കുതിര്‍ന്നു കിടക്കുന്നു. നനഞ്ഞ മണ്ണില്‍ 
മുന്‍കാലുകഠം ആഞ്ഞടിച്ചു” മണ്ണിളക്കി 
തുമ്പിക്കൈകൊണ്ടു' കോരിമാററി കുഴി 
യണ്ടാക്കി അതിലൂറിനിറയുന്ന വെള്ളം 
കുടിക്കുന്നു. മററാനകരം പത്തുമുപ്പതു” 
അടി വിസ്താരത്തില്‍ ചിതറി മാറിനിന്നു” 
പുല്ലു മേയുന്നു. തലേന്നാരം കണ്ട അതേ 
ആനക്കൂട്ടം. കൂട്ടത്തില്‍ ഒരു പുതുമുഖത്തെ 
യും കാണുന്നുണ്ട്‌”. പാല്‍നിറത്തില്‍ നീണ്ട 
കൊമ്പുള്ള ആണത്തം തികഞ്ഞ ഒരാന. 


തൊട്ടടുത്തരിവസം. ആനക്കൂട്ടം വീണ്ടും 
രണ്ടു മൂന്നു കിലോമീററര്‍ മാഠിപ്പോയിരി 
ക്കുന്നു. വപടിപ്പാറയുടെ താഴ്‌വാരത്തില്‍ 
രണ്ടു കൂട്ടങ്ങം തമ്മില്‍ കണ്ടുമുട്ടിയതി 
ന്‍െറ ആഹ്ലാദം പങ്കിട്ടുകൊണ്ടിരിക്കുകയാ 
ണു്‌ ആനകദം. ബന്ധുക്കടം കൂടിച്ചേര്‍ന്ന 
തിന്‍െറ സന്തോഷം. രണ്ടുകൂട്ടത്തി ലെയും 
*തറവാട്ടമ്മ"മാര്‍ തുമ്പിക്കൈനീട്ടി വായ്ക്കു 
കത്തുരുമ്മി അന്യോന്യം അഭിവാദയംചെറു 
ന്നു, ആനകളെല്ലാം അതു” ആവത്തിക്കുന്നു 
കുട്ടീ ക്കൊസ്പന്മാര്‍ ഒന്നൊന്നായിച്ചെന്നു 
വൃദ്ധന്മാരായ ആനകളെ തുമ്പിക്കൈ 
നീട്ടി അഭിവാദ്യംചെയ്യുന്നു. തിരികെ 
വൃദ്ധന്മാര്‍ തുമ്പിക്കൈകൊണ്ടു?, കുട്ടിയാ 
നകളടെ തലയില്‍ മുകര്‍ന്നു” വാത്സല്യം 
പ്രകടിപ്പിക്കുന്നു. ചാര്‍ച്ചക്കാരായ ആന 
ക്ളട്ടങ്ങളേ തമ്മില്‍ കലര്‍ന്നു നിലക്കുക 
യുളള. കുറേക്കഴിഞ്ഞ്‌ അവ കൂട്ടംപിരി 
ഞ്ഞു വെവ്വേറെ മാഠിപ്പോവുകയും 
ചെയ്യും. “അനൃന്മാരുടെ കൂടുമാണെങ്കില്‍ 
തുന്പ!ക്കൈനര്‍ീട്ട ആ വിവരം അന്വോ 
ന്യം അറിയിച്ചു” കൂട്ടങ്ങാം തമ്മില്‍ കണ്ട 
പാടെ വഴിമാറിപ്പിരിഞ്ഞു പോകും. ഒരു 
കൂട്ടം മേഞ്ഞുനടക്കുന്ന പുല്‍മേട്ടില്‍ ബന്ധു 
ക്കളല്ലെങ്കില്‍ മറെറാരുകൂട്ടം സാധാരണ 
യായി കുടിഭയറാറില്ല. “കൈവശാവ 
കാശ'ഭൂമിയെച്ചൊല്ലി ആനകഠം തമ്മില്‍ 
മനുഷ്യരെപ്പോലെ തലതല്ലിക്കീറാറുമി 


ലത്രേ. ച 





മുകളീല്‍ 
നിഴലിലൂടെ, 
കാല്ലലൂടെ മയ്യഴിപ്പുഴ മയ്യഴി 
യിലേക്ക്‌ ഒഴുകിക്കൊണ്ടിരുന്നു ... ചുവന്ന 


ക്കാറഷാടീ 
നിന്നു്‌, കനകമലയുടെ 
ദാസന്‍റെ 


മലകളെ 


കൊയ്യ്യേത്തിപ്പക്കം ചിതറിവീണുകിട 
ക്കുന്ന പാതാരം കുരിശിന്‍റെ നിഴല്‍ 
വീണ റ്യൂ ഒ ലെറ്റീസ്‌ ...പുഴയുടെ മുകളി 
ലെ പാലം...” 
ഓസന്‍ വീണ്ടും ഓര്‍ക്കുകയാണ്‌... 
“എല്ലാം വിദൂരമാണിന്നു”. മയ്യഴി ഈ ഭൂമി 
യിലല്ല, വിദൂരമായ ഏതോ നക്ഷത്ര 
ത്തിലാണ്‌ എന്ന തോന്നല്‍. ആത്മാവു 
കരം വിഹരക്കുന്ന വെള്ളിയാങ്കല്ല്‌ 
ഒന്നു കണ്ടിട്ടു” കാലമെത്രയായി...” 
നിങ്ങരം മുകന്ദന്‍െറ ദാസനെ ഓര്‍ക്കു 
ദാസനന്‍െറ മയ്യഴിയെ ഓര്‍ക്കു 


കരമുദി ന്യുസ്‌ സരവിസ്‌ 





ഭാസ്‌കരന്‍ കെട്ടിടത്തിന്‍െറ മുകളി 
ലേക്കു വലിഞ്ഞുകയറി. അവിടെ കാലാ 
കാലമായി പറക്കുന്ന പതാക വലിച്ചു 
തഴെയിട്ട. എവിടെ നിന്നെന്നറിയില്ല, 
തവന്‍റ കൈയില്‍ ഒരു ത്രിവര്‍ണ്ണ 
പതാക വന്നുവീണു. 

മെറിയുടെ മുകളില്‍ ത്രിവര്‍ണ്ണ പതാക 
പറി. 


ക en ര 


കാരും മയ്യഴിയിലേക്കു” മാര്‍ച്ുചെയ്ത. 


ഘോഷയാത്രയായി അവര്‍ മൂപ്പന്‍ സാ 
യ*വിന്‍െറ ബംഗ്ലാവിലേക്കു നീങ്ങി. 


പാതാര്‍ ജയ“വ്‌ളികരം കൊണ്ടു” കിടിലം 
കൊണ്ടു. സമുദ്രവും പുഴയും ആ മുദ്രാവാ 
കയം വിളിയില്‍ പങ്കെടുത്തും 

മൂപ്പന്‍ സായ്‌വ്‌ സാവധാനം കോവ 
ണിപ്പടി ഇറങ്ങിവന്നു. 

വിശപ്പം ഉറക്കമിളയ്്ലും കൊണ്ടു്‌” തള 
ന്ന, താടിയും മുടിയും വളര്‍ന്ന്‌ പ്രാകൃത 


ന്‍െറ വിളി. 
മഹാനായ ലെസ്‌ലീ സായവിനെ 


ണില്ലേം ഉയിത്തെഴുന്നേററ യ്യാ 

es കൊറമ്പീ, ഇച്ചിരി പകാരികളെ നയിച്ചുകൊണ്ടു ദാസന്‍ 
« “വീ മുന്നോട്ട നീങ്ങി... 

പൊടി തരോ??? ലെസ്‌ലീ സായ വയെ PR a 





യും മഹതിയായ മിസ്റ്ിയുടെയും കന്‍ 
ഗസ്ഫോന്‍ം നിങ്ങഠം ഗസ്തോനെ ഓാക്കു 
ന്നില്ലേ. തോള കളിലൂടെ ഒഴുകുന്ന സ്വണ്ണു 
ഞലമുടി. നീണ്ട സ്വണ്ണത്മാഭി. ആകാശം 
പോലെ ശാന്തമായ നീലക്കണ്ണുകഠം. 
ചയണ്ഡന്‍ സായവിറെറ ദുരന്തഗിതം..ം 


1948 ഒകടോബര്‍ 21. 

ഞ്ങ്ങരംക്ക്‌്‌ കാര്‍ത്ത” തരുകം"* 

കുര്‍ത്ത * 

ആടം്കൂട്ടം മെറിയുടെ മുന്നിലെത്തി, 

മേയരുടെ മുഖം ചുവന്നു. 

വോട്ടവകാശമുള്ള എല്ലാവര്‍ക്കും കാര്‍ 
ഡു തരുവിന്‍. കാര്‍ഡു തരുവിന്‍. 
വരാന്തയിലേക്കു കയറുക 


ആടക്കൂട്ടം 
യായിം 

കലാപകാരികാഠം കടലാസുകഠം നിര 
ത്തിന്മേല്‍ കൂട്ടിയിട്ടു തീവചും ആ 


വീഴ*്‌ത്തിക്കൊണ്ട അവര്‍ റ്യൂട്യ ഗുവണ്ട 


നായ കണാരേട്ടനെ മൂപ്പന്‍ സായ?വ? 
തിരിച്ചറിഞ്ഞു. അദ്ദേഹം കണാരേട്ടന്‍െറ 
കണ്ണുകളില്‍ ഒരു നിമിഷം 


നോക്കിം 





മാനിലൂടെ മുന്നോട്ട മാര്‍ച്ചുചെയ്ത-.. 


“നിങ്ങയംക്കു്‌” എന്താണു” വേണ്ടതു”? 
മൂപ്പന്‍ സായ്‌വ്‌” ചോദിച്ചു. 
“സദഠതന്ത്യം*” 
സ്വാതന്ത്ര്യ മേ??? 
അതേം?? 
മൂപ്പന്‍ സായ്‌വ്‌ 
ളികടം തുറന്നീട്ട. 
“നോക്ക, ചങ്ങാതികളെ..* 
അവര്‍ നോക്കി. ചക്രവാളത്തില്‍ തെളി 
ഞ്ഞുവരുന്ന പടക്കപ്പുടുകരം...”” 


1954 ജൂലായ്‌ 14. 
നിരായുധരായ എണ്ണുമററ വിമുക്ത ഭട 
ന്മാരെ നയിച്ചുകൊണ്ട്‌ കണരേനും കൂട്ട 


ജാലകത്തിന്‍െറ പാ 





മദ്യത്തെചുററി മയ്യഴിയില്‍ രസകര 
മായ ഒരു വവാദം നടക്കുന്നു. വിവാ 
ദത്തിന്‍െറെ ആദ്യഘട്ടത്തില്‍ മയ്യഴി 
ഭരണകൂമായ രുന്നു പ്രതിസ്ഥാനത്തു. 
രണ്ടാം ഘട്ടമായപ്പോള്‍, പ്രതി സ്വത 
ത്ര മയ്യഴിയുടെ ആദ്യത്തെ അഡ്‌മി 
നിസ്‌ട്രേറററായിരന്ന ഐ. കെ. 
കുമാരന്‍ മാസ്റ്റര ആയി. 
പ്രകാരത്തില്‍ വാദിയാരു*, പ്രതിയാ 
രു” എന്നു പറയാന്‍ കഴിയുന്നില്ല, 


മറെറാരു 





മുപ്പന്‍സായ്‌വിന്‍െറ വലതുകൈ കണാ 

രന്‍െറ തോളില്‍ വിശ്രമിച്ചു. 

പ്ര മാഹേ, ഭസത്താവു_”” 

[ മയ്യഴി നിങ്ങളുടേതാണു'ം 
കണാരേട്ടന്‍ പൊട്ടിക്കരഞ്ഞു. 


കണാരേട്ടനനം അച്ചുവും അനന്തനും. 
അച്ചുവും അനന്തനും രക്തസാക്ഷിക 


ളായി. കണാരേട്ടന്‍െറ സ്ഥാനത്തു” കുമാ 
രന്‍ മാഷെ ഓര്‍ത്തു നോക്കൂ. അഴിമുഖത്തെ 
(്രഠതാര്‍) അഡ്‌മിനി സ്‌ ടേറററുടെ 
ഓഫീസിനു മുന്നില്‍ നില്ലെ ഞാന്‍ 
മുകുന്ദന്‍െറ കഥാപാത്രങ്ങളെ ദനാക്കീ. 
കാലം എത്രയോ മാറിയിരിക്കുന്നു. ഓഫീ 
സിനെ ചുവരില്‍നിന്നു' ഫ്രഞ്ച്‌ പേരു? 
മാഞ്ഞു പോയിരിക്കുന്നു. ചാവോക്ക്‌ മര 
ങ്ങളടെ ചുവട്ടില്‍ ഈ ബംഗ്ലാവു്‌ എത്ര 
മനോഹഫരമായിരിക്കുന്നു! 

കുമാരന്‍മാഷെ കാണുന്നതിനായി 


കലാകരമുദ! ലക്കം 361 പേജ്‌ 15. 






























































ഞങ്ങറം ദാഫീസീഒന്‍റ അ കത്തളത്തീലീ 
രുന്നു മാഷ്‌ അപ്പോം ഇന്ദിരാ കോണ്‍ 
ഗ്രസ്റി ന്‍െറ പോണ്ടിച്ചേരി ഗവര്‍ണ്ണര്‍ 
കെ. എം. ചാണ്ടിയയമായി സംസാരിക്കു 
ന്നതിനു? അകത്തു കാത്തീരിക്കു കയായി 
രുന്നു. പാതാറിന്‍െറ എല്ലാ മനോഹാ 
രിതയും ഈ അകത്തളത്തിലിരുന്നു 
കാണാം. അകത്തള ഭിത്ത!യില്‍ മൂപ്പന്‍ 
സായ്‌വിന്‍െറ ചിത്രമുണ്ടോയെന്നു” 
ഞാന്‍ നോക്കി. എനിക്കു” ഓര്‍ക്കാന്‍ കഴീ 
യാത്ത എത്രയോ ചിത്രങ്ങഠം. ഗതകാല 
സ്‌മരണകഠം ഉണര്‍ത്തുന്ന അകത്തളം. 
ഫ്രഞ്ച്‌ ശില്പഭംഗി നിറഞ്ഞു നില്‍ക്കുന്ന 
കസാലകളം കട്ടിലുകളും. 

ഏറെക്കഴിഞ്ഞ പോം മാഷ്‌ ഇറങ്ങീ 
വന്നു. മുട്ടോളമെത്തുന്ന മുണ്ടും വെളുത്ത 
അയന്‍ ജുബയും. മെലിഞ്ഞണ 
ങ്ങിയ രൂപം. കൈയിലൊരു നീണ്ട 
കടം വിരലില്‍ ചുരുട്ടിയ കടലാസും. 
ഓഫീസില്‍നിന്നും ഞങ്ങടം മാഷിനോ 
ടൊപ്പം നടന്നു. മാഷ്‌ എന്തോ അല്പം 
അരുശപ്പെട്ടിരുന്നുവെന്നു” തോന്നിം 
പാതാറില്‍ അപ്പോഠം കൊയ്യ്യേത്തി 
പൃക്കഠം ചിതറി കിടന്നിരുന്നില്ല. 
ചാവോക്കുമരങ്ങഠം പീന്നിട്ടപ്പോരം പൊ 
്ളന്നവെയില്‍. നിരത്തില്‍ അവിടവിടെ 
കറുത്ത ഭാര്‍ കെട്ടിക്കീടന്നിരുന്നു. തലേ 
ദിവസം പുതിയ ഗവര്‍ണ്ണൂര്‍ക്ക വര 
: വേല്‍പു” നല്‍കാന്‍ നിരത്തു" ടാര്‍ ഒഴിച്ചു” 
-വെടിപ്പാക്കിയതാണു“. സഃകൂളിനുമന്നി 


. ലെ നിരത്തില്‍. നിരവധി കൊച്ചുചെരീ 


.പ്രുകഠം ഒട്ടിയിരിക്കുന്നു. നിരത്തോരത്തെ 
_ ഓടയില്‍ പാഡര്‍ (7) തൂററിയിരിക്കുന്നും 
- രണ്ടുദിവസത്തേക്കു വേണ്ടി എന്തിനീ 


' പൌഡര്‍, “ഇംപാല'യിലിരിക്കെ... അല്ലെ 


തില്‍ ഗവര്‍ണ്ണര്‍ ഈ പഡര്‍തന്നെ 
ശ്രദ്ധിച്ചെന്നു വരു മോ? 

അല്ല, പറഞ്ഞുവന്നതു” കമാരന്‍ 
മാഷെപ്പററിയല്ലേം കുമാരന്‍മാഷെ നീ 
ങ്ങംം അറിയും. മയ്യഴി സ്വാതന്ത്യസമര 
ത്തിന്‍റെ ആത്മാവായിരുന്ന കുമാരന്‍ 
മാഷ്‌. മാഹിയിലെ ചൂടിക്കൊട്ടദേശ 
ത്തെ ഈരായി കുന്നത്തെടുത്തതില്‍ കുമാ 
രന്‍ എന്ന ഐ. കെ. കുമാരന്‍. മാഹിയീ 
ലെ ദേശീയപ്രസ്ഥാനത്തിന്‍െറയും മഹാ 
ജനസഭയുടെയും നേതാവായിരുന്ന ഐം 
കെ. കുമാരന്‍. കൊടിയ മര്‍ദ്ദനങ്ങളും 
നീണ്ട ജയില്‍വാസങ്ങളും കഴിഞ്ഞു്‌ അവ 
സാനം സ്വതന്ത്ര മയ്യഴിയുടെ ആദ്യത്തെ 
ടഭാണാധികാരിയായി മാറിയ കുമാരന്‍ 
മാഷ്‌. ആ കുമാരന്‍മാഷിനോടൊപ്പമാ 
ണു്‌ ഞങ്ങരം നടന്നുവരുന്നതു”. എഴു പത്തി 
യെട്ട കഴിഞ്ഞ കുമാരന്‍മാഷ്‌.ം പക്ഷേ, 
പറയാന്‍ പോകുന്നതു' കരമാരന്‍മാഷെ 
പ്പററിയല്ല. മാഷെ പ്രതിക്കൂട്ടിലെ 
ത്തിച്ച ഒരു വിവാദത്തെപ്പററി. 

നിരത്തു മുറിച്ചു ഇടവഴിയിലേക്കു 
കയറമവ മാഷ്‌ പറഞ്ഞു; ഉരണുകഴിഞ്ഞു” 
മൂന്നുമണിക്ക്‌ നിങ്ങഠം വീട്ടിലേക്ക്‌ 
വരൂ. നിസ്റ്റാരമായ ഒരു സംഭവത്തില്‍ 
നിന്നാണു്‌ വിവാദം തുടങ്ങിയതു. രണ്ടു 
മാസങ്ങടക്കുമുമ്പു”. മദ്യനിരോധന പ്ര 
ചാരണാര്‍ത്ഥം എത്തിയ സുശീലാനയ്യാര്‍ 
ക്ക്‌” മാഷിന്‍െറ നേതൃത്വത്തിലുള്ള മാഹി 
മദ്യനിരോധനസമിതി ഒരു സ്വീകരണം 
കൊടുത്തു. സംിീകരണ യോഗത്തില്‍ ചില 


.പേജ്‌ 16 കലാകൌമുദി ലക്കം 361 





രൌഡീകരം കഴപ്പരുണ്ടംക്കി. ആ സംഭ 
വത്തെപ്പററി അാന്വഷിക്കണ മെന്നും 
റഡികടംക്കെതിരെ നടപടിയെടുക്കണ 
മെന്നും മദ്യനിരോധനസമിതി അഡ്‌മി 
നിസ്‌ട്രേററരോടു”ആവശ്യപ്പെട്ട, പക്ഷേ, 
കാര്യമായൊന്നും സംഭവിച്ചില്ല. കുമാ 
രന്‍മാഷും മദ്യനിരോധന സമിതിയും 
പ്രതിഷേധം രേഖപ്പെടുത്തി. “മാഹി 
യുടെ ഭരണം ഇപ്പേഠഠം മദ്യക്കച്ചവടക്കാരു 
ടെയും പുഴ*ത്തിവയ*പുകാരുടെയം, കള്ള 
ക്കടത്തുകാതടെയും, അവരുടെ കൂട്ടാളികള 
ടെയും കൈയിലാണെ'നു്‌, പ്രതി 
ഷേധ്പ്രമേയത്തില്‍ അവര്‍ ആരോ 
പിച്ചു. 

ഇനീയാണു” സംഭവം രണ്ടാം ഘട്ടത്തി 
ലേക്ക്‌ കടക്കുന്നതു”. ഭരണകൂടത്തിനെ 
തീരെയുള്ള ഈ പരാമര്‍ശം അഡ്‌മിനി 
സഃട്രേറററെ കപിതനാക്കി, യഥാത്ഥ 
അഡ്‌മീിനിസം്‌ട്രേററര്‍ ലീവിലായിരുന്ന 
തുകൊണ്ടു” മജിസ'ട്േട്ടിനായിരുന്നു അ 
പ്പോഠം ഭരണച്ചുമതല. (യഥാത്ഥ അഡ” 
മിനിസ്‌ഭ്രേററര്‍ ഇരിക്കു വേതന്നെ കുമാ 
രന്‍ മാഷോട്‌ വീശദീകരണം ആവശ്യ 
പ്ലെട്ടിരുന്നു.) മാതേവന്‍ പീള്ള എന്ന 
അഡ്‌'മിനിസ്‌ട്രേററര്‍ ഇരുചതുദിവസം 
ലീവിലായിരുന്നപ്പോഴാണു്‌* മുരുഗഭൂ 
പതി എന്ന മജിസ്‌ട്രേട്ട്‌” അഡ്‌മിനി 
സ്‌ട്രേറററുടെ ചുമതല വഹിച്ചതെന്നു? 
ഇവിടെ പ്രത്യേകം ഓര്‍ക്കുക. മുരുഗഭൂ 
പതി കുമാരന്‍ മാഷിനു” ഒരു നോട്ടീസ്‌ 
അയച്ചും അടുത്ത “*രണ്ടാഴൃയ്യകം നിങ്ങള 
ടെ ആരോപണത്തിനു” മതിയായ തെ 
ളീവുകഠം ഹാജരാക്കാത്തപക്ഷം നിങ്ങ 
ഉടെ മേല്‍ പ്രോസിക്ൃഷന്‍ നടപടി 
സ്വീകരിക്കും. അതായിരുന്നു നോട്ടീസി 
നന്‍െറെ ചുരുക്കം. താന്‍ ആരോപണം 
ആവര്‍ത്തിക്കുന്നുവെന്നും ഒരു ജുഡിഷ്യല്‍ 
അന്വേഷണം നടത്തിയാല്‍ മതിയായ 
തെളിവുകഠം നല്‍കാന്‍ തയ്യാറാണെന്നും 
കുമാരന്‍ മാഷ്‌ മറുപടി നല്‍കി. 


മൂന്നുമണിക്ക്‌ 
വീട്ടിലെത്തി. 


ഞങ്ങഠം മാഷിന്റെ 
പഴകീയ വീട്ട. കോലം 
യീല്‍ വെടിപ്പുള്ള മേശയും കസാലകളം. 
മാഷ്‌ കോലായില്‍ ഉണ്ടായിരുന്നു. 
മുട്ടോളമെത്തുന്ന ഒരു തോര്‍ത്തു” ഉടത്തി 
രുന്ന മാഷ്‌ ഉള്ളിലേക്കു പോയി ഒരു 
ഫയലെടുത്തു വന്നും ചാരുകസാലയില്‍ 
ഇരുന്നുകൊണ്ടു” അദ്ദേഹം നോട്ടീസിന്‍െറ 
പകര്‍പ്പുകഠം എടുത്തുകാട്ട്‌. മാഷ്‌ ആവേ 
ശത്തോടെ സംസാരിച്ചു. പഴയ ഫ്രഞ്ചു 
കോളനികളെപ്പററീ മുഖമ്പഠരിക്കല്‍ 
പ്രസിഡന്‍റ്‌ സഞ്ജീവറെഡ്ഡി പറഞ്ഞതു” 
അദ്ദേഹം ഓാര്‍മ്മിച്ചും ഫ്രഞ്ചുകോളനി 
കരം കള്ളക്കടത്തുകാരുടെയും പൂഴ്‌ത്തി 
വയ'പുകാരുടെയും സ്വര്‍ഗ്ഗമാണെന്നായി 
രുന്നു പ്രസിഡന്‍റ പറഞ്ഞതു”. മാഷ 
മാഹിയെപ്പററി നിരവധീ ഉദാഹരണ 
ങ്ങഠം പറഞ്ഞു. മദൃഷാപ്പു” ഉടമകളാണ്‌” 
ഇവിടെ ഭരിക്കുന്നതു്‌. ഉദ്യോഗസ്ഥ 
ന്മാര്‍ അവരുടെ ശിങ്കിടികളം: ““നിങ്ങഠം 
ക്കറിയമോ, വെറും ഒമ്പതു ചതുരശ്ര 
മൈല്‍ വിസ്തീര്‍ണ്ണമുള്ള ഈ മാഹി 
യിൽഅമ്പത്തിയെട്ട? വിദേശ മദൃഷാ 
പുകരം ഉണ്ട്‌. മദ്യ കള്ളക്കടത്താണു* 
അവരുടെ പ്രധാന പരിപാടി... 
രാഹി _ പാലം കടന്നെത്തുന്നതിനുമുന്‍പൂ 


തന്നെ മദ്യക്കച്ചവടം നടന്നീരിക്കമത്രേ- 
കടന്നാല്‍ തലശ്ശേരിയില്‍ ഒരു -. 


പാലം 
കലി വിദേശമദ്യത്തിന്‍െറ വില ഏതാ 
ണ്ട്‌ ഇരട്ടിയോളമാകും. പലപ്പോഴും മദ്യ 


പ്പെട്ടികഠം മാഹിയില്‍ എത്തുന്നതീനു ; 
മുന്‍പുതന്നെ വന്‍ലാഭത്തില്‍ വിററഴിക്ക ' 


പ്ലെട്ടിരിക്കും. അതിനത്ഥം വില്പനശാല 
യിലെ സ്റ്റോക്ക്‌ രജിസ്റ്ററില്‍ മാത്രമേ 
മദ്യം ഉണ്ടാകൂ എന്നാണു. ഇന്‍സ്‌പെ 


കഷന്‍െറപേരില്‍ എത്തുന്ന ഉദ്യോഗ - 


സ്ഥന്മാര്‍ക്ക്‌ സ്റ്റോക്ക്‌ രജിസ്റ്റര്‍ കൃത്യമാ 
യിരുന്നാല്‍ മതിയല്ലോ! മയ്യഴിയിലെ 


വിദേശമദഭ്യഷാപ്പുകരംക്കു* (ചായക്കടകമ 


ക്കം) മുന്നിലൂടെ നടന്നാല്‍ നിങ്ങഠംക്കു* 
ഒരു കാര്യം ബോദ്ധ്യപ്പെടും. തദ്ദേശീയ 
രായ ഉപരഭോക്താക്കം അവിടെ അപൂര്‍വ്വ 
മായിരിക്കും. അടപ്പാഠംപിന്നെ ഈ 
വിദേശമദ്യം എവിടേക്കു പോകുന്നുവെ 
ന്നു” ഉഹിക്കാമല്ലോ. അല്ലെങ്കില്‍ത്തന്നെ 
ഒന്നു്‌ ഓര്‍ത്തുനോക്കൂ, 
മൈലിലെ ഇരുപത്തിനെ ണായിീരം മനു 
ഷ്യര്‍ക്കുവേണ്ടി അന്‍പത്ത !യെട്ട്‌ മഭ്യ 
ഷാപ്പുകംം! മറെറാരുതരത്തില്‍, എത്ര 
മദ്യം വേണമെങ്കിലും ഇവിടെ കൊണ്ടു 
വന്നു” ഒളിപ്പിക്കാമെന്ന സുഖവുമുണ്ടു്‌. 

ഇതു” രദ്യത്തിന്‍റമാത്രം കഥയല്ലം 
മിക്കവാറും എല്ലം അവശ്യസാധനങ്ങളം 
ഈ രീതിയില്‍ മാഹിയില്‍ നിങ്ങഠംക്കുൻ 
സുലഭമായി ലഭിക്കും. 

ഇങ്ങനെയൊക്കെയായതു കൊണ്ടു” സ്വം 
ഭാവികമായും ഈ കൊച്ചു മാഹിയില്‍ 
ഉദ്യോഗസ്ഥന്മാര്‍ ദൈവങ്ങളായിരിക്ക 
ണമല്ലോ? തീര്‍ച്ചയായും ഉദ്യോഗസ്ഥ 
ന്മാര്‍ ഭദൈവങ്ങഠം തന്നെയാണു“, ഉദ്യോ 
ഗസ്ഥന്മാര്‍ മാത്രമല്ല ഇവിടത്തെ രാഷ്ട്രീയ 
ക്കാരും ദൈവങ്ങളാണു്‌ . അപ്പോം 
പിന്നെ ആക്ക്‌ ആരോടാണു പരാതി. 
ഒരു കണക്കില്‍ , ഇവിടെ ആക്കും ആരോ 
ടം പരാതിയില്ലെന്നതാണു്‌ സത്യം. 
സാധാരണക്കാരന്‌ ഉദാരമായ റേഷ 
നിങ്‌ ആനുകൂല്യങ്ങഠം ലഭിക്കുന്നു, വ്യാ 
പാരികളടെ കയ്യിലേക്കു പണം ഭഴുകീ 
യെത്തുന്ന, രാഷ്ട്രീയക്കാരനും ഉഭ്യോഗ 
സ്ഥനും അതിന്‍െറ പങ്കു” കിട്ടുന്നു. ആ 
പ്പോഠംപിന്നെ ആർക്ക്‌, ആരോടാണു? 
പരാതി. ? 

മുരുഗ്ഭപതി കുമാരന്‍ മാഷെ ഖലെല്ലുവീ 
ളീച്ചതു” അതുകൊണ്ടാണു": “മാഹിയില്‍ 
മദ്യനിരോധനം നടപ്പിലാക്കണമെന്ന 
ആവശ്യത്തിനു” അനു കൂല മഠയി ഒരു 
ആയിീരംപേരെ അണിനിരത്താമെങ്കില്‍ 
ആ നിമിഷം ഞാന്‍ ഇവിടെ മദ്യനിരോ 
ധനം നടപ്പിലാക്കാം . ”” 

എന്താ മാഷ”, എന്തുപറയുന്നു? 

“അഞ്ചുപേര്‍ എന്നോടൊപ്പമില്ലെങ്കി 
ലും ഞാന്‍ ഒററയ്കു” സമരം ചെയ്യും?" അങ്ങ 
നെയായിരുന്നു മാഷ്‌ പഠഞ്ഞതു”. അ 
പ്പോടം ഞങ്ങഠം മാഷിനെതിരെ മരുഗ 
ഭൂപതി ഉന്നയിച്ചിട്ടുള്ള ആരോപണ 
ത്ങേളെപ്പുററി ചോദിചു. മാഷിനു നല്‍ 
കിയ നോട്ടീസില്‍ മൂന്നും ആരോപണങ്ങ 
ളാണു* മുരുഗഭൂപതി ഉന്നയിച്ചിരുന്നതു”. 
ഫ്രഞ്ചുകാര്‍ക്കെതിരെ പോരാടിയ മാഷ” 
സ്വന്തം സഹോദരപുത്രനെ ഫ്രഞ്ച” 
പൌരത്വം സ്വീകരിക്കുന്നതിന്‌ അനുവ 


ടിച്ചു എന്നതായിരുന്നു ഒന്നാമത്തെ ആരോ 4 





ഒമ്പതു ചതുരശ്ര ;; 





ന്‌ രണ്ടാമത്തെ ആരോപണം; 


പണം. 
മാഷ്‌ പണിയിക്കുന്ന കൊട്ടുരസദൃശ 


മായ ബംഗ്ലാവിനെപ്പററിയും അതിനു്‌ 
ആവശ്യപ്പെട്ട സിമന്‍റിനെക്കുറിച്ചുമായി 
മാഷ്‌ സ്വന്തം ഒരു കെട്ടിടം മദ്യ 


രുന്നു. 
വില്പനക്കാരനു” വാടകയ്ക്കും കൊടുത്തിരു 
ന്നുവെന്നായിരുന്നു മുന്നാമത്തെ ആരോ 
പണം. 

കാഷ്‌ മറുപടി പറഞ്ഞു. സഹോദര 


പുത്രന്‍ പ്രായപൂര്‍ത്തിയെത്തീയവനാണു”ം 
അവനെ നിയന്ത്രിക്കാന്‍ എനിക്കു കഴിവി 
ല്ലം മാഷ്‌ ഒരു ഉദാഹരണംകൂടി കൂട്ടി 
ച്ചേത്തു. ഒരു ഹിന്ദുകുടുംബത്തില്‍. ജനിച്ച 
മുന്നു സഹോദരന്മാര്‍. ഒരാഠം ക്രിസ്ത്യാനി 
യായി. മറെറാരാഠം മുസ്സിമും. മുന്നാമന്‍ 
ഹിന്ദുവായീത്തന്നെ തുടര്‍ന്നും ഈ മൂന്നാ 
മനു? മററു രണ്ടുപേരും മതം മാറുന്നതു”. തട 
ക്കുവാന്‍ കഴിഞ്ഞില്ല. (അഡ്‌മിനി 
സാട്രേറററുടെ കുടംബത്തെ ഉഭേശിച്ചഠയി 
രുന്നു മാഷിന്‍െറ ഈ ഉദാഹരിക്കല്‍). 
അതുപോലെ എനിക്കും എന്‍െറ സഹോ 
ഒരചുത്രനെ ഫ്രഞ്ച്‌ പരരനാകുന്നതില്‍ 
നിന്നും തടുക്കുവാന്‍ കഴിഞ്ഞില്ല. ഇനി 
രണ്ടാമത്തെ ആരോപണം. വീട” എന്‍റ 
തല്ല, എനിക്കുവേണ്ടിയല്ല അതു പണി 
യുന്നതു്‌. സഹോദരപുത്രനു വേണ്ടിയാ 
ണും സിമന്‍റ്‌ ചോദിച്ചതില്‍ ക്രമവിരു 
ദ്ധേമായി ഒന്നുമില്ല. മുന്നാമത്തെ ആരോ 
പണം. വീടു” ഒരു പൈപ്പ്‌ മര്‍ച്ചന്‍റി 
നാണു കൊടുത്തിരുന്ന തു്‌. ല്‍ 

മാഷ” മറുപടി അവസാനിപ്പിചും 
നാലു മണിക്ക്‌ ആശുപത്രിയിലെ ടിം 
ബി, വാര്‍ഡ്‌ ഉദഘാടനമാണു'”. ഗവണ്ണ 
നട ഉദ്‌ഘാടന യോഗത്തില്‍ പങ്കെടു 
ക്കണം. മുണ്ടും ജൂബയം ധരിച്ചു” കടയ 
മായി മാഷ്‌ മുററത്തേക്കിറങ്ങി. കുണ്ട 
നിടവഴിയിലേക്കുള്ള പടിക്കെട്ടുകരം ഇറ 
ങ്ങവേ, ഞങ്ങടംക്കു സംശയം. ജീവിതം 
മുഴവന്‍ മാഷ്‌ കൊളോണിയലിസത്തി 
നെതിരെ പോരാടി. ഫ്രഞ്ചുകാരെ തുര 
ത്താനുംം മാഹിയില്‍ ദേശീയത വളര്‍ 
ത്താനും പോരാടിം “എന്നിട്ട”, മാഷിനു? 
സ്വന്തം സഹോദരന്‍െറ മകനെ ഫ്രശ്ച” 
പാഈരനാകുന്നതില്‍നിന്നു” തടയാന്‍ കഴി 
ഞ്ഞില്ല, അല്ല്‌” മാഷ്‌ അല്പം രോഷം 
കൊണ്ട: “അവന്‍ ഹ്രഞ്ചകാരനായതു” 
അവന്‍െറ ഇഷ്ടം. അതുകൊണ്ട എന്തു 
കുഴപ്പം. അവന്‍ നാട്ടിലേക്കു” വിദേശ 
നാണ്യം അയയഷ്ണ്കൂന്നില്ലേ?... "മൊറോക്കോ 
യിലെ ഒരു ഉയര്‍ന്ന ഉദ്യോഗസ്ഥനായ 
ആ മകനെപ്പററി മാഷ്‌ വാചാലനായി. 
“അവനു വേണ്ടിയാണു” വീടു” വയ്ക്കുന്നതു”. 
ആ വീടിനു സിമന്‍റും കൊടുത്താല്‍ 





ഇന്ത്യാഗവണ്‍ മെന്‍റീന൯്‌* വീദേശനാണ്യം 
കിട്ടും...?” എന്തോ ഞങ്ങടക്ക്‌ വീണ്ടും 
സംശയമായി. കുമാരന്‍ മാഷി ന്‍െറ 
കുടും ബത്തില്‍, ലിബ റേഷനശേഷം, ഒരു 
ഫ്രഞ്ചു പരരന്‍ ഉണ്ടാകുകയോ? മാഷ്‌ 
ഇടവഴിയിലെ കരിയിലയില്‍ അമത്തി 
ച്ചവിട്ടി: “ലിബറേഷനൊക്കെ കഴി 
ഞ്ഞില്ലേ...”* ഞങ്ങളൊന്നു ഞെട്ടിപ്പോ 
യി. “മാഷ!” ഞങ്ങരം ഉറക്കെ വിളിച്ചി 
ല്ലം മനസ്സൊന്നു” തേങ്ങിയോം..? 
കുണ്ടനിടവഴിയില്‍ നി 
നും, ചെമ്മണ്‍നിരത്തി 
ലേക്ക്‌ കയറുമ്പോഴും മാ 
ഷ്‌ സംസാരിച്ചിരുന്നു. മു 
രുഗ്രൂപതി ഗാന്ധിജിയെ 
അപഹസിചൃതിനെ പ്പ 


ററി. പിന്നെയും മറെറ 
ന്തൊക്കെയോ. “എന്നും 
ഞാന്‍ പോരാടി, എല്ലാ 


അനീതികഠം ക്ഷ മെതിരെ 
യം പോരാടി. ആരുമില്ലെ 
ങക്കിലുംഇനിയംഞാന്‍ പോ 
രാടും ...”' അപ്പോഠം ഞങ്ങാം നിശബൂരം 
യിരുന്നു. പിന്നീടു”വളരെക്കഴിഞ്ഞു്‌', ഗ 
വര്‍ണ്ണവടെ ഉദ ഘാടനപ്പന്തലില്‍ ഇരിക്കു 
വേ, ഞങ്ങഠം ചോദിച്ചു: “ഗവര്‍ണ്ണര്‍ ഇട 
പെട്ട്‌ മാഷിനെതിരെയുള്ള നോട്ടീസ്‌ 
പിന്‍വലിച്ചാലോ??? (അത്തരത്തില്‍ സു 
ചിപ്പിച്ചുകൊണ്ട്‌ ഗവണ്ണര്‍ പത്രക്കാരോട്ട്‌ 
സംസാരിച്ചിരുന്നു). 


പിന്‍വലിച്ചാല്‍, ഞാന്‍ കേസ്സകൊ 
ടക്കം...” 

പക്ഷേ, മാഹി ഭരണകൂടം കുമാരന്‍ 
മാഷി നെതിരെയുള്ള നടപടികരം അവ 
സാനിപ്പിച്ചില്പം സാക്ഷികളും രേഖകള 
മായിവന്നു” ആരോപണം തെളിയിക്കാന്‍ 
ഭരണകൂടം കുമാരന്‍ മാഷീ നാടു” ആവശ്യ 
പ്പെട്ട. കുമാരന്‍ മാഷ്‌ പക്ഷേ, തെളിവു 
കൊടുക്കാന്‍ ഹാജരായില്ല. ഇപ്പോഴത്തെ 
ഭരണകൂടത്തില്‍ തനിക്ക്‌ വിശ്വാസമി 
ല്ലെന്ന്‌ അദ്ദേഹം പറയുന്നു. അടുത്ത നട 
പടി വരട്ടെ. അപ്പോരം കാണാം. 


അല്ലെങ്കില്‍ മദ്യനിരോധനത്തെപ്പററീ 
യും കുമാരന്‍മാഷെപ്പറഠിയും മാത്രം പറ 
ഞ്ഞിട്ട്‌ എന്തു കാര്യം മാഷ്‌ സ്വാതന്ത്ര്യ 
സമരസേനാനിയെന്ന സ്ഥാനം ദരുപ 
യോഗപ്പെടുത്തുന്നുവെന്നായിരുന്നു മരുഗ 
ഭൂപതി പറഞ്ഞതു”. ഉദ്യോഗസ്ഥന്മാരില്‍ 
കുഴപ്പക്കാരുണ്ടാകും. എന്നു കരുതി അവ 
രെ അടച്ചാക്ഷേപിക്കരുതു്‌ം. കൂട്ടത്തില്‍ 
പറയട്ടെ, തമിഴ്‌നാട്ടിലെ രാമനാഥ 











പരം സ്വദേശിയായ മുതഗഭരതീയെ 
പ്രററി കുമാരന്‍മാഷിനും ബഹുഭാനമാ 
ണും എന്നാലും മുരുഗഭു പതി പറഞ്ഞതും 
ഞാന്‍ വീടുന്നു. ശരിയായതുകൊണ്ടല്പ. 
തെററായതു കൊണ്ടുമല്ല. അതും ഒരുസ്ഥം 
പരിത താല്ലര്യത്തിന്‍െറ േഗമഠയതുകെ 
ണ്ടുമാത്രം. തെററും ശരിയും നോക്കാതെ 
ഉഭ്രേഠഗസ്ഥന്മാരെ രക്ഷിക്കുകയെന്ന 
സ്ഥാപിത താല്പര്യം. ഒന്നാലോചിച്ചാല്‍ 
അതിലും വലിയ സ്ഥാപിതതാലര്യങ്ങ 
ഉല്പേ മാഹിയെ പുലത്തുന്ന 
തു്‌. ലയനത്തിന്‍െറ കാ 
ര്യംതന്നെ ആലോചിച്ചു 
നോക്കൂ. കേരളവുമായുള്ള 
ലയനത്തെപ്പ ററി ത്തന്നെ. 
വെറുമൊരു നൂൽബന്ധം 
മാത്രമല്പല്ലോ മാഹിക്കു” 
കേരളവുമായുള്ളതു”. അതു്‌ 
ഓര്‍ക്കുമ്പോഴാണ്‌, വെറു 
മൊരു സാധാരണക്കാരനി 
ലും മാഹിക്കാരനല്ലാത്ത 
കെ.എംം ചാണ്ടി എന്നഇന്ദി 
രാകോണ്‍ഗ്രസ്സിന്‍െറ ഗവര്‍ണ്ണറിലും ഒരു 
പോലെ നിലനില്‍ക്കുന്ന സ്ഥാപിത 
താല്പര്യങ്ങഠം നമ്മെ രസിച്ചിക്കുന്നതു“. 
ഉദാരമായ റേഷനിങ്ങിലാണ്‌ സാധാരണ 
ക്കാരന്‍െറ താല്പര്യം. പുറമെ വിദ്യാ 
ഭ്യാസാനുകൂല്യങ്ങളം മററും. പാലത്തി 
നിപ്പുറമുള്ള കേരളത്തോടു ചേന്നാല്‍ ആ 
ആനുകൂല്യങ്ങം നഷ്ടപ്പെട്ടെന്നു വരും. 
മാഹിയുടെ സാമ്പത്തികജീവിതത്തെ 
നിയന്ത്രിക്കുന്ന മദ്യവ്യാപാരികളുടെ താല്പ 


ര്യം സ്വാഭാവികമായും “ന ങ്ങഠംക്ക്‌ 
മനസ്സിലായിക്കാണം. മദ്യവ്യാപാരി 
കളടേതില്‍ നിന്നും എറെ ഭിന്നമല്ല 


രാഷ്‌ട്രീയക്കാരുടെയും താല്പര്യം. പഴയ 
ഉദ്യോഗസ്ഥന്മാര്‍ ലയനവിരോധികളാ 
ണു്‌. അവര്‍ക്ക്‌ വലിയ ശമ്പളം നഷ്ട 
പ്പെടാന്‍ വയ്യ. പുതിയ ഉദ്യോഗസ്ഥന്മാ 
രിലും ഒരുകൂട്ടരക്കു രാത്രതേ ലയനം 
വേണ്ടു. കാരണം നിങ്ങഠം ഈഹിക്കുന്നതു 
തന്നെ. അവരുടെ ശമ്പളം പാലത്തി 
നിപ്പുറമുള്ളതിനെക്കാരം കുറവാണ്‌. 

അപ്പോം, പ്രൊഫസര്‍ ചാണ്ടി പറ 
ഞ്ഞതു തന്നെയാണു ശരി: “*ഇന്നത്തെ 
നിലയില്‍ യൂണിയന്‍ പ്രദേശമായി തുട 
രുന്നതാണ്ട്‌ മാഹിക്കാര്‍ക്കു” നല്പതു”..."? 
എന്താണു” ഇന്നത്തെ നിലയെന്ത്‌ നിങ്ങഠം 
ക്ക്‌ മനസ്സിലരയില്ലെന്നുണ്ടോ, എങ്കില്‍ 
നിങ്ങാം മയ്യഴി പാലത്തിലൂടെ മാഹി 
യിലേക്കു വരൂ. 

ഞാനിവിടെ പാതാറിലെ ഈ ചാവോ 
ക്ക്‌ മരച്ചുവട്ടില്‍ നിന്നു” വെള്ളിയാം 
കല്ലിലേക്ക്‌ ഒന്നു നോക്കട്ടെ, 


yj 
ss 
Es 
ന 
Ty 


4 
€ 
30 


u 




















|) 
il 
l 


















































തീഭയടെ ഉദാരമായ അവസര 
ഞ്ലളെ കാളിദാസ സങ്കല്പങ്ങഠം കൊണ്ട്‌ 
അഭിനന്ദിക്കുന്ന ഒരു സന്പ്രദായം ആറ്റു 
രിന്‍െറ പല കവിതകളിലു മുണ്ടു്‌. തീവ്രം 
നുഭവങ്ങാംക്ക്‌ കാള ദാസ ലോകത്തിന്‍െറ 
പരാമര്‍ശങ്ങരം കൊണ്ട്‌ പൂര്‍ണ്ണത വരു 
ത്തുന്ന ഈ ശീലം അഗാധമായ അര്‍ത്ഥ 
മഠംക്കൊള്ളന്ന തായി ഞാന്‍ കരുതുന്നു. 
കാളിദാസ കവിതയില്‍ നിന്നാര്‍ജ്ജിച്ച 
ആത്മസംസ്‌കാരം ആ സ്വരത്തിന്‍െറ 
അന്തരനാദങ്ങളെ എങ്ങനെ അനുഗ്രഹി 
കടന്നു, എങ്ങനെ രൂപം കൊടുക്കുന്നു എന്നു” 


കാണുകയാണ്‌ ഈ ലേഖനത്തിന്‍െറ 
ഉദ്ദേശ്യം. 
സാധാരണവും നിഷ്‌ പ്രഭവും ആയി 


ക്കഴിഞ്ഞ സ്‌നേഹബന്ധത്തിനു്‌ വിരഹ 
ത്തോടെ ഒരു പുതുജീവന്‍ കൈവരുന്നു; 
അതോടെ ജീവിതത്തിനു ഒരു ശീതള 
ക്ലായ- വരീകയാണു്‌. ഇതാണു്‌ “നഗര 
ത്തില്‍ ഒരു യക്ഷ'നിലെ പ്രമേയം. 
താനനുഭവിച്ച എല്ലാ വേര്‍പാടുകളടേയം 
നോവുകടം(1)അനുഭവിച്ചുകൊണ്ടു” തന്‍റ 
കൂടുകാരിയെ വീണ്ടെടുക്കാന്‍ മനസ്സിനു 
ള്ള്ലെ. വിന്ധ്യാടവീതടത്തില്‍ നിന്നു” 
കവിക്ക്‌ സാധിക്കുകയാണു്‌. അപ്രധാന 
മായിക്കണ്ടുകൊണ്ടു” താന്‍ നിന്ദിച്ച ഓരോ 
അനുഭവങ്ങളും അമൂല്യമാവുകയാണു', 


പുനഃസ്‌മരണയീലടങ്ങിയ ആര്‍ദ്രതയീ 
ലൂടെയും ഇതേ ആദരവു” തന്‍െറ അനുഭവ 
മേഖലയിതവച്ചു' സഫലീകരിച്ചതീി 
ന്‍െറ രേഖയാണു ഇക്കവിത എന്നു വെളി 
വാകുന്നു. പിന്നീട നിഗ്രഹസ്വഭാവം 
കൈവരിക്കുന്ന തന്‍െറ സ്‌നേഹടര്‍ശന 
ത്തിന്‍െറ വ്യാപ്തി ഇക്കവിത പ്രവചിക്കു 
ന്നു. ആ അത്ഥത്തില്‍ ആററൂര്‍ക്കുവിത 
യുടെ വിഷ്‌കംഭമാണിതു*. 


മേഘരൂപന്‍, കാസറ്റില്‍ എന്നീ കവിത 
കളും കാളിദാസഭാവനയുടെ പശ്ചാത്തല 
ത്തില്‍ എഴുതപ്പെട്ടിട്ടള്ളവയാണു". നന്മ 
യുടെ ഓന്നത്യവും അഗാധതയും ആര്‍ദ്ര 
തയും മൂര്‍ത്തരൂപം കൈക്കൊണ്ട മേഘ 
രൂപനാണ്‌ ഇക്കവിക്കു കവിത. കൃഷ്ണ 
ശിലയുടെ താളവും വീണ്ണിന്‍െറ നീലി 
മയം ആഴിയുടെ നിതൃതായ തേങ്ങ 
ലും പരര്‍ണ്ണമീയുടെ പൂര്‍ണ്ണതയമാണതു*, 
“ഏതോ വളക്കിലുക്കം കേട്ടലയും ഭൂഷ്ട 
കാമുകന്‍” എന്നു്‌” കവിതയെ നിര്‍വ്വചി 
ക്കാന്‍ പ്രേരിപ്പിക്കുന്ന ഒരു മനഃസ്ഥിതി 
യെ കൂടുതഅ വെളിവായിക്കാണാന്‍ 
ഇക്കവിത സഹായിക്കുന്നു. പൂര്‍വ്വപുണ്യ 
ത്തിന്‍െറ കയങ്ങളില്‍ മുങ്ങിക്കിടന്നുകൊ 
ണ്ടാണു” കവി അതിജീവിക്കാന്‍ പഠിക്കു 
ന്നതു”. 

ശാകുന്തളത്തിലെ “ഹാരി'യായ പ്രണയ 





അവളുടെ ചെറിയ പിണക്കങ്ങഠം, ഇണ 
ക്കങ്ങാം എല്ലാം ആദരിക്കപ്പെടുകയാണ്‌ം 
*ഞാനറിയാതയല്‍പക്കത്തുകാരീതന്‍ 
മാസക്കുറര്‍യില്‍ നറുക്കൊന്നു ചേന്റതും 
രാവില്‍ നിലാവുമറയം വരെച്ചൊല്ലു... 
മാറില്ലയോ വീട്ടമുററത്തിരുന്നുന"? 
മുളായ*കിലപ്പോടം പിണങ്ങിക്കി_. 3 
[ടക്കവാന്‍ 
പോയിടാറില്ലേ പലപ്പോഴമന്നുനീ! 
പൂട്ടിവച്ചുള്ള മന സ്റോടിരുന്നുഞാ- 
നോര്‍ക്കുകയാണദ്ദ ।നങ്ങഠംതന്‍ - 
[ലാഘവം 
പോയ മധുവിധുക്കാലത്തിനെക്കാള- 
മിന്നു പ്രിയമുണ്ടെനിക്കുനി ന്നോ... ി 
[ടെടോ”” 
മേഘസന്ദേശത്തിന്‍െറ പരമാര്‍ത്ഥം 
ലാകികസുഖങ്ങളോടുള്ള ആദരവാണല്ലോ. 
വൃത്താന്ത പത്രക്കറിപ്പുകളെക്കുറിച്ചു” തക്കി 
ക്കന്നവര്‍ പോലും ഉള്ളറകളില്‍ താന്താങ്ങ 
ഉടെ സഖികളെ പിരിഞ്ഞതിലുള്ള യാത 
നകളനുഭവിക്കുകയാ൭ണന്ന പരാമര്‍ശ 
ത്തിലൂടെയയം ദൈനംഭിനാനുടവങ്ങളടെ 


പേജു 18 കലാകരമുദി ലക്കം 961 


സങ്കല്പവും പുതിയ കാലത്തിലെ അതി 
ന്‍െറ അസ്ഥിശേഷമായ പ്രതിച്ഛായയും 
തമ്മിലുള്ള വൈരുദ്ധ്യത്തിലടങ്ങിയ നമ്മ 
മാണു' “ക്രാസ്സ്റില്‍". തന്‍റതുകൂടിയായ 
ആ പ്രണയസങ്കല്ല ത്തോടുള്ള അവഹേളന 
മായനുടവപ്പെട്ട ഒരു സംഭവത്തോടുള്ള 
പ്രതികരണമാണതു*. 


*“ഏട്ടി ലെപുല്പാണിങ്ങു; 
തിന്നുവാന്‍ രുചിയെങ്കില്‍ 

സ്വാഗതം! മഹിഷമേ! 
നിനക്കും ചങ്ങാതീക്കും ,** 


ഇതിലടങ്ങിയ പരിഹാസം കാളിദാ 
സകാലത്തിന്‍െറ പക്ഷപാതിയായ ഒരാ 
ടടേതെന്നതിലൂചരി, പ്രണയത്തെ ജന്തു 
സഹജമായ വീികാരശരനോപാധിയായി 
ക്കാണുന്ന ഹൃടയമില്ലായ*മയോടള്ള വച്ഛ 
മാണു . ഗുണദശനത്തെ കാളിദാസ ഭാവന 
യുമായി ബന്ധപ്പെടത്തുന്നതിലൂടെ സാധൂ 
കരിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്‍െറ സാ 
ന്നിദ്ധ്യം ഇവിടെ പ്രത്യക്ഷമാണു. പ്രത്യ 
ക്ഷ പരാമര്‍ശങ്ങളിലെങ്കിലും ഇതേ മന; 


സ്ഥിതീയയടെസ്‌ ഫുരണങ്ങളാണു” യാത്ര" : 


യും “മാരതടര്‍ശനും.? 

ഇതിനു" സമാന്തരമായി നന്മയുടെ 
ഒരു കൂട്ട്‌ നഷ്ടപ്പെട്ട ഒരു വൃഥിതമനസ്സിീ 
ന്‍െറ [ഭമഭീതികളെച്ഛുററിപ്പുററിയുള്ള ഒരു 
ധാര ആററുര്‍ക്കവിതയിലുണ്ടു”. “ചേടി? 
“അവന്‍ ഞാനല്ലോ”, (ഭാന്ത്ര” എന്ന? കവീ 
തകളില്‍ നാഗരികതയാലാവാം തകക്ക 
പ്പെടുകയും മഥിക്കപ്പെടുകയുംചെയ്ത ഭഗ്നോ 
താഹിയായ ഒരു മനസ്സ്‌ ആവിഷ്‌ക്കരി 
ക്കപ്പെടുന്നു. ശാകുന്തളത്തിൽ ശാര്‍ങ്‌ രവ 
ശാരദവതന്മാര്‍ക്കുണ്ടാവുന്ന സം (ഭാന്തിയടെ 
ഛായയില്‍ ഈ യക്ഷനുണ്ടാവുന്ന ഭാവമാ 
ററമായി ഈ ചകിത ഭാവുകത്വത്തെ 
ഗണിക്കാമെന്നു' തോന്നുന്നു. “ചുററിലു 
മശുദ്ധിയെ ദര്‍ശിച്ച മുത്തച്ഛന്‍” തന്നില്‍ 
ആവര്‍ത്തിക്കുന്നതായാണല്ലോ കവിപഠ 
യൃന്നതു”. ഈ ലോകത്തിന്‍െറ പെരു 
മാററങ്ങഠം ഭീതിദമായ നുഭവപ്പെടുന്നതി 
ന്‍െറ ചിത്രമാണതു്‌. 


“ഭ്രീഗറിന്‍ താളം കാതില്‍ മൂളുന്നു 
മൂക്കില്‍ ലു 
രക്തവികലശരീരങ്ങരം പെഭ്രോളിലാ 1 
തൊടുമോ ശവത്തിന്മേല്‍ [ളംഗന്ധം 
ഉറക്കുമരുന്നെത്രതിന്നീട്ടം p 
ഉറക്കത്തിലെ പ്പോഴും ഞെട്ടിടന്നു.?* ! 


ലോകദ്ടഷ്ടിയില്‍ അയുക്തികം പോലു 
മായ തന്‍െറ മനസ്സ്‌ ഓര്‍മ്മയുടെയോ 
സ്‌നേഹത്തീന്‍റയോ ആഹ്ദാദത്തിന്‍െറ 
യോ ഒരു കൂട്ടുമില്ലാതെ ഒററപ്പെടന്നതി 
ന്‍െറ വ്യഥ ആവ്‌'ഷ്‌ക്കരിക്കുന്നു. “അവന്‍ 
ഞാനല്ലോ?" 


്ചത്തപാ മ്പുകഠം തുപ്പന്നൂ 
പുളഞ്ഞുമറിയം കടല്‍ 
ഭഹിക്കാതവഠം ഛര്‍ദ്ദിച്ച... 
തിന്മേലുണ്ടായതല്ലി ഞാന്‍" 


നിത്യം കടലെടുക്കുന്ന ജന്മത്തിന്‍റ 
തുരുത്തു”, പിന്‍കഴുത്തില്‍ പിടിക്കുന്ന 
തണുത്ത കൈകഠം, വെറങ്ങലിച്ച ഭൂവി 
ന്‍െറ പാതി-ഈ ബിംബങ്ങളെല്ലാം 
നഷ്ടചേതസ്സായിത്തീന്ന തന്‍െറ ആത്മോ 
ല്ലാസത്തിന്‍േറയം തന്നില്‍ അര്‍ബ്ബുദം 
പോലെ വളരുന്ന നാഗരികത സമ്മാനി 
ച്ച നിര്‍വ്വിരൃതയുടേയും മൃതീഭീതിയ 
ടേയും സുചനകളടംക്കൊള്ളന്നു. 

പേടി “തന്‍െറ? ഗതി വേഗമൊപ്പിച്ചു? 
“അവന്‍െറ മാര്‍ഗ്ഗത്തില്‍ സഞ്ചരിക്കുന്ന 
ഒരു ഭമാത്മക ഹൃദയത്തിന്‍െറ രൂപരേഖ 
യാണ്‌. “നെല്ലിന്‍റെ ചെവികളില്‍ച്ല 
ശിശുവിന്‍ സുനിര്‍മ്മല ചര്‍മ്മത്തില്‍, 
ചാരിത്ര്യത്തില്‍ പഴുക്കുത്തുണ്ടാക്കുന്നേോന്‍** 
*കോടക്കാറുപോലിീണപ്പെണ്ണായും” (ഫെ 
യ്തകോഴിയുന്ന ഒരു വികാരാവേശം മാത്രമമ 
യി ചെണ്ണിനന്‍െറ മാററീയ ഒരു സംസ്‌കൃ 
തീയോടാണിവിടെയും രോഷം) “കിനാ 
വള്ളി പോലുള്ള മേലാവായും? മാറിയ 
ആ അവന്‍ പുതിയ സംസ്‌കൃതിതന്നെം. 

യാത്ര, ഭാരതദര്‍ശന്‍ , നഗരത്തില്‍ ഒരു 
യക്ഷന്‍, ക്ലാസ്സില്‍ എന്നീ കവിതകളെ 
ല്ലാം മൂര്‍ത്തമായ അനുഭവ പശ്ചാത്തലവു 
മായി ബന്ധപ്പെട്ടിരിക്കുന്ന. സ്ഥലം 
മാററം, പണിമുടക്കം തുടങ്ങി ചില 
ഭര്‍ന്നിമീത്തങ്ങം ആ പഴയ യക്ഷനു” 
സ്വതസ്സിദ്ധമായ മാനസിക സമ്പന്നത 





യോടെ പ്രത്യക്ഷപ്പെടാന്‍ ഇടനല്‍കുന്നും 
എന്നാല്‍ “പേടി തുടങ്ങിയ കവ “തകം 
സാമൂഹ്യമായ തന്‍െറ അസ്തിത്വവുമായി 
നേരിട്ടു ബന്ധപ്പെടിരിക്കുന്നു ഭ്രാന്തിയി 
ലൂടെയോ ഭീതിയിലൂടെയോ വൈരസ്യ 
ത്ത'ലൂടെയോ കവഃന!ലനിറുത്താനുട്ടേ 
ശിക്കുന്നതു' സ്വത്വത്തിന്‍െറ ചാരിത്രൃമാ 
ണ്‌ സ്വയം പരിസരത്തെ അതിജിവി 
ക്കാനുള്ള അനുഷ്‌ ഠാനങ്ങളാണവം അതീ 
ജീവിക്കാനുള്ള വിഫലശ്രമത്തിലൂടെയും 
വേട്ടയാടപ്പെടന്നതിലൂടെയും ആ യക്ഷന്‍ 
തിരിച്ചറയപ്പെടുകയാണു' , രാജാവിന്‍െറ 
കടുത്ത അപ്രിതിക്കു പാത്രമായ ആ 
പഴയ യക്ഷനെ പ്പോലെ. പതിയ സാഹ 
ചര്യത്തഃ'ന്‍റ രാജാക്കന്മാര്‍ക്ക്‌ അപ്രീ 
ത'കരമായ കാര്യങ്ങഠം ഈ കവിയും പറ 
യാന്‍ തുടങ്ങുന്നു എന്നത 'ന്‍െറ സൂചനക 
ളാണ്‌ നിസ്സഹായതയുടെയും വൈരാഗ്യ 
ത്തിന്‍െറയും ഈ തുറന്ന ആവലാതികഠം, 
സംക്രമണം, ഉദാത്തം, ക്യാന്‍സര്‍ എന്നീ 
കവ 'തകളടെ ധ്വന്യാത്മകമായ പ്രവചന 
മാണതു 

മേഘരൂ പനി(മ്)ലും അര്‍ക്കത്തിലും 
വപിതൃഗമനത്ത'ലുമെല്ലാം തന്‍െറ സാമു 
ഹികമായ കാഴ്ചപ്പാടിന്‍െറ പ്രകടമായ 
സുചനകളടങ്ങിയിട്ടണ്ട്‌ . അസാമൂഹിക 
മായ ഒരു കാഴ്ചപ്പാട്‌ ഇക്കവി ഒരിക്കലും 
കൈക്കൊണ്ടിട്ട 'ല്ല. ഭാരതയുദ്ധത്തില്‍ 
പെടട്ടാരുടെ അസ്ഥി കഠം ചുററുമുറങ്ങുന്ന 
തായ! കണ്ടു കൊണ്ടുള്ള അന്ത്യം കവിയുടെ 
സത്യാനേ ഷണം സാമൂഹികമായ ഒര 
ത്ഥത്ത'ലാണ്‌ അവസാനിക്കുന്നതെന്നു” 
വ്യക്തമാക്കുന്നു. പിതൃദര്‍ശനത്തില്‍ “പക 
ലെ നമ്മഠം വെട്ടിയ നീളം മുഴുവനുമൊരു 
വലിയാല്‍ പുറകോട്ടാക്കുന്ന” ദുര്‍ഭൂതമായി 
ഭൂതകാലത്തെ വൃവച്ചേദിച്ചറിയുമ്പോഠം 
മേഘരൂപനം പ്പെട്ട പഴയ കവിതക 
ളിലെ ഭൂതകാലാഭിമുഖ്യത്തെ കവി ശരി 
യായി നി വ്വചിക്കുകയാണു, ഭൂതകാലാ 
രാധനയുടെ കാലികമായ അത്ഥം അതു 
കൂടിയാണെന്നു” വ്യക്തമാക്കുകയും 

സംക്രമണത്തില്‍ ഭൂതകാലത്തിന്‍െറ 
വികലമായ സ്ചാധീനത്തെ അല്ലെങ്കില്‍ 
എതിര്‌ടാനറയ്തുന്ന തന്‍െറ നീസ്സറഹായ 
താബോധത്തെ സംസ്കരിക്കാന്‍ കവിയെ 
നിര്‍ബ്ബന്ധിക്കുന്നതും ഇതേ അവബോധ 
മാണു്‌. നിസ്സഹായതയുടെയും അധമ 
മായ അലസതയുടെയം അടിമത്തത്തി 
നെറയും ആത്മവിസ്‌ തൃതിയുടെയും മൂത്ത 
രൂപമാണു സംക്രമണത്തിലെ സ്ത്രീം എത്ര 
കാതങ്ങടം നടന്നിട്ടം പുറപ്പെട്ടിട്ടില്ലാത്ത, 
എത്ര ചവിട്ടേററിട്ടും ഉണരന്നിട്ടില്ലാത്ത 
ഭാരതത്തിന്‍റെ ആത്മബോധം തന്നെയാ 
ണതു്‌. പകയും രോഷവും നശിക്കാത്ത 
പ്രകൃത്ൃത്ഥങ്ങളിലേക്ക്‌ അവളടെ നിറ 
വേററിയിട്ടില്ലാത്ത വിശപ്പും ഉണര്‍വ്വും 
മാററി വച്ചുകൊണ്ട്‌ അനുഷ്ഠിക്കുന്ന ബലി 
യാണതു. പകയും രോഷവും പുനരാ 
ജ്ജിക്കന്നതോടെ, തന്‍റ ജഡിലതയെ 
ശരിയായ വിധത്തില്‍ സംസ്‌കരിച്ച 
തോടെ, ആ യക്ഷകല്പനയിീലടങ്ങിയ 
മഹനീയ മനുഷ്യത്വം കവി കൈവരിക്കു 
കയാണ്‌. 

നന്മ തലോടലോ കീഴങ്ങലോ മാത്ര 
മല്ല, അതനുവദിക്കാത്ത സാഹചര്യത്തെ 
നിഗ്രഹിക്കലുമാണു*. കാട്ടതീയുടെയും 


ചെന്നായുടെയും. കടുവയടെയും ഗ്രീഷ്മ 
സൂര്യന്‍െറയും രൂപത്തില്‍ വെളപ്പെടു 
ത്തണമെന്നു പറയുമ്പോടം നന്മയെ ക്വ! 
ശരിയായി നിര്‍വ്വചിക്കുകയാണ്‌. അതു 
ഈ കാണുന്ന തൊന്നുമല്ലെന്നു കാണിച്ചു 
തരികയാണു'. ഭക്തിയും ഈ കാണുന്ന 
തൊന്നുമല്ലെന്നു കവി ഉദാത്തത്തില്‍ പറ 
യൂന്നു. ഉച്ചക്കഞ്ഞി പാത്രത്തില്‍ പകരാ 
നാവാതെ നിവേദ്യപ്രായസം നീറച്ച 
പാത്രം എറിഞ്ഞുടയ്തുലു നാവാം അതു്‌. 
സാമൂഹ്ൃവ്ൃവസ്ഥയില്‍ ക്യാന്‍സര്‍ കാണു 
ന്നതും ഇതേ സത്ൃദര്‍ശനത്തിന്‍െറ 
സ്വദാവംതന്നെ. 


© 


രണ്ടു 

നഗരത്തില്‍ ഒരു യക്ഷനില്‍ പ്രവചി 
ക്കപ്പെടുന്ന ഒന്നാണ്‌ സംക്രമണത്തിലെ 
സ്‌നേഹദര്‍ശനം. നന്മ അതതു കാലങ്ങ 
ളില്‍ ആ കാലത്തിനനുരൂപമായ അവ 
താരമെടുക്കുന്നു. സംക്രമണത്തിലും ഉദാ 
ത്തത്തിലും ആററൂരിനെറ സത്യദര്‍ശനം 
ക്രൂരവും ക്ഷുഭിതവുമാവുന്നുണ്ടെങ്കില്‍ അതു്‌ 
നഗരത്തില്‍ ഒരുയക്ഷന്‍, മേഘരൂപന്‍ 
എന്നിവയിലെ ഭാവുകത്വത്തിന്‍െറ അനി 
വാര്യമായ സാദ്ധ്യതയാണ്‌. ഇക്കവീത 
കളെല്ലാംതന്നെ തന്‍െറ സങ്കീര്‍ണ്ണമായ 


യീല്‍ അങ്ങനെ നിലതെററാന്‍ വയ്യ; 
സ്പപ്പങ്ങളെ അങ്ങനെ സല്‍ക്ക കനും. 
അതുകൊണ്ടാവാം കവികര്‍മ്മത്തെക്കൂടി 
ഉദ്ദേശിച്ച്‌ ആററൂരിങ്ങനെ എഴുതുന്നു 
“ഒരു വീടുണ്ടാക്കുവതെത്ര ഞെരുക്കം 
കല്ലും മരവും കമ്പി സിമന്‍റും മേടി- 
ചചറയം തറയും മേല്‍പ്പു രയം ഒവ— 
ഭച്ചാരുവിടുണ്ടാക്കുവതെത്ര ഞെരുക്കം 





നാലയല്‍ പക്കത്തുള്ളവരെയും 

ബസ്ധുക്കളെയും , മിത്രങ്ങളെയും 

ചെന്നു വിള ച്ചിട്ടെന്‍െ: ക! നാവി. 

ന്നെരിയൃം പുളയും 

പങ്ക'ട്ടീടവതെത്രഞെതക്കം.** 
(ഞെരുക്കം) 





രചനാസംബന്ധമായ ഈ സവിശേഷ 
തകളെല്ലാം വളരെ അര്‍ത്ഥവത്തായി ഈ 
പ്രകരണത്തില്‍ അനുഭവപ്പെടകയാണു*ം 
സമകാല 'കമായ ആവേശങ്ങളിലേക്കു 
നിലതെററ !പ്പോകഠതിരിക്കാന്‍ മാത്രം 
ശക്തമായ ഒരു പ്രേരണ, ഒരു കാവ്യദര്‍ശ 
നം ഇക്കവിയെ എപ്പോഴും നിയന്ത്രിക്കു 
നനു. “നഗരത്തില്‍ ഒരു യക്ഷന്‍” എന്ന കല്ല 


ഞടത്തഞതനമനയായാാാണായലമ്ണമയയമായയയേമയോയലവഞ്ഞരഞ്യന്ാ്ത്േഡേ്ത്തു 
സമകാലികമായ ആവേശങ്ങള ലേക്കു” 


നില തെററിപ്പോകാതിരിക്കാന്‍ ശഷക്ഛ 
മായ ഒരു പ്രേരണ ആററുരിനെ എ 
പ്പോഴും നിയന്ത്രിക്കുന്നുണ്ടു്‌. 


കല്‌പററ നാരായണ 





വ്യക്തിത്വം സ്വയം വെളിപ്പെടാന്‍ സ്വീ 
കരിക്കുന്ന സം യോജകങ്ങളാണു"” മധുരം 
മുതലുള്ള കവിതകടം തന്‍െറ ആന്തരജീവി 
വത്തീന്‍െഥ അനുസ്യൂതമായ ചരിത്ര 
മാണു. 
മുന്നു” 

സമകാലീന കവികളടെ പൊതുവായ 
ആകര്‍ഷണങ്ങളോടു” ഇക്കവി ഒരടുപ്പവും 
കാണിച്ചിട്ടില്ല. (31 മധുരത്തോടെന്നപോ 
ലെ സമാകര്‍ഷകങ്ങളായ (4) കാവൃവിഷ 
യങ്ങളോടും ഒരുതരം ചെടിപ്പാണ്‌” ഇക്ക 
വിക്കു”. കാധ്യങ്ങളില്‍മാത്രം ജീവിക്കുന്ന 
വാക്കുകളെ ആറുറൂര്‍ തീര്‍ത്തും അവഗ 
ണിച്ചു. സാന്ത്രദായിക ശയ്യയേയോ 
ശീലത്തേയോ അതിവര്‍ത്തിക്കുന്ന ഒരു 
ചിത്യബോധം ഇക്കവിക്ക്‌ സ്വായത്ത 
മാണു“. മുന്നു ദശകങ്ങളിലെ കാവ്യജീ 
വിതത്തില്‍നീന്ന്‌ ഇരുപതില്‍ത്താഴെ 
കവ്വിതകടംമാത്രം രചിച്ച ഒരു കവിയുടെ 
നിഷ്ഠ, കവിത മേനിപറയലാവരുതെന്ന 
പ്രകടമായ പ്രസ്മാവമാണ്‌. തീകഞ്ഞ 
യാഥാര്‍ത്ഥ്യബോധമുള്ള ഒരു മനസ്സ്‌ 
ബാലന്മാരെപ്പോലെ മോഹക്കാഴ്ചുകരംക്കു? 
വഴിപ്പെടകയില്ലം അയാടക്ക്‌ കവിത 





നയിലടങ്ങിയ വൃതിരേകന്ധണ്‍ഭാവം രച 
നാപരമായ തനിമയ്കുകൂടി ആററൂര്‍ ബാധ 
കമാക്കീയിട്ടണ്ട്‌ം ആ കാവ്യ ദര്‍ശന 
ത്തിനു” പലതലങ്ങളില്‍ സാഫല്യരരു 
ഉന്ന ഒന്നാണു്‌ കാളിദാസ ലോകവുമാ 
യുള്ള ബന്ധുത്ത്വം. 





2, നിന്നഭാവത്തിലനുഭവിക്കുന്നുഞാ.. 
നമ്മയെപണ്ടു പിരിഞ്ഞതിന്‍വേദന'?* 
നഗരത്തില്‍ ഒരു യക്ഷന്റ്‌. 
2, പൈൊന്‍കോലം കേററുവാന്‍കുമ്പി-- 
ട്ടിലല്ലോ നിന്‍െറ മസ്മുകം 
ഇരുമ്പുകൂച്ചാല്‍ ബന്ധിക്കു... 
പ്പെട്ടീലല്ലോപദങ്ങളം 
ഉന്നംതെററാത്ത തോക്കിന്നു... 
മായീലാ നിന്നെ വീഴ*ത്തുവാന്‍ 
കേമന്മാരോമനിച്ചാലും 
ചെവിവട്ടംപിടിച്ചുനീ”? - 
"മേഘരൂപന്‍ 
8. '*എല്ലാവീടം, പടിഞ്ഞാട്ടു നോക്കുമ്പോ 
എനറ വീടു കിഴക്കാണല്ലോ'? 


ത്രകര്യേം) 
4, 22നീ സൃഭയം പാര്‍ത്ഥന്‍ 
ഞാനമല്ലല്ലോ, കഥ 
കളിയല്പല്പോ, ന്തരം 
രണുപാതകളായി'” 
(ധരം) 


കലാകമുദി ലക്കം 362 പേജ്‌ 19 
















































































൫ ൧ങ്ങളുടെ ബുദ്ധീവൈഭവത്തെക്കറി 
കു്‌ താരതമ്യപഠനങ്ങരം നടത്തി വില 
പ്പെട്ട പല വിവരങ്ങളും നമുക്കു നല്‍കിയ 
ഒരു പണ്ഡിതനായിരുന്നു ഡോക്‌ടര്‍ 
സാന്‍ ഡേഴ്‌സണ്‍. ഒട്ടനവധി വന്യജീ 
വികളെ അദ്ദേഹം തന്‍െറ വീട്ടില്‍ വളര 
ത്തിയിരുന്നു. അവയുടെ കൂട്ടത്തില്‍ അദ്ദേ 
ഹത്തിനു” ഏററവും വാത്സല്യമുണ്ടായിരു 
ന്നതു” ഒരു കൊച്ചു വാനരനോടായീരുന്നു. 
ജോണ്‍ എന്നായിരുന്നു അവന്‍െറ ചേര്‍. 
അപൂര്‍വ്വസീദ്ധികളുള്ള ഒരു മൃഗം. സദാസ 
മയവും സ്വതന്ത്രനായി സഞ്ചരിക്കുവറന്‍ 
സാന്‍ ഡേഴ സണ്‍ അവനെ അനുവദിച്ചി 
രുന്നു. ഇടയ്ക്കിടെ അദ്ദേഹത്തോടൊപ്പം ആ 
ഹാരം കഴിക്കാന്‍ അവന്‍ വീട്ടിലെത്തും. 
പക്ഷേ, താന്‍ എവിടെയായിരുന്നാലം , 
തന്‍െറ യജമാനന്‍ വീട്ടിലെത്തുന്ന വിപ 
രം ഗ്രഹിക്കുകയും, ഉച്ചത്തില്‍ ശബ്ദിച്ചു 
വീട്ടുകാരെ അക്കാര്യം അറിയിക്കുകയും 
ചെയ്യുക ജോണിന്‍െറ പതിവായിരുന്നും 
അദ്ദേഹത്തെ കാണാനോ, കേടംക്കാനോ, 
വാസനകൊണ്ടു മനസ്സിലാക്കാനോ കഴി 
യാത്തവണ്ണം അകലങ്ങളിലാണെങ്കില്‍ 
പ്പോലും ഈ വാനരന്‍ എങ്ങനെ വിവരം 
കൃത്യമായ? ഗ്രഹിച്ചിരുന്നുവെന്ന കാര്യം 
ഇന്നും ഒരതിശയമായിത്തന്നെ കരുതപ്പെ 
ടന്നു. അദ്ദേഹത്തിന്‍െറ കാറിന്‍െറ 
ശബ്‌ദം, മററു കാറുകളടേതില്‍നിന്നു” 
വേര്‍തിരിച്ചറിയാന്‍ . ജോണിനു കഴി 
ഞ്ഞിരുന്നുവെന്നും, അതുകൊണ്ടാണു്‌ അ 
വനു” ഒച്ചവച്ചു” വീട്ടുകാരെ അറിയിക്കാന്‍ 
സാധിച്ചിരുന്നതെന്നും ചില പന്ധിത 
ന്മാര്‍ അവകാശപ്പെടുന്നു. വാനരന്മാരുടെ 
കൂട്ടത്തില്‍ വലിപ്പം തീരെ കുറഞ്ഞ 
പിഗ്‌മി കുരങ്ങുകളുടെ തൊട്ടടുത്ത ബന്ധു 
വാണു“ ടാമറിന്‍. അതിന്‍െറ വര്‍ഗ്ഗ 
ത്തില്‍പ്പെട്ട ഒരു കരങ്ങായിരുന്നു സാന്‌ 
ഡേഴ്‌ സെറ ഓമനയായ ജോണ്‍. രണ്ടു 
ജനുസ്സ്കളിലായി ടാമറീന്‍െറ പതിമ്മൂന്നു” 
ഇനങ്ങഠം ഇന്നു ജീവിച്ചിരിപ്പണ്ടു*, ഇക്കൂ 
ടുത്തില്‍ “താടിക്കാര'നും “മിശക്കാര'നുംം 
ചേക്രവത്തി'യും ഒക്കെപ്പെടും. 


ഏറിയാല്‍ അര കിലോഗ്രാം ഭാരം. 
ഇരുപത്തഞ്ചു സെന്‍റിമീറററോളം നീളം. 
ഏതാണ്ടു്‌ അത്രയുംതന്നെ നീളമുള്ള ഒരു 
വാലും കൂടിയായാല്‍ ടാമറിന്‍െറ ഏകദേശ 
അളവുകളായി. കറുമ്പന്‍ ടാമറിന്‍ ആമ 
സോണിനന്‍െറ തീരങ്ങളിലാണ്‌ താവള 
മുറപ്പിച്ചിരിക്കുന്നതു്‌. ചുവപ്പനാകട്ടെ 
കൊളംബിയ _- ഇകഡോര്‍_ ബ്രസീല്‍ 
ബോര്‍ഡറുകളിലും. സൈക്ക!ളിന്‍െറ 
ഹാന്‍ഡില്‍ബാര്‍ പോലുള്ള മീശയുമായി 
ഒരു ബ്രരണ്‍ മീശക്കാരന്‍ ടാമറിരുണ്ടു. 
ഇവനും, ചക്രവത്തി ടാമറിനും ബ്രസ്ധീലി 
ന്‍െറ സമ? പപ്രദേശങ്ങളിലാണ്‌ ധാരാ 
ഉരായുള്ളതു*. 


തെക്കെ അമേരിക്കന്‍ വനങ്ങളിലെ 
ഏററവും ഉയരം കൂടിയ മരങ്ങളില്‍ കൂട്ട 
ത്തോടെ കഴിഞ്ഞുകൂട്ടന്ന വാനരന്മാര്‍. 
ഒരു മരക്കൊമ്പില്‍നിന്നു” അകലെയുള്ള 
വേറൊരു മരച്ചില്പയിലേക്ക്‌” അദ്‌ഭത 
കരമായ വേഗത്തോടെ ചാടാന്‍ 
ഇവയ്ക്കു കഴിയുന്നു. എട്ട പത്തു മീററര്‍ 
അകലം ചാടിക്കടക്കുക എന്നതു” ടാമഠി 
നെ സംബന്ധിച്ചേടത്തോളം അത്ര 


പേജ്‌ 20 കലാകരമുദി ലക്കം 361 7 





അച്ഛന്‍െറ മുതുകിലേറിയൊരു സവ്വാരി_. 
മീശക്കാരന്‍ കുരങ്ങും കുട്ടികളും 





വലിയ കാര്യമൊന്നുല്ലേം നീണ്ടവീരലു 
കളം, വിരലുകളെ ഭാഗികമായി തമ്മില്‍ 
ബന്ധിപ്പിക്കുന്ന നേരത്ത തൊലീയ്യം 
ചേന്നു” മരച്ചില്ലയിലെ പിടി മുറുക്കാ 
നം, ചാട്ടംപിഴച്ചു ചുവട്ടിലേക്കു” മറ്‌ 
ഞ്ഞവീഴാതിരിക്കാനും സഹായിക്കുന്നു. 
കൂട്ടിലടച്ചുവളര്‍ത്തുന്ന ടറമറിനുകഠംക്കും 
കഴിയുന്നിടത്തോളം ഇജയരങ്ങളില്‍ കഴി 
യാനാണിഷ്ടം. തരംകിട്ടമ്പോഴൊക്കെ 
കൂടകളിലെ സീലിങ്ങിനുതൊട്ടു താഴെ 
യായിത്തന്നെ ഇവ അള്ളിപ്പിടിച്ചിരി 
ക്ടം. വളരെ എളുപ്പം മനുഷ്യരോടിണ 
ങ്ങുന്ന ഒരു നിരുപദ്രവജീവീയായി പല 
രും ഈ വാനരനെ കരുതാറുണ്ടു*. എന്നാല്‍ 
അപരിചിതരുഭെ നേക്ക്‌ പല്ലും നഖവുമു 





പയോഗിച്ച്‌ ആക്രമണങ്ങംം അഴിച്ചുവീ 
ടാന്‍ ഇവനു വലിയ വിരുതാണുഴ, കടന്ന 
ക്രമണങ്ങഠംക്കൊരുങ്ങുന്നതിനു മുമ്പായി 
തന്‍െറ താടീ രോമങ്ങളൊക്കെ നിവത്തി 
പ്പിടിക്കുകയും, പല്ലിളിച്ചു കാണിക്കു 
കയും ഒപ്പം വല്ലാതെ ഒച്ചവയ്‌ക്കുകയും 
ചെയ്യും. പലപ്പോഴും ശത്രുവിന്‍െറ ദേഹ 
ത്തു്‌ മാരകമായ മുറിവേല്ലിക്കാന്‍ ഇവയ്ക്കു 
കഴിയുന്നു. ജോടിയായി മാത്രം സൂക്ഷീ 
ക്കാന്‍ പററിയ ഒരു വാനരനാണു* ടാമ 
റിന്‍. ഒരുപക്ഷേ, കൂട്ടത്തില്‍ കഴിയാനിട 
യായാല്‍ ആണുങ്ങാം തമ്മിലും, പെണ്ണ 
ങ്ങാം തമ്മിലും പൊരിഞ്ഞ പോരാട്ട 
ങ്ങഠം ഉണ്ടാവുക സാധാരണമാണു'”ം 


ഇത്തരം സന്ദര്‍ഭങ്ങളിലൊക്കെ ബലഹീ 


nny 
കെ. രാജേന്ദ്രബാബു എം. എസ്‌സി. 























ചുവപ്പതാടിക്കാരന്‍ ടാമറിന്‍, പോരിനുള്ള പുറപ്പാടാണു “ 


നെറ അന്ത്യത്തിലായീരിക്കും സംഗതി 
കഠം ചെന്നവസാനിക്കുക. ഒരാണും, 
അതിന്‍െറ ഇണയും മാത്രം ഒന്നിച്ചു കഴി 
യുകയാണെങ്കില്‍ അവ അന്യോന്യം 
സ്‌നേഹിച്ചും, സന്തോഷിച്ചും മാതൃകാ 
ഭമ്പതികളായി കാലം പോക്കും. 


പൊതുവേ, എന്തുകിട്ടിയാലും തിന്നാന്‍ 
മടികാണിക്കാത്തവയാണ്‌ ഈ വാനര 


ന്മാര്‍. വച്ചിലകള പൂമൊട്ടകളം പഴ 
ങ്ങളും പൂച്ചികളമൊക്കെ ഇവയുടെ 
പഥ്യാഹാരങ്ങളാണു”. പക്ഷേ, ഇക്കുട്ട 


രില്‍പപെടന്ന ചില ഇനങ്ങരം പ്രത്യേക 
ആഹാരക്രമത്തിന്‌ നിര്‍ബ്ബന്ധം പിടി 
ക്ുന്നവയാണു്‌”. പക്ഷികളെ മാത്രം പിടി 
ചൂ തീന്നുന്നവയും, ആഹാരത്തിനായി 


പഴവര്‍ഗ്ലങ്ങളെ മാത്രം ആശ്രയിക്കുന്ന 
വയം ഇവയുടെ കൂട്ടത്തിലുണ്ട്‌. കീളീ 
പിടിയന൯ ടാമറിന്‍െറ “കൊലക്കടി: 


പ്രസിദ്ധമാണ്‌. ഏതാനും വാനരന്മാര്‍ 
കിടക്കുന്ന കൂട്ടിലേക്ക്‌ ഒരു പക്ഷിയെ 
ഇട്ടുകൊടുത്താല്‍, കൂട്ടത്തിലെ ഒരെണ്ണം 
മാത്രം അതിനെ ഓടിച്ച പിടിക്കും മററ 
ളവ ശ്രദ്ധയോടെ രംഗം നിരീക്ഷിച്ചു 
കൊണ്ടിരിക്കുകയേയുളളൂ- തന്‍െറ പിടി 
യിലായ കിളിയുടെ കഴുത്തില്‍ വിരലു 
കഠം അമര്‍ത്തിയശേഷം മിന്നല്‍ പോലെ 
അതിന്‍െറ തലയ്ക്ക്‌ ഒററക്കടി കൊടുക്കുംം 


വാനരന്മാരുടെ കൂട്ട 
ത്തില്‍ വലിപ്പം തി 
രെക്കുറഞ്ഞ പിഗ്‌മി 
കളുടെ തൊട്ടടുത്ത 
ബന്ധുവാണ്‌ ടാമ 
റിന്‍. ഉയരത്തില്‍ ക 
ഴുയാനിഷ്‌ടപ്പെട 
ന്ന ടാമറിന്‍ എട്ടപ 
ത്ത മിററര അകലം 
നിസ്സാരമായി ചാടി 
ക്കടക്കും. 
തലയോടു പൊത്തു” തലച്ചോറിലേക്കു 


ചെല്ലുന്ന ഈ കടിയോടെ ക്ഷണം ആ 
പക്ഷി ചാകും. ചത്തുകഴിഞ്ഞ പക്ഷി 


യുടെ തല വിരലുകൊണ്ടു പിടിച്ചു കറ 
തന്‍െറ മുഖത്തിനുനേരെ 
കൊണ്ടുവന്ന്‌ ധൃതിയില്‍ കടിച്ചു മുറിച്ചു” 
തുപ്പിക്കളയും. എലി തവള തുടങ്ങിയ 


ക്കി, ചൂണ്ടു” 







ജീവീകളളയും ഇവ ഒററക്കടിക്കു കൊന്നു 
കളയാറുണ്ട്‌. 
ഇണചേരാന്‍ വേണ്ടി പ്രത്യേക സീസ 
കഠം തെരഞ്ഞെടുക്കുന്ന സ്വഭാവം ടാമ 
റിനുകഠക്കില്പ. ദീര്‍ഘകാലം മധുവിധു 
കൊണ്ടാടുന്നതിലും ഇക്കുട്ടര്‍ക്ക താല്പര്യ 
മില്ല. ഇണചേരണമെന്നു തോന്നുമ്പോഠം 
പെണ്ണ്‌ തന്‍െറ വാല്‍പൊക്കു! വളച്ചപി 
ടിക്കുംം അംപ്പാഠം അവളുടെ ലൈംഗിക 
ഗ്രന്ഥിയില്‍ നിന്ന പ്രത്യേക ഗന്ധം 
ബഹീര്‍ഗ്ഗമിക്കുകയും ചെയ്യും. എന്നിട്ടം 
ആണ്‍കുരങ്ങ്‌ അടുക്കുന്നില്ലെങ്കില്‍ അ 
വടം നാക്കുനീട്ടിയം, അവന്‍െറ മുഖത്തു” 
നക്കിയും ഇണചേരാന്‍ അവനെ പ്രേരി 
പ്പിക്കും. ജത്രയമൊക്കെയാകുരമ്പാരം ഒരു 
വിധപ്പെട്ട ആണുങ്ങളൊക്കെ വീണതു 
തന്നെ. അവന്‍ മെല്ലെ അവളെ സമീ 
പിച്ചു? അവളുടെ വാസനയുള്ള വാല്‍ 
തന്‍െറ രണ്ടു കൈകഠംക്കുമുള്ളില ക്കി മണ 
ക്കുകയും, പിന്നീട “ഒരു ദുര്‍ബ്ബല നിമി 
ഷത്തില്‍ അവ ലൈംഗിക ബന്ധത്തില്‍ 
ഏര്‍ പ്പെടുകയും ചെയ്യും. നൂററിനാല്പതു ദിവ 
സമാണു പ്പെണ്ണ ന്‍െറ ഗര്‍ഭധാരണ 
കാലം. തൊണ്ണടറു ശതമാനം ഗര്‍ഭിണി 
കളം ഇരട്ട പ്രസ വിക്കുകയാണു പതിവു". 
ജനീച്ച പാടെ കുഞ്ഞുങ്ങരം തള്ളയുടെ മുതു 
കില്‍ കയറി അള്ളിപ്പിടിച്ചു കിടക്കും. 
ഈരണ്ടു മണിക്കൂര്‍ ഇടവിട്ട്‌ അവ മുല 
കുടിക്കാനിറങ്ങും. രണ്ടു ദിവസം മാത്രം 
പ്രായമായ ഒരു കുഞ്ഞിനെ കുടുംബാംഗ 
ഞങ്ങളൊക്കെ മാറിമാറി എടുത്തു” താലോ 
ലിക്കുന്ന ഒരു മനോഹരദൃശ്യം തനിക്കു കാ 
ണാനവസരമുണ്ടായതായി ജെ. ഫ്രാന്‍സ്‌ 
എന്നൊരു വന്യമൃഗനിരീക്ഷകന്‍ രേഖപ്പെ 
ടത്തീയിരിക്കുന്നു. കുഞ്ഞുങ്ങരംക്ക്‌ ഒരാഴ്ച 
പ്രായമാവുമ്പോഴേക്കും, അവയെ സംര 
ക്ഷിക്കുന്ന ചുമതല പുണ്ണമായും അച്ഛന്‍ 
ഏറൊെറടുക്കും. പിന്നെപ്പ ന്നെ രുലകൊ 
ഭൂ ക്കേണ്ട സമയമാവുമ്പോടം അമ്മ അടുത്തു 
ചെന്നു” കൈനീട്ടകയും അച്ചന്‍ അതി 
നായി അവളെ ഏല്ലിക്കുകയും പെയ്യും . 
ഒരവസരത്തില്‍ പതിനഞ്ചു മിനിട്ടോളം 
സമയം കുഞ്ഞുങ്ങരം മുലകുടിക്കാനെടുക്കുംം 
വിശപ്പടങ്ങിയാല്‍ ക്ഷണം അച്ഛന്‍െറ 
ചുമല!ല്‍ വന്നു കിടക്കും. കുഞ്ഞു” അച്ഛ 
ന്‍െറ ഉടലിനോടൊട്ടിക്കിടക്കുന്നതു 
കണ്ടാല്‍ ആ പിതാവു” ഒരു സ“്‌കാര്‍ഫഴ* 
ധരിച്ചിരിക്കുകയാണെന്നേ തോന്നും 
പാലുകുടി മാറുന്നതിനുമുമ്പതന്നെ അച്ഛന്‍ 
പഴങ്ങടം പറിച്ചു” മര്‍ദ്ദിച്ചു” ചെറിയ കഷ 
ണങ്ങളാക്കി കുഞ്ഞുങ്ങഠംക്കു കൊടുത്തുതുട 
ങ്ടുംം അഞ്ചുമാസം പ്രായമാകുന്നതോടെ 
സര്‍വ്വതന്ത്ര സ്വതന്ത്രരായി നടന്നുതുടങ്ങ 
മെന്നുവരികീലും, നാലുവയസ്സാകുവോളം 
അവ മാതാപിതാക്കളോട്‌ കൈനീളി 
ഭക്ഷണം വാങ്ങിത്തിന്നാറുണ്ടു. 


ഡിക്രൂസ്‌ ലിമാ എന്നൊരു അമേരീക്ക 
താരനു ഒരു ചക്രവത്തി ടാമറിന്‍ ഉണ്ടാ 
ശിരുന്നു. സ്‌നേഹമുറുന്ന മിഴികളുമായി 
അതു്‌ പലപ്പോഴും അദ്ദേഹത്തെ നോക്കി 
തന്നെ ഓമനിക്കാനഭ്യത്ഥിച്ചിരുന്നുവെ 
ന്നും, അടുത്തുചെന്നാലുടന്‍ ചൊറിഞ്ഞു 
കൊട്ടക്കാന്‍വേണ്ടി അതു തന്‍െറ വയവ 
കാണിച്ചു” മലര്‍ന്നുകിടക്കുമായിരുന്നുവെ 
ന്നും അദ്ദേഹം പറയുന്നു. 


കലാകഴടുഭി ലക്കം 861 പേജ്‌ 21 






























































“ഘന്‍ഡുകാരെയം 


രണ്ടു്‌ 


ദീപം പീപ്പിംം ആര്‍ പെര്‍ദഫാ 
മിങ്‌" - കോടമഞ്ഞിലൂടെ ഞങ്ങളടെ അവ 
സാനത്തെ കപ്പ! വീഞ്ഞും വൃഥാവിലായ 
മനസ്താപത്തോടെ മടങ്ങുമ്പോരം ഞാന്‍ 
ചീമ്പിയോട പറഞ്ഞു: “ടേ ആര്‍ പെര്‍ 
ഫോമിങ്‌ ആന്‍ ആദംടര്‍നേററീവ* 
ലൈഫ്‌ . സ്റ്റൈല്‍. പെര്‍ഫോമിങ്‌” 
ആന്‍ഡ്‌ ഓചര്‍ ഡൂയിങ്‌ ഭെയര്‍ ഐഡി 
യ ഒഫ്‌ ബാക്ക്‌ ററുദ നേച്ചര്‍.” 


ആല്‍ച്‌ഴ്‌ റയീനിലെ അന്തേവാസികാരം 
മാസങ്ങളായിക്കാണം ജലസ്‌പര്‍ശമറി 
ഞ്ഞിട്ടു' . സ്വിസ്സ്‌ സ്വഭാവത്തെ സംബ 
ന്ധിച്ചിടത്തോളം ഇതു്‌ വിചിത്രമാണും 
ദേഹശുദ്ധിയം പരിസരനൈര്‍മ്മല്യവും 
ഞരമ്പുരോഗികളുടെ തീവ്രനിര്‍ബ്ബന്ധ 
ത്തോടെ സംരക്ഷിക്കുന്നവരാണു” സ്വ സ്സ്‌ 








മറിഷുത്ധ 


ങ്ങളില്‍ കരിശുയുദ്ധത്തിനു പോയീ മട 
ങ്ങിയ മടടമ്പിമാര തൃര്‍ക്കിസ്‌നാനത്തി 
നെറ ശീലം പ്രചരിപ്പിച്ചപ്പോഠം കളി 
വീണ്ടും ഒരു ദിനചര്യയായി. രണ്ടാം 
വിശുദ്ധ റോമന്‍ സാമ്രാജ്യത്തിന്‍െറ 
കാലത്തു്‌ ആല്‍പൈന്‍ പ്രദേശങ്ങളില്‍ 
പ്രബലങ്ങളായ'ത്തീര്‍ന്ന നിരവധി 
ക്രിസ്ത്യന്‍ മൊണാസ്റ്ററികഠം ദേഹശുദ്ധി 
അനുശാസിക്കുകയും ചെയ്തപ്പോ: കുളി 
ഒരു ദൈവിക കര്‍മ്മംപോലും ആയി. 
വെറും പ്രാപഞ്ചികമായ ദേഹശുദ്ധി 
ഒരു ഉത്തമ ക്രിസ്ത്യന്‍ മൂല്യമായീ തെററി 
ജരിക്കേണ്ടതില്ലെന്നു്‌ മതനവീകരണ 
ത്തിന്‍െറ അവധുതന്മാരില്‍നിന്ന്‌ കര്‍ബാ 
ന കൊണ്ട സ്വിസ്റ്റി? സമൂഹം പിന്നീടു” 
ഒരു ദീര്‍ഘകാലം കുട്ടി ഉദപക്ഷിച്ചും പ 
തിനെട്ടം പത്തൊമ്പതും നൂററാണ്ടുകളില്‍ 
ഗുഹ്ൃയരോഗങ്ങളെക്കറിച്ചുള്ള ഭീതി പടരു 
കയും ചെയ്തതോടെ ന'യന്റ്രണമില്ലാത്ത 
ലൈംഗികചേഴ്‌ചകടംക്കൊപ്പം പൊതു 





സങ്ങളില്‍ പിന്നീടൊരിക്കലും പീന്‍തീ 
രിഞ്ഞീട്ടില്ലം 

ജീവിതം കഴുകി വൃത്തിയായി വയ്ക്കു 
വാന്‍ സജ്ജീകരിച്ചിട്ടള്ള അനേകം യന്ത്ര 
ങ്ങളും ഗാഡ്‌ജററുകളം സ്വസ്സ്റ്‌ വിപ 
ണിയില്‍ കിട്ടും. 
ന്ധ പരിശീലന പാഠപദ്ധതികളണ്ട്‌.: 
ആഴ്ചയിലൊരിക്കല്‍ പള്ളിക്കൂടങ്ങളടെ 
നീന്തല്‍ക്കുളത്തില്‍ അദ്ധ്യാപകന്‍െറ മേല്‍ 
നോട്ടത്തില്‍ കുളിക്കുവാന്‍ വീദ്യാത്ഥ കഠം 
നിര്‍ബ്ബന്ധിതരാണു'. അടുക്കളയില്‍ ഉപ 
യോഗര്‍ക്കുന്ന ചൂല്‍ എങ്ങനെ കഴുകി 
വൃത്തിയാക്കാമെന്നു നിര്‍ദ്ദേശിക്കുന്ന ഒരു 


പാഠപുസ്തകത്തില്‍ പറയുന്നു: “ആദ്യ 
മായീ പൊടികളഞ്ഞു്‌ കെട്ടുപിണഞ്ഞ 
നാരുകരം വേര്‍പെടുത്തുക. പിന്നിട്ട 


ബ്രഷം കൈപ്പിടിയും ഒരു അരമാണിയാ 
ലായനിയില്‍ കഴുകണം. അതിനുശേഷം 
വീട്ടിന്‍െറ പുറത്തു കൊണ്ടുപോയി ചൂലി 
നെറ നാരുകഠം ചീകി വൃത്തിയാക്കണംം 





ഇളം ചുടുള്ള വെയില്‍. പുല്ലി 
ന്‍േറയും പുവിന്‍േറയും ഉന്മേ 
ഷകരമായ ഗന്ധം അക്കോര്‍ 
ഡിയനില്‍ ചിമ്പി 
പഴയ സംഗിതം ശ്രവിക്കുന്നു. 
ഒരിക്കലും മറക്കാനാവാത്ത ഒരു 
ഓരര്‍മ്മയായിത്തിരന്ന അനുഭ 
വത്തെക്കുറിച്ചു", 


ഏതോ 





ജനതം ആല്‍പ”സിനെപ്പോലെ ശുദ്ധം 
Alpine pure എന്ന ആലങ്കാരി കോക്തി 
അവര ജിവിതത്തില്‍ യാഥാര്‍ത്ഥ്യമാ 


ക്കിയീട്ടണ്ട്‌, ലോകത്തിലെ ഏററവും 
വൃത്തിയുള്ള സമൂഹമാണിതു“ം. ജനീവ 
യിലേയും ബേണിലേയും തെരുവീഥി 


കളില്‍ അതി്‌പ്രഭാതങ്ങളുടെ കൊടുംതണു 
പ്പില്‍ ചരശ്ശതം ചൂലുകളമായി പ്രവത്തി 
ക്കന്ന ചുകന്ന ജാക്കററുകരം കാണുന്വോഴും, 
വീടുകളടെ ടെസ്റ്‌ ട്യൂബ്‌ ശുചിത്വം 
കാണുമ്പോഴും ചിലപ്പോരം ഈ വൃത്തി 
ബോധം മതിഭ്രമം തന്നെയെന്നു; തോന്നും, 
ആല്‍പൈന്‍ താഴ്‌വരകളില്‍ പമ്ഷേ 
ഇതു” : പഴയ പാരമ്പര്യമാണ്‌“. ജൂലീയ 
സ്‌ സ്ീസ്സരടെ അധിനിവേശസൈന്യം 
ബാഡന്‍ പട്ടണത്തിനടുത്ത്‌ വിന്‍ഡി 
ഷില്‍ ഒരു ആംപി തിയേറററും സ്ഥിരം 
ശിബിരവും ഉണ്ടാക്കി തങ്ങുകയും ബാഡ 
നീലെ ഉഷ്തജല ഉറവകളെ ഒരു “റോമന്‍ 
തെര്‍മ ല്‍സ്‌ചാ” ആയി പണിയുകയം 
ചെയ്ത കാലം തൊട്ട്‌ റോമന്‍ സാമു 
ജ്യത്തിന്‍െറ സ്‌നാനുഭമം സ്വിററ്‌സര്‍ 
ആവേശിപ്പിചിട്ടണ്ടു*, 
പഴയ ക്രിസ്ത്യന്‍ വിരക്തിയും പല പ്രകൃ 
ത ഭീകരവര്‍ഗ്ഗങ്ങളടെ പടയോട്ടങ്ങളം സാ 
മ്രാജ്യത്തിനൊപ്പം റോമന്‍ സ്‌നാനഘട്ട 
ങ്ങളം സ്‌നാനശീലവും . ഇടക്കാലത്തു" 
ക്ഷയിപ്പിച്ചു. എന്നാല്‍ മദ്ധ്യകാല ശതക 


പേജ്‌ 22 കലാകരമമുദി ലക്കം 861 ൽ 


ച്‌ 


സ്‌നാന സങ്കേതങ്ങളും തീത്തും വര്‍ജ്ജ്യ 
മായി. പിന്നീടു്‌ ദേഹശുദ്ധ!യേയും പരി 
സരശുചിത്വത്തേയും കറീച്ച്‌ സ്വിസ്റും 
ജനത ഗാരവമായി ചിന്തിക്കാന്‍ തുട 
ങ്ജിയതു" ആല്‍പസിലേക്കുള്ള ഇംഗ്ലീ 
ഷ്‌” വീനോദസഞ്ചാരീകളടെ വര്‍ദ്ധന 
വോ കൂടിയാണു്‌. കോളനികളിലെ 
കോളടയുടെയും മററ്‌ പകര്‍ച്ച വ്യാധികള 
ടെയും തിക്താനുവേമുണ്ടായിരുന്ന ഇംഗ്ല 
ഷുകാക്ക്‌” അപൂര്‍വ്വമായി പരിസരവ്ൃത്തി 
ബോധമുണ്ടായ കാലമാണതു*”. സ്വിസ്സ്‌. 
ജര്‍മ്മന്‍ പ്രവിശ്യകളില്‍, തങ്ങളുടെ വഴി 
ക്ഷ്‌ കണ്ട നിശാവിശ്രമകേന്ദ്രങ്ങളെയും 
പുരാതനമായ തീന്‍ ഗൃഹങ്ങളെയം അവര്‍ 
കണിശമായ ശുചിത്വം പരിശീലി 
പ്പിചു: ഈ നൂററാണ്ടിന്‍െറ തുടക്കത്തില്‍ 
പാസ്‌ ചറുടെ കണ്ടുപിടീയ്തങ്ങളും വ്യാധി 
പ്രകര്‍ച്ചകളുടെ സ്വഭാവവും വെളിവായ 
തോടെ ഭയന്ന സ്വിസ്സ്‌ ജനത വെടിപ്പും 
വൃത്തിയും തിരക്കിയുള്ള തങ്ങളുടെ സാഹ 


വെയിലേല്‍ക്കാതെ തണലില്‍ വച്ചാ 
ണിതു ചെയ്യേണ്ടതു”. പിന്നീടു്‌ ചൂല്‍ 
പ്പിടി മിനുസമായി മെഴുക്‌ പുരട്ടി ഉണ 
ക്കുക...” ഈ നീര്‍ദ്ദേശങ്ങരം മറന്നു 
പോവുന്ന ഒരു വിദ്യാര്‍ത്ഥി സ്വിസ്റ്റു്‌ 
സെക്കന്‍ഡറി സ്‌കൂ കടക്കില്ല. 

സ്വിസ്സ്‌” ശുപിത്വബോധത്തിന്‌ ഇത 
നൂററാണ്ട!ല്‍ ഏല്‍ക്കുന്ന ആഘാതം ഒരു 
പക്ഷേ ഈ ബദല്‍ ജീവിതരീതി 
കളില്‍നിന്നും ഉപസംസ്‌കാരങ്ങളില്‍ 
നിന്നുമാവുംം 


കൂണ്‍ പത്തു്‌. വ്യാഴം. 


രാത്രി എപ്പോഴെന്നറിയില്ല, മഞ്ഞു" 
പെയ്തിരുന്നു. രാവിലെ എഴുന്നേററു പുറ 
ത്തു വന്നപ്പോടം പലേടങ്ങളിലും കട്ട 
കെട്ടി കിടക്കുന്ന മഞ്ഞു”. ജൂണില്‍, ഇത്ര 
വൈകി ഇതു്‌ അവറചാരിതമാണെന്നു 
ചിമ്പി പറഞ്ഞു. ഉച്ച കഴിയുംവരെ 
കാലാവസ്ഥ ഇന്നലെയെന്നോണം തുട 
നും മുററത്തു” ഒരു ജലവാഹിനിയില്‍ 





രവീന്ദ്രന്‍ 


സ്‌കൂളുകളില്‍ നിബ്ബ 








നീന്നു” സദാ നീറഞ്ഞടൊണ്ടിരിക്കുന്ന 
കത്‌ .ത്താട്ടി സ്‌ പര്‍ശിക്കാന്‍ കഴിയാത്ത 
വിധം തണുത്തുറഞ്ഞു കിടക്കുന്നു. 

ഈ കൊടു. തണുപ്പില്‍ ചിമ്പിയും റൂഡി 
ഗറം എഴുന്നേല്‍ക്കും മുന്‍പു”, സാവ്‌ജൈ 
നില്‍നാന്ന്‌ ഏതാനും കര്‍ഷകര്‍ തങ്ങ 
ടെ ട്രക്കുകളില്‍ മരപ്പലകകളം പണി 
യായുധങ്ങളമായെത്തി. പിയൂസിന്‍െറ 
നേതൃത്വത്തില്‍ അവര്‍ പന്നിക്കൂട പണീ 
യുവാന്‍ തുടങ്ങി. അവര്‍ പതിനൊന്നു 
പേരുണ്ടായിരുന്നു. തങ്ങളുടെ വലിയ 
മഴക്കോട്ടകളം തൊപ്പികളമായി താഴെ 
നനഞ്ഞ ചളിയില്‍ നിന്നു്‌ അസാധാര 
ണമായ ഈര്‍ജ്ജത്തോടെ പണിയെടുക്ക 
സ്വോഠം, മൂടല്‍മഞ്ഞിന്‍െറ തിരശ്ശീല 
യില്‍ അവര്‍ ഇരുണ്ടു” വലിയ നിഴലുകഠം 
പോലെ കാണപ്പെട്ടു. സംസാരിക്കു 
മ്പോടം വാക്കുകളെക്കാളേറെ അവര്‍ പുക 
തപ്പി. - 

ഉച്ചകഴിഞ്ഞതോടെ അന്തരീക്ഷം ചെ 
ട്ടെന്നു” തെളിഞ്ഞും ആല്‍പ്‌സിന്‍െറ 
ശിഖരങ്ങളെ മൂടിനിന്ന മേഘങ്ങഠം അദ്ര 
മനസ്സോടെ കാററിനു്‌ വഴങ്ങി. ഭീമ 
മായ ഒരു സ്‌ ഫടികതലത്തിലെന്നപോ 
ലെ ആകാശത്തിനു കുറുകെ സൂര്യന്‍ പ്രകാ 
ശിച്ചു. ചിമ്പി തന്‍െറ പഴയ അക്കോര്‍ 
ഡിയനുമായി മുററത്ത 'റങ്ങീ. പര്‍വ്വതവും 
പ്രകൃതിയം കഴുകിത്തുടച്ചപോലിരുന്നും 
സ്വച്ഛമായ ആകാശത്തിന്‍െറ പശ്ചാത്ത 
ലത്ത/ില്‍ ആല്‍പ്‌സിന്‍െറെ ശൃംഗങ്ങഠം 
സ്‌ഫുടവും നിഷ്‌ കൃഷ്ടവുമായിക്കണ്ടു. 

ഒരിക്കല്‍, കഴ 'ഞ്ഞ രേയ്‌? മദ്ധ്യത്തില്‍, 
ഒരു ചെറിയ പ്വെപ്പര്‍ വിമാനത്തില്‍ 
ഞാന്‍ ഈ പര്‍വ്വതശുംഗങ്ങരംക്കു മുകളില്‍ 
പറന്നിട്ടണ്ടു”. മറക്കില്ലം നല്ല തെളിച്ച 


സാവ്‌ജൈനിലെ വീട്ട്‌ 





മുള്ള ഒരു പ്രരാതമായീരുന്നു അതു”. ഒരു 
മി നോഠാട്ടാ എക്‌സിക്യൂട്ടീവായ ഐറീന്‍ 
എന്ന സ്‌നേഹിത വളിച്ചു. ആല്‍പ്പി 
നു മീതെ പറക്കാന്‍ ഒരു ക്ഷണം. ഏതോ 
സുഹൃത്തു” അവഠംക്കു നല്‍കുന്ന പിറന്നാരം 
സമ്മാനമാണു. രണ്ടു പേര്‍ക്കു വരാം. 
വരുംവരായ“കകളെക്കറിച്ചു' ഓര്‍ക്കാതെ 
പാററ്‌ എന്ന ഫിലീം മുസിഷ്യന്‍ സുഹൃ 


ത്തിനെയുംകൂട്ടി ഞങ്ങാം പുറപ്പെട്ട. 
ബാഡനിലെ ഫ്‌ളയീങ്‌ കൂബ്ബിനെറ 
എയര്‍സ്‌ടിപ്പില്‍ നീന്നു പുറപ്പെട്ട" 


ആൽല്‍പ“്‌സിന്‍െറ പ്രധാന ശീഖരങ്ങരം 
ചുററി വാലര്‍സ്‌കാന്‍ റണില്‍ സിയോണ്‍ 
നഗരത്തിലി റങ്ങുകയായിരുന്നു ഉദ്ദേശ്യം. 
സാധാരണഗതിയില്‍ അറുപത്തഞ്ചു” 
മിനിററ്‌ ദീര്‍ഘിക്കുന്ന ഒരു ഫ്‌ടെളറരറ”. 
റണ്‍വേയില്‍ ഞങ്ങളടെ ക്യാപ' ററന്‍ 
ഹാന്‍സ'യൂര്‍ക്ക്‌ കാത്തു” നിന്നിരുന്നു. 
പൈപ്പര്‍ വാരിയര്‍ 2 എന്ന 
നാലുപേരക്കിരിക്കാവുന്ന കൊച്ചു വിമാ 
നവും. കോക്ക്‌ പിററില്‍ ക്യാപ്‌ റഠനു 
തൊട്ട” ഞാനിരുന്നു. പിന്നില്‍ പാററും 
ഐറിനും. ടേക്ക്‌ ഓഫും ഫ്‌ ളൈററിന്‍െറ 
ആദ്യ പകുതിയും ആയാസരഹിതമായിം 
താഴെ അകന്നുപോകുന്ന ഗ്രാരങ്ങളുടെയും 
നഗരങ്ങളുടെയും ഹൃദ്യമായ ദൃശ്യം. ആല്‍ 
പാസി നോടടത്ത പോരം പക്ഷേ, അന്ത 
രീക്ഷത്തിന്‍െറ സ്വഭാവം മാറി. ആകാ 
ശത്തു" പ്രതീക്ഷിച്ചതി ലേറെ വായുസമ്മര്‍ 
ഭരുണ്ടായിരുന്നു. ഞങ്ങളുടെ കൊച്ചു പേട 
കം കാററില്‍ പെടുന്നനവെ താഴ്‌ന്നും 
ചൊങ്ങിയുംകൊണ്ടിരന്നും ഈ പിറ 
ന്നാഠം സമ്മാനം ബുദ്ധി പൂര്‍വ്വ ദംമായില്ലെ 
ന്നു” ഞങ്ങം വിചാരിക്കാന്‍ തുടങ്ങി. 
പക്ഷേ, ഫാന്‍സിന്‌ യാതൊരു ചാഞ്ച 


ലുവരീല്ലം. അയാഠം കൂടക്കൂടെ കണ്‍ 
ട്രോഠം ടവറുമായ! ബുന്ധംവയ്കകുന്നണ്ടു”. 
മറെറാരാളടെ ആത്മസ്ഥൈര്യം സ്വന്തം 
സാത്ത്വനമാവുന്ന അപൂര്‍ വൃനിമിഷങ്ങളാ 
യിരുന്നു അവയെനക്ക്‌ . മുന്നിലുള്ള 
അനേകം കണ്‍ടോറം ഡയലുകളിലെ 
നീക്കങ്ങരംശ്രദ്ധിച്ച കൊണ്ടിരുന്നു, ഞാന്‍ം 
പാററും അതേവരെ തോരാതെ സംസാ 
രിച്ചുകൊണ്ടിരുന്ന ഐറിനും ശരിക്കും 
പകച്ചു” നിഗ്ഗബൂരായിരിക്കുന്നു - ഹാന്‍സ്‌ 
താഴെ അങ്ങഠം കടന്നു പോവുന്ന നഗര 
ങ്ങഠം ചുന്ര്രീക്കാണിച്ചു. 


ഗ്രിന്‍ഭില്‍ വാഠംഡ്‌ താഴ്‌വാരം കടന്നു? 
കൂടതല്‍ ഉയരത്തിലേക്ക്‌, മഞ്ഞുറഞ്ഞ കി 
ടക്കുന്ന ശിഖരങ്ങളുടെ ദിക്കിലേക്കു” ഞ 
ങ്ങഠം പ്രവേശിച്ചു. ഐഗര്‍, മങ്ക”, യങ്ങ്‌ 
ഫ്രാ (കന്യക) എന്ന മൂന്നു പ്രസിദ്ധമായ 
കൊടുമുടികഠം ഞങ്ങരംക്കരികീലൂടെ കട 
നുപേേയി. ഐഗര്‍ അപകടകാരിയായ 
ഒരു പര്‍വ്വത ശിരസ്സാണു”. അതീന്‍െറ 
വടക്കന്‍ പാര്‍ശ്വത്തിലുടെ കയറാന്‍ 
ശ്രമിച്ച അനേകം പര്‍വ്വതാരോഹകര്‍ 
താഴെ വീണു മരിച്ചിട്ടണ്ട്‌ . ഗെന്മി 
പാസ്‌ എന്നറിയുന്ന വിടവിലൂടെ സി 
യോണ്‍ താഴ്‌ വരയിലേക്കു” പ്രവേ രിക്കും 
മുമ്പ” വലതുവശത്തു” ഹിമപ്രപഞ്ചത്തില്‍ 
നിന്നു” പ്രാഡ്ഥരായി ഉയര്‍ന്നു നില്‍ക്കുന്ന 
മാഥര്‍ ഹോണ്‍?" എന്ന കൊട്ടമുടി . മാഥര്‍ 


ഹോണ്‍ കാണാത്തവര്‍ ആല്‍പ്‌സ്‌ 
കണ്ടില്ലെന്നാണ്‌*ം പര്‍വ്വതാഗ്രങ്ങളെയും 
അഗാധതയെയംകുറിച്ച അപ്ൂര്‍വ്വരായ 


അദ്‌ഭതവും ഭിതിയയം സൃഷ്ടിക്കുന്നു, ആ 
ഹിമശ്രംഗങ്ങാം. സിയോണില്‍ നിന്നു 
ള്ള മടക്കയാത്രയും സ്വസ്ഥമായിരുന്നില്ലം 
മേഘങ്ങളുടെ വഴിമാറി, ജനീവ, ബേണ്‍ 










































































ബാസല്‍, ബ്രുഗ്ഗ്‌ എന്നീ നഗരങ്ങഠംക്കാ 
മുകളിലുടെ പറന്നു ബാസനിലെ എയര്‍ 
സ്‌ ട്രിപ്പിലെത്താന്‍ ഒന്നരമണിക്കൂറില 
ധികം സമയമെടുത്തു. ' 


വൈകുന്നരവും വെളിച്ചം മങ്ങാതെ 
കുണ്ടപ്പോരം ഞാന്‍ മലകള'റങ്ങി സാവ? 
ജൈന്‌ലെ റസ്സേററന്‍റാവരെ നടക്കാന്‍ 
തീര്‍ച്ചയാക്കി. നിരത്തു” ഒഴിവാക്കി 
ഒരു കുറുക്കുവഴിയിലൂടെ ഇറങ്ങുകയാണെ 
ക്കില്‍ ഏഴു കിലോമീറററിലധികമില്ല, 
ഗ്രാമത്തിലേക്കു”. രാത്രിയില്‍ മെയിന്‍ 
സാസ്റ്റിലേക്കു വരുന്ന വല്ല കര്‍ഷകരുടെ 
യും ട്രക്കുകളില്‍ കയറീ തിതീച്ചുവരാം. 
തെല്ലുനേരം ഗ്രാമത്തിലെ റസ്സോറന്‍റില്‍ 
ഒരു ബിയറുമായി ഇരീക്കാം. ഒന്നോ 


കാലി മേയ്താനിറങ്ങിയ ചീമ്പി 








ഹിമസാന്ദ്രതയ ല്‍ പച്ചിലത്തഴപ്പുകരം തേട ।യിറങ്ങിയ കാലിക്കൂട്ടം 


രണ്ടോ കപ്പി വൈനുമായീ മടങ്ങാം. 
ഒരു ലതര്‍ ജായ്തുററും കുടയുമായി ഞാനീ 
ങ്ങിയപ്പോം തന്‍െറ പഴയ അക്കോര്‍ 
ഡിയനു മെടുത്തു” ചിമ്പിയയം പുറപ്പെട്ടം 
കുറച്ചു” ഉരുളക്കിഴങ്ങും ഈര്‍ച്ചപ്പൊടിയും 
സമ്പാദിക്കണം. 

ഇളം ചുടുള്ള വെയില്‍, പുല്പിന്‍െറയും 
പൂവുകളടെയും ഉന്മേഷകരമായ ഗന്ധം. 
അക്കോര്‍ഡിയനീല്‍ ചിമ്പി ഏതോ പഴ 
യ സംഗീതം ശ്രവിക്കുന്നു. ഞങ്ങഠംക്കു 
മുന്നില്‍ ഓടിക്കൊണ്ടും തിരിഞ്ഞു ചുററും 
വട്ടമീട്ടകൊണ്ടും. ആസ്മ ഒരു വിശേഷ 
പ്പെട്ട ഗായകസംഘമെന്നോണം ഞങ്ങഠം 
കുന്നുകളിറങ്ങിം 


“വാട്ട്‌ ഡു യൂ തിങ്ക” ഒഫ്‌ ചിമ്പര്‍ 





ലീന്‍?” വന്നദിവസം തന്‍റ ജര്‍മ്മന്‍ 
നിരങ്കശത്വത്തോടെ റൂുഡിഗര്‍ ചോദിച്ച? 
രുന്നു; “ഡസിന്‍ഠ്‌ ഹി ലുക്ക്‌ എ 
ബിററ്‌ മേഡ്‌ * 

ചിചപ്പോഠം ചിന്ധീയുടെ ഗ്രീക്ക്‌ മുഖ 
പ്രകൃതത്തില്‍ അത്തരം ഒരു ലാഞ്ചന 
യുണ്ടു., നിരുപദ്രവകാരിയായ ഒരു ചിത്ത 
രോഗിയുടെ മുഖത്തു കാണുന്ന ദൈന്യം. 
താടിരോമങ്ങളടെ അനൃഥാത്വം. എന? 
ക്കം ചിമ്പിയെ പരിമിതമായ പരിചയ 
മേയുളളും. മേയ്‌ ആദ്യത്തില്‍ ഒരു വൈ 
കുന്നേരമാണു” ഞങ്ങഠം കണ്ടതു". യാദ്ദ 
ക്വികമായി സൂറിച്ചിൽ നീഡര്‍ ഡോര്‍ഫ്‌ 
സ്‌ടരാസ്റ്റിലെ ഒരു റസ്റ്റോറന്‍റില്‍. അന്നു? 
ചിമ്പി ലാററിനമേരിക്കയില്‍ നിന്നു? 
മടങ്ങിയെത്തിയ ദിവസമായിരുന്നു. 


ഒരു ചെറിയ സെയിലിങ” ബോട്ടില്‍ 
മറെറാരു സ”്‌നേഹിതന്‍െറകൂടെ ചിമ്പി 
അത്‌ ലാന്‍റിക്‌ മുറിച്ചുകടന്നു. തെക്കന്‍ 
അമേരിക്കയില്‍ എവിടെയോ സുരിനാം 
എന്ന തുറമുഖത്താണവര്‍ എത്തിയതും 
അവിടെ ഒരു വുഡന്‍ ഡോക്ക്‌ വെള്ള 
ത്തില്‍ മുങ്ങിപ്പോയതു്‌ വീണ്ടെടുക്കുവാന്‍ 
തുറമുഖാധികൃതര്‍ ശ്രമിക്കുന്നുണ്ടായിരുന്നും 
ചിമ്പിയം സ്‌നേഹിതനും അവരുമായീ 
ഒരു കരാറുണ്ടാക്കി. ഡോക്ക്‌ പൊക്കിയെ 
ടുത്തു മൂന്നാഴ്ച, ദീര്‍ഘിച്ച ഒരൊന്നാംതരം 
ജോലി. പിന്നിട്ട്‌ ചിമ്പി സ്‌നേഹിത 
നെ പിരിഞ്ഞു? മെക്ലിക്കോ, കൊളമ്പിയ, 
ചിലി എന്നിവിടങ്ങളിലെ നഗരങ്ങ 
ളില്‍ വളരെക്കാലം അലഞ്ഞു. പെറു 
വില്‍ ഒരു ബയോഗ്യാസ്‌ പ്രോജക“ടില്‍ 
യനെസ*”കോയെ സഹായിച്ചു. വഴിക്കു 
കിട്ടിയ ഒരു കാമുകിയുമായി ഒരു മാസ 
ക്കാലം കാലി ഫോര്‍ണിയയീല്‍ പോയീ 
താമസിച്ചു. ഒരു ലോറിയുമായി ആഗോ 
ഒയാത്രഷ്ക്ണിറങ്ങിയ ഒരു ഫ്രുഞ്ചാ സംഘ 
ത്തിനോടൊപ്പം വിണ്ടും ദക്ഷിണ അമേ 
രിക്കയിലേക്കു” തിരിച്ചു. യാത്രജ്കിടെ 
പനാമയില്‍ വച്ചു്‌” ഒരു സിസം കുടുംബ 
ത്തെ കണ്ടു. അവര്‍ക്കൊപ്പം മുന്നുവസ്സായ 
ഒരു പെണ്‍കുട്ടീയുണ്ടായിരുന്നു, റാഫേല്‍. 
റാഹേലിനെ സ്വിററ്‌സര്‍ലന്‍ഡിലേക്ക” 
തിരിച്ചയക്കണം. കുട്ടിയെ സുറീച്ചിലെ 
ത്തിക്കാമെങ്കില്‍ ചിമ്പിയുടെ യാത്രച്ചെ 
ലവു” അവര്‍ വഹിക്കും. അടുത്ത ഫ്‌ളൈ 
ററീല്‍ കുട്ടിയെയും കൊണ്ടു” ചിമ്പി അമേ 
രിക്ക വിട്ട. 


ഏതാനും മണിക്കൂറുകരം ഞങ്ങഠം ഒരുമീ 
ചകുണ്ടായിരുന്നു. പിരിയന്വോടം ചിമ്പീ 
പറഞ്ഞു: ““ജൂണ്‍ ആദ്യം ഞാന്‍ പശുക്കളെ 
രമയ്ക്കാൻ ആല്‍പ*സീല്‍ പോവും. സെപ്പം 
ബര്‍ അവസാനം വരെ പര്‍വ്വതങ്ങളില്‍ 
ത്തന്നെയാവും. ഇടയ്ക്കു്‌ താല്ഛലര്യമുണ്ടെ 
കില്‍ വല്പപ്പോഴം ആല്‍പ്‌ സില്‍ വരൂ. *ഃ 


പീന്നീട്‌ കഴിഞ്ഞ ആഴ്ചയാണ്‌ 
ഞാന്‍ ചിമ്പിയെ വീണ്ടും കാണുന്നതു”. 
അവിചാരിതമായി ഒരു രാത്രി ചിമ്പീ 
യുടെ ടെലഫോണ്‍ ...നാകള ആല്‍പ്‌ സീ 
ലേക്ക്‌ പുഠപ്പെടുന്നു. വരാന൯ുദ്ദേശിക്കുന്നു 
വെങ്കില്‍ രാവിലെ പത്തിനു ഖുര്‍ 
റെയില്‍വേ സ്റേഷനില്‍... 

സ്വീററ്‌സര്‍ലന്‍റിലെ എല്ലാ പ്രവി 
ശൃകരാക്കും അവയുടേതായ വാററ്‌ വ്യവ 
സായവും സ്വന്തം ബിയറുകളമുണ്ടു”, ഒരു 








ശാലീനതയുടെ മുഖക്കറിയായ സ്വീസ്റ്‌ ഗ്രാമം 


കാന്‍റണിലെ റസ്റ്റോറന്‍റുകരം പ്രധാന 
മായും വില്‍ക്കുന്നതു്‌ ആ കഠന്‍റണില്‍ വാ 
റരന്ന ബിയറും അവിടത്തെ പ്രാദേശിക 
വൈനമായിരിക്കും. ഗ്രാമ്പുടന്‍ പ്രവിശ്യ 
യില്‍ കിട്ടന്ന ബിയറാണു” കലന്‍ഡാം 
മററ പല ബീയറുകളെക്കാളം. ഇതു്‌ മെച്ച 
മാണു്‌. ഈ കാന്‍റണിലൂടെ കടന്നുപോവു 
ന്ന പല യാത്രകഠംക്കിടയിലും വണ്ടീ നി 
റത്തി ഞങ്ങഠം ഒന്നു രണ്ടു കാര്‍ട്ടണ്‍ കലന്‍ 
ഡാ വാങ്ങി കരുതാറുണ്ട്‌. സാവ“ ജൈനി 
ലെ കൊച്ചു റസ്റ്റോറന്‍റില്‍കിട്ടന്ന പ്രധാന 
പാനീയം കലന്‍ഡാ ബിയര്‍തന്നെ. 


വെയില്‍ കണ്ടു” നേരത്തെ പണി നിറു 
ത്തിയ ഗ്രാമത്തിലെ കര്‍ഷകര്‍ അനേകം 
ബിയര്‍കുപ്പികളമായി അവിടെ സമ്മേ 
ളീച്ചിട്ടണ്ട്‌-. ഹൊയ്‌... ഹൊയ്‌... അവര്‍ 
സന്തോഷത്തോടെ ഞങ്ങളെ അഭിവാദ്യം 
ചെയ്തു. വളരെക്കാലം പരിചയമുള്ള ഒരു 
സ്‌ നേഹിതയെപ്പോലെ പുഞ്ചിരിച്ചു 
കൊണ്ടു്‌ സുന്ദരിയായ പരീചാരിക രണ്ടു 
നിറച്ച ഗ്ലാസ്തകളരായി ഞങ്ങംക്കു മുന്നി 
ലുമെത്തി. 

കര്‍ഷകര്‍ വീണ്ടും അവരുടെ അദ്ധ്വാ 
നഭാരത്തെക്കുറിച്ചു പരാതി പറയുവാന്‍ 
തുടങ്ങി. നഗരങ്ങളില്‍ ജീവിതം കൂട 
തല്‍ സ്വതന്ത്രരും ഉദാസീനവുമാണെന്നാ 
ണ്‌” അവര്‍ ധരിക്കുന്നതു”. പക്ഷേ, 
സൂഠറീിച്ചിലയോ ബേണിലേയോ വീട 
കളെപ്പോലെതന്നെ ആര്‍ഭാടങ്ങളും സന 
ഖ്യോപകരണങ്ങളം ഉള്ളവയാണ്‌ സാവ” 
ജൈനിലെ കര്‍ഷകവസതികടം. ജീവി 
തനിലവാരത്തിനന്‍െറയും സരകര്യങ്ങള 
ടെയും കാരൃത്തില്‍ വലിയ അന്തരതൊ 
നുമില്ല. സ്വന്തമായി നിലവും വീടും 


കന്നുകാലികളം ട്രക്കുകളും കാറുകളും ഉരം 
പ്പെടെ നാനാവിധ കാര്‍ഷിക യന്ത്രസ 
ജജികരണങ്ങളുമുള്ള കര്‍ഷകരുടെ സാഹ 
ചര്യങ്ങളാണ്‌ യഗഥാത്ഥത്തല്‍ കൂടുതല്‍ 
ഭദ്രം. എന്നാല്‍ നഗരങ്ങളിലെ ഒരു ശരാ 
ശരി തൊഴിലാളിയെ അപേക്ഷിച്ചു" 
കൂടതല്‍ മണിക്കൂറുകഠം അദ്ധപാനിക്കുവാന്‍ 
അവര്‍ നിരബ്ബന്ധിതര്ധണു”. എല്ലാ 
കാര്‍ഷിക പ്രവര്‍ത്തനങ്ങഠംക്കും സ്വിററാ 
സര്‍ലന്‍ഡില്‍ ഭാരിച്ചതോതിര ഗവ 
ണ്െന്‍റ” ധനസഹായം നല്‍കുന്നുണ്ടു്‌.. 
കൃഷി സ്വീററ'്‌സര്‍ലന്‍ഡിന്‍െറ ചീര്‍ത്ത 
സാമ്പത്തികഘടനയില്‍ ഒരിക്കലും ലാഭ 
കരമാവാനിടയില്ല. കൃത്രിമമായി വില 
നിലവാരം ഉയര്‍ത്തിയും വന്‍തോതില്‍ 
സബ്‌സീഡികരം അനുവദിച്ചുരാണു്‌ 
സ്വിസ്‌ ഗവണ്‍മെന്‍റ്‌ കര്‍ഷക ഗ്രാമ 
ങ്ങഠം നിലനിറ്ത്തുന്നതു”. കഴിഞ്ഞ യുദ്ധ 
കാലത്ത്‌ ആല്‍പ*സീലെ വഴികരം 
അടഞ്ഞ സ്വിസ്‌ പ്രവിശ്യകരം ദുര്‍ഭിക്ഷ 
തയുടെ വക്കോളമെത്തി. അതില്‍ 
പ്പിന്നീട്‌ അടിസ്ഥാനഭക്ഷണാവശ്യങ്ങരം 
ക്ക്‌” പൂര്‍ണ്ണമായും ഇറക്കുമതി ആശ്രയി 
ക്കുന്നതു” ബുദ്ധിചപൂര്‍വ്വകരല്ലെന്ന ബോ 
ദ്ധൃമായി, ഈ കാഷികനയത്തിന്‌ കാ 
രണം പഴയ കഠിനാനുഭവങ്ങളാണു”. 


രാത്രി പത്തുമണി കഴിഞ്ഞിരിക്കുന്നു. 
പകല്‍വെളിച്ചം ഇനിയും മാഞ്ഞിട്ടില്ല. 
അകലെ താഴ്‌വരയ്ക്ക്‌ മറുവശത്തു” 
ഫ്‌ ളോണ്‍സ്‌ ഗ്രാമത്തില്‍ ഒരു കര്‍ഷക 
ഭവനത്തിനു മുകളിഅ പാറുന്ന സ്വിസ്‌ 
പതാക ഇപ്പോഴും തെളിഞ്ഞു കാണു 
നുണ്ട്‌. ആല്‍പ*സിലെ വേനല്‍ ദിവ 
സങ്ങം അതിദീര്‍ഘങ്ങളാണു-ം 





റുഡിഗര്‍ തെറ അനേകം സൂചികളും 
ആല്‍ ചചുററുകളമായി കഴിഞ്ഞ എല്ലാരാത്രി 
കളിമുമെന്നപോലെ തുന്നല്‍പ്പണി തുട 
ങ്ങിയിരിക്കുന്നു. പത്തുവര്‍ഷം മുന്‍പു 
കാലിഫോണിയയിലെ ഒരു സെക്കന്‍ഡ്‌ 
ഹാന്‍ഡ്‌ ഡിലറില്‍നിന്നു” വാങ്ങിയ 
താണു” അയാളുടെ ഈ ജീണ്ണിച്ച ടരസര്‍ം 

ജൂണ്‍ പതിനൊന്നു”. വെള്ളി. | 

തിരക്കു പിടിച്ച ഒരു രാത്രിയാണിതു*. 
വൈകിയെങ്കിലും ഭക്ഷണത്തെക്കുറിച്ചു” 
വിചാരിക്കാന്‍രപാലും ആര്‍ക്കും ഇടകിട്ടീ 
യിട്ടില്ല. പാല്‍ തിളപ്പിക്കാന്‍ കത്തിച്ച 
വലിയ അടുപ്പില്‍ കനല്‍ എരിയുന്നുണ്ടു്‌. 
രുഡിഗര്‍ അതില്‍ ഉരുളക്കിഴങ്ങു" ചുട്ട 
ക്കുവാന്‍ ശ്രമിക്കുന്നു. ചുട്ട ഉരുളക്കിഴങ്ങും 
തക്കാളി സലാഡുമാവും ഇന്നു രാത്രീ. 
ഒരുപക്ഷേ, പല രാത്രികളിലും ഇനിം 

രാവിലത്തെ കറവ മൈന്‍സാസ്റ്റില്‍ 
കഴിഞ്ഞു” ഇന്നു” ഉച്ചയോടെ പശുക്കരം 
ആല്‍പ്'സിലെത്തി. ചാറല്‍ മഴയില്‍ 
അവയെ തെളിച്ചു കൊണ്ട്‌ ഏതാനും കര്‍ 
ഷകരുംം ഇതേവരെ ഏതാണ്ടു” നീശ്ഗബു 
വും ഉദാസീനവുമായിരുന്ന ആലകളം 
പരിസരവും പെട്ടെന്നു്‌ സജീവമായിരി 
ക്കുന്നു. പശുക്കളുടെ ഗന്ധം പൈന്‍കാട 
കളെ വഴുങ്ങിയപോലെ. ഞങ്ങളടെ 
അടുക്കളയിലും കിടപ്പുമുറികളിലുരെല്ലാം 
എങ്ങുനിന്നെന്നറിയില്ല ഇരച്ചകഠം വന്നു 
നിറഞ്ഞിരിക്കുന്നു. 

വൈകുന്നേരം, ആല്‍പ്‌സിലെ ആദ്യ 
ത്തെ കറവ തൃപ്ലികരമായില്ലെന്ന്‌ 
ചിമ്പി പറയുന്നു. മോട്ടോറില്‍ പ്രവര്‍ത്തി 
ക്കുന്ന ഒരുതരം വാക്വം പനുപയോഗി 
ച്ചാണു കറക്കുന്നതു'. ഒരു പശുവിന്‌ 


കലാകരമുദി ലക്കം 361 പേജ്‌ 25 


yi 








ചുരുങ്ങിയതു്‌ അത്ചുമിനിററു”. പക്ഷേ, 
പല പശുക്കളെ. പാത്‌ ചുര ഞാന്‍ കൂടുതല്‍ 
സമയമെട്ക്കുന്നു. രണ്ട മൂന്നു ദിവസത്തി 
നകം മോടട്ടാറ്‌ ന്‍െറ ശബ്‌ദം ടകയക്കുന്ന 
തോടെ അവ സന്നദ്ധമാവുമത്രേ. റൂഡി 
ഗറിനു്‌്‌ ഈ കറവയന്ത്രവുമായി തെല്ലും 
പരിചയമില്ലം അയാളടെ ആറട ! പത്തി 
ഞുരൂപം പശുക്കളെ വിറളിപിടിപ്പിക്കു 
ന്നുവെന്ന്‌ തോന്നി. അവ പലപ്പോഴും 
അയാഠക്കു വഴങ്ങുന്നില്ല. “അയാം വെര? 
മച്ച്‌ എക്ലൈററഡ്‌ വിത്ത്‌ മൈ ന 
ജോബ്‌”. റൂഡിഗറുടെ ഉത്സാഹം നശി 
ച്ചിട്ടില്ല 

എന്ത്‌ ആഹ്‌ ളാദവും സംതൃപ്ലിയമാണു* 
ചാണകത്തിന്‍െറ ഗന്ധവും യരച്ചകളടെ 
ആര്‍പ്പും നിറഞ്ഞ ഈ തൊഴുത്തുകളില്‍ 
റൂഡിഗറം ചിമ്പിയം അനേദഷിക്കുന്നതു*, 
ഏതാനും താസങ്ങടാക്കു മുമ്പുവരെ ഹാം 
ബര്‍ഗില്‍ നിന്നു പുറപ്പെടുന്ന ഒരു ജര്‍മ്മന്‍ 
ഭിന പത്രത്താന്‍െറ അസിസ്റ്റന്‍റ്‌ എഡി 
റററായിരുന്നു റൂഡിഗര്‍ം ഒരു ശരാശരി 
ജമ്മന്‍കാരന്‍െറ സ്വപ്പമാവും അത്തരമൊ 
രു ജോലിയും ജീവിതവും. റൂഡിഗര്‍ പത്ര 
ത്തില്‍ ബദല്‍ ജീവിത സാദ്ധ്യതകളെ 
ക്കുറിച്ചു” എഴുതിക്കൊണ്ഞി രുന്നു. ഒടുവില്‍ 
തന്‍െറ പത്തപ്രവര്‍ത്തനത്തിന്‍െറ യുക്തി 
പുര്‍്വുകമായ പരിണാമമെന്നോണം ഒരു 
വ്യത്യസ്മജീവിതം സ്വയം തിരഞ്ഞെടു 
ത്തു. ജമ്മനിയിലെയും സ്വിററ്‌ സര്‍ 
ലന്‍ഡിലെയയം യുവജനങ്ങാംക്കിടയില്‍ 





കഥകളി ബ്ബ” മെമ്പര്‍മാരാവുക 
ഇന്നൊരു മേനിയാണ്‌ം കഥകളി 
കാണലോ അതും. ഈ അപവാദത്തി 
“നു്‌ അപവാദരമില്ലെന്നില്ല. പണ്ടുമുണ്ടാ 
യിരുന്നു ഇക്കൂട്ടര്‍. കഥകളി കാണല്‍ 
 ആഡ്യൃത്വവും കേമത്തവുമായി കരുതി 
യിരുന്നവര്‍. മുമ്പില്‍ “ധിഴ്‌ങ്ങന്ധ്യ” 
എന്ന ട്ടിൽ ഇരിക്കും. എല്ലാം 
മനസ്സി ഖാകുന്നുണ്ടെന്നാണു നാട്യംം 
പിന്നെ “അബദ്ധപ്പഞ്ചാംഗം കെട്ടഴി 
ക്കുകയായി. എന്നാല്‍ ഏറക്കുറെ 
നല്ല ആസ്വാദകരായിരുന്നു .സമുദായ 
ത്തിന്‍െറ മേതത്തട്ടില്യള്ളവര. അല്ലാ 
ത്തവരുമുണ്ട്‌. അത്തരം ഒരു നമ്പുതിരി 
യൃടേതാണ്‌ ഈ കഥ. ഒന്നുകൂടി ഇതില്‍ 
നിന്നു വ്യക്തമാകും. പഴയ ആശാന്മാ 
രുടെ വിനയവും തെററുതിരുത്താനുള്ള 
വൃഗ്രതയം. 
എവിടെരയാ അതി ഗംഭീരമായ ഒരു 
കളി. എല്ലാ പ്രഗത്അഭന്മാരുമുണ്ടു”. നിറ 
ഞ്ഞ സദസ്സ. മമ്പില്‍ത്തന്നെ സ്ഥാനം 
പിടിച്ചിരക്കുന്നു ഒരു നമ്പുതിരി. തേജ 
സ്വീ. ജന്മിത്തവും ആഡൃത്വവും തുള 
ന്പുന്ന രൂപഭാവങ്ങരം. മറുക്കിച്ചുവ 
പ്പിച്ച്‌ രസിച്ചാണു്‌ ഇരിപ്പ്‌ കളി 
യോഗത്തിലെ പ്രധാന - ആശാന്‍െറ 
വേഷമാണു”. തിരുമേനി ഒന്നു” ഇളകി 
യിരുന്നു. രംഗത്തു വേഷം വന്നു. ആട്ടം 
തുടങ്ങിം പിന്നെ ഒരേ നോട്ടമാണ്‌, 












ഇപ്പാരം വളരെ പ്രപാരമുള്ള ഒരു പ്രയോ 
ഗമാണിതു*. ആയട്ടര്‍നേററീവ്‌ ലൈഫഃ? 
സ്റ്റെല്‍”, ആയംട്ടര്‍നേഡീവ- സിനിമ 
യേയും ആടട്ടര്‍നേററീവ” സാഹിത്യ 
ത്തേയും പോലെ. ആടാട്ടര്‍നേററിവ്‌ 
സംസ്‌കാരവും സമുഹവും പാശ്ചാത്യ 
ജീവിതത്തെ എത്ര ആഴത്തില്‍ അസ്വസ്ഥ 
മാക്കുമെന്ന്‌. അറിയാനിരിക്കുന്നേയുളള. 

പത്രം ഉപേക്ഷിച്ചു” റൂഡിഗര്‍ ആദ്യം 
ചെയ്തതു്‌ പര്‍വ്ൃതത്തിന്‍െറ വിളി കേഠം 
ക്കയാണു' . ആല്‍പ്‌സിലെ വഴികളി 
ലൂടെ യൂഗോസ്റ്റവീയയില്‍ നിന്നു” 
അയാഠം ഫ്രാന്‍സ്‌ വരെ നടന്നുവത്രേ. 
പിന്നീട്‌” കാലീഫോര്‍ണിയയിലേക്കു 
നീങ്ങി. അവിടത്തെ മലകളില്‍ നടക്കു 
വാന്‍. ആല്‍പ്‌സിലെ ആലകഠം അവി 
ചാരിതമായി കൈവന്ന ഒരു ഭാഗ്യം 
പോലെ അയാഠയക്കു ഹൃദ്യമായിരിക്കുന്നും 

ആല്‍പ്‌സിലെ ഈ ഇടയന്മാര്‍ ദിവ 
സത്തില്‍ പതിനഞ്ചു മണിക്കൂറെങ്കിലും 
ജോലിചെയ്യേണ്ടിവരും. സാവജൈന്‍ 
ഒരു ആല്‍പ്‌ സീസണില്‍ ചിമ്പിക്കും 
സഹപ്രവര്‍ത്തകര്‍ക്കുംകൂടി നല്‍കുന്നതു” 
15,000 ഹ്രാങ്കാണ്‌*. (75,000 രൂപ) മൂന്നു 
പേര്‍ക്കിടയില്‍ അതു“ 5000മായി അവര്‍ 
വിതിച്ചെടക്കും. സുറിച്ചിലോ മറെറവി 
ടെയോ ഒരുമണിക്കൂര്‍ ജോലിക്ക്‌ പതിന 
ഞ്ചിനും ഇരുപതിനുമി8ഭയ്കകു്‌ ഫ്രാങ്ക്‌? 
സമ്പദദിക്കുന്ന ചിമ്പിയെപ്പോലെ ഒരാരം 
ക്ക്‌ ഈ വേതനം തുച്ഛമാണ്‌. പക്ഷേ 


ച ഛേ...പെഴലച്ചു 


ഭൃഷ്ടീപറിക്കാതെ. 

ചില കലാകാരന്മാര്‍ക്കു” ഒരു ശീലമു 
ണ്ട്‌. ആരെങ്കിലും തന്നെ നന്നായി 
ശ്രദ്ധിക്കുന്നു ണ്ടെന്നു മനസ്സി 
ലാവുക, ചിന്നെ വിസഃതരിച്ചാവും 
പ്രകടനം. അതു കുറച്ചൊന്നു” അയാ 
ഉൂടെനേരെ ആവുകയും ചെയ്യും. തിരു 
മേനിയുടെ ഇരിപ്പും നോക്കും ആശാ 
ന്‍െറ ദൃഷ്ടിയില്‍പ്പെട്ടു, ഒന്നു “ഗമ കൂട്ടു 
കയും ചെയ്ത. താന്‍ ശ്രദ്ധിക്കപ്പെടുന്നു 
ണുടല്ലോ.വിസ്തരിച്ചായി പീന്നെ ആട്ടം. 
പക്ഷേ, ആ മുഖഭാവം ആശാനെ പരി 
രമിപ്പിച്ചും മുഖത്തേക്കങ്ങനെ നോക്കി 
യിരിക്കും. പെട്ടെന്നു്‌ “ച്ഛേ. പിഴച്ചു" 
എന്നാവും നാട്യംം പിന്നെ അസഹി 
ഷതയോടെ തലകുനിക്കും. വീണ്ടും 
അതുതന്നെ. ആ അഭിനയം ആശാനെ 
അമ്പരപ്പിച്ചും തിരുമേനിയുടെ ഭാവ 
ഹാവങ്ങാം മററു പലരും ശ്രദ്ധിക്കുന്നു. 
ആട്ടം നല്ല പന്തിയാവുന്നില്ലേ? കാണി 
കഠം പിറുചിറുക്കുന്നുണ്ടോ? ആശാനു സം 
ശയം. സ്വൈരം തീരെയീല്ലാതായി. 
തിരുമേനിയുടെ “നീരസ'ത്തീന്‌ ഒരു 
മാററവുമില്ല. ആശാന്‍ എന്തെല്ലാമോ 
കാട്ടിക്കൂട്ടി. രംഗംവിീട്ട. പരസ്യമായി 
തിരുമേനിയെ മുഖം കാണിക്കാന്‍ 
ആശാനും മഭി. ശകാരീച്ചാലോ? 

രാവിലെ തിരുമേനി കുളക്കടവി 
ലേക്കു. - പേോവുകയായിരുന്നും ആരു 





1 റാന്‍. 


വേതനം പരീഗണീച്ചല്ല അവര്‍ ആല്‍ 
പ്‌സുകളില്‍ വരുന്നതു”  സാധാരണഗതീ 
യില്‍ ഇത്രയും കുറഞ്ഞ വേതനത്തിന്‌ 
ആല്‍പപ്‌സില്‍ പണിയെടുക്കുവാന്‍ കര്‍ഷ 
കര്‍ക്ക്‌ ഇടയന്മാരെ കിട്ടില്ല. “ബദല്‍ 


ഭരം അതിനാല്‍ അവരെ സംബന്ധിച്ചി 


ടത്തോളം വലിയ അനുഗ്രഹമാണു. 
പുലര്‍ച്ച ആറുമണിക്കെഴു ന്നേററ്‌ പശു 
ക്കളെ തൊഴുത്തിലേക്ക്‌ കൊണ്ടുവരണം. 
ചിമ്പി പറഞ്ഞു. അത്രയും നേരത്തേ 
ആരാണു” ഉണരുന്നതു്‌. ആല്‍പസില്‍ 
ഒരു അലാം ക്ലോക്കില്ല. കഴിഞ്ഞവര്‍ഷ 
മുണ്ടായിരുന്ന ക്ലോക്ക്‌ സീസണ്‍ കഴി 
ഞ്ഞു” പശുക്കം ഗ്രാമത്തിലേക്കു മടങ്ങുന്ന 
ദിവസം പുലര്‍ച്ചെ കഠിനമായ പക നടി 
കൂ, ഉപചാരപൂര്‍വ്വം അവര്‍ വെട്ടിനുറു 


ക്കിയത്രെ. ആല്‍പ്‌സിലെ വേനല്‍ 
അവസാനിച്ചു” എല്ലാവരും പിരിയും 
മുമ്പ” അവസാനം ആഘോഷിക്കുന്ന 


ഒരനുപ്ാനമാണു' പ്രതീകാത്മകമായ ഈ 
കാലഹത്യം 

ഗോദാവരിയിലെ ബൈസണ്‍ കുന്നുക 
ളില്‍ അപകടകരമായി അലയുന്ന ഇടയ 
യാരെയും, ഇന്ത്യയുടെ പടിഞ്ഞാറന്‍ 
അതീര്‍ത്തിയില്‍, കച്ച്‌ പ്രദേശത്തുനി 
ന്നു ചെമ്മരിയാടുകളെ മേച്ചു” മദ്ധ്യേ 
ന്ത്യന്‍ വനഭൂമിയിലോളമെത്തുന്ന കച്ചി 
ലെ ഇടയന്മാരെയും കുറിച്ചു ഒരിക്കല്‍ 
ഞാന്‍ ഇവരോടു പറയും. 

(അവസാനിച്ചു) 






മില്ല. ആശാന്‍ പീന്നാലെചെന്നു. ഒച്ച 
യനക്കി. തിരുമേനി തിരീഞ്ഞുനിന്നു. 

“ഉംം. എന്താ?... കുഞ്ഞിക്കൃഷ*ണന്‍ 
അല്ലേ?” 


ഇന്നലത്തെ?! ആദ്യവസാനം നമുക്ക 
അട്‌ പററീല്യാം? 

“എന്തെങ്കിലും പാകപ്പിഴ...?'ആശാന്‍ 
തലചൊറിഞ്ഞ. 

**ഹേയ”...അങ്ങനെ ഒന്നൂല്യ... എ 
ന്നാ...ഇല്ല്യേ?... ഉവ്വു.” 

**എന്താച്ചാ അരുളിച്ചെയ്യാം. വീ 
ടോണ്ടു*”” 

“അല്ല, കുഞ്ച്േട്ടന്‍ പറഞ്ഞ്യേ, 
പുത്യേ കീരീടാ, അലുക്കൊക്കെ 
വെള്ള്യാ. ആയിരത്തഞ്ഞൂറെണ്ണംണ്ടു്‌ം 
കേമാ. എന്നൊക്കെ. എന്നാ എത്രഅലു 
ക്ടണ്ടെന്നു്‌ ഒന്നു്‌ എണ്ണി തിട്ടപ്പെടുത്താം 
ന്നു” നിരീക്യേ. പക്ഷേ, എണ്ണിങ്ങനെ 
വരുമ്പോ നീ എളക്വായി തലം അപ്പോ 
എണ്ണം പിഴയ്ക്കും. പിന്ന്യേം നോം 
ആദ്യം തൊടങ്ങും. അപ്പോഴും എളക്കും. 
ഇങ്ങനെ മടുത്തു. നിന്‍െറ വേഷം 
കഴീണവരെ അതു തരായില്യാന്നത്ഥം. 
ഇനി കഞ്ച്വേട്ടന്‍ പറഞ്ഞതു? പൊള്യാ 
ണോ നേരാണോന്നു്‌ ആദ്യേ നോ 
ക്കണം. ?? 


അടിമുതല്‍ മുടിവരെ ഒരു വിറയങ്ങ 
കേറീ ആശാനു“. പക്ഷേ, തിരുവായ്ക്ക്‌ 
എതിര്‍വായഇല്ലല്ലോ അന്നു്‌. ആശാന്‍ 
തിരിഞ്ഞു നടന്നു. | 





















കലാമണ്ഡലം കേശവന്‍ 


























































ആയിരക്കണക്കിന്‌ കുടംബങ്ങറാ പണ്ടുമുതലേ 
ഉപയോഗിച്ചു വരുന്ന കരയാമ്പു എണ്ണയുടെ ഗുണത്തെക്കുറിച്ച + 
പ്രോമിസിലുടെ അറിഞ്ഞുകൊണ്ടിരിയ്ക്കകയാണു്‌'! A 3 


കരയാനു എണ്ണ ചേത്ത 
അതുല്യമായ ട്ടത്തപേസ്റ്‌ 


പ്രോമിസ്‌ 


നിങ്ങളും ഇതുപയോഗിച്ചു നോക്കിയിട്ടുണ്ടോ? 











അതുരം തന്നെ! 
ഇത്രകാലവും എന്തേ 

പ്രോമിസ്‌ പോലുള്ളൊരു 
ടൂത്പേസ്റ്‌ ആരം 






ബലമേറിയ പല്ലുകഠാ, ഉറപ്പേറിയ മോണ, 
നിമ്മലമായ ശ്വാസോച്ഛാസം 


എന്നിവയ്ക്ക്‌ പ്രോമിസ്‌ 


CHAITRA-BLS-453R MAL 


NF 
SE ELECTION 
AS DA 


Monde Selection 
Bold Medal Winner 


ഒഴിഞ്ഞ ട്യൂബുകൾ തിരിച്ചുടിക്കുന്നതിനുള്ള കാലാവധി അവസാനമായി 
1982 ഡിസംബര്‍ 31 വരെ നീട്ടിയിരിക്കുന്നു 








































ഹാക്കിന്‍സ്‌ ലോകത്തിലേക്കു കടന്നുവരു-ഏറ്റവും 
മികച്ച്‌ പ്രഷര്‍ പാചകത്തെപ്പദി എല്ലാം മനസ്സിങക്കു. 


നിങ്ങളുടെ വീട്ടില്‍ പ്രഷര്‍പാചകം 
ചെയ്യുന്ന വിഭവങ്ങള്‍ അത 
.നന്നല്ലെന്നുണ്ടോ? രുചി പോരാ എന്നു 
തോന്നാറുമുണ്ടാ? ഇഷ്ടപ്പെട്ട ഭക്ഷണം 
പാചകം ചെയ്യാന്‍ മണിക്കുറുകളോമം 
ചെലവഴിക്കുന്നുണ്ടോ? ഇന്ധനത്തിനായി 
ധാരാളം പണാം ചെലവാകാറുണ്ടോ? 


ഇത്രയേറെ സ്വാദിഷ്ടവിദവങ്ങള്‍ ഹാക്കിന്‍ഡ്‌ പ്രഷര്‍കുക്കറില്‍ 
പാച്കം ചെയ്യാമെന്ന്‌ നിങ്ങള്‍ക്കറിയാമായിരുന്നോ? 


എങ്കിലിതാ, ഒരു സന്തോഷവാത്ത! 
പുഷ കുക്കകൊണ്ട്‌ പരമ്പരാഗതമായ 
വിഭവങ്ങള്‍ ഉണ്ടാക്കുന്നതിനെറ്റ ററി 
ഫാക്കിന്‍സ്‌ കുക്കി അഡ്‌ വൈസറി 
സര്‍വ്വീസ്‌ വര്‍ഷങ്ങളോളം നടത്തിയ 
ഗവേഷണെത്തിനെറ ഫലമായി 
ഭാരതീയാക്കിഫ്ടപ്പെട വിവിധ 


ഉ ഓരോ ഹാപിന൯സ്‌ പ്രഷര്‍ കുക്കര്‍ 
വാങ്ങുമ്പോഴും പാചകരീതികളും 
നിര്‍ദ്ദേശങ്ങളും മലയാളത്തില്‍ 
വിവരിക്കുന്ന ഒരു പുസ്തകം നിങ്ങള്‍ക്കു 
കിട്ടും, പാചകാ ചെയ്‌തു പരിശോധിച്ച 
127 സ്വാദിഷ്യ വിഭവങ്ങളുടെ പാചക 
രീതി അതിലുണ്ട്‌. മാത്രമല്ല, പല 
പട്ടണങ്ങളിലും ഹാക്കിന്‍സ്‌ പ്രയോഗ 
പ്രദര്‍ശന കേന്ദ്രങ്ങള്‍ ഉണ്ട്‌; രുചിയുള്ള 
ഭക്ഷണം വേഗം പാചകം 
ചെയ്യുന്നതെങ്ങിനെയെ ന്ന്‌ അവര 
സസന്തോഷം പറഞ്ഞുതരും. 








കകക 


id 


el gE e FE J 









വിഭവങ്ങം ഇപ്പോള്‍ വേഗം തയ്യാറാക്കാം. 





ികച്ച്‌ പ്രഷര്‍ കുക്കര്‍ 
കച്ച്‌ ചാച്കത്തിന്‌. 





പാചകം ചെയ്യാന്‍ വേണ്ട സ്യം 
വ്യത്യസ്തമാണ്‌. അതുകൊണ്ടു, ഒരേ 
പ്രഷര്‍ കുക്കറില്‍ ഒരേ സമയം എല്ലാ 
വിഭവങ്ങളുംകൂടി പാചകം ചെയ്യാന്‍ 
ബുദ്ധിമുട്ടാണു്‌. 


വിവിധ മോഡലുകളിലുള്ള ഹാക്കിന്‍സ്‌ 
പ്രഷര്‍ കുക്കര്‍ ഉണ്ടെങ്കില്‍, 
ആവശ്യത്തിനനുസരിച്ചു്‌ ശരിയായ 
അളവിലുള്ളതു്‌്‌ ഉപയോഗിക്കാം. 
അപ്പോള്‍ ഇന്ധനവും കൂടുതല്‍ ലാഭിക്കാം. 
ലോകത്തിലെ പ്രഷര്‍ കുക്കര്‍ 
നിമ്മാതാക്കളില്‍ ഏററവുമധികം 
മോഡലുകള്‍ നല്‍കുന്നതു” ഹാക്കിന്‍സ്‌ 
നിമ്മാതാക്കളാണു്‌, 2 ലിററര്‍ മുതല്‍ 22 
ലിററര്‍ വരെ 10 വൃത്യസ്ത 
വലിപ്പങ്ങളിലായി 33 മോഡലുകളില്‍ 
ഹാക്കിന്‍സ്‌ കിട്ടുന്നു, ഇഷ്ടപ്പെട്ട 


മോഡലുകൾ നിങ്ങള്‍ക്കു തെരഞ്ഞെടുക്കാം. 


ഹാക്കിന്‍സ്‌ ഏതും, ഏററവും 
മെച്ചം 


നിങ്ങള്‍ തെരഞ്ഞെട്ടക്കന്ന മോഡല്‍ 


ഏതുമാകട്ടെ! ഹാക്കിന്‍സ്‌ മികച്ചതാണ്‌. 


സവിശേഷമായ ഡിസൈന്‍, തികഞ്ഞ 


“ശ്രദ്ഥയോടെയുള്ള, ഗുണനിയന്ത്രണം, 


ഇവയൊക്കെ നിങ്ങള്‍ക്കു 
പ്രയോജനപ്പെടും. ഹാക്കിന്‍നസ്ധ്‌ ഈടു 
നില്‍ക്കുന്നു; സുരക്ഷിതമാണ്ട്‌, 
അതുകൊണ്ടു്‌” വിവരമുള്ള 
വീട്ടമമനാര്‍ക്കൊക്കെ ഫാക്കിന്‍സ്‌ 


“നിങ്ങൾക്കു പ്രീയംകരമായ 
വിഭവങ്ങള്‍ 
ഹാക്കിന്‍സില്‍ പാചകം 









സ്വാദോടുകൂടിത്തന്നെ. 
കുടതല്‍ സമയലാദം; 
കൂടതല്‍ ഇന്ധനലാദം- 


ആണ്ട്‌ മറെറല്ലാററിനെക്കാളും ഇഷ്ടം, 
മാര്‍ക്കറാ റിസേര്‍ച്ചിലൂടെ ഇതു 
തെളിഞ്ഞിട്ടുണ്ട്‌ . 


ഭാരതത്തില്‍ ആകെ 118 അധികൃത 
സര്‍വീസ്‌ കേന്ദ്രങ്ങള്‍ 
ഹാക്കിന്‍സിനുണ്ടു്‌. അവിടെ 
സാജനൃമായ വിദശ്ധ സേവനം 
നിങ്ങള്‍ക്കു ലഭിക്കുന്നു, സീല്‍ ചെയ്ത 
അസല്‍ സ്റ്റെയര്‍ പാര്‍ട്ടുകളും അവിടെ 
കിട്ടും, 


ഹാക്കിന്‍സ്‌ വാങ്ങാന്‍ ആദ്യം 
കൊടുക്കേണ്ടത്‌ 90 ത്രപ മാത്രം 
ഹാക്കിന്‍സ്‌ അധികൃത ഹയര്‍. 
പര്‍ച്ചേസ്‌ വ്യാപാരിയില്‍നിന്നു്‌ ആദ്യ 
തവണയായി 90 രൂപ കൊടുത്താല്‍ 
ഹാക്കിന്‍സ്‌ പ്രഷര്‍ കുക്കര്‍ വാങ്ങാം. 
(ബാക്കി ആറു തുല്യ പ്രതിമാസ 
തവണകളായി കൊടുത്താല്‍ മതി) 


നിങ്ങളുടെ അടുത്തുള്ള ഹാക്കിന്‍സ്‌ 
ഹയര്‍ -പര്‍ച്ചേസ്‌ വ്യാപാരിയുടെ 
മേല്‍വിലാസം വേണോ? ഈ 
പരസ്യത്തില്‍ കൊടുത്തിരിക്കുന്ന 8 
സ്വാദിഷ്ടവിഭവങ്ങളുടെ പാചകരീതി 
അടങ്ങിയ ഒരു സനയ ലഘുപസ്മകം 
വേണോ? ഫാക്കിന്‍സ്‌ പാചകത്തെയും 
സേവനത്തേയും പററി എന്തെങ്കിലും 
അറിയാന്‍ ആഗ്രഹമുണ്ടോ? 


ഈ വിലാസത്തില്‍ എഴുതുക മാനേജര്‍, 
ഹാക്കിന്‍സ്‌ കുക്കറി അഡ്‌ വൈസറി 
സര്‍വീസ്‌ രവ്‌ 2 പ്രഷര്‍ 
കക്കേഴ്‌സ്‌ & അപ്ലയന്‍സസ്‌ 
ലിമിററഡ്‌, പി. ഓ. ബോക്‌സ്‌ 6481, 
ബോംബെ 400 016. 






ക-അതേ 








ൽ. 
PCA രപ്രഷര്‍ കുക്കേഴ്‌സ്‌ക അപ്പയന്‍ സസ്‌ 


Product 


൫ രെജിസ്റ്േര്‍ഡ്‌ ട്രേഡ്‌ മാര്‍ക്ക്‌ | | 


ലിമിറാഡിന്റെ 1982 കോപ്പിറൈററ്‌ 





everest/82/PCA/186 mi-21 












150 രൂപ 80 പൈസ വിലയ്‌ക്കുള്ള 
പ്രസിദ്ധികരണങ്ങൾ 


100 രൂപയ്ക്ക്‌ നേടുക! 


കലാകരമുദി ഗ്രൂപ്പിന്‍െറ 
സ്‌പെഷ്യൽ ഓഫര്‍-1982 





കലാകനമുദി, ഫിലിം മാഗസിന്‍, എന്നിവയാണു” ഈ സ്‌കീമില്‍ ഉരംപ്പെടുത്തിയിട്ട 
ള്ളതു”. രണ്ടിനുംകൂടി മൊത്തം വാര്‍ഷിക വരിസംഖ്യ 150 രൂപ 80 പൈസയാണു. എന്നാല്‍ 
സ്റ്റെഷ്യല്‍ ഓഫര്‍ പ്രകാരം വരിക്കാരായാല്‍ 100 രൂപ മാത്രം അടച്ചാല്‍ മതി. അതായതു്‌ 56 
രൂപ 80 പൈസ ഇളവു. 1982 സെപററംബര്‍ ആദ്യവാരം മുതല്‍ ഒരു കൊല്ലക്കാലം (52 ആഴ) 


കലാകരമുഭിയും ഫിലിം മാഗസിനും നിങ്ങഠംക്കു* എത്തിച്ച കൊണ്ടിരിക്കും, 


മാത്രവുമല്ല കോപ്പി ഒന്നിനു” 15 പൈസ ക്രമത്തില്‍ പോസ്റ്റേജിനത്തില്‍ വരുന്ന 18 രൂപ 


60 പൈസയുടെ ചെലവും ഓഫീസില്‍നിന്നും വഹിക്കുന്നതാണു്‌. 


മലയാളത്തിലെ ഏററവും മികച്ച പ്രസിദ്ധീകരണങ്ങളടെ വരിക്കാരനാകാനുള്ള ഏറ്റവും 


ലാഭകരമായ ഈ ഓഫര്‍ പ്രയോജനപ്പെടുത്തുക. 


1982 ആഗസ്റ്റ്‌ 30-ംംതീയതിക്കു മുമ്പായി 100 രൂപ 
പ്പിച്ച്‌” “മാനേജര്‍, കലാകരമുദി?ക്കു്‌്‌ ചെക്കായോ, ഡ്രാഫഃ 


മണി ഓര്‍ഡറായോ അയയ്ക്കുക. (ഇന്‍ഡ്യജ്കു പുറത്തുള്ളവര്‍ക്ക്‌” ഈ സ്കീം ബാധകമല്ല.) 


സ്‌പെഷ്യല്‍ ഓഫര്‍ സ്‌കിം-1982 





കലാകരമുദി, 


ഫിലിംമാഗസിന്‍ എന്നീ കലാകരമുദി പ്രസിദ്ധീകരണങ്ങഠം 


1982 സെപററംബര്‍ ആദ്യവാരം മുതല്‍ ഒരു കൊല്ലത്തേക്കു" എനിക്കു്‌. അയച്ചുതരുന്ന 
/ പോസ്റ്റല്‍ ഓര്‍ഡര്‍ / മണി ഓര്‍ഡര്‍ ഇതു 


തിനായി. 100 രൂപയടെ ചെക്ക്‌” / ഡ്രാഫ്‌റര” 
സഹിതം അയയ്‌ക്കുന്നു, 











കെ. ശ്രീകുമാര്‍ 
സര്‍ക്കുലേഷന്‍ മാനേജര്‍ 


കലാകരമുദി ഗ്രുപ്പ്‌ പ്രസിദ്ധീകരണങ്ങാം 


കരമുദി ബില്‍ഡിംഗ*സ്‌, പേട്ട 
തിരുവനന്തപുരം---695 024 


ഇതോടൊപ്പമുള്ള കൂപ്പണ്‍ പൂരി 
ററായോ, പോസ്റ്റല്‍ ഓര്‍ഡറായോ, 





ദക്ഷിണ ഏഷ്യയിലെ കോടിക്കണ 
൫൭൨൯ ജനങ്ങളുടെ ഏറവും ഓമനപ്പെട്ട 
നാണ്യവിളയായ തെങ്ങിന്‍റെ ഭാവി 
ഇരുണ്ടതോ പ്രകഥ ശമാനമോ? സസ്യ 
പ്രജനനവും മികച്ച കൃഷിരീതികളുംവഴി 
കേരോല്ലാദനം അഞ്ചിരട്ടിവരെ ഉയര്‍ 
ത്താമെന്ന്‌ ശാസ്ധ്രീയനേട്ടങ്ങാം വ്യക്ത 
മാക്കുന്നുണ്ടെങ്കിലും മാറി മാറിവരുന്ന 
സാമ്പത്തീക സാമുഹൃക്രമങ്ങഠം ഉയര്‍ 
ത്തുന്ന വെല്ലുവിളികളെ കേരപ്വക്ഷത്തി 
ന്‍റെ പരിചരണത്തില്‍ ഏര്‍പ്പെട്ടിരി 
കുന്ന കൃഷിക്കാരും വിചിധ രാജ്യങ്ങളം 
എങ്ങനെ നേരിടും എന്നതി നെപ്പററി 
ലണ്ടന്‍ കേന്ദ്രമായി പ്രവര്‍ത്തിക്കുന്ന ഒരു 
സംഘടനയുടെ രണ്ടു വിദഗ്‌ദ്ധര്‍ നട 
ത്തിയ ശ്രദ്ധേയമായ പഠനങ്ങഠം തെങ്ങു 
കൃഷിയുടെ ആഗോളഭാവി യെപ്പുററി പല 
വീവരങ്ങളും വെളിച്ചത്തു കൊണ്ടുവന്നീ 
രിക്കുന്നു. 

ഭൂപ്രകൃതിയും കാലാവസ്ഥയും ലോക 
ത്തില്‍ എവിടെയെല്ലാം തെങ്ങുകൃഷിയെ 
അരകൂലി ക്കുന്നു ണ്ടോ അവിടെയെല്ലാം 
മനുഷ്യർ ഇതിനകം കേരച്ചക്ഷങ്ങരം 
എത്തിച്ചുകഴിഞ്ഞിരിക്കുന്നു എന്നതാണു 
പ്രഥമ നിഗമനം. കൃഷിചെയ്യുന്ന രാജ്യ 
ങ്ങളിലെല്ലാം ഗൃഹാവശ്യങ്ങഠാക്കു്‌* നീര്‍ 
ല്ലോഭം ഉപയോഗപ്പെടുത്തിയീട്ട മാത്രമേ 
വിപണിയിലേക്കു നാളികേരം ഇപ്പോഴം 
എത്തിക്കപ്പെടുന്നുളളു. വീപണിയിലാ 
കട്ടെ ശ്രദ്ധിക്കപ്പെടന്ന ഏററവും പ്രധാന 
പ്പെട്ട കേരോല്പന്നങ്ങാം വെളിച്ചെണ്ണയം 
കൊപ്രയമാണു്‌. പക്ഷേ, വെളിച്ചെണ്ണയ 
ടെയും അതുവഴി തേങ്ങയുടെയും വില 
യെ ക്രമീകരിക്കുന്നതു” വിപണിയിലെ 
സസ്യഎണ്ണകളടെ ലഭ്യതയാണ്‌. അതി 
നാല്‍ എണ്ണക്കുരുക്കളടെ മൊത്തത്തിലുള്ള 
ഉല്പാദന വിപണന പ്രക്രിയയായിരിക്കും 
ഒതെഞുകൃഷിയുടെ ഭാവി നിശ്ചയിക്കുന്ന 
ഒരു പ്രധാന ഘടകം. 

വികസ്വരരാജ്യങ്ങളില്‍ ഇപ്പോഠം ഒരാ 
ളീന്‍െറ പ്രതിവര്‍ഷ എണ്ണയപയോഗം. 
അഞ്ചു കിലോഗ്രാമത്രേ. എന്നാല്‍ സാമ്പ 
ത്തീകമായ ജീവിതസാകര്യങ്ങഠം വദ്ധി 
ക്കുമ്പോടം ഇതു” 25 മുതല്‍ 30 കിലോ 
വരെയായി ഉയരും. അതിനാല്‍ വിക 
സ്വരരാജ്യങ്ങളിലെ എണ്ണയുപയോഗം 
ഉയരാനും തദ്വാരാ ആവശ്യം വര്‍ദ്ധിക്കാ 
നുമുള്ള വിപുലമായ സാദ്ധ്യതയുണ്ട്‌. 
പക്ഷേ, അതു” പൊതുവായ സമ്പദ്‌ഘ 
ടനയുടെ വളര്‍ച്ചയെ ആശ്രയിച്ചാണിരി 
ക്കുന്നതെന്ന കാര്യം വിസ മരിക്കാന്‍ 
വയ്യ. തെങ്ങിനും വെളിച്ചെണ്ണജും ഈ 
സ്ഥിതീവിശേഷത്തെ എത്ര സമത്ഥ 
രായി ചൂഷണം ചെയ്യാന്‍ കഴിയും എന്ന 
കാര്യത്തിലും സംശയമുണ്ട്‌”. കാരണം, 
നട്ടകഴിഞ്ഞാല്‍ വിളവെടുത്തുതുടങ്ങാന്‍ 
തെങ്ങിനു” കുറഞ്ഞതു” എട്ടുപത്തു കൊല്ലം 
വേണ്ടിവരുന്നില്ലേ? 

പുതീയ സങ്കരയിനങ്ങാം ഒരു പരിധി 
വരെ വേഗത്തില്‍ വിളവ്‌ നല്‍കുമെ 
ങ്കിലും ദക്ഷിണ പൂര്‍വ്വേഷ്യയില്‍ കാണുന്ന 
റബ്ബര്‍ കൃഷിയില്‍നിന്നും എണ്ണപ്പനക്കു, 
ഷിയിലേക്കുള്ള കുതിച്ചുചാട്ടം പരന്നെയും 
തെങ്ങിന്‍റെ ശോഭനഭാവിക്ക്‌ മങ്ങലേ 
ല്ലിക്കന്നു കന്നുകലിത്തീററകരം നിമ്മി 
ക്കാന്‍ എണ്ണക്കരുക്കളുടെ ഉല്പാദനം പെരു 





ആര്‍. ഹേലി 





ക്കീയേപററു. ഇതു്‌ വൈയവസായീക 
രാജ്യങ്ങളുടെ ആവശ്യമായതിനാല്‍ മററ്‌ 
എണ്ണക്കരുക്കളുടെ കൃഷി പൊതുവീല്‍ ശ 
ക്തി പ്പെടാന്‍ ഇടയുണ്ടു . എണ്ണപ്പനക്കു,ഷി 
വിപുലമാകുന്നതോടെ തെങ്ങിനു” കൂട 
തല്‍ പ്രയാസം നേരിട്ടേക്കും. കാരണം, 
ഒരു ഹെക' ടറില്‍നിന്നും എണ്ണപ്പന തേങ്ങ 
യേക്കാഠം കൂടുതല്‍ എണ്ണുതരുന്നു. മത്രവ൮വ 
മല്ല വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവര്‍ 
“പാം ഓയിലു'മായി വേഗത്തില്‍ പൊ 
രത്തപ്പെടുന്നുമണ്ട്‌ 

വെളിച്ചെണ്ണയു” പ്രകൃതി ഒരു പ്രയാസം 
കൂടി നല്‍കിയിട്ടുണ്ട്‌. തണപ്പുമേഖല 
കളില്‍ വെളിച്ചെണ്ണ ദ്രാവകമായി നില്‍ 
ക്കില്ല, പകരം കട്ടിയായിരിക്കുംം സോപ്പു 





വെട്ടന്നതുപോലെ കട്ടയായി വെട്ടിയാ 
ണ്‌ എണ്ണ ചില്ലറ വില്‍ക്കുന്നതു”ം അതി 
നാല്‍ വെളിച്ചണ്ണ “ഹാര്‍ഡ്‌ ഓയില്‍? 
എന്ന നിലയിലാണു” സാര്‍വ്വദേശീയ 
രംഗത്തു” അറിയപ്പെടുന്നതു”. “കട്ടി എണ്ണ 
ജൂ” വിപണിയില്‍ വില കുറവാണു. 
ഇതും തേങ്ങയുടെ ഭാവിയെ ബാധിക്കുമോ 
എന്നു സംശയിക്കപ്പെടുന്നു. 

ശാസ്ത്രം വളരെയേറെ പണിപ്പെട്ടാലും 
പ്രകൃതിയെ കീഴടക്കാന്‍ പഠറില്പല്ലൊ? 
വെളിച്ചെണ്ണയുടെ ചില പ്രത്യേക 
സിദ്ധികരം അതിനെ പല രംഗങ്ങളിലും 
അജയ്യമായിത്തന്നെ ഇപ്പോഴം നിലനീറു 
ത്തുന്നു. സോപ്പുനിര്‍മ്മാണത്തിനു” ഏററ 
വും അതൃന്താപേക്ഷിതമായ രണ്ട അമു 
ങ്ങ ഇതില്‍ സമൃദ്ധമാണ്‌. അതുപോ 
ലെ മരുന്നു നിര്‍മ്മാണരംഗത്തും സുഗന്ധ 
തൈലനിര്‍മ്മാണ മേഖലയിലും വെളി 
ച്ചെണ്ണയില്പാത്ത ഒരു കാലത്തെപ്പുററി 


സ്വപ്‌നം കാണാന്‍ കൂടി കഴിയില്ല. 


ഇത്തരം ഉല്പന്നങ്ങളുടെ പ്രധാന 
ഉപടോക്താക്കഠം സമ്പന്നരാജ്യങ്ങളായ 
തിനാല്‍ അവക്കും തെങ്ങുകൃഷിയുടെ 
ഭാവിയുടെ കാര്യത്തില്‍ ഉല്‍ക്കണ്യും 


താല്പര്യവും ഉണ്ടതെ! തെങ്കഷീയഭെ 
ഭാവ! ശോഭനമാക്കാനുള്ള ഒരു വലീയ 
രംഗം ഇതാണു. 

തേങ്ങയുടെ ഉല്പാദനം വര്‍ദ്ധിപ്പിക്കുക 
യെന്നതു്‌ ഏടൃപ്പപ്പെട്ട, കാര്യമല്ല. 120 
കൊല്ലം വളരുന്ന മരത്തിനെ മെരുക്കുക 
പ്രയാസമാണു”. സാധാരണ, ഹെക്‌ട 
റില്‍നിന്നും വര്‍ഷത്തില്‍ 1.2 ജണ്‍ 
കൊപ്രയാണു കിട്ടും. സങ്കരയിനത്തെ 
ഞ്ങുകഠം ശാസ്ത്രീയമായി വളര്‍ത്തിയാല്‍ 
ഇതു” ആറുടണ്‍ ആക്കാമെന്ന്‌ പരീക്ഷണ 
ങ്ങഠം തെളിയിക്കുന്നു. പക്ഷേ, ദശലക്ഷ 
ക്കണക്കിന്‌ കൃഷിക്കാര്‍ മുന്നോട്ടു വന്നാ 
ലേ ഇതു സാദ്ധ്യമാകൂ. മലയന്‍ ഡ്വാര്‍ഫും 
വെസ്റ്റ്‌ ആഫ്രിക്കന്‍ ടാളും ചേത്തുണ്ടാ 
ക്കിയ “പോര്‍ട്ട്‌ ബരറം* 121' എന്ന 
സങ്കരയിനം തെങ്ങിനമാണു്‌ ഇപ്പം 
ലോകത്തില്‍ ഏററവും മികച്ച വിളവു 
തരുന്നതു”. ഇതു” ലോകം മുഴുവന്‍ പട 
ത്താന്‍ എത്രകാലം കൊണ്ടു കഴിയും? 

യഥാത്ഥ അതൃല്പാദന ശേഷിയുള്ള തെ 
ങ്ങിനങ്ങളുടെ വിപുലമായ പ്രപാരം 
ട്ടിഷ്യ കഠംച്ചര്‍” തെങ്ങുകൃഷി രംഗത്തു?” 
വിജയിക്കുംവരെ ആകാശകസമമായി 
നിലനില്‍ക്കുകയേയുളള്ൂ. എണ്ണപ്പനയടെ 
കാര്യത്തില്‍ ശാസ്രം ഈ മേഖലയില്‍ 
നേടിയ വിജയം വന്‍പിച്ച പ്രതീക്ഷ 
കേരഗവേഷകര്‍ക്ക്‌ നല്‍കിയിട്ുണ്ടു”. 

ഇതിനെയെല്ലാം നിഷപ്രഭമാക്കുന്ന 
താണ്‌ രോഗങ്ങരം പരത്തുന്ന ഭീതിം 
ചിലപ്പം ഇവയാണു ഒതെങ്ങുകൃഷിയു 
ടെ ഭാവി നിശ്ചയിക്കുന്നതെന്നു തോന്നും 
വിധമാണു” പഠനം സുചിപ്പിക്കുന്നതു”. 


പശ്ചിമ ആഫ്രിക്കയിലെ “ലീതന്‍ 
യെല്ലോയിങ്‌”, ക്രിനിഡാഡീലെയം 
തെക്കേഅമേരിക്കയിലെയും ഹാര്‍ട്ട്‌ 


ഠാട്ട, ഇന്ത്യയിലെ “വേരു ചീയത* 
തുടങ്ങിയവ ഞെട്ടിപ്പിക്കുന്ന കേരരോഗ 
ങ്ങളാണ്‌”. സുമാട്രയിലും പനാട്ടവിലും 
രോഗങ്ങഠം കിറാമുട്ടിയായിത്തീര്‍ന്നിരീ 
ക്കുന്നു, അതു തെഞുക്ൃഷിക്കാരെ കൂടതല്‍ 
ശ്വാസം മുട്ട ക്കുകയാണ്‌ . 

തെങ്ങിന്‍ തോട്ടത്തില്‍നിന്നുള്ള ആദാ 
യം വദ്ധിച്ചിക്കാന്‍ അവയോടൊപ്പം മററു 
വ്വിളവുകളും കൂട!ച്ചേര്‍ത്തു വളര്‍ത്തുകയെ 
ന്ന സമ്പ്രദായത്തിനു സാര്‍വ്വദേശീയ 
അംഗീകാരം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നും 
മലേഷ്യയില്‍ കൊക്കോയും തെങ്ങുംകൂടി 
കൃഷിചെയ്താല്‍ എണ്ണപ്പന കൃഷ യേ 
ക്കാരം ആദായകരമാംണെന്നു” കണ്ട രുന്നു. 
(കൊക്കോ വിപണിയ!ല്‍ വന്ന വില 
ഇടീവിനു ശേഷമുള്ള നില അവിടെ 
എന്താണെന്നറിവില്ല). 

തെങ്ങകൃഷിയുടെ രംഗത്തു്‌ എന്നപോ 
ലെതടന്ന വിഭവോപയോഗത്തിന്‍െറരം 
ഗത്തും പുതിയ പുതിയ പഠനങ്ങളും അവ 
യെ അടിസ്ഥാനമാക്ക്‌ യൃള്ള പരിഷ കാര 
ങ്ങളം ശക്ത പ്പെടുത്തണ മെന്നാണ്‌ പഠനം 
ശുപാര്‍ശചെയ്ുന്നതു*. തെഞ്ങുകൃഷിയുഭെ 
കാരൃത്തിലും കേരോല്പുന്നങ്ങളടെ രംഗ 
ത്തും ലോകബാങ്കും, ലോക ഭക്ഷ്യ 
കാര്‍ഷികസം ഘടനയും യണൈറഡ്‌ 
നേഷെന്‍സ്‌ ഡ്വെവലപ മെന്‍റ്‌ പ്രോജ 
കാട്ടം മററും കൂടുതല്‍ ശ്രദ്ധ നക്ഷേചി 
തുടങ്ങിയീട്ടണ്ടെന്ന കാര്യം പഠനത്തില്‍ 
പ്രതേകം എടത്തു പറഞ്ഞിട്ടുണ്ട്‌. 


കലാകരമുദി ലക്കം 361 പേജ്‌ 31 

















അനുകരണമെന്ന ജയിലറയില്‍ ത 
ളഴ്ണുപ്പെട്ട ശാ 
സാധുമോഹനന്‍െറ ചുതരപ്രടര്‍ശനത്തിത 


സ്വയം കബളിപ്പിക്കുവാന്‍ മുഖംമൂടികളണിയുന്ന നാ 
പ്രതിസന്ധിയുടെ യാഥാര്‍ത്ഥ്യം കാണാന്‍ സമ്മതി 


സ്രഭാരതം_ 


ഇന്ത്യന്‍ 


ന്നുവെന്നു 


തെളിയിക്കാനുള്ള ശ്രമമായിരുന്നു സാധു മോഹന്‍ എന്ന കേരളിയ 


സന്ന്യാസിയുടെ ച'ത്രപ്രദരശനം. അദ്ദേഹത്തിന്‍െറ കാ 


കള്‍ കണ്ടെത്തുകയാണു്‌ ഒ. വി. ഉഷ. 





ഇന്ത്യന്‍ പ്രതിസന്ധിയുടെ സ്വരൂപ 
ത്തെ ഒരു ചിത്രപ്രദര്‍ശനത്തിലൂടെ സാധു 
മോഹന്‍ എന്ന ഒരു കേരളീയ സന്ന്യാസി 
ഡെല്‍ഹിയിലെ വിശ്വയവക്‌ കേന്ദ്ര 
ത്തിലും തുടര്‍ന്ന്‌ ഐ. ഐം ടി, മെഡി 
ക്കല്‍ ഇന്‍സ്റ്റിറദ്യട്ട്‌ എന്നിവിടങ്ങളിലും 
അവതരിച്ച 'ക്കകയുങ്ങായ്‌. പ്രദര്‍ശന 
ത്തിന്‍െറ തുടക്കം ഒരു ചര്‍ച്ചയോടുകൂടിയാ 
യ രുന്നു. ചര്‍ച്ചയില്‍ ഡെല്‍ഹിയ്‌ലെപ 
ലവ ബുദ്ധിജീവികളും  വൈദ്ൃശാസ്ത്രജ്ഞ 


ന്മാര്‍, യനശ്ശാസ്ത്രജ്ഞന്മാര്‍, എഴുത്തുകാര്‍... 
പങ്കെടക്കുകയഞ്ടായി. 


പേജ്‌ 32 കലാകരമുദി ലക്കം 364 


നാല്പതോളം ചിത്രങ്ങളും അവയെ ബ 
ന്ധിപ്പിക്കുന്ന ചെറു കറിീപ്പുകളമടങ്ങിയ 
ഈ പ്രദശനത്തെ സാധമോഹന്‍ വിളിച്ചി 
രീക്കനg” “The masks we wear 
when things go wrong” എന്നാണു. 
നാം നമ്മെത്തന്നെ കബളിപ്പിക്കാന്‍ അ 
നേകം മുഖംമൂടികളണിഞ്ഞ്‌രിക്കുന്നുവെ 
ന്നും പ്രതിസന്ധിയുടെ യാഥാര്‍ത്ഥ്യം 
കാണാന്‍ വീമഖത കാണീക്കുന്നുവെന്നമാ 
ണു്‌ അദ്ദേഹത്തിന്‍െറ നിഗമനം, എന്താ 
ണിതിനു കാരണം? ഒരു ജനതയെന്ന നില 
ജ്‌ എന്താണു” നമുക്കു വന്നുപെട്ടിരിക്കുന്ന 


59 


തു"?എന്തോ സംഭവിച്ചിടടണ്ടെന്നുള്ളതു” 
തീര്‍ച്ചയാണ്‌”. mye കെ ക 
സനപ്രവത്തനങ്ങഠം തികഞ്ഞു ഫലിക്കാ 
തീരിക്കുകയില്ലല്ലോ. ഉറപ്പികം ക്ഷയി 
ക്കുന്ന ചന്ദ്രക്കലചപോലെ നീതുവും 
തേഞ്ഞു” വിലയില്ലാതായിത്തീരുകയുമി 
ലും ലക്ഷ”മീദേവി, ധനദേവത, കായവും 
ചാരായവും പരസ്യപ്പെടുത്താന്‍ കലണ്ടറു 
കളില്‍ നിലയിറങ്ങി വരുന്നതും ആ 
കലണ്ടറുകളെ നാമാരാധിക്കുന്നതും മറെറാ 
നുകൊണ്ടുമല്ല. 


..ണ്വാതത്ര്ൃത്തിന്‍െറ മുപ്പത്തിനാലുവഷ്‌ 
















ങ്ങളിലൂടെ പണീപ്പെടട സഞ്ചരീച്ചെ 
ത്തിയിരിക്കുന്ന ഈ പതനത്തില്‍നിന്നു” 
നാമിനി എഃങ്ങാട്ടാണ്്‌? സ്വാതന്ത്രദീനാ 
ഫഘോഷച്ചടങ്ങു കളില്‍, രാഷ്ടപതി, വി 
ദേശത്തില്‍ ജനിച്ച മിഗ്ശ്‌, ജഗ്വാര്‍ തുട 
ങ്ങിയ വിമാനങ്ങളെ വണങ്ങുന്നതിന്‍െറ 
വലിയ സുചനകളെക്കുറിച്ചു്‌ ബോധമി 
ല്ലാതെ, ഏതോ ചിശചാസത്തീന്‍െറ ഭദ്ര 
തയില്‍ നമ്മളൊഴുകി പ്പോവുകയാണു”ം 

നമ്മുടെ സര്‍ഗ്ഗശക്തിക്ക്‌ പാടേ ഒരു 
കുറവുവന്നതാണ്‌ അടിസ്ഥാനകാരണമാ 
യി സാധു മാഹഫന്‍ കാണുന്നതു”. മുത്തു 
മുങ്ങി യെടുക്കുന്നവരുഭെ വൈദശ്ധ്ൃ ത്തോ. 
ടെ, പ്രപഞ്ചഗതിയടെ നീയമങ്ങാം 
ജ്ഞാനത പസ്സിലൂടെ കണ്ടെടുക്കുന്നതത്രെ 
മാനവധമ്മം. അതുതന്നെ മനുഷ്യന്‍െറ 
സര്‍ഗ്ലുകര്‍മ്മവും. നമ്മുടെ ശറസ്രൂജ്ഞന്മാ 
രുടെ ശ്രമങ്ങൾ ഈ തലത്തിലല്ലെന്നു” 
സ്വാധുമോഹന്‍ സമര്‍ത്ഥിക്കുന്നു. 

ഉഷ: ശാസ്ത്രത്തില്‍ നീന്നു” ഉദാഹരണ 
ങ്ങളെടുത്തു താങ്കഠം ആധുനിക രാരതത്തി 
ന്‍റെ നല ഭംഗിയായി വിശകലനം 
ചെയ്യുന്നു. എന്തുകൊണ്ടാണു്‌ ശാസ്ത്രത്തെ 
ക്കറിച്ചുമാത്രം പറയുന്നതു“? 


സാധു മോഹന്‍: ആധുനിക ജീവീത 
ത്തിന്‍െറ തുടിപ്പതന്നെശാസ്രരത്തിന്‍െറ 
തുടിപ്പുതന്നെ ശാസ്രരത്തിന്‍െറ ശൈലിയി 
ലാണ്‌. അതുകൊണ്ട്‌ ശാസ്ത്രത്തിന്‍െറ 
ഭാഷ ഇന്നു്‌ എല്ലാവര്‍ക്കും സ്വീകാര്യ 
വുമാണ്‌ . എല്ലാവര്‍ക്കും സ്വീകാര്യമായ, 
മനസ്സിലാകുന്ന, രീതിയീല്‍ എന്‍റ 
കാഴ്ചപ്പാട്‌ അവതരിപ്പിക്കാന്‍ ശ്രമിക്കുന്നു 
എന്നുമാത്രം. 


ഉഷ: പാശ്ചാത്യന്‍െറ സര്‍ഗ്ഗശക്തി 
യുടെ പ്രസരമാണു്‌ ഇന്ത്യയിലെങ്ങും, 
ലോകത്തുപോലം, എന്നാണല്ലോ പ്രദര്‍ 
ശനത്തിലെ കുറിപ്പുകളില്‍ക്കൂടി വ്യക്ത 
മാക്കിയിരിക്കുന്നതു”. അവരെ സ്മൃതി 
ക്കുകയും നമ്മെ താഴ'ത്തിക്കാണുകയുയാ 
ണോ താങ്കഠം ചെയ്യുന്നതു”? പടിഞ്ഞാറന്‍ 
നാടകളില്‍ ഇന്ത്‌ യുവതലമുറ, ശാസ്ത്ര) 
രോഗതിയില്‍ നിന്നുത്ഭവിച്ച കെടുതിക 
ഭെക്കുറിച്ചു്‌ വിഷമിക്കുന്നു. കിഴക്കന്‍ 
നാടുകളിലെ പുരാതനജ്ഞാനവഴികഠം 
തേടിപ്പഠിക്കാ൯ അവര്‍ വരുന്നുമണ്ടു”ം 


സാധു മോഹന്‍: പാശ്ചാത്യനെ സ്തൃതീക്കു 
കയല്ല എന്‍െറ ഉദ്ദേശ്യം പഠാശ്ചാത്യസ 
രുഹത്തില്‍ ശാസ്ത്രം ഒര. ഭീഷണിയായി 
മാറിയതായും അറിയാം. ശാസ്ത്രത്തെ 
വിവരമില്ലാതെ ഉപയോഗിച്ചതില്‍നി 
ന്നുള്ള ആപത്തുകഠംം അതവിടെ നില്‍ 


Ey 


൧ 


EY 


ന്‌ 


യാഥാ, DUS 
431) 


gt? 


ക്കു. നമുക്കാദ്യം നാം നീല്‍ക്കുന്നയീി 
ടത്തെക്കുറിച്ചൊരു ബോധമുണ്ടാവു ക— 
ഉണ്ടാക്കുക. 


ഉഷ: അപ്പോം ആശുനികശാസ്ത്രത്തെ 
ക്കുറിച്ചു... അതില്‍ ഭാരതത്തിന്‍െറ നില 
യെക്കുറിച്ച്‌ ഇവിടെ പറഞ്ഞിട്ടള്ളതിനെ 
ഒന്നു വിശദീകരിച്ചാല്‍ കൊള്ളാം. 
സാധുമോഹന്‍: ആധനികശഠസ്ും 
നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പക 
ത്തലാണെന്നു പറയുകയാണിവിടെ ചെ 
യ്ലിട്ടുള്ളതെങ്കിലും വിഷയം അതല്ല 








സാധു മോഹന്‍ 
സമീപം പ്രൊഫസര്‍: ഛീന 


ഭാരതത്തിനെറ 
ദേസോ. 


സംയുക്ത മനസ്സാണു 
ഈ അടുത്തകാല 


ത്ത്‌ ഭാരതത്തിനെറ സംയുക്തമനസ്സില്‍്‌ 


നിന്നുരുത്തിരിഞ്ഞ, ഭാരതത്തി നേറതാ 
യം ഒരു വന്‍നേട്ടവും കാണാനില്ല. ഈ 
ഇല്ലായ്‌മ നമ്മുടെ സര്‍ഗ്ഗശക്തിയുടെ 
ഗതിരോധത്തെയോം ഒരുകണക്കിനു” 
താല്ലാലിക നഷ്ുത്തെയോം, തെളീയി 





“രിക്കണ മെന്നു തോന്നുന്നു . 


ക്കുന്നു. പകര്‍ത്തലുകാരാവുന്നതു്‌ ഇതു 
കൊണ്ട ല്ല? ഉപകരണങ്ങളും അവകൈ 
കാര്യം ചെയ്യണ്ട മുറകളും പണം കൊഴു 
ത്തും മാനം വിററും വാങ്ങുന്നു -പകത്തു 
ന്നു. തെററാണെന്നല്ല പറയുന്നതു്‌. നമ്മു 
ടേതായി ഒന്നുമില്ലെങ്കില്‍ ജീവ തത്ത നു 
രവണ്ട സാമഗ്രീകളിങ്ങനെ ഒപ്പിച്ചെഴു 
ത്തല്ലേ പററു. 

ഉഷ: നമ്മുടെ പേരുകേട്ടവരായ ജെ. 
സി. ബോസ്‌, മേഘനാദ്‌ സാഹ, 
സി. വി. രാമന്‍ മുതലായ ശാസ്രൂജ്‌ഞ 
ന്മാര്‍ പോലും സമൂഹത്തെ മാററിമറി 
ക്കാന്‍ പ്രാപ്യ 'യുള്ളവരായിരുന്നില്ല എന്നാ 
ണല്ലോ പറയുന്നതു“. എന്നാല്‍ ശാസ്ത്ര 
ത്തിന്‍െറ തലത്തില്‍ രാത്രമല്ലല്ലോ സര്‍ഗ്ഗ 
ചൈതന്യം. അരൊബിന്ദൊ, രമണ 
മഹര്‍ഷി, വിവേകാനന്ദന്‍ ഇവരെല്ലാം 
സര്‍ഗ്ലധനരല്ലേ? ' 

സാധുമോഹന്‍: ശരിയാണ്‌. മരണ 
ത്തിനു തുല്യമായ ഉറക്കത്തില്‍നിന്നു” 
നമ്മെ ഉണത്താന്‍ വിവേകാനന്ദനും രമണ 
നുമൊക്കെ, മററള്ളവരെക്കാളമേറെ, ശ്രമി 
ച്ചിട്ടണ്ട്‌. പക്ഷേ നമ്മളണര്‍ന്നു വോ? സമൂ 
ഹത്ത ല്‍ സമൂലപര വര്‍ത്തനം വല്ലതും 
വന്നുവോ? ഈ വിപ്പവങ്ങളെല്ലാം നമ്മുടെ 
ഒഴുക്കില്‍ നാം ചേത്തു എന്നല്ലാതെ ഒഴുക്കു” 
മാറിയൊഴുകിയില്ലല്ലോം 


ജെ. സി. ബോസിനെയും മററും കുറീ 
ചു്‌ ഞാന്‍ പനഞ്ഞതൊന്നകൂടി വിശദീക 
നോബല്‍ സ 
മ്മാനം നേഭടിയവരാണവരെല്ലാം. ശരി 
യാണു്‌. നിമ്മമമായി ചിന്തിച്ചു നോക്കും 
ആരാറെറ തോട്ടത്തില്‍ ചെടിവച്ചുവളര്‍ 
ത്തിയ തോട്ടക്കാരനു കീട്ടുന്ന ചെറിയ 
പാരിതോഷികം പോലെയല്ല ഉളള 
ഇതു ഭാരതീയ സമൂഹത്തില്‍ പരിവത്ത 
നത്തിനുതകുന്ന എന്തെങ്കിലും അവരുഭെ 
കണ്ടുപിടിത്തങ്ങള/ല്‍ നിന്നുടലെടുത്തതാ 
യി കാണുന്നില്ല. എന്നു താത്രമല്പ ഈ 
കണ്ടുപിടിത്തങ്ങരം കൊച്ചു നീര്‍ച്ചാലുകം 
പോലെ പാശ്ചാതൃശാസ്ത്രസമദ്രത്ത ല്‍ 
ചെന്നു ലയിക്കുന്നു, ഇന്നു നാം പശ്ചാ 
തൃനില്‍ നിന്നു വാങ്ങുന്ന പലതാലും 
നമ്മുടെ സാഹയും രാമനുമൊക്കെ കാണും. 
നോബല്‍സമ്മഠനത്തിന്‍െറ ആഹ്‌ ളാദ 
ത്തില്‍ നാം വാസ്തവം കാണാന്‍ മറക്കുന്നു. 

എങ്ങനെയുള്ള കണ്ടപിടിത്തങ്ങള: ണു” 
സമൂഹപരിവര്‍ത്തനപ്രാപ്യിക്കു വേണ്ടതു”? 
വഷികസമാനച്ചടങ്ങുകരംക്കതീത രായ 
ഒരു കൂട്ടരുണ്ട്‌ . മാനവചര്‌ തൂത്തിനെല 

(ശേഷം 53-0൦ പേജില്‍) 


കലാകമുദി ലക്കം 561 പേജ്‌ 33 














മം .ംതാന്നിട്ടേറെയായിട്ടില്ല. ഇടവ 
ഴീക്കരികില്‍ ഇടതുന്നുനില്‍ക്കുന്ന ഇല്ലി 


ക്കാടകളില്‍നിന്നു* കാനല്‍ത്തുള്ളികരം 
വീഴുന്നതു” കേഠക്കാം. അയഥാത്റമാ 
യൊരു താളാത്മകത ആ തുള്ളികളില്‍ 


തുടിച്ചുനില്‍ക്കുന്നതു പോലെ. 


മഴയുടെ ഗന്ധം കാഠറില്‍ തങ്ങിനില്‍ 
കുന്നു. മഴയ്യും മരണത്തിനും ഒരേ മണമാ 
ണെന്നു തോന്നുന്നു. വളര്‍ച്ചയുടെ പടവു 
കളില്‍, മരണത്തെ മുഖത്തോടുമുഖം കണ്ട 
പ്പോഴെപ്പാം മഴ ഒരനിവാരൃതയായി 
ചാറിനിന്നതാവാം ആ തോന്നലിന്നാ 
ധാരം. പിന്നീടെപ്പോഴോ, മഴയും പിറ 
വിക്കും ഒരേ ഗന്ധമാണെന്നു്‌ തോന്നിയ 
ളുണ്ട്‌. ഓലച്ചുട്ട” കത്തിച്ചു“, ചരല്‍ നിറ 
ഞ്ഞ പറമ്പുകടന്്‌, കുത്തിയൊഴുകുന്ന 
തോടിഒന്‍റ കുറുങ്ങനെയുള്ള പിടിവള്ളി 
യില്ലാത്ത പാലം കടന്നു, പാടവും വര 
മ്പും വേര്‍തിരിച്ചറിയാനാവാത്ത പാടശേ 
ഖരം നീന്തി, പേററിച്ചിയെ കൊണ്ടുവ 
രേണ്ടിവന്നപ്പോഴെല്ലാം, മഴയുടെ സാ 
ന്നിദ്ധ്യം ഒരു സാന്ത്വനംപോലെ, മുന്നറി 
യിപ്പു പോലെ തനിക്കകമ്പടി നിന്നിരു 
ന്നുവാല്പാം പെറക്കി ഠം ക്കൊടിയററത'। 
ലുള്ള ദുഃഖം ഒരു പൊട്ടിക്കരച്ചിലായി 
മഴയുടെ ഇരമ്പത്തില്‍ അലിഞ്ഞില്ലാതാ 
യതു ഓര്‍മ്മയുടെ പഴുതുകളിലെവിടെ 
യോ കൈമോശം വന്നിരിക്കുന്നു, 

ഇരുട്ടും ഇഠര്‍പ്പവും ഇഴുകിനീന്ന ഇട 
വഴയലൃടെ, അടിതെററാതെ ഒഴുകി 
നീങ്ങുക ഉദ്ദേശിച്ചത്ര ക“ ളേശകരരായിരു 
ന്നില്ല. ഏതാ അട്ട ശ്യശക്തി പിന്നില്‍ 
നിന്നു മെല്ലെ മെല്ലെ രു 


" ന്നോട്ടു തള്ളന്നുണ്ടായിരു 


ന്നു, മാത്രതല്ല ഈ ഇടവഴി 
അവസാനിക്കുന്നതു” വെ 
ള 'ച്ചവും കാററും മുകളില്‍ 
വിശാലമായ ആകാശവു 
മുള്ള ഒരു തുറസ്റ്റിലേ 
ഒഓണെന്ന അറിവു്‌ ഒരു 
ത്തേജകവു മാ യി രുന്നു. 
ജനക്കുന്നത്രയം അനായാസതയോ 
ടെ. അടിവച്ചടിച്ചു്‌ മുന്നോട്ട” നടന്നും 
ചുമലിലെ ഭാരത്തിനു* ഒരു തൂവലിന്‍െറ 
ഭാരമേ തോന്നയുള്ളൂ, ആദ്ൃത്തിരു. 
ഓരോ അടിവയ്കുന്തോറും ചുമലിലെ 
ഭാരം ഏറിവരുന്നതായി തോന്നി. ജീവന്‍ 
തുഭിച്ചുനില്‍ക്കു മ്പോഴം, വളര്‍ച്ചയുടെ ഭാഗ 
മായി പ്രകൃതിയുടെ നിയാമകരായ 
പ്രത്യേക തോതില്‍ തൂക്കം കൂടുന്നും 
ജീവന്‍ കൂടുവിട്ടകന്ന പഴുതിലൂടെ ജീര്‍ 
ണത ഒരു പകപോക്കലിന്‍െറ വൃഗ്രത 
യോടെ അകത്തു കയറുന്നു. പീന്നെ 
കാലത്തിന്‍െറ ഓരോ മാത്രയിലും ഭാരം 
ഇരട്ടിക്കുകയായി. അതോ തന്‍െറ തോ 
ന്നലാണോ? കോടിയില്‍ പൊതിഞ്ഞ 
ഈ ഭാരം, മലഞ്ചരിവിലൂടെ ഉരര്‍ന്നി൦ 
ഞുന്ന ഹിമപര്‍വ്ൃതത്തെപ്പോലെ കാണെ 
ക്കാണെ വലുതാവുകയാണോ? മുളങ്കോ 
നിയയുടെ മററു മൂന്നററങ്ങഠം ചുമക്കുന്ന 


പേജ' 34 കലാകയമുദി ലക്കം. 362 





വര്‍ക്കും ഈ ഭാരക്കൂടുതല്‍ അനുഭവപ്പെടന്നു 
്ടാവു മോ? 

മളയടെ അററം ഇടത്തെ ചുമലില്‍ 
നിന്നു വലത്തേ ചുമല്ിലേയ്ത്രാക്കണോ? 

പച്ച മുളയുടെ മണവും മിനുപ്പും. ഇളം 
മുളയുടെ മീനുസം. ഗര്‍ഭിണ'യുടെ അടി 
വയര്‍പോലെ. ചുമലിലെ ഭാരത്തില്‍ 
നിന്നു” ശ്രദ്ധ തിരിക്കാന്‍ വഴിയരി 
കില്‍ തിങ്ങിന്‌ല്‍ക്കുന്ന മുളളൂട്ടങ്ങളെക്കറി 
ച്ചോര്‍ത്തു. കാലവര്‍ഷം കഴിയാറായി 
രിക്കുന്നു. ആണ്ടാറ പൊട്ടുന്ന കാലം. 
മുളയുടെ എടുത്തു പിടിച്ചതുപോലെയുള്ള 
വളര്‍ച്ച എന്നും ഒരു വിസ്‌ മയമായിരുന്നു. 


ഉണ്ണിക്കൃഷ്‌ണന്‍ 


മാത്രം നീളമുള്ളത്‌ ഇപ്പം ഒരു ൭൭൭0 
യരക്കുന്നു 

അതേ, വളര്‍; അത പ്പോഴം വിസ്‌മ 
യമായി അവശേോട്ടിക്കുന്നു. 

ഇടവഴി ഇനിയും അവസാനിക്കന്നില്ലം 
ചുമലിലെ ഭാരം കൂടുകതന്നെയാണു. 
ഭാരം ചുമക്കുന്ന മറ്‌ മൂന്നുപേര്‍ മൌന 
മാണ്‌. അവക്കെന്തെങ്കിലും സംസാരി 
ക്കാരായിരുന്നും. ഇടവഴിയുടെ ഓരങ്ങളില്‍ 
തട്ടി അവരുടെ കാലൊച്ചയുടെ പ്രതി 
ദ്ധവനി കേയംക്കാം . 

അതോ തന്‍െറ തന്നെ ചുവടുവയ്യുകരം 
ക്കാണോ മാറെറാലിയുണ്ടാവുന്നതു“? 





തിരുവാഴിയോട്ട" 





കന്നിമണ്ണിന്‍െറ യരവനത്തില്‍ ചെട്ടെ 
ന്നൊരു രാത്രിയുടെ നിഗുഡതയില്‍ നഖ 


ക്ഷതമേല്‍ക്കുകയായിം പിന്നെ വളര്‍ 
ച്ചയടെ തീക്ഷണമായ നിര്‍ബ്ബന്ധം സ 
ഹിക്കറനടവാത്ത നിമിഷത്തില്‍ ആര്‍ദ്ര 
മായ വേദനയത്രയം അഭിശപ്പമായൊരു 
നേത്ത പഴുതിലേക്കാവാഹിക്കു കയായി. 

ഒരിക്കലെങ്കിലും ആ വളര്‍ച്ചയുടെ 
രഹസ്യം നേരില്‍ കാണണമെന്നാഗ്രഹി 
ചും വെറും കതുകം ഒരുത്സുകതയായി 
നിര്‍ബ്ബന്ധമായി വളന്നു. സ്വന്തം വളര്‍ 
ച്ചയുടെ ഏതോ വഴിത്തിരിവില്‍ അതു? 
കണ്ടറിയാന്‍ തന്നെ തീര്‍ച്ചയാക്കി. 
ഏററവും അടുത്ത മുളങ്കൂട്ടങ്ങളുള്ളതു” വെള്ളാ 
രന്‍ കല്ലുകരം നിറഞ്ഞ കുന്നിന്‍പള്ളയി 
ലാണു”. അവിടെയാണു്‌ കമ്മാളരുടെ 


ചുടലയും. 


കര്‍ക്കിടക രാവുകളടെ ആര്‍ദ്രമായ ഇരു 
ട്ടില്‍ അവിടെ പുകയില്ലാത്ത നീലവെ 
ളിച്ചം നൃത്തം ചെയ്യുന്നതു്‌ കാണാംം 
പൊട്ടിപ്പിശാചിന്‍െറ മരണന്ൃത്തം. 

ആകാശം മേഘാപ്പ തമായ്‌രുന്നു. ഒരു 
പകുതി ചന്ദ്രന്‍റ വിളത്ത മുഖം കാററി 
ലോടുന്ന മേഘങ്ങഠംക്കിടയില്‍ ഒളിഞ്ഞും 
തെളിഞ്ഞും കാണാം. ഇല്ലിക്കൂട്ടങ്ങരംക്ക 
രികെ കാത്തിരുന്നു, മണ്ണിനെറ നഗ്നത 
പിളരുന്നതും, മുളയുടെ കൂമ്പു” വിജുംഭിത 
മാകുന്നതും കാണാന്‍. 

എത്രനേരം കാത്തിരുന്നുവെന്നറിഞ്ഞു 
കൂടാം. കാത്തിരുന്നു” കണ്ണ്‌ കഴച്ചപ്പോഠം 
മയങ്ങിയെന്നു തോന്നുന്നു. ഉണര്‍ന്ന പ്പോരം 
അകലെ വെള്ളി പൊട്ടിയിരുന്നു. മഴക്കാ 
റൊഴീഞ്ഞ ആകാശത്തില്‍ നക്ഷത്രങ്ങാം 
തിളങ്ങുന്നു. നേര്‍ത്ത വെളിച്ചത്തില്‍ ക 
ണ്ട--അവിടവിടെ മുളതുമ്പുകഠം, സവയം 
ഭൂക്കളെപ്പോലെം. തലേന്നു” ഒരു ചാണ്‍ 


ട്ട ുഖ 


ഇല്ലിക്കൂട്ത്തില്‍ കാററീളകിയെന്നു* 
തോന്നുന്നു. കാനല്‍ത്തുള്ളികഠം തുരുതുരെ 
വീണു, അദൃശ്യമായ ഏതോ കൈകഠം 
ഒരുപിടി ചരല്‍ വാരിയെറീഞ്ഞതു 
പോലെ. 

കോടിക്കച്ച നനഞ്ഞ മണമുയര്‍ന്നു. 

പച്ചമുളയുടേയം, കോടിയുടേയും, മഴ 
യൃടേയും കൂടിക്കലര്‍ന്ന മണംം . 

ജീര്‍ണ്ണതയുടെ... 

മൃതിയുടെ... 

ഭാരം വീണ്ടും ഇരട്ടിച്ചു വോ? Ed 

ഇരുളിന്‍െറ സാന്ദ്രത, നേര്‍ത്ത വെളീ 
ച്ചത്തിന്‍െറ ഒരു വൃത്തമായകലെ കാണാംം 
' ചുമലൊന്നു” മാറാതെ വയ്യെന്നായീ. 

മുക്തിയൃടെ കവാടം ഇനിയും അകലെം 

ചെത്തുകല്ലില്‍ വരിയൊലിച്ചുണ്ടായ 
കുഴികളില്‍ വെള്ളത്തിനു” ഇളം ചൂടും 















































ചൈതര്യമാസത്തിലെ കടുത്തചു 
ടീലാണ്‌ ചാതകങ്ങഠം വെള്ളത്തി 
നായി കരഞ്ഞു വിളിക്കുന്നതു - 

എന്തിനാണിവ ഇങ്ങനെ കരയുന്ന 
തു? ഹിമാചല പ്രദേശങ്ങളിലെ ആഠം 
ക്ക രതീന്‍റ ശരിയായ കാരണം പഠ 
യുന്നുണ്ട്‌ . 

ഒരമ്മയും, മകളും, മകന്‍െറ ഭാരൃ 
(തരുമജകയൃയും ഒന്നിച്ചു താമസിക്കുക 
യാണു”. മകളും മരുമകളും കാളപൂട്ടാന്‍ 
പോയി. 

നല്ല വേനല്‍. ഉച്ചയായ പ്പോടം കാള 
കഠം കഴഞ്ഞു. അനങ്ങില്ലം 


ആ ഉഷ മളത നുകര്‍ന്നുകൊണ്ടു” തവള 
കളുടെ സംഘ ഗാനം 

തൊട്ടടുത്തു” ചുരലൊപ്പിച്ചു്‌ നടന്നീ 
രുന്ന ആഠം തവളകളുടെ വഴുപ്പുള്ള മുതു 
കില്‍ ചവിട്ടി താഴെ വീണുവെന്നു തോ 
ന്നുന്നു അല്ലങ്കില്‍ മഞ്ചത്തിന്‍െറ ഭാരം 
വീണ്ടും ഇരട്ടിച്ചതാവാം 


ഇല്ലിമുളകളുടെ സൂചിയ്‌ലകരാക്കിട 
യിലൂടെ ആകാശത്തിന്‍െറ നുറങ്ങുകരം 
കാണാം 

ഇലകളിളകടമ്പാഠം ആ നറങ്ങുകഠം 
ഭീപ്യ" വുകയം, ഒഴുക്കില്‍ കൊളുത്തി 


വട്ട അസ.ഖ്യം മണ്‍ചിരാതുകള ലെ 








ചാതകപ്പക്‌ഷി 


പെട്ടെന്നാണു? കന്നിന്‍ചരുവില്‍ 
ചെണ്ട മഴങ്ങുന്നതു കേട്ടത്‌. അതൊരു 
പൂജാഘോഷയാത്രയായിരുന്നു, ഘോഷ 
യാത്ര കാണാന്‍ ചെണ്ണങ്ങം അങ്ങോ 
ട്ടോടിപ്പോകാനായി കാളകളെ വയ 
ലില്‍ വിട്ടിട്ട' വീട്ടിലേക്കു പാഞ്ഞു. 

“നിങ്ങ കാളകറഠംക്കു വെള്ളം കൊടു 
ക്കണം. മകളടെ ജോലിയാണയതു'.*” , 

അവര്‍ മടങ്ങിവന്നു കാളകളെ കുള 
ത്തിലേക്കടിച്ചും പക്ഷേ, അവ അന 
ങ്ങിയില്ല മകഠം കാളകളെ തല്ലി, 
വീട്ടിലേക്കു പായിച്ചു. ഒടുവില്‍ അവഠം 
ഉത്സവം കാണാനും പോയി. മരുമകരം 


ഒററത്തിരിനാളങ്ങളെ പ്പോലെ വിറകൊ 

ള്ളകയും ചെയ്തു | 
കാല്‍ വഴുതിയപ്പേഠം ഇടവഴ്‌'യുടെ 

ചുമരില്‍ പിടിച്ചു പൂപ്പലിന്‍െറ മാര്‍ദ്ദ 


പരിചയിച്ചു 
പെട്ടെന്നോര്‍മ്മ 
സ്റ്റേററ്‌ 


വം വിരല്‍ത്തലപ്പില്‍. 
മറന്ന ഏരതാ മണം 
വന്നു. വെള്ളത്തണ്ടു കൊണ്ടു: 
മായ്‌ക്കു മ്പാഴത്തെ മണം 

ഏതോ ശൈശവസമൃതിയിലൂടെ ഓര്‍ 
മ്മകഠം പിറകോട്ട്‌. അപ്പോഴും കാലുകാം 
ഇടറിയിടറി മു ന്നാട്ടതന്നെ. 

എന്നിട്ടും വെളിച്ചത്തി നെറ വൃത്തം ഒരു 
മൃഗൃഷ്ണയായകലെം 



















വെള്ളം കൊടുത്തിട്ടാഞ 


കാളയ്കു 

പോയതു”. R 
പക്ഷേ, മുമ്പേ വന്ന മകളാണു നല്ല 

വരം എന്ന്‌ അമ്മ വിചാരിച്ചു. മരു 


മകള അവര്‍ ചീത്ത പറഞ്ഞു. 


അന്നു രാത്രി, മകളുടെ കാളകടം 
ദാഹിച്ചു വലഞ്ഞു ചത്തു. 
ചത്തുവീഴന്നതിനു മുമ്പു്‌ കറളകം 


മകളെ ശപിച്ചു. 

അവടം മരണാനന്തരം ഓഹിച്ചു വല 
യുന്ന പക്ഷിയായി ജനിക്കട്ടെ എന്നും 
കുറേച്ചെന്നപ്പോടം മകം മരിച്ചു. അവ 
ളാണ്‌ ചാതകല്ലക്ഷി മഴവെള്ളം 
മാത്രം കുടിക്കാന്‍ വിധിക്കപ്പെട്ട ചാത 
കപ്പക്ഷീം 


എന്‍. എം. നമ്പ,തിരി 


പിന്നിലുണ്ടായിരുന്ന രണ്ടുപേരും വഴു 
തീവീണിരിക്കണം. ഇപ്പേഠരം ഭാരമത്ര 
യൂം തന്‍െറ ചുമലില്‍ത്തന്നെം 

ക്ഷീണിച്ച മനസ്സില്‍ ചിക്കിച്ചികഞ്ഞു 


നോക്കിം ആരായിരുന്നു കൂടെയുണ്ടായി 
രുന്നതു”? 

ഒരു മുഖഛായപോലും ഓമ്മിക്കാനാവു 
ന്നില്ല. 


കാററും വെളിച്ചവും മേഘരഹീതമായ 
ആകാശവും ഇനിയും ദൃരെം 

കൈകാലുകഠം തളരുന്നു. 

ചുമലിലെ ഭാരം വര്‍ദ്ധിക്കുന്നു. 

പെട്ടെന്നോര്‍മ്മാക്കാന്‍ ശ്രമിച്ചു. ആരു 
ടെ ജഡമാണു' താന്‍ ചുമക്കുന്നതു”? 

കത്തിച്ച നിലവിളക്കിന്‍െറ പ്രകാശ 
വൃത്തം മുഖത്തിനു” ചുററും പരിവേഷ 
മണച്ചിരുന്നു. ആ തീളക്കത്തില്‍ മുഖ 
ക്വായ മനസ്സില്‍ തെളിഞ്ഞില്ല. 

ഈ ഇടവഴിയിലെ ഇഴുകുന്ന ഇരുട്ടില്‍ 
ആ മുഖം കാണണമെന്നു” തോന്നിം പതു 
ക്കെ ഭാരം താഴെയിറക്കി. 

കാനല്‍ത്തുള്ളികരം വീണും നനഞ്ഞീ 
രുന്ന കോടി മാററി. 

സൂചിയിഴകളിലൂടെ പെട്ടെന്നു” ഉരന്ന 
വീണ വെളിച്ചത്തിന്‍െറ ധുൂളികളില്‍ ആ 
മുഖം എനിക്ക്‌ വ്യക്തമായി കാണാം 

അതേം എന്‍െറ മുഖംം _... [നി 





കലാകൌമുദി ലക്കം 862 പേജ്‌ 35 
































പേജ്‌” 36 കലാകൌമുദി ലക്കം 361 








തോമസ്‌ ജോസഫ്‌ 


ഒരെ മുറിയുടെ അകപ്രദേശം വെളീവാ 
യീ വരുമ്പോഠം വെളപ്പുപാടകഠം ക്കുള്ളില്‍ 
ചില നിശ്ചലദ്ൃശ്യങ്ങഠം തെളിയുന്നു. 
ഒരു മേശയുടെ ചുററും മനം മൂടിപ്പുതച്ചി 
രുന്ന മൂന്നു രൂപങ്ങം. വെളചപ്പുവസ്ധ്രങ്ങാം 
ധരിച്ച സുന്ദരിയായ ഒരു സ്ത്ര. അവളടെ 
അരികിലായി അഞ്ചവയസ്സ തോന്നിക്കു 
ന്ന ഒരു ആണ്‍കുട്ടി. അവരക്കഭിമുഖമായി 
ചെമ്പന്‍ താടിക്കാരനായ ഒരു യുവാവും 
മേശയുടെ നടവിലായി ഒരു മണ്‍കൂജം 
ഒരു പ്ലാസ്റ്റിക്‌ പൂച്ചം പിന്നീടെല്ലാം 
നിശ്ചലതകളില്‍ ആണ്ടുപോകുന്നു. ഭിത്തി 
യീല്‍ തൂക്കിയിരുന്ന ചില ചിത്രങ്ങളില്‍ 
നിശ്ചലമായ ജലാശയപ്പരപ്പകഠം. യേശു 
വിന്‍െറ അവസാനത്തെ അത്താഴം. ജലം 
പകരുന്ന കൈകഠം. കടിക്കുന്ന ചുണ്ടുകരം. 
പുറത്തു്‌ ജാലകത്തിനപ്പുറത്തു നിന്നുനോ 
ക്ഷുമ്പോഴം പൂച്ചയുടെ ശിരസ്തമാത്രം കാ 
ററില്‍ ആടിക്കൊണ്ടിരുന്നു രറെറാന്നും 
ആക്കും കണ്ടെത്താനാവുന്നില്ല. വെളത്ത 
വസ്ത്രം പൂതച്ചിരിക്കുന്ന സ്തീയുടെ ലോക 
വും രഹസ്യങ്ങളും രക്തം പുരണ്ട ചര'ത്ര 
ങ്ങളം ചെളുപ്പിതു മുങ്ങിക്കിടക്കുന്നു ... 

ഈ ലോകത്തു ജീവിക്കുന്ന ഏതൊരു 
വനന്‍േറയം സത്യമെന്തെന്ന്‌ ആര്‍ക്കും 
വിധി കല്ലിക്കാനാവാത്തതു കൊണ്ടു” ഈ 
കുറിപ്പുകരം വെറുതെ അസത്യ പ്രസ്താവന 
കഠം മാത്രമായി വായനക്കാര കണക്കി 
ലെടുക്കുക. മേശയ്തു ചുററും വിശ്രമിച്ചി 
രുന്ന മൂന്നു രൂപങ്ങടംക്കൊപ്പം മററു നിശ്ച 
ലദൃശ്യങ്ങളം അവിടെ സ്ഥാപിക്കപ്പെട്ട 
തിന്‍െറ ചരിത്രം അറിവുള്ളവരായി 
ആരും ശേഷിക്കുന്നില്ല. സ്തീയടെ വെള 
ത്ത കൈവീരലുകഠം ചിലപ്പോഴെല്ലാം 
കൂജയില്‍ തൊട്ട. ഒരു ചില്ലു ഗ്‌ളാസ്സ്റി 
ലേക്കു പകര്‍ന്ന ജലം യുവാവിനു നേരെ 
നീട്ടപ്പെട്ടു. ശബ്ദമില്ലാതെ അയാളതു 
കുടിച്ചുതിര്‍ത്തു. വീണ്ടും കൈകളും ചുണ്ടു 
കളും വൂര്‍വ്വനിശ്വലത കൈവരിക്കുന്നു, 
നീണ്ടു ചെമ്പിച്ച താടിയും തോളററം 
വളര്‍ന്നുകിടന്ന മുടിയും യൃവാവിന്‍െറ 
മഖത്തു്‌ പീഡിതമായ ഒരു പ്രകാശം 
വീഴ്‌ത്തി. ഈ മൂന്ന രൂപങ്ങളം യേശു 
വിന്‍െറ അവസാനത്തെ അത്താഴവു 
മായി സാമ്യപ്പെട്ടവന്നു...പുറത്തു”്‌ ആകാ 
ശത്തു” സായാഹ്‌നം തീക്കനലുകടം കൂട്ടി 
യിട്ടു. സൂചിയിലകഠം കൊഴിയുന്ന 
ശബ്ദം കാററീന്‍റെ അനവരതമായ 
ശബ്‌ഭത്തില്‍ പൊലിയുന്നു... 


വളരെ ചെട്ടെന്നു്‌ അവര്‍ നിശ്ചലത 
യീല്‍ വീഴുന്ന കാലടിയൊച്ചകയം ഓരോ 
മിടിപ്പുകളാക്കി അനങ്ങിത്തുടങ്ങിം മഞ്ഞു 
കുട്ടകം ഉറഞ്ഞുകൂടിയ വന്‍ഭാരങ്ങളായി 
അവര്‍ പുറത്തേക്കു വന്നും പുല്‍ച്ചെടി 
കടക്കു നടുവിലൂടെ ഇഴഞ്ഞു നീങ്ങിയ 
ഒററയടിപ്പാതയിലൂടെ അവര്‍ ഒരേ 





ക്രമത്തില്‍ നീങ്ങി. വരണ്ട ഭൂമരികരം 
പ്രത്യക്ഷ പ്പെട്ടതുടങ്ങിം വരഴടംച്ചയഭടെ 
കാല്‍ച്ചുവട്ട'ല്‍ നേത്ത ജലാശയപ്പരപ്പു്‌.. 
നൂററാണ്ടുകടഃക്കുമുന്‍പ്‌ ഉറച്ചുപോയ ഒരു 
കപ്പല്‍. കുട്ടിയുടെ ചിന്തയില്‍ മുങ്ങി 
പ്പോകുന്ന ഒരു കലാസ്സവഞ്ചി. കടലാസ്സു 
വഞ്ചിയുണ്ടാക്കി ജലവിതാനത്തിനു മക 
ളിലൂടെ ഒഴുക്കിവിടണമെന്നു” കുട്ടി ആഗ്ര 
ഹിച്ചു. കുട്ടി അമ്മ യോടും യുവാവിനോ 
ടമൊപ്പം വെറുതെ നടക്കു ടംമാത്രം ചെയ്തു. 
കഠറബോധത്തിന്‍െറ ഇരുട്ടിലൂടെ അവര്‍ 
നീങ്ങുന്നു, അവരുടെ ലോകങ്ങളില്‍ 
അവര്‍ ഓരോരുത്തരും പരാജിതരും തട 
വൃശീക്ഷയ്തു” വിധിക്കപ്പെട്ടവരുമായി. 
ജലാശയത്ത /ലേക്കു” കുണ്ണുകരംനട്ട” കല്ലൂ 
കാക്കു മുകളില്‍ അവര്‍ ഉരമകളായിം 
പടിഞ്താറ്‌ അസ്തമയം അരങ്ങേറുന്നു. 
കൊല്ലപ്പെട്ടവന്‍്റ ചോര ആകാശഭി 
ത്തികളില്‍ ആളിപ്പടരുന്നു. പഠറിവരുന്ന 
ഇരുളില്‍ അവര്‍ തിരിച്ചുനടന്നു. ഒരുവഴി 
ക്കവലയില്‍വച്ച്‌ യുവാവു” അമ്മയോടും. 
കുട്ടിയോടും യാത്ര പഞഞ്ഞുപിരിഞ്ഞു. ഒരു 
വലിയ ശുനൃത പരത്തി അയാളഭെ 
നിഴല്‍ മാഞ്ഞുപോയി. കുട്ടി അമ്മയോ 
ട്ട അയാളെക്കുറിച്ചു ചോദിക്കാന്‍ തുട 
ങ്ങി. അമ്മ നീശ്ശബ്‌ഭമായീ മകന്‍െറ 
ഓരോ ചോദ്യവും തള്ളിക്കളഞ്ഞു. കുട്ടി 
തളര്‍ച്ചയി ലേക്കുവീണു പീന്‍വാങ്ങിം 


- അവര്‍ പഴയ മുറിയിലെത്തി. കുട്ട്‌ 


കസേരയിലിരുന്നു. മേശപ്പുറത്തു” പൂച്ചയൃ 
ടെ ശിരസ്സ്‌ കറങ്ങിത്തിരിയുന്നും കൂജയ 
ടെ അരികിലായി ഒരു വെളുത്ത മെഴുകു 
തിരി കൊളുത്തപ്പെട്ടം കട്ടി പൂച്ചയോടു 
മാത്രമായി രഹസൃഭാഷണങ്ങളില്‍ മുഴ 
കി. അമ്മ അത്താഴം വിളമ്പി. കുട്ടി 
എല്ലാം നിഷേധിച്ചും ജലംപകന്നിരുന്ന 
ചില്ലഗ്‌ളാസ്‌ തട്ടിത്തെറിപ്പിചു. സാവ 
ധാനം കുട്ടി ഉറക്കത്തിലേക്കുചാഞ്ഞും കുട്ടി 


TTS SESS ANN SESE T SSE SECA TESST SSS SELES SIS 





രഘുനാഥ്‌ പലേരി 


പ്രിംപ്പെട പെണ്‍കുട്ടിക്കു, 

നീയം ഒരുപക്ഷേ, ഓര്‍ക്കുന്നുണ്ടാവും 

ഇന്നു” റാപ്പബ്റിക്ക്‌ ദിനമാണു” ടിപ്പു 
ണ്ലിക്ക്ദിനവും സ്വം 
തന്ര്രദിനവും രക്ത 
സാക്ഷിദിനവും മററും 
ഓരോ പ്രതനാളകരം 
പോലെ നമുക്ക ചു 
ററും വരികയുംപോ 
വുകയും ചെയ്യുന്നു. ഇ 
ത്തരം ദിനങ്ങളെല്പാം 
പഴയ ഡയറിയില്‍ 
ഞാന്‍ കുറിച്ചുവച്ചിട്ട 
ണു”. പക്ഷേ, നീ 
ഭരിക്കല്‍ സൂചിപ്പിച്ച 


യുടെ സ്വപ*നങ്ങളില്‍ ഒരു കടലാസ്സ 
വഞ്ചി മുങ്ങിത്താഴ്‌ന്നു - 

നിലത്തു ചിതറിക്കിടന്ന ചില്ലകളില്‍ 
കത്തുന്ന മെഴുകുതിരി നാളങ്ങളുടെ നിര. 
ശവപ്പെട്ടി. ശവപ്പെട്ടിയില്‍ അവളടെ 
ഭത്തോവു്‌ ഉറങ്ങിക്ക ടക്കുന്നു. മുപ്പത്തഞ്ചു 
കാരിയായ അവളെ ഈ ഓര്‍മ്മ ഇ9ടുപ്പ॥ 
ക്കുന്നു. അവാം കിടപ്പുമുറിയിലേക്കു കട 
ന്നു. ഭിത്തികളില്‍ വന്യമൃഗങ്ങളുടെ 
കിതപ്പം നഖക്ഷതങ്ങളം അവരം കണ്ടെ 
ത്തി. കരയുന്ന ശബ്‌ദത്തില്‍ ഒരു പഴയ 
പാട്ട? അവഠം മൂളിത്തുടങ്ങി. പെട്ടെന്നു്‌ 
അവളതു മറന്നും കൊഴുത്തുകിടന്ന പ്രകാ 
ശത്തില്‍ കണ്ണാടിയില്‍ അവളുടെ പ്രതി 
ബിംബം അവളെ അദ്‌ഭൃതപ്പെടത്തി. 
മുപ്പത്തഞ്ചുകാരിയായ വീധവം മരണ 
വസ്ത്രംപോലെ തൂവെള്ള സാരിം മറന്നു 
പോയ പല കാര്യങ്ങളും ഓര്‍മ്മയി ലേക്കു 
തിക്കിത്തിരക്കിയെത്തിം മുലക്കണ്ണുകളില്‍ 
മലപ്പാലിന്‍െറ കാരുണ്യം ഉറവയെടുക്കു 
ന്നും സംവത്സരങ്ങളടെ ഒരു ചുഴലി 
തടിച്ച തുടകരംക്കള്ളില്‍ മുഴക്കത്തോടെ 
പഠന്നുതുടങ്ങിം ജാലകത്തിനു പുറത്തു” 
ദൈവങ്ങളുടെയും പ്രേതാത്മാവുകളടെയും 
വിസ്‌രമയിപ്പിക്കുന്ന രാത്രിം കണ്ണിമക 
ളില്‍ ഉറക്കം കനത്തുവന്നും കുപ്ടത്തിന്‍െറ 
ഉണക്കവിരലുകരം ഉയത്തിനിന്ന ശൂന്യ 
മായ പവ്ൃക്ഷശിഖരങ്ങഠംക്ക താഴെ അവഠഴം 
നിന്നും അവളടെ കുട്ടി ഒരു ഉണ്ണിമിശി 
ഹായെപ്പോലെ, വാല്‍ മുറിഞ്ഞുപോയ 
പട്ടത്തിനു പിറകെ നടന്നു മറഞ്ഞും ആദ 
ത്തിന്‍െറ നഗ്നതയമായി യുവാവു“ ഒഴുകി 
യെത്തുന്നു. ഭൂമി ഒരു പരുടീസ്സയാകുന്നു. 
അവളില്‍ ഉറവകൊള്ളന്ന ആദ്റ്റാദത്തി 
ന്‍െറ ജലത്തുടിപ്പു”. പെട്ടെന്നു യുവാ 
വിനു” ക്രിസ്കവിന്‍െറ ഛായ കൈവരു 
ന്നും അവഠം ഞെട്ടിയുണരുന്നും പുറത്തു” 
വേപ്പുമരങ്ങളില്‍ പൊററകഴം നിറഞ്ഞ 


തുപോലെ അതിന്‍െറ യഥാര്‍ത്ഥതീയതി 
കഠം ഞാന്‍ ഇനിയും കുറിച്ചുവച്ചിട്ടില്ലം 

നഗരത്തില്‍ എത്തിയ ഉടനേ കത്തെഴു 
തണമെന്നു നീ പരഞ്ഞതു്‌ ഇപ്പോഴും 
എന്‍െറ ഓര്‍മ്മയില്‍ നില്‍ക്കുന്നു. നീ 
വീണ്ടും വീണ്ടും പറയുകയുണ്ടായി. നേര 
ത്തെ എഴുതണം. എന്നാലേ കിട്ടു. അന്നു” 
റിപ്പഞ്ചിക്ക്‌ ദിനമായതുകൊണ്ടു”. ഒരു 
പക്ഷേ, തപാൽ ഇല്ലെങ്കിലോ? 

നീ പറഞ്ഞതും, പാടപെള്ു” പാടുപെട്ട്‌ 
എന്നെ ഓര്‍മ്മിപ്പിച്ചതും ശരിയാണു്‌. 
നോക്കു, ഇന്നു” ഠീപ്പബ്ലിക്ക്‌” ദിനമാണു” 








ശിഖരങ്ങളീല്‍ സൂര്യന്‍ വെളത്ത വയ 
ലിന്‍ കമ്പകം മീട്ടുന്നു. രൂപവും കക്ഷ്യ 
വുമ്‌ല്ലാതെ അവടം ചില കൃത്യങ്ങള'ല്‍ 
മുഴുകാന്‍ തുടങ്ങി. കുട്ടിയെ” കുളപ്പ'ച്വ 
വൃത്തിയാക്കി. വിലകൂടിയ വസ്ത്രങ്ങം 
ധരിപ്പിച്ചു. ഒരു പാവയെ ലാളക്കുന്ന 
നിസ്സംഗതയോടെ അവള।ല്‍ന ന്നും ഒന്നു 
രണ്ടു വാത്സല്യശബ്‌ ഒങ്ങരം പുറത്തേക്കു. 
ചാടി. അവരം കുട്ടയുടെ തോള'ല്‍ 
പുസ്ത ദംസഞ്ചി തൂക്കിയിട്ടു. കുട്ടി ടു്ടാസ്സറ ക്‌ 
പുച്ചയോടു യാത്ര പറഞ്ഞു... 

പതിവു കാഴ്ചകളിലൂടെ അവര്‍ നേഴ്‌സ 
റിയിലെത്തി. ' കുട്ടി ഗേററിനപ്പുറത്തു” 
കടന്നപ്പോരം അവടം തിരിച്ചുനടന്നു. 
അടുത്തു ചെയ്യാന്‍ പോകുന്ന കൃത്യമെന്തെ 
ന്ന്‌ അവഴക്കറിയില്ല. വളരെക്കല 
ങ്ങളായി ഉള്ളിലും പുറത്തും നീറയുന്ന 
ഗന്ധങ്ങളും സ്‌മരണകളം അവളെ ഒരു 
ആയം രൂപമാക്കുന്നു. കാലത്തോളം പഴക്ക 
മുള്ള ഒരുപമയോടു്‌ താരതമ്യപ്പെടത്തി 
ചരിത്രകാരന്‍ അവളെ ഒരുപ്പുതുണാക്കി 
മാററുന്നു. ഇപ്പോടം, നടന്നുപോകുന്ന 
അവളടെ സ്ത്രീരൂപം കരചരണങ്ങളില്‍ 
ഒരു ബൊമ്മയുടെ നിശ്ചേതനകളില്‍ 
അലിയുന്നു. ചലനങ്ങളില്‍ സജീവത 
നിറജ്ണാനായി അവഠം ചെയ്തുകൂട്ടുന്ന കൃത്യ 
ഒങ്ങഠം ഓരോ തമാശയിലേക്കു വഴുതിപ്പോ 
കുന്നു. ഇപ്പോഠം അവഠം ദേവാലയനട 
യില്‍ കുമ്പിട്ട. വെളപ്പു മൂടിപ്പുതച്ചു” 
പ്രാത്ഥിച്ചും സിമിത്തേര!യ'ല്‍ച്ചെന്നു” 
ഭര്‍ത്താവ (ന്‍െറ ശവക്കല്ലറയ്‌ക്കരികില്‍ 
നിന്നും കല്ലറയുടെയുള്ളില്‍നിന്ന്‌” കൈ 
കാലുകരം നിവര്‍ത്തീ സ്വാഗതംചെയ്യന്ന 
രൂപത്തില്‍ ഒരു പൊള്ളമുഴക്കം അവളടെ 
ദേഹത്തു കെട്ടിമറീഞ്ഞും മുഴക്കം ഒരു 
ദീന വിലാപമായി അവസാനിച്ചപ്പേോരം 
അവാം തിരികെ നടന്നു. ഇവിടെ 

(ശേഷംര്‍ദപാം പേജില്‍) 





ഒരു ഇന്ത്യന്‍ നഗരത്തിനു” ബന്ത്‌ ആച്ച 
രീക്കാന്‍ ഇതിലും അത്ഥവത്തായ മറെറാരു 
ദിനം ഉണ്ടെന്നു” എനിക്കു തോന്നുന്നില്ല. 
നോക്കൂ, ഇന്നു ബന്താണ്‌, 
നഗരത്തില്‍ തപാലില്ല. തപാലെന്ന. 
ല്ല ഒന്നുമില്ല. നഗരം നിറയെ കടല്‍ക്കാ 
ററു മാത്രം. അടച്ച പിടികയ്ക്കുരികിലെ 
പഴകിയ നിഴലുകളില്‍ വരാത്ത ബ 
കാത്തുനില്‍ക്കുനസ യാത്രക്കാര്‍. നീറന്‍െറ 
യും എന്‍റെയും മുഖമുള്ള യാത്രക്കാര്‍ം 
ഈ നഗരത്തില്‍ ഇന്നു്‌ എവീടെയോ 
പതിനൊന്ന്‌ തീപ്പ 'ടീത്തങ്ങളുണ്ടായിം 
- പഴകി ദ്രവിച്ച എ 
ത്രയോ ഭകട്ടിടങ്ങം 
ചെള്െന്നു” നിലം 
പൊത്തി. എത്ര തീ 
വണ്ടികളാണ്‌ റെ 
യിലുകഠംമാറി ഓടി 
യതു", വഴിമദ്ധ്യേ മ 
രിച്ചവീണവര്‍ ആശു 
വപത്രികളീലെ മോര്‍ 
ചുറിയില്‍ ശ്‌മശാന 


കലാകരമുദീ ലക്കം 8682 പേജ്‌ 37 














പാര്‍ക്കിലെ ഒരു ബെഞ്ച്‌ നാം എങ്ങനെ അളക്കും? 


il ത്തില്‍ വൈദ്യതിവതന്നതും കാത്തു” നിവര്‍ത്തീയീരിക്കുന്നു, ഞങ്ങഠം വളരെ നീ ആ അശോകചക്രം ഇതുവരെ ശ്രദ്ധീ ന്‍ ദീതി 
) മലര്‍ന്നു കിടക്കുന്നു, നേരം ആ കൊടി നോക്കിനിന്നു. പിന്നീ ച്ചിട്ടില അല്ലേ... മാട തു ലം Se 
L നീളന്‍ ഞൊറിവുകഠംപോലെ കര ട്‌ ഞങ്ങളുടെ ശ്രദ്ധ അതിന്‍െറ നടുവിലെ നോക്കൂ, ഇപ്പോഴത്‌ ഒരു പെണ്‍കുട്ടി s റാ ത്തല ലി Te 


ടാ: വോ ഇളകിയ മരത്തില്‍നിന്നു* ഇളകിപ്പറന്ന കീളികഠം 
ളൂ > 

















E യില്‍ വന്നു കയറുന്ന തിരമാലകഠം. കടല്‍ 


നികത്തിയെടുത്ത ഉയര്‍ന്ന കെട്ടീടത്തി 
ന്‍െറ മുകളില്‍ നിന്നും താഴേക്കു കൊഴിയു 
ന്നതു" പുവുകളോ,അതോ പീറകില്‍ ഓടി 
യെത്തുന്നവരെ ഭയന്നു” ആത്മഹതൃചെയ്യു 
ണ പെണ്‍കുട്ടികളോ... 

ഇന്ന്‌ റിപ്പബ്‌ളിക്കാണും. a 

ഈ ഭിവസത്തിന്‍െറ അന്തസ്സിനു? ഗവ 
ബെന്‍റ* നല്‍കിയ ആശംസാ സന്ദേശ 
ത്തീന്‍െറ നമ്പര്‍ എന്താണു”, ഇരുപതോ 
ഇരുപത്തൊനോം. ... 

Wish you a best Repubic! അങ്ങ 
നെയാണോ അതോ?... 

Republic on your path. Best 
38068! അങ്ങനെയാണോ! 

ഹേ റിക്ഷക്കാരാ...എന്നെ ഒന്ന്‌ ആ 
തെരുവുവരെ കൊണ്ടുപോളു. ഒഴിഞ്ഞ 
നിരത്തിലൂടെ വളകഠം വിതുമ്പുന്ന അഭ 
ക്വിട ജാലകങ്ങരംക്കു മുന്നിലൂടെ പതുക്കെ 
നീങ്ങുന്ന റിക്ഷയില്‍ ഇരുന്നുകൊണ്ടു? 
നിങ്ങാം പാടാറുള്ള ആ പ്രേമഗാനം ഒന്നു 
കൂടി പാടു... 

ഇന്നലെ ഒരു കഴല്‍ക്കിണര്‍ ചോലെ 
യായിരുന്നു നഗരത്തിലെ ഈ വേശ്യാ 
ത്തെരുവു്‌. കിണറിന്‍െറ ആരംഭത്തിലും 
അടിയിലും ഓരോ പൊലീസപോസ്സ്റ 
കരം അവിടെ മുററത്ത രുന്ന്‌ ഭംഗി 
യായി വെററില മുറുക്കുന്ന പൊലീസു 
കാര്‍. തെരുവിന്‍റെ ഇരുവശങ്ങളിലും 
ണിരനിരയായി പെണ്‍കട്ടികടം. എന്‍റ 
ഭാഷ പറയുന്നവരും നിന്‍െറ ഭാഷ പഠ 
യുന്നവരും. നിരനിരയായി ദീപാവലി 
ഖിളക്കുകഠം പോലെ, ഏതോ നഗരത്തില്‍ 
ഞാന്‍ കണ്ട പൂക്കാര। സ്്രയുടെ മുന്നിലെ 
കൊളയ തന റച്ച കദംബമാല പോലെ 
പലതരം പൂം ...പലതരം കൈവള 
കരഠാംംംം 

വേറെ ജോലിയൊന്നും ഇല്ലത്തേതു 
കൊണ്ടാവും അയാം റിക്ഷ തെരുവ്‌ 
ലൂടെ സാവകാശം ചവിട്ട!യതുഃ. എങ്ങോ 
ഉപേഠകണമെന്നൊന്നമില്ലല്ലോ. എവി 
ടെയെങ്കിലം എത്തണ മെന്നൊന്നുമില്ല 
ല്ലോ. ഇന്നു റിപ്പുബ്‌ ളിക്കാണല്ലേ 
സ്‌നേഹിതാ. 

അധപ്പാഴാണതു” എന്‍െറ കണ്ണില്‍പ്പെ 
തു്‌. ക്ഷ ക്കാരന്നെറ കൈവിരലുകളാ 
ണ്‌ അതു്‌ ചൂണ്ട ക്കാണിച്ചുതന്നതു'*. 

വേശ്യാത്തെരുവിലെ കെട്ടിടങ്ങളിലെ 
ന്നിന്‍െറ മുകള്‌ലെ അഴുക്കൂട?നേല്‍ പൂറ 
ത്തെ കടത്ക്കാററില്‍ ആട ഒരു പക്ഷി 
യെപപ്പാലെ തൂങ്ങിനില്‍ക്കുന്ന നമ്മുഭെ 
രാഷൂത്തിന്‍െറ കൊടി... 

എന്‍െറയും നിന്‍െറയും ദേശീയപതാകം 
ആരോ ശ്രദ്ധാപൂര്‍ച്ചം അതിന്‍െറ മടക്കു? 


പേജ്‌ 38 കലാകാമുദി ലക്കം 362 














ഡി, വിനയചന്ദ്രന്‍ 


പ്റാദക്കിലെ ഒരു ബെഞ്ച്‌ നാം എങ്ങന അളക്കും? 
നമ്മുടെ വിരല്‍കൊണ്ടോ 
എതിരേ ഇരിക്കുന്ന പ്പെണ്ണിന്‍െറ മുലകൊണ്ടോ 
അപ്പുറത്തെ വടവ്ൃക്ഷത്തിന്‍െറ തണല്‍കൊണ്ടോ 
ഉറങ്ങിക്കിടക്കുന്ന സിംഫത്തിന്‍െറ ഉയരം കൊണ്ടോ 
പാര്‍ക്കിലെ ഒരു ബെഞ്ച്‌ നാം എങ്ങനെ അളക്കും? 
വട്ടംവട്ടം പോകുന്ന കുടുംബക്കാരുടെ 
വരവും ചെലവും കൊണ്ടോ 
ഇടംവലം നോക്കീ മുത്രമൊഴിക്കുന്ന 
ഇണ്ടളയപ്പനന്‍െറ “ഇയ്യാര'ത്തില്‍നിന്നോ. 
പാര്‍ക്കിലെ ഒരു ബെഞ്ച്‌ നാം എങ്ങനെ അളക്കും? 
ഉദ്യോഗംകഴീഞ്ഞു” കശപിശ കലക്കുന്ന കാക്കകഠം 
വില്പനയ്കെത്തിയ കപ്പലണ്ടിക്കാര്‍ 
വേശ്യമാര്‍ ചൂടിയ ജമന്തിപ്പക്കഠം 
ഒരുരൂപ” ഒരുലക്ഷം ഭാഗ്യക്കുറി 
കക്കൂസിലേക്കുള്ള വഴി എങ്ങോടുാണെന്ന 
അപരിചിതന്‍െറ ചോഭ്യം 
ഓര്‍ക്കാപ്പുറത്തു” ഒരു കൊതുകിന്‍റെ കടിം 
പാര്‍ക്കിലെ ഒരു ബെഞ്ച്‌ നാം എങ്ങനെ അളക്കും? 
ആരുടെയോ വണ്ടി ഇരമ്പിപ്പായുന്നു 
ഒരുവരീ എറുമ്പുകയം ഇഴഞ്ഞുനീങ്ങുന്നു 
ഒരുതുള്ളി മഴ ഉച്ചിയില്‍ വീഴുന്നു 
മറവില്‍ ചെറുക്കന്‍ കൈയ്‌ 
പെണ്ണിന്‍െറ വയര്‍ തലോടുന്നു 
മൈക്കില്‍ ഒരു പ്രേതം ഒച്ചവസ്ക്കുന്നു. 
ഒരുപാഞ്കുററ? സിഗറററില്‍ ഒരെണ്ണം ബാക്കി, 
എനെ മുമ്പിലൂടെ പോകുന്ന പെണ്ണു്‌ 
എന്നെ നോക്കീ ചിരിക്കുന്നു 





പിന്നെയും ഇരുപ്പുറപ്പിചു 
മാവിന്‍ ച്ചവട്ടില്‍ ഉറങ്ങിക്കിടന്നവര്‍ 
തിരിഞ്ഞു കിടന്നു. 
ഒട്ടകത്തിനെ രൂപംപോയി ഒരു മേഘം 
തോരണയുദ്ധത്തിലെ ഹനുമാനഠയീ 
ഒരു മേഘം ഒരു പെണ്ണിനെപ്പോലെ 
ഒററയ്ക്കു നടക്കുന്നു 
ഒരു വെള്ളി ക്കൊക്കിനു പിരകേ 
ഒമ്പതു വെള്ളിക്കൊക്കകഠം പറന്നു ഡോകുന്നും 
പാക്കിലെ ഒരു ബെഞ്ച്‌ നാം എങ്ങനെ അളക്കും? 
ഒരു ഭൂാന്തിയയടെ പ്‌" രാക്ക കേട്ട കുട്ടികഠം ഓടുന്നു 
സഃതുപികാഗ്രവ്വക്ഷത്തിന്‍െറ നിഴല്‍ 
അവനേക്കാഠം നീളുന്നു 
ദേവതാശില്ലം പെണ്ണിനെ മഭിയിലേററി ലാളിക്കുന്ന 
മതിലില്‍ വിപ്പവകാരിയുടെ മാഞ്ഞുപോകുന്ന വരികര 
ഞാന്‍ എന്‍െറ വലതുകാല്‍ 
ഇടതുകാലിനെറ മുകളില്‍ കയററിവച്ചും 
പാര്‍ക്കിലെ ഒരു ബെഞ്ച്‌” നാം എങ്ങനെ അളുക്കും? 
ഐസ്‌'ക്രീമിന്‍െറ ബെല്‍ മുഴങ്ങുന്നു 
ടൂറിസ ററുകഠം അതിനെ പൊതിയുന്നു 
ചെറുപ്പക്കാര്‍ അവരെ കമന്‍റടിക്കന്നു 
അതുകേട്ട്‌ അവര്‍ ഐസ്‌ നുണയുന്നു 
ആണും ചെണ്ണം ഐസ്‌ നണയുന്നു 
ഒരു വെള്ളക്കാരിയടെ കാല്‍വണ്ണയില്‍ . 
തേളിന്‍െറ പടം. 
ഇപ്പോം കേട്ട വാര്‍ത്തയില്‍ 
ഇന്ത്യന്‍ ഉപ്പികയുടെവില വീണ്ടുംകുറഞ്ഞു 
അമേരിക്കയും റഷ്യയും യുദ്ധമില്ലാക്കരാര്‍ ഒപ്പുവച്ചു 
ക്യൂബയുംകൊക്കോകോളയും ഷ്യയിലല്ലെന്നുഅമേരിക്ക 
പോളണ്ടും പോളാര്‍ബെയറും സ്റ്റേററ്‌ സിലല്ലെന്നു” റഷ്യം 
വാര്‍ത്തകഴിഞ്ഞു” കഴതുകവാര്‍ത്തഃ; 
ഒരു ചുണ്ടെലി രണ്ടു മുഖ്യമന്ത്രിമാരെ പ്രസവിച്ചു. 
കൈവരിയി ലിരുന്നു തരിച്ച കൈയ്‌ 
ഞാന്‍ കുടഞ്ഞു, 
പാര്‍ക്കിലെ ഒരു ബെഞ്ച്‌ നാം എങ്ങനെ അളക്കും? 
ഒരു ഭിക്ഷക്കാരന്‍ പത്തുപൈസ ചോദിച്ചു 
അമ്പതു ചൈസകൂടി ഉണ്ടായിരുന്നെങ്കില്‍ 
എനിക്കുവീനസിനന്‍െറ പാവ വാങ്ങാമായിരുന്നു 
പാര്‍ക്കിലെഒരുബഞ്ച” നാം എങ്ങനെ അളക്കും? 
വില്വതരങ്ങരംക്ക പടിഞ്ഞാറ്‌ 
വിടപറയുന്ന വൈകുന്നേരത്തിന്‍െറ വിരല്‍പ്പാടട”. 
എന്‍റ വിരല്‍ മുറിഞ്ഞു. 
പാര്‍ക്കീലെ ഒരു ബെഞ്ച്‌” 
ഏകാകിയുടെ ഒരുതുള്ളി രക്തം കൊണ്ട” അളന്നു, 





കലാകരമുദി ലക്കം 561 പേജ്‌ 39 





















ഞങ്ങംം നിശ്ശബ്ദം നടന്നു.താന്‍ കണ്ടി 
ളില്ലാത്ത ഭാവിവധുവിനെക്കുറിച്ചു ചി 
ത്തചച്ചു കൊണ്ടു്‌ അയാഠം, എന്‍റ ക്ഷീണ 
ത്തേയേം അറിയത്ത രോഗത്തേയും കൂട്ടി 
നുപിടിച്ചുകൊണ്ട്‌ ഞാനും. ഞങ്ങളിരു 
വരും മററവടന്‍റ ഉള്ളിലെ ലോകത്തെ 
സ്‌പര്‍ശിക്കാന്‍ ആഗ്രഹിച്ചില്ല. എന്‍െറ 
ഡിവീഷന്‍റ മുമ്പിലെത്തിയപ്പോരം പ 
തിവില്ലറത്തവിധം എടന്‍റ തോളീല്‍ 
കൈവച്ചു കൊണ്ടു” അയാം ഇത്രയം പറയു 
കമാത്രം ചെയ്തു; ““ശരി, എന്നാല്‍ നാം 
ഇനിയും കാണം, തീര്‍ച്ച.” അയാള 
ടെ തൊണ്ട ഇടറുന്നുണ്ടായിരുന്നു വെന്നു” 
തോന്നി. എന്‍െറ തോളില്‍ അയാളടെ 
കൈയുടെ സ്‌നേഹം നിറഞ്ഞ സമ്മര്‍ 
ള്‍വും ഞാന്‍ അറഞ്ഞു. ഇനി രണ്ടുമാസ 
ത്ത!നുശേഷദമ അയാം വരൂ. തനിക്കു 
പരിചയമില്ലാത്ത ഒരു സ്ത്രീയേയും കൌ 
ണ്ട”. അതിനിടയില്‍ രോഗബാധിത 
നായ എന്‍െറ ദിവസങ്ങഠക്കു ഒരു തീച്ച 
യമ. 

കക്കൂടെ വാച്ചില്‍ നോക്കിക്കൊണ്ടു” 
ഞന്‍ ഷാപ്പിലൂടെ തിടുക്കത്തിലൊന്നു” 
കറങ്ങി. ഒരു ഉഴതെത്തിക്കുംവിധംം 
മുറിയില്‍ മടങ്ങി യെത്തിയപ്പ്ോഠം ആദ്യ 
ത്തെ ഷിഫ്‌ടിന്‍െറ റിപ്പോര്‍ട്ട്‌? മേശപ്പുറ 
ത്തുണ്ടായിരുന്നു. അതിലൂടെ ഓടിച്ചെന്നു 
നോക്കി. എല്ലാം കൃത്യം. പ്രോഗ്രാമും ടാര്‍ 
ഗറ്റുമനുസര ച്ചു" .കൂടതലുമില്ല, കറവുമില്ല. 
ചുവന്ന വരയടേയും നീല വരയടേയം 
സുഖിവിവാഹം. അതെടുത്ത്‌ ഷിഫാട്‌ 
റിപ്പോര്‍ട്ടുകളുടെ ഫയലില്‍വച്ചു. എ 
ന്നിട്ട്‌ മുമ്പേ തയ്യാറാക്കിവച്ചിരുന്ന കട 
ലാസുകളെല്ലാം ഒപ്പിട്ട്‌” റാക്കില്‍ വച്ചു. 
ഡാക്ക്‌ ഫയല്‍ നോക്കി. സര്‍ക്കുലറുകളം 
നോട്ടീനുകളം രനാട്ടീസ്‌ ബോര്‍ഡിലിട 
വാനു കൊടുത്തയച്ചു. എല്ലാം തീന്ന പ്പോരം 
തപാലില്‍ വന്ന “മെക്കാനിക്കല്‍ എഞ്ചി 
നീയറിങ്‌” എന്ന മാസികയുടെ റാപ്പര്‍ 
പൊളിച്ചു” മറിച്ചുനോക്കി. അപ്പോഴേക്കും 
വെല്‍ഫെയര്‍ സര്‍വീസിന്‍െറ ആയംക്കാ 
രം വക്കേഴ്‌സ്‌ യൂണിയന്‍െറ പ്രതിനി 
ധികളം ക്രെയിനിന്‍െറ അടിയില്‍പ്പെട്ട” 
മരിച്ച ഇറക്‌ഷന്‍ ഫിറററടെ കുടുംബ 
ത്തിനുവേണ്ടി പ്‌രിചിനു*വന്നു. യൂണി 
യഒന്‍റ ആവശ്യപ്രകാരം അയാളടെ മക 
ന്‌ കമ്പനി ഇറക' ഷന്‍ ഫിറററുടെ ജോ 
ലികൊടുത്തിട്ടണ്ട്‌ - എങ്കിലും ഒരു മരണ 
ത്തിന്‍റെ നഷ്ടം ബാക്കിയാണല്ലേഠ. 
ഞാന്‍ എന്‍െറ വിഹിതം കൊടുത്തു. 
അവര്‍ പേഠയടപ്പഠാടം രണ്ടാമ 
ത്തെ ഷിഫ്‌ടിലെ ഷിഫ്ട്‌ എന്‍ 


പേജ്‌ 40 കലാകരമുദ ലക്കം 361 





ജീനീയര്‍ കയറിവന്നു, ഞാന്‍ അയാ 
ളോട്‌ എന്തെങ്കിലും റിപ്പോര്‍ട്ട? ചെയ്യാ 
നുണ്ടോ എന്നു ചോദിച്ചു. ഇല്ല. അയാരം 
പറഞ്ഞു. മെഷീനുകഠംക്കൊന്നും കഴപ്പു 
മില്ല. പണിക്കാരെല്ലാം ഹാജതണ്ട്‌. 
എല്ലാം സ്വസ്ഥം, ഭ്രേം...*“പ്രൊഡ 
ക്‌്‌ഷന്‍ കണ്‍ദോളര്‍ ആവശ്ുപ്പെട്ടിരുന്ന 
ഒരു സ്‌പെഷ്യല്‍ റിപ്പോര്‍ട്ട്‌," ഞാന്‍ 
അയാളോടു പറഞ്ഞു: ടൈപ്പ്‌ ചെയ്യാന്‍ 
അയച്ചിട്ടണ്ടു”. കിട്ടിയാല്‍ ന ങ്ങഠംതന്നെ 
ഒപ്പിട്ട്‌ അയച്ചുകൊളളും എനിക്കു ഇുന്നു” 
അല്പം നേരത്തെ പോകണം.” 

അയാം പേഠയപ്പോഠം ഞാന്‍ ജനലി 
ലൂടെ കെമിക്കല്‍ പ്രാന്‍ഠിലെ പുകക്കഴലു 
കരം നോക്കി. ഇപ്പോഠം അവ നേരെയാ 
യിരിക്കുന്നു. ഏററവും വലിയ കുഴലില്‍ 
നിന്നു' ഏററവും കനത്ത പുക, അതിലും 
ചെറിയതില്‍ നിന്നു്‌ കുറവു”. ഏററവും 
ചെറിയതില്‍നിന്നു” ഒന്നുമില്ല. എല്ലാം 





ആനന്ദ്‌ 





പഴയപടി. ഞാന്‍ കസേരയില്‍ ഒന്നു 
ചാഞ്ഞു നിവര്‍ന്നു. കസേരയുടെ കൈ 
യില്‍ കൈത്തണ്ടയൂന്നി സീററില്‍ 
നിന്നുയരാന്‍ തുടങ്ങി വേണ്ടെന്നുവച്ചു. 
വയ്യ, വ്യായാമമല്ല, വിശ്രമമാണ്‌” എനി 
ക്കാവശ്യംം വിശ്രമിക്കാന്‍ അറിഞ്ഞുകൂ 
ടെങ്കില്‍ ആലസ്യം. വീരോധമില്ലം 
എന്‍െറ പണിയെല്ലാം തീര്‍ന്നിരിക്കുന്നു. 
മേശ വൃത്തിയാണ്‌”. ദിവസം ചായയവാന്‍ 
തുടങ്ങിയിരിക്കുന്നു. വാച്ചില്‍ മണി 
മൂന്നര. കലണ്ടറില്‍ തീയതി പതീനെട്ടു. 


നാളെ ഞായറാഴ്‌ച. ഇനിയങ്ങോട്ട്‌ 
വേനലാണ്‌. 
വേനല്‍... 
ഞാന്‍ കസേരയില്‍നിന്നെണീ ററ, 


കൊളത്തില്‍നിന്ന്‌ തൊപ്പിയൂരി തല 
യില്‍വച്ചു", വന്ദാവന്‍ കൊണ്ടുവന്ന കളി 
പ്പാടത്തിന്‍െറ പെട്ടിയുമെടുത്തു” ആശുപ 
ത്രിയിലേക്ക്‌ പോകുന്ന പാതയിലൂടെ 
നടന്നു. 

പതേ ദൂരെ ഒരിടത്തു” റെയില്‍വേ 
ലൈനിനെ മുറിച്ചു കടക്കുന്നുണ്ടു”. അതി 
ലൂടെ ഒരു എഞ്ചിന്‍ ആദേഴ്ച* ഓപ്പണ്‍ 
വാഗണുകഠം വലിച്ചുകൊണ്ടു പോയി. 
അതിന്‍െറ ശബ്‌ദം ഇങ്ങോട്ടെത്തിയില്ല. 
ഓരോ പാഗണും ഒരു പ്രത്യേക സ്ഥല 
ത്തെത്തിയപ്പോടം, വെയില്‍ പതിച്ചു” 
അതിലുണ്ടായ രുന്ന സാധനം ഒരു മിന്നല്‍ 
പോലെ വെട്ടിത്തിളങ്ങി. എല്ലാ വാഗ 
ണിലും ഒരേ സാധനമാണു” കയറദിയീ 


രുന്നത്‌. അപ്പുറത്തുള്ള ഫാക്‌ടറീയുതട 
പചൂത്തിയായ ഏതോ ഉല്പന്നമാണു”ം അട്ട 
ത്തായിരുന്നെങ്കില്‍ അറിയാമായിരുന്നും 
സാരമില്ല. അവയെല്ലാം കടന്നുപോയി 
ക്ഴിഞ്ഞപ്പോഴേക്കും ഞാന്‍ ആശുപത്രി 
യിലേക്കുള്ള തിരിവു: തിരിഞ്ഞകഴിഞ്ഞും 
ആശുപത്രിയില്‍ ചെന്നാല്‍ രാവിലെ 
ചരിക്കുപററിയ മനുഷ്യന്‍െറ അവസ്ഥ 
അറിയാം. മഡോക*ടറോടു ചോദിക്കണം. 
എവിടെയായിരിക്കും കേടപററിയ 
തു? ഒരു പിടിയുമില്ല. പാവം മനുഷ്യന്‍ം 
രക്തമൊലിപ്പിച്ചു”, ഒടിഞ്ഞതോ ചത 
ഞ്ഞതോ ആയ അംഗങ്ങളുമായി കീഭ 
ക്കന്നുണ്ടാകം. ശിരസ്സിലെ പരിക്കാ 
ണെങ്കില്‍ ബോധം നശിച്ചേക്കം. ഷോക്കു 
കൊണ്ടു്‌ രക്തധമനികഠം ഏതെങ്കിലും 
പൊട്ടിയാല്‍ വായിലൂടെയും മൂക്കിലൂടെ 
യം രക്തം വരും. വലിയ പരിക്കുകളില്‍ 
രക്തനഷ്ടം കൊണ്ടുതന്നെ പലപ്പോഴും 
മുറിവുപഠറിയവന്‍ മരിക്കുന്നു. 


കമ്പനി ആശുപത്രിയുടെ മുമ്പില്‍ ഒരു 
ചെറീയ തോട്ടമുണ്ട്‌. ഇന്നു രാവിലെ 
മാലി കാണിച്ചുതന്ന പൂക്കളെല്ലാം അവി 
ഒട മുമ്പില്‍ത്തന്നെ പല തടങ്ങളില്‍ 
കണ്ട, ഞാന്‍ അവയുടെ പേരുകഠം ഭാക്ക 
വാന്‍ ശ്രമിച്ചു. വേണ്ടെന്നുവച്ചു. 


ഡോകടറുടെ പരിശോധനമുറീ ഭു 
മ്പില്‍. പിന്നില്‍ ഇരുപതു ബെഡ്ഡ്റുകളള്ള 
വാര്‍ഡ്‌”. അതു ഞാന്‍ കണ്ടിട്ടില്ല. പരി 
ശോധനമുറിയിലും ക്കിനിക്കിലുമായീ 
കഴിഞ്ഞുപോഠന്നു എന്‍െറ ഇവിടത്തെ ഇട 
പാടുകരംം ഞാന്‍ പരിശോധനമുറിയടെ 
വശത്തെ വെയിീററിങ്” റൂമില്‍ കയറീ 
നേരെ കസേരയില്‍ താണു. മണീ നാലാ 
കാന്‍ ഇനിയും സമയമുണ്ടു്‌, 


ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുമ്പോഠം 
ഓരോ തവണയും എന്‍െറ ശ്രദ്ധ 
ആകര്‍ഷിക്കുക മുറിയുടെ മുലയില്‍ വച്ചി 
ട്ള്ള ഒരു ആധുനികശില്വമാണു”. ഇരു 
മ്പിന്‍െറ ഫ്‌ളാററം തകിടം കമ്പിയും 
ആങ്കിളമെല്ലാം വെല്‍ഡ്‌ചെയ്ത്‌ം ഉണ്ടാ 
ക്കിയ ഒന്നു”, എന്തിനാണു” അതിന്‍റ 
ശില്ലി അതു” അങ്ങനെ ഉണ്ടാക്കിയതെ 
ന്ന്‌ ഞാന്‍ അദ്‌ടൂതപ്പെടും . പണ്ടാണ്‌ 
മനുഷ്യര്‍ ഇങ്ങനെയൊക്കെ ചെയ്യാറ്‌ 
കല്ലിനെ, മരത്തെ, ലോഹത്തെപ്പോലും 
ഉരുക്കിയടിച്ചു യോജിപ്പിച്ചു” രൂപപ്പെട 
ത്തിയെടുക്കും. ഇന്ന്‌ അങ്ങനെ വീഷമമു 
ള്ള മാഗ്ത്ങാം ആരു സ്വീകരിക്കും? എല്ലാ 
ററീനേയും എല്ലാററിനേയും പൊടിച്ചു”, 
ഉരുക്കി, ദ്രാവകമാക്കി മോഠംഡുകളില്‍ 
ഒഴിച്ചു” കാസ്റ്റ്‌” ചെയ്യുകയാണു” ഇന്നത്തെ 
രീതി, എളുപ്പം ആക്കും ചെയ്യാം. ഒരേ ആ 
കൃതിയില്‍ തീരെ വൃത്യാസമില്ലാതെ 
എത്രയെണ്ണം വേണമെങ്കിലും ഉണ്ടാക്കാം. 
അല്ലങ്കില്‍ ആ വെറും വിഷമത്തോടുള്ള 
താല്പര്യ മൊന്നു കൊണ്ടുമാത്രമായീരിക്കുമോ 


ആ മനുഷ്യന്‍ ഇതു ചെയ്തതു”? എനിക്ക 
മനസ്സിലായില്ല. മനസ്സിലംകായ്ക്ക എന്ന 
ഒന്ന്‌ അവിടെ എല്ലാററിലും അലിഞ്ഞു 
കിടന്നു. ജനലിതക്കൂടി പുറത്തെ തോട്ട 
വും അതിലെ പേരറിയാത്ത പൂക്കളുടെ 
മനസ്സിലാകുന്ന സരന്ദര്യവും ഞാന്‍ 
നോക്കിയിരുന്നു. അവയുടെ സൌന്ദര്യം 
എന്നെ എന്തിനോ വ്യാകലനാക്കി. 


അങ്ങനെ എത്ര നേരം ഞാന്‍ ഇരുന്നു 
കാണും? മയങ്ങി പ്പോയെന്നു തോന്നുന്നു. 
ഡോക്‌ടറുടെ “ഹലോ!' എന്ന ശബ്‌ 
മാണ്‌ എന്നെ ആ അജ്ഞതയുടെ മയ 
ക്കത്തില്‍നിന്നു്‌്‌ ഉണര്‍ത്തിയതു”. “*ക്ഷമീ 
ക്കണം. ഒരു രോഗിയുടെ അവസ്ഥ 
ഇത്തരി ആശങ്കാജനകമാണു* ,”” അയാം 


പറഞ്ഞു; “ഞാന്‍ ഒരു പതീനഞ്ചമിനി 
ട്ടിനകത്തുവരാം. ഇതാ, ഇതെല്ലാം 
ഷെല്‍ഫില്‍നിന്നു 


നോക്ക !ക്കൊളളൂ. 
കുറെ ച ത്രമാസികകഠം അയാം എ$ 
ത്ത്‌ എനിക്കതന്നു ““അല്ലെങ്കില്‍ വിശു 
മിക്കണമെങ്കില്‍, ഇതാജുങ്ങോട്ടപോരൂം 
എന്‍െറ മുറിയിലേക്കു”. ഇവിടെ ഒരു 
ഈസിചെയയനുണ്ടു“.”” 

“സാരമില്ല ഡോക്‌ടര്‍. ഈ ചൂടാണ്‌ ,”* 
ഞാന്‍ പറഞ്ഞു! “വല്ലാത്തൊരു കാലാവ 
സ്ഥ, മനുഷ്യനെ തളര്‍ത്തുന്നു -”” 

അയാം അതു ശ്രദ്ധിച്ചില്പ. ചീത്രമം 
സികകളോടകൂടി അയാരം എന്നെ കൈ 
വീടിച്ച്‌ അയാളടെ മുറിയിലേക്കു കൊണ്ട 
പോയ്‌. 

ഡോക്‌ടറുടെ ഈസിചെയറിലിരുന്നു 
ഞാന്‍ മാസികകളളെ പേജുകഠം മറിച്ചു . 
കട്ടിയുള്ള ആർട്ട്‌പേപ്പറില്‍, കണ്ണുകളില്‍ 
ഇത്തിര।പേലും ഉരസലുണ്ടാക്കാത്ത 
ടേഗ!യായ വര്‍ണ്ണങ്ങളില്‍ പ്രീന്‍റ്‌ ചെയ്ത 
ചിത്രങ്ങ. ഉയരത്തിന്‍െറ നീലനിറം 
താവിയ സ്‌കൈ സ്‌ക്രേപ്പരകരംം 
വിശാലത തോന്നിക്കുന്ന ടെലിവിഷന്‍ 
സെററുകടം. ടൂത്ത്‌ പേസ്റ്റ്‌, സിഗറററ്‌ം, 
മാര്‍ട്ടിനി, ചിരിക്കുന്ന മുഖങ്ങഠം, വിക 
സിച്ച കണ്ണുക, സംഗീതം, ആഹ്ലാദം 
വിജയം ...പതിനഞ്ചു മിനിട്ടകരം. 


ഡോക്‌ ടര്‍ വന്നില്ല. ഈ പതിനഞ്ചു 
മിനിട്ടകടംക്കുള്ളില്‍ ആ രോഗി മരിച്ചു 
കാണം. അഥവാ, മരിക്കാതേയും മരി 
ക്കമോ എന്നറിയാതേയം കിടക്കുകയാ 
യിരിക്കും ഇപ്പോഴും. ഞാന്‍ എഴുന്നേററു 
മാസികകടം മടക്കിവച്ച്‌ മുറിയില്‍ക്കൂടി 
ചുററി നടന്നു. ചുമരില്‍ തൂക്കിയീട്ടിരിക്ക 
ന്ന ഒരു ഫാര്‍മസ്യട്ടിക്കല്‍ കമ്പനിയുടെ 
പടം നോക്കി. പണ്ട്‌ വൈദ്യന്മാര്‍ മഹഷി 
മാരായിരുന്നകാലത്തു” ഒരു മഹഷി ആശ്ര 
മത്തില്‍വച്ചു്‌” നടത്തുന്ന ശസ്ത്രക്രിയയുടെ 
പടം. ശിഷ്യന്മാര്‍ രോഗിക്ക്‌ രക്ഷപ്പെ 
ടാന്‍ വയ്യാത്തവിധം അയാളുടെ കൈയും 


കാലും തലയും അമര്‍ത്തിപ്പിടിച്ചിരിക്കു 
ന്നു. ഞാന്‍ കലണ്ടര്‍വിട്ട്‌ പിന്നേയും 
നടന്നു. അവസാനം ഷെല്‍ഫില്‍നിന്ന്‌ 
കരിനിക്കല്‍ മെത്തേഡ്‌സ്‌* എന്ന ഒരു 
പുസ്പുകമെടുത്തു” വിണ്ടും കസേരയില്‍ 
പ്ന്നിരുന്നു. 

ജീവിക്കുന്ന രോഗികളെ കണ്ടം പഠി 
കും ചികിത്സിച്ചും ലഭ്യമാകുന്ന അറി 
വിനെ ആധാരമാക്കിയുള്ള ചികിത്സാ 
രീതിക്ക്‌ ക്ലിനിക്കല്‍ രീതി എന്ന്‌ പറ 


s 


യുന്നു. ഗ്രന്ഥകാരന്‍ അതിനു” എക്ട”മചെ 
രിമെന്‍റലം അക്കാഡമിക്കം ആയ 
രീതികളെ അപേക്ഷിച്ചുള്ള മേന്മ വിവ 
രിക്കുന്നു. ഓരോ രോഗത്തിനും അതിന്‍െറ 
ലക്ഷണങ്ങഠം മാത്രമല്ല. സാഹചര്യ 
ങ്ങളുമുണ്ട്‌ം. അതുകൊണ്ടു്‌ ലക്ഷണങ്ങാം 
തുടക്കമോ അവസാനമോ അല്ല. 
എന്നാല്‍ ലക്ഷണങ്ങളിലാകുന്നുതാനും 
ഓരോ കേസീിന്‍റയും ചാവി. കാരണം 
അവ അതിന്‍റ തുടക്കമായ സാഹചര്യ 
ങ്ങളിലേക്കും അവസാനമായ രോഗത്തി 
ലേക്കം ഉള്ള വാതിലക്രം തുറക്കുവാന്‍ 
സഹായിക്കുന്നു. അനുഭവത്തില്‍ നിന്നെ 
ടുത്ത കഥകളും ഒട്ടേറെ രോഗികളുടെ 
ചത്രങ്ങളം കൊണ്ടു" അയാഠം പേജുകഠം 
നിറച്ചിരിക്കുന്നു. വികൃതവും ബീഭത്സേവുമാ 
യ മുഖങ്ങളും ശരീരങ്ങളും. മംഗോളിസമെ 



















ന്നരോഗം ബാധിച്ചയാളടെ കണ്ണുകഠം ഇരു 
വശത്തും മേലോട്ട്‌ ചെരിഞ്ഞും മൂക്കും ചെ 
വിയും പതിഞ്ഞും ചെറുതായും, നാക്ക്‌ 


അററം തുറിച്ചും ഇരിക്കുന്നു. ടെററനസ്‌ 
രോഗിയുടെ ഭാവം, പകതിയടഞ്ഞ 
കണ്ണുകളും വീര്‍ത്ത കവിളുകളും കൂട്ടി 
പിടിച്ച ചുണ്ടുകളം കൊണ്ടു" ഒരു രഹ 
സ്യം നിറഞ്ഞ പുഞ്ചീരീപോലെയാണ്‌ 
ഡീ ഹൈഡ്രസം, മൈക്‌സോഡിമ, 
ഹൈപ്പര്‍ തൈറോഡിയിസംം നിവര്‍ന്ന 
നില്ലാന്‍ വയ്യാതെയായിരിക്കണം ഒരാഠം 
വില്ലുപോലെ വളഞ്ഞു” ശരീരത്തെ പീഠ 
ത്തില്‍ കുത്തിനിറുത്തിയ കൈകളില്‍ 
താങ്ങിനില്‍ക്കുന്നു. അങ്ങനെ നിന്ന 
കൊണ്ട അയാടം വളരെക്കൊല്ലം ജീവി 
ചൂവത്രെം ഹോപ്‌കിന്‍ ഹോപ്‌കിന്‍ 


a 


സ" എന്ന ഒരു വെയീല്‍സ കാരന്‍ 
1754.ല്‍ തന്‍െറ പതിനേഴദരത്തെ വയ 
സ്റ്റില്‍ വാര്‍ദ്ധക്യവും ജരയും ബാധിച്ചു? 
മരിച്ചുപോയി. അയാരേക്ക്‌ മരിക്ക 
മ്പോഠം പന്ത്രണ്ടു റാത്തല്‍ മാത്രമേ ഭാരമു 
ണ്ടായീരുന്നുളള. ജീവിതത്തില്‍ ഒരിക്ക 
ലും പതിനേഴില്‍ക്കൂടടതല്‍ ഉണ്ടായിരു 
ന്നില്ല. മരണശേഷം അയാളെ ലണ്ടനില്‍ 
ഒരു കാതുകവസ്തവായി പ്രദരശിപ്പിച്ചു 
പോന്നു. ഹോപ്‌ കിന്‍ ഹോപ്‌ കീന്‍സ്‌ 
ഭക്ഷിക്കാഞ്ഞിട്ടല്ല. അയാഠംക്ക്‌ വിശപ്പും 
ഉണ്ടായിരുന്നു. പക്ഷേ, പുറമെനീന്നുള്ള 
പോഷകവസ്തുക്കളെന്നും സ്വീകരിക്കാന്‍ 
അയാളടെ ദഹനേന്ദ്രിയങ്ങഠംക്ക്‌ കഴി 
ഞ്ഞില്ല. കൂടതല്‍ ഭക്ഷണം അയാ 
ക്ട്‌ കൂടതല്‍ വളര്‍ച്ചയായ'?ത്തീന്നീല്ല. 
അതുകൊണ്ട്‌ അയാഴം സ്വന്തം ശരീര 
ത്തിനകത്ത്‌ അടച്ചു കിടന്നു്‌ സ്വന്തം 
പേശികളെ ആഹാരമാക്കി ജീവിക്കാന്‍ 
നിര്‍ബ്ബന്ധിതനായിം പാവം ഫോപ്‌ 
കിന്‍സ്‌! താന്‍ പ്രവര്‍ത്തിക്കുന്നുവെന്നും 
വളരുന്നുടവന്നും വലുതാകുന്നുവെന്നും 
അയാരം വിശ്വസിച്ചു. പക്ഷേ, അയാരം 
അറിഞ്ഞില്ല, താന്‍ വളരുന്നതു തന്നെത്ത 
ന്നെ അശിച്ചകൊണ്ടാണെന്ന . സ്വന്തം 
നാശത്തില്‍ക്കൂടിയുള്ള നിലനില്ലേ തനി 
ക്കുളുളുവെന്ന്‌ . പ്രവര്‍ത്തിക്കുക എന്നു 
വച്ചാല്‍ തനിക്ക്‌ നശിക്കുക എന്നാണത്മ 
മെന്നു". ജീവിക്കുക എന്നു വച്ചറല്‍ തരിക്ക 
ക. ഹോപ്‌കിന്‍ ഹോപ്കിന്‍സ്‌ മഹാ 
സ്വാര്‍ത്ഥിയായിരുന്നു. ഡിപ്രീസിയേ 
:- ഷന്‍ മാത്രം  അറയുന്ന ഒരു 
മെഷീന്‍. അതുകൊണ്ടു താന്‍ 
കൊട്ടാരമെന്നു കരുതി പ 
ണിയാന്‍ ശ്രമിച്ച തന്‍െറ 
വീട്ട തനിക്ക്‌ ശവകടീരമാ 
യി... 
ഡോക്‌ടര്‍ വാതില്‍ക്കല്‍ 
നിന്നുതന്നെ മാപ്പുചോദിച്ചു 
കൊണ്ടു കടന്നുവന്നു. എനീ 
ക്കെന്തെങ്കിലും അസുഖമുണ്ടാ 
യോ? ഞാന്‍ ഇരുന്നു മടുത്തു 
വോ? 
ഡോക്ടര്‍ ,പടന്നുപിടിക്കുന്ന ഒരു രഹാ 
മാരിയുടെ നടുവില്‍ പെളളിരിക്കുന്ന ഒരു 
മനുഷ്യനെ സങ്കല്പിക്കൂ,”” ഞാന്‍ പറഞ്ഞുഃ 
കഴിഞ്ഞുപോകുന്ന ഓരേറ മണിക്കൂറും 
അയാഠംക്ക്‌ വിലപ്പെട്ടതാണ്‌, നേട്ടമാ 
ണ്‌. മറിച്ചു” രോഗം ബാധിച്ചുകഴിഞ്ഞ 


ഒരുവനോ? രോഗത്തില്‍ കഴിയുന്ന ഓ 
രോ മണിക്കൂറും അവനു” നഷ്ടമാകുന്ന. 
മടുപ്പിന്‍െറ ഈ ഒാപ്‌ടിമം പോയി 


ന്‍റ!ന്‍െറ ഏതുഭാഗത്താണു്‌ ഡോക്‌ടര്‍ 
ഞാന്‍? ദയവായി പറയ്യ!*” 


““ഏതായിരിക്കാം ആ മഹാമാരി?” 
അയാഠം തന്‍െറ വാടിയ മുഖത്തു” ഒരു 
പുഞ്ചിരികൊണ്ടുവരാന്‍ വൃഥാവിരു ശ്രരി 
ച്ചുകൊണ്ട്‌ കസേരയില്‍ വന്ന രുന്നു. 
കൈയി ലുണ്ടായിരുന്ന വലിയ രഞ്ഞക്ക 
വര്‍ മേശപ്പുറത്തുവച്ചു' അതിന്മേല്‍ തന്‍െറ 
രണ്ടു കൈകളും ഉന്ന? തലയാട്ടിക്കൊ 
ണ്ടു; തുടര്‍ന്നു; ““ഇല്ല, ഒരു മഹാമാരിയയഭെ 
പ്രശനം തീച്ചയായും ഇല്ല. ഉള്ളതൊക്കെ 
എന്തായാലും ഒററച്പെട്ട കേസുകളാണു“ം** 

(തുടരും) 


കലാകരമുദി ലക്കം 381 പേജ്‌ 41 





എട്ട്‌ 


എതിനാണു' രാജമ്മ ഇങ്ങനെ വര്‍ 
സനിച്ചുകൊണ്ടിരിക്കുന്നതു്‌ എന്നു്‌ അ 
വഠം അഭദ്‌ഭത പ്പെട്ട. മാതാപി 
താക്കന്മാരെ പിരിയുന്നതു കൊണ്ടാണെ 
ന്നായിരുന്നു ഇന്നലെ വിചാരിച്ചതു”. 
പക്ഷേ, അതല്ല കാരണമെന്നു സുമി 
ത്ര ഇപ്പോഠം തോന്നി. അച്ഛുനമ്മമാ 
രുടെ വീട്ട! ലേക്കു കഷ്ടിച്ചു” അരനാഴിക 
ടൂരമേയുളള. എപ്പോ: വേണമെങ്കീലും 
അടങ്ങാട്ടപോയി അവരെ കാണാമല്ലോം 





































പെട്ടെന്നു” സുമിത്രയുടെ തലച്ചോറില്‍ 
ഒരു പോദ്യം ഉയര്‍ന്നുവന്നു. ഇവയംക്കു” ഈ 
കലയാണം ഇഷ്ടമല്ലെന്നു ണ്ടോ? വേറെ വല്ല 
വരേയും കല്യാണം കഴിക്കണം എന്നായി 
രുന്നുവോ ആഗ്രഹം? സുമിത്ര അനന്തരാമ 


. നെപ്പുററി ആ ലോചിച്ചും ഇവര്‍ തമ്മില്‍ 


എന്തൊക്കെയോ സം സാരരിച്ചിട്ടള്ളതായി 
ചില സുചനകഠം കുറച്ചകാലംമുമ്പു”്‌ രാജ 
മമ്മയുടെ സംസാരത്തില്‍ നിന്നുതന്നെ 
സുമിത്രജ്ക്‌ ലഭിച്ചിരുന്നു. ഏതായാലും 
രണ്ടുദിവസംകൂടി കാത്തശേഷം അ 
നോട്ട്‌ വിവരങ്ങാം പറയാമെന്നു സുമിത്ര 
മനസ്സില്‍ കരുതി. തല്ലാലം ഒന്നും മിണ്ടി 
യില്ല. 


രംഗയ്യരുടെ മഠത്തില്‍ ഒരു പുതിയ 
പ്രശും ഉദ്ഭവിച്ച. രംഗയ്യര്‍ പുറത്തു” 
എവിടേയോ പോയിരിക്കുകയായിരുന്നും 
ചിത്തി അമ്പല 
ത്തില്‍ പോയിരി 
ക്കുന്നു. ഉമ്മറത്തു 
നാണാസ്വാമി ഇ 
രീക്കുന്നുണ്ട്‌. അ 
ദ്ദേഹം പാര്‍വ്വതി 
യെ കണ്ടപ്പോ 


വിളിച്ചു" ചെല്ലപ്പെട്ടീ കൊണ്ടുവരാന്‍ പഠ 
ഞ്ഞും പാര്‍വ്വതി ചെല്ലപ്പെട്ടി കൊണ്ടു 
പോയി കൊടുത്തപ്പോഴം നാണാസ്വാമി 
ആ സ്ധ്രീയോട്‌ ഒരു കാര്യം ചോദിക്കാനു 
ണ്ടെന്നു” ഗൌരവത്തില്‍ പറഞ്ഞു. എന്താ 
ണു്‌ ഈ മനുഷ്യന്‍ ചോദിക്കാന്‍ പോകുന്ന 
തെന്നുള്ള ഉല്‍ക്കണ്ണയോടുകൂടി പാര്‍വ്വതി 
കാത്തുനിന്നു. 

ഇവിടെ ഒരു നല്ല തത്തമ്മ ഉണ്ടായി 


രുന്നുവല്ലോ എന്നു” നാണാസ്വാതി വത്ത 


മാനം തുടങ്ങിയ പ്പോഠം പാര്‍വ്വതി ഒന്നു 
ഞെട്ടി. പാര്‍വ്വതി എന്തിനാണ്‌ തത്ത 
മ്മയെ ശാരദയുടെ വീട്ടില്‍ കൊണ്ടുപോ 
യി ഒളിപ്പിച്ചത്‌” എന്നു്‌ നാണാസ്വമി 
ചോദിച്ചു. പാര്‍വ്വതി ആദ്യം ഒന്നു പരു 
ങ്ങീയെങ്കിലും പെട്ടെന്നും ഒരു ന്യായം 
കണ്ടുപിടിച്ചു. കല്യാണത്തിരക്കില്‍ അ 
തിനെ ആരും ഉപദ്രവിക്കണ്ടരല്ലാ എന്നു 
കരുതി ശാരദയുടെ മാത്തില്‍ കൊണ്ടു 
പോയി സുക്ഷിച്ചതാണെന്നു” പാര്‍വ്വതി 
പറഞ്ഞു. അപ്പോം നാണാസ്വാമീ 
പഴയ റെവന്യൂ ഇന്‍സ്‌പെക്‌ടറുളെ ഭാഷ 
ഉപയോഗിക്കാന്‍ തുടങ്ങി. തിരക്കില്‍ 
നിന്നു്‌ തത്തമ്മയെ രക്ഷിക്കാനാണെ 
ങ്കില്‍ കൂട്‌” സഹിതമല്ലേ കൊണ്ടുപോകേ 
ണ്ടതു എന്ന്‌ അദ്ദേഹം ചോദിച്ചു. 

ഈ ചോദ്യത്തിന്‌ പാര്‍വ്വതിക്ക്‌ മറു 
പടിയൊന്നും ഉണ്ടായിരുന്നില്ല, അവര്‍ 
തമ്പരന്നുനിന്നു. താന്‍ എല്ലാ രഹസ്യ 


ങ്ങളും അറീഞ്ഞുവെന്നും രംഗയ്യരോടു? 
താന്‍ വിവരങ്ങാം പറയാന്‍ പോകുകയാ 
ണെന്നും നാണാസ്വാമി താക്കീതുചെയ്തു. 
ഈ കള്ളകുടീയന്‍ പട്ടര്‍ ഇതെല്ലാം അറി 
യാന്‍ എങ്ങനെ ഇടയായി എന്നു്‌ പാര്‍വ്വ 
തി അദ്‌ഭൂതപ്പെട്ടു. ശാരദ ഇതെല്ലാം ഇയാ 
ളോട്‌ പറഞ്ഞതായിരിക്കുമോ? അങ്ങനെ 
യാണെങ്കില്‍ ശാരദ ഒരു ചതിയാണല്ലോ 
ചെയ്തതു“! 

നീമതി സാലകനനു 

ബ്രോസഡനീ... 


എന്ന്‌ നാണാസ്വാമീ അപ്പോം ഒരു 
പാട്ട്‌ പാടാന്‍ തുടങ്ങുകയും പല്ലവി 
മാത്രം പാടീ നിറുത്തി വയ്ക്കുകയും ചെയ്ത. 
എന്നിട്ട്‌" “ഇതു” എന്ന രാഗം തെരിയു 
മാ??? എന്നു” പാര്‍വ്വതി യോടു? ചോദിച്ചു. 
പാര്‍വ്വതി *“തെരിയാതു“*' എന്നു പറഞ്ഞു, 





വി. ടി. ഇന്ദച,ഡന്‍ 





ഇതു” താന്‍ ആനന്ദഭൈരവീ"* എന്നു? 
നാണാസ്വാമി ശാരദയെ സംഗീതശാസ്സ്രം 
പഠിപ്പിക്കാന്‍ തുടങ്ങി. ““ഉള്ള വേലൈ 
ഇരുക്കും, പോയ്‌വരട്ടമാ??” എന്നു്‌ പഠ 
ഞ്ഞുകൊണ്ട്‌ പാര്‍വ്വതി യാത്ര പറഞ്ഞ 
പ്പോടം നാണാസംഠമി എഴുന്നേററു” തട 
ഞ്ഞനിറുത്തി. തത്തയുടെ കാര്യം രംഗ 
യ്യരെ അറിയിക്കട്ടെ എന്നുള്ള ചോദ്യ 
ത്തിനു മറുപടിയൊന്നും പറഞ്ഞില്ലല്ലോ 
എന്ന്‌ നാണാസ്വാമി പാര്‍വ്വതിയെ 
ഓമ്മപ്പെടുത്തി. 


അപ്പോഴേക്കും അമ്പലത്തില്‍ പോയീ 
രുന്ന ചിത്തി താരിച്ചുവന്നും പാര്‍വ്വതി 
ചിത്തിയെ അകത്തേക്ക്‌” മാടിവിളിച്ചു 
കൊണ്ട്‌ പോയി. നാണാസ്വാമിയുടെ 
ഭീഷണിയെപ്പററീി ധരിപ്പിച്ചു. നാണാ 
സ്വാമിക്ക്‌ ഇരുപത്തിയഞ്ചു” ഉറുപ്പിക 
കൊടുക്കാന്‍ രണ്ടുപേരുംകൂടി നിശ്ചയിക്കു 
കയം പാര്‍വ്വത! അയാഠംക്ക്‌ പണം 
കൊണ്ടുപോയി കൊടുക്കുകയും ചെയ'തും 
നാണാസ്വാമി ഒരു പച്ചചിരിയോടകൂടി 
ഉറുപ്പിക വാങ്ങി തന്‍െറ മുഷീഞ്ഞ ഷര്‍ട്ടീ 
ന്‍െറ പോക്കററില്‍ ഇട്ടശേഷം പുറത്തേ 
ക്കിഠങ്ങീ. 


പഞ്ചായത്തു” നിരത്തില്‍ക്കൂടീ നടന്നു” 
ഒരു വീടിന്‍െറ പടിക്കല്‍ എത്തിയ 
പോഠം പടികടന്ന്‌ ഒരാഠം കൈയില്‍ 
ഒരു സഞ്ചി രുൂക്കിപ്പിടിച്ചു കൊണ്ട” പുറ 
ത്തേക്കു” വരുന്നതു” കണ്ടു. അടുത്തുവന്ന 
പ്പ്യോഠം അതു്‌ ഗോപാലപ്പണിക്കര്‍ 
ആണെന്ന്‌ മനസ്സിലായി. ഏതാണ്ടു” 


അറുപതുവയസ്സായ പണിക്കര്‍ നാണാ 


സ്വാമിയെ കണ്ടപ്പോഠം ഷീന്‍തീരിഞ്ഞു 
വീട്ടിലേക്കതന്നെ നടന്നു. 

നാണാസ്ചാമീ പണിക്കരെ തിരിച്ചു 
വിളിച്ച! ““ഹേ, പണിക്കരേ!”' പണിക്കര 
തിരിഞ്ഞുനിന്നപ്പോരം എവിടേക്കാണ്‌ 
അയാഠം പുറപ്പെട്ടതെന്നു” നാണാസ്വാമി 
അന്വേഷിച്ചു. രാത്രീവണ്ടിക്ക്‌ കോഴീ 
ക്കോട്ടവരെ പോകാന്‍ പുറപ്പെട്ടതായിരു 
ന്നു എന്ന്‌ പണിക്കര്‍ വിശദീകരിച്ചു. 
ഒരു സാധനം എടുക്കാന്‍ മറന്നുപോയി 
എന്നു” കൂട്ടിച്ചേത്തുകൊണ്ടു” പണിക്കര്‍ 
വീട്ടിലേക്ക്‌ തിരക്കുപിടിച്ച്‌? ഓടിപ്പോ 
യീ, പണിക്കര്‍ പറഞ്ഞതു” കളവാണെ 
ന്നു? നാണാസ്വാമിക്ക്‌ അറിയാമായി 
രുന്നു. അയാറഠം വീട്ടിലേക്കതന്നെ തിരി 
കൂപോയതു” ഏതെങ്കിലും സാധനം എട 
ക്കാന്‍ മറന്നതുകൊണ്ടൊന്നമല്ല. നാണാ 
സ്വാമി വിചാരിച്ചു. യാത്രപുറപ്പെട്ട 
പ്പോഠം നാണാസ്ചാമിയെ ശകുനം കണ്ട 
തു” കാരണമായിരിക്കണം പണിക്കര്‍ 
തിരിച്ചുപോയതു”. *“*ഒററപ്പട്ടരെ”” ശകുനം 
കണ്ടാല്‍ ചീത്തയാണെന്നാണല്ലോ ജന 
വിശ്വാസം. 

പണം ആവശ്യമുള്ളപ്പോഠം പട്ടരുടെ 
സഹായം വേണംം പക്ഷേ, പട്ടരെ ശക 
നം കാണുന്നതു” ചീത്തയാണെന്ന്‌ പറ 
യാന്‍ മടീയില്ലതാനും! ഇവററയെ വെടി 
വച്ചു കൊല്ലുകയാണ്‌” വേണ്ടതു”, നാണാ 
സ്വാമി ആത്മഗതമായി പിറപിറത്തും 
ഈ ഗോപാലപ്പണിക്കരെത്തന്നെ താന്‍ 
രണ്ടുകൊല്ലം മുമ്പ്‌” സഹായിച്ചതു” നാണാ 
സ്വാമിക്ക്‌ ഓര്‍മ്മവന്നു. ഇയാഠം രംഗ 
യയരുടെ കൈയില്‍നിന്ന്‌ അയ്യായിരം 





ഉരപ്പീക കടംവാങ്ങി തിരിച്ചുകൊടുക്കാന്‍ 
കഴിയാതെ വരികയും രംഗയ്യര്‍ കോടതി 
വിധി സമ്പാദിച്ച്‌ ഇയാളുടെ പീടിക 
ജപ്തി നടത്താന്‍ . ചെല്പുകയും ചെയ്ത 
പ്പോഠം നാണാസ്വാമി ഇടപെട്ട്‌ ഒത്തു 
തിര്‍പ്പുണ്ടാക്കി ക്കൊടുത്തു . അന്ന്‌ താന്‍ 
ഇടപെട്ടില്ലായിരുന്നു വെങ്കില്‍ പണിക്ക 
രുടെ പീടിക പൂട്ടുമായിരുന്നുവെന്നു? 
നാണാസ്വാമി സ്മരിച്ചു. തന്നെ ശക 
നം കാണുന്നതു” അവന്‌ ഇപ്പോടം ചീത്ത 
യാണത്രെ! മനുഷ്യന്‍ എന്നാല്‍ ഒരു നീച 
നായ ജന്തുവാണെന്നു നാണാസ്വായിക്കാ 
എപ്പോഴും തോന്നിയിട്ടള്ളതാണു”ം 

പാലക്കാട്ടേക്ക്‌ പോയതിന്‍െറ പീ 
റേറന്നാഠം ഉച്ചയായപ്പോഴേക്കും പിച്ചു 
അയ്യര്‍ തിരിച്ചെത്തി. അദ്ദേഹം ഉമ്മറ 
ത്തെ കോലായില്‍ ഇരുന്നു കൊണ്ടു” ശാരദ 
യോടു കുറച്ചു കാപ്പി ഉണ്ടാക്കിക്കൊണ്ടു 
വരാന്‍ നിര്‍ദ്ദേശിച്ചു. ശാരദ ഭര്‍ത്താവീ 
ന്‍െറ മുഖത്തേക്കു നോക്കുകപോലും ചെ 
യ്യാതെ അട്ടക്കളയിലേക്കു പോയിം മിനി 
യാന്നു രാവിലെ അദ്ദേഹം അവളെ 
“കപീഗോത്രം' എന്നു വിളിച്ചതിന്‍െറ 
ദേഷ്യം മാറിയിട്ട്‌ പ്ലായിരുന്നു. കുട്ടികളുടെ 
മമ്പില്‍വച്ചു്‌ അച്ഛന്‍ അമ്മയോട്‌ ഇങ്ങ 
നെയൊന്നും പറയരുതായിരുന്നു. ഈ 
സംഭവത്തിന്‍െറ രോഷത്തിനു പുറമേ 
ഇന്നലെ തത്തമ്മയെ നഷ്ടപ്പെട്ടതിനത 
മനഃക്േശവും കൂടിയായപ്പോഠം ശാരദ 
യുടെ മുഖത്തു” ഇരുട്ട” വ്യാപിച്ചതുപോലെ 
തോന്നി, 

പതിനഞ്ചുമിനിററ കഴിഞ്ഞു" ശാരദ 
ഒരു പിച്ചള ലോട്ടയില്‍ ഭര്‍ത്താവിനു? 
കാപ്പി കൊണ്ടുവന്നു കൊടുക്കുകയും ഒന്നും 
മിണ്ടാതെ തിരിഞ്ഞു നടക്കുകയും ചെയ്ത 
പ്പോരം പിച്ചുഅയ്യര്‍ ഭാര്യയെ വിളിച്ചും 
എന്തെങ്കിലും സൂത്രം പറഞ്ഞു" അവളടെ 
ദേഷ്യം മഠററണമെന്ന്‌, പിച്ചു അയ്യര്‍ വഴീ 
കടവച്ചുതന്നെ വിചാരിച്ചിരുന്നു ഇല്ലെ 


ങ്കില്‍ മാത്തില്‍ കിടന്നു പെറേക്കാന്‍ 
കഴിയില്ല. 
കപിഗോത്രം എന്നു വിളിച്ചതിനെ 


പ്പഠഠി പിച്ചുഅയുര ഇപ്പോരം ഒരു വിശദീ 
കരണം കൊടുത്തു. കപഎന്നു പേരായ 
ഒരു മഹര്‍ഷി ഉണ്ടായിരുന്നു, അ ദദൃഹത്തി 
ന്‍െറ ഗോത്രമാണ്‌ കപ്‌ ഗേത്രം എന്നു? 
സ്ന്ധപുരാണം ഉദ്ധരിച്ചു കൊണ്ടു; അദ്ദേഹം 
ഒരു പ്രസംഗംചെയ്ത. മണ്ഡൃകം എന്ന ഒരു 
രഹര്‍ഷിയെ കേട്ടിട്ടില്ലേ; അരദൂഹം എഴു 
തിയ മാണ്ഡൂരക്യാപനിഷത്തിയെപ്പററി 
കേട്ടിട്ടില്ല/ അതുപോലെ ഒരു മഹര്‍ഷി 
യായിരുന്നു കപി. കപിഗോത്രം എന്നാല്‍ 


കാശലക്കാരനു എന്നാണു്‌ അരത്ഥംം 
പിച്ചു അയ്യര്‍ വിശദികരിച്ചു. 

കപി എന്നാല്‍ ഒരു രഹര്‍ഷിയെ 
പേരാണെന്നും കപിഭഗത്രം എന്നാല്‍ 


കരശലക്കാരന്‍ എന്ന അത്ഥമാണെന്നും 
ഉള്ള ഭര്‍ത്താവിന്‍െറ വിശദീകരണം 
കേട്ടപ്പോടം ശാരദ കുറച്ചു സമാധാന 
മായി. അവര്‍ പചെറത്മയ്‌! പുഞ്ചിരി 
തൂകി. അദതാടുകൂട! പിച്ചുഅയ്യരുടെ മന 

ില്‍ അല്പം ശാന്തത വന്നു. ഇനി ധൈ 
രൃമായി മഠത്തിനുള്ളില്‍ പ്രവശിക്കാംം 

(തുടരും) 


ക്രലാകരമൂദി ലക്കം 961 പേജ്‌ 43 


കഥ ഇതുവരെ 


കൊല്ലിനും കൊലയ്ക്കും അവകാശമുള്ള 
അധികാരികളുടെ തറവാടായിരുന്നു, 
രാവുണ്ണ 'മേനോന്‍റതു*. തെക്കേക്കുന്ന 
ത്തു തറവാട്‌. പക്ഷേ, ഗോപാലമേ 
നോന്‍െറ കാലമായ പ്പോംം ആ തറ 
വാഴ്‌ തകര്‍ന്നു, പരമുവായിരുന്നു, 
ഗോപാലമേനോന്‍െറ റിക്ഷാക്കാരന്‍. 
കലേത്തിന്‍െ തിരക്കുഴിയില്‍ വീണ 
പരമു ഒരു കൊലപഠതകിയായിം 
പന്ത്രണ്ട കൊല്ലത്തെ ജയില്‍വാസ 
ത്തനുശേഷം പരമു നാട്ടിലെത്തിയ 
പ്പ്രോഠം എല്ലാം മാറിക്കഴിഞ്ഞിരുന്നു. 
തറവാട്ട ലി പ്പോഠം ശാരദാമ്മയും 
മുത്തശ്ശിയും മാത്രം. ചുരതലയെടുക്കേ 
ണ്ട ഓപ്പുമാര്‍ രണ്ടും പതിനാറൂണി 
കഠം എന്ന പേരുവാങ്ങി നാടാകെ 
സദ്യതേടി നടക്കുന്നു. പൊരിഞ്ഞ 
വയര്‍ താങ്ങാനാവാതെ ശാരദ കുഞ്ഞു 
കുട്ടിത്തമ്പുരാന്‍െറ കോവിലകത്തു” പ 








നോവല്‍ പത്തു്‌ 


അല്പാ, ഇങ്ങനൊരാള? ജീവിച്ചി 


രീപ്പരണ്ടാ?*” 

ആദ്യം കണ്ടതു” കുഞ്ഞുക്കുട്ടിത്തമ്പരാന്‍. 

കേശവമേനോന്‍ ജാള്യതയോടെ ചീരി 

രണ്ടാംമ ണ്ടെടുത്തു അരയില്‍ കെട്ടി 
തല ചൊറിഞ്ഞു നന്നു. 

““വൈത്തീടെ സ്വഭാവം തന്നെ,” തമ്പു 
രാന്‍ പറഞ്ഞു. “കൊയ്‌ ത്തും മെതീം 
തൊടങ്ങ്യാ പിന്നെ മഷീട്ട നോക്ക്യാ 
കാണില്യം*” 

മിണ്ടാതെ നില്‍ക്കുന്നതു കണ്ട്‌ തമ്പു 
രാൻ തുടര്‍ന്നു; 

“്‌അങ്ങനതന്ന്യാട്ടോ വേണ്ടതു”. നാള 
ത്തെക്കുറിച്ചു” ഓര്‍മ്മവേണേ.”” 

ക്ഷമാപണത്തിനേം സംഭാഷണത്തി 
നോ മുതിര്‍ന്നില്ല. സംസാരം തുടങ്ങി 
യാല്‍ തമ്പുരാന്‍ നിറ്റത്തുന്നതു” ഒരുനേര 
ത്തു” ശ്രീദേവ?ത്തമ്പുരാനേയം രമാദേവി 
ത്തമ്പുരാനേയം കാണാനുള്ള അക്ഷമ. 
അവരുടെ പരിഭവം മാററാനുള്ള തിട്ടക്കം. 

“ആട്ടെ, അപ്രത്തേക്ക്‌ പോയ വര്വാ!" 
തമ്പ്രാന്‍ അനുമതി നല്‍ക. 

ആദ്യം ചെന്നതു” ശ്രീദേവീത്തമ്പരാ 


ണിക്കകൂടി. പാചകക്കാരന്‍ വൈത്തി 
പടർ തെക്കേക്കുന്നത്തെ ശാരദാമ്തയ്കു" 
സംബന്ധം തുടങ്ങി. അതോടെ ശാരദ 
അടിച്ചുതളി നിറുത്തി. ജ്വലിക്കുന്ന 
തീനാളം പോലെ 


നുകൂടിയതും ആയിടെയാണു. തെക്കേ 
ക്കന്നത്തു തറവാട്ടുവക വസ്ത്ക്കഠം പാട്ട 
ക്കാരില്‍ നിന്നും വീണ്ടെടുക്കാനുള്ള 
ശ്രമങ്ങളും വൈത്തിപ്പട്ടര്‍ തുടങ്ങി. 
കോവിലകത്തിന്‍െറെ പിന്‍ബലം 
കൊണ്ട്‌ വപാട്ടക്കാരെല്ലാം വരുതിക്കു 
വന്നു. തെക്കേക്കുന്നത്തു” വീണ്ടം 
ലക്ഷ'മിയടെ വിളയാട്ടം. ശാരദയ്തു 
മുന്നു കുട്ടികളായി, സരസ്വതി, സാ 
വിത്രി എന്നീ ഇരട്ടകളം ഇളയ കേശ 
വനും. മുത്തശ്ശി മരിച്ചും വൈത്തിപ്പട്ടര്‍ 
കോവിലകത്തെ ചേവുകം നിറുത്തി 
യെങ്കിലും കഞ്ഞുക്കുട്ടിത്തമ്പുരാനെ കാ 
ണാതെവയ്യ. തമ്പുരാന്‍റെ അനുഗ്രഹം 
കൊണ്ടുതന്നെ, തെക്കേക്കുന്നത്തെ കുട്ടി 
കരക്കു പഠിക്കാന്‍ വൈദ്യനാഥയ്യര്‍ 
എന്ന വൈത്തിമാനേജരായി, ഹിഡും 


യത്തു 





നെറ മറീയുടെ വാതുക്കല്‍. വാതില്‍ അക 
ത്തനിന്നു സാക്ഷയിട്ടിരിക്കുന്നും കുഞ്ഞു 
ക്കുട്ടിത്തമ്പുരാനുമായി സംസാരിച്ചനില്‍ 
ക്കുന്നതു കണ്ടിട്ടുണ്ടാവും. പ്രതിഷേധപ്ര 
കടനം. കേശവമേനോന്‍ ശബബ്‌മമുണ്ടാ 
ക്കാതെ ചിരിച്ചു. അല്പനേരം കാത്തുനി 
ന്നതിനുശേഷം മെല്ലെ കതകില്‍ മട്ടി. 
പ്രതികരണമൊന്നും കാണാതായപ്പോഠം, 
ശക്തിയായി. പക്ഷേ കതക്‌ അടഞ്ഞു 
തന്നെ കിടന്നു, 


കതക തുറന്നതു” ഏറെനേരം കഴിഞ്ഞു”. 
ഇനി പരിഭവം എന്‍െറ വകം കേശവ 
മേനോന്‍ മുഖം കനപ്പിച്ചുനിന്നു. കാണാ 
മല്ലോ. 

കണ്ടപ്പോരം വിറഞ്ഞുകയറീ. ഇറങ്ങി 
വന്നതു” വില്ലക്കാരന്‍ രാമന്‍നായര്‍. കര 
ണക്കുററിക്ക്‌ ഒന്നു കൊടുക്കാന്‍ തോന്നി. 
അവിടെ വീഴണം. പക്ഷേ ഒന്നും ചെയ്തി 
ല്ലം. അയാളെ എന്തിനു പറയണം? വിളി 
കുകയററീയാല്‍ കയറാത്തവരായി ആരു 
ണ്ടു“? 

കുനിഞ്ഞ ശിരസ്സുമായി രാമന്‍നായര്‍ 
നടന്നകന്ന പ്പോരം തീപ്പൊരി പാറുന്ന 
കണ്ണുകളുമായി അകത്തു കടന്നു. ശരീരം 
പൂക്കുല പോലെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. 
സ്വന്തം ശരീരത്തിന്‍െറ ചൂടില്‍ സ്വയം 





എം. എം. മേനോന്‍ 





സ്വതിയയടെയും 
കുഞ്ഞുക്കുട്ടിത്തമ്പു . 


രാന്‍ വൈത്തിപ്പട്ടരുടെ മനസ്സിൽ കട | 





ബവനം ദേശത്തു” ആദ്യത്തെ പ്രമ 
റിസ്‌കൂളം ഉയര്‍ന്നു. 


നാലാംകാസ്സ്്‌ പസ്റ്റായതോടട സര 
സാവിത്രിയടെയം 
പഠിത്തം നിന്നു. ശ്രീദേവീത്തസുരാ 
* നന്‍െറയും രമാദേവിത്തമ്പുരാന്‍െറയും 
കൂട്ടുകാരനായി കോവിലകത്തു താര 
സിച്ചു പഠിച്ചു” കേശവന്‍ തേഡ്‌ ഫോം 
പരീക്ഷ ഒന്നാം ള്ാസില്‍ പാസ്സായി. 
അതോടെ പഠിത്തം നിരത്തി, വീട്ട 
കാര്യങ്ങളില്‍ ശ്രദ്ധിക്കാന്‍ കേശവനെ 
വൈത്തി നിയോഗിച്ചു. എട്ടുവര്‍ഷം 
കഴിഞ്ഞു്‌ വൈത്തി ഉരര്‍ഭ്ധവന്‍ വലി 
ച്ചപ്പോയം കുടുംബമാരം പചേറാനുള്ള 
കരുത്തു കേശവമേനോന്‍ നേടിക്ക 
ഴിഞ്ഞു. 


ശ്രീദേവിത്തമ്പരാനും രമാദേവിത്ത 
മ്പരാനും കൂടിരിപ്പിനു്‌നമ്പുരിമാരുണ്ടെ 
ങ്കീലും അവരുടെ കിടപ്പറവാതില്‍ 
എന്നും കേശവ മേ നോനുവേണ്ടി തുറന്നു 
കിടന്നു. 

തുടര്‍ന്നു വായിക്കുക? 








വത്സാ ന്ണാറാ ാാാള്തി 





വെന്തെരിയുമെന്നു തോന്നി. 
റിനന്‍െറ ശബ്‌ദം കേട്ട ഞെട്ടി. ശാസോ 
ക്ചപരസത്തിന്‍െറ ഗതിവേഗം കൂടി. 


ഹൃദയമിടീ 


ശ്രീദേവിത്തമ്പരാന്‍ കിടക്കവിട്െഴു 
രന്നേററിരുന്ന, 

അഴിഞ്ഞുലഞ്ഞ തലമുടി. സ്ഥാനം 
തെഠറിയ വസ്്രങ്ങരം. ഇമപുട്ടാതുള്ള 
നോട്ടം. 


ആ കണ്ണുകളില്‍ ഉറഞ്ഞുകൂടിയ വികാര 
മെന്തെന്നു്‌ ഗ്രഹീക്കാന്‍ പ്രയാസം. കൂസ 
ലൊന്നും കണ്ടില്ല. കൈയോടെ പിടിക 
ടീയതിലുള്ള ജാളൃതയില്ല. സംഭൂമരില്ല. 
കോപത്തിന്‍േറയും വൈരാഗൃത്തിന്‍റ 
യും ലാഞ്ചനയില്ല. 

വാചാലമായ മാനം, ഇത്രനാഠം എവി 
ടെയായിരുന്നു എന്ന ചോദ്യം ആ കണ്ണുക 
ളില്‍. ഈ ജയിലഠയിലെ വീര്‍പ്പുമുട്ടല്‍ 
കേശുവീനറിയില്ലേ? നിറഭേദമില്പാത്ത 
രാപ്പകലുകരംം ജീര്‍ണ്ണതയുടെ ഗന്ധം 
ശിച്ചു” മരവിച്ചുപോയ മനസ്സ്‌. ഈ 
ഹോമം, ഈ ആത്‌മപീഡനം, ആര്‍ക്കു 
വേണ്ടി എന്നു രൂപമില്ല. എന്തിനുവേണ്ടി 
എന്നു രൂപമില്ല. കളിമണ്‍ പ്രതിമകള 
ല്ലാത്തതു കൊണ്ട്‌” ഞങ്ങളടെ മനസ്സുകരം 
സാത്താന്‍െറ പണിപ്പുരം ഞങ്ങഠം പാപം 
ചെയ്യുന്നു ണ്ടെടചില്‍ അതു” കുററബോധമ്‌ 


ല്ലാതെം 

നിങ്ങഠംക്കു?, പുരുഷന്മാര്‍ക്ക്‌, സീ 
വറും ശയ്യോപകരണംം നിങ്ങരംക്കു 
വേണ്ടതു നെല്ലും തേങ്ങയും . വെടിപറ 


യല്‍, അക്ഷരദ്ര്രോകം ചൊല്ലല്‍, കഥ 
കളി കാണല്‍. ഇതെല്ലാം കഴിഞ്ഞും. 
മരുമക്കളെ സംരക്ഷിച്ചു” ബാക്കി സമയമു 
ണ്ടെങ്കില്‍ ചെറിയൊരു സംബന്ധംം . 





പക്ഷേ കേശു, വില്ലക്കാരന്‍ രമേന്‍ ഈ 
മുറിയില്‍വന്നതു' വെറുമൊരു ഉപകരണ 
മായി. എന്‍റെ വൈരസ്യം മാററാന്‍. 
ആരോടോ, എന്തിനോടോ, എനിക്കു 
തോന്നിയ പകതീര്‍ക്കാന്‍. അയാളോടു” 
എനിക്കു മമതയില്ലം എന്നെ സംബന്ധി 
ച്ചിടത്തോളം അയാഠംക്കൊരു മുഖമില്ല. 
ഇനി ഒരിക്കല്‍ അയാളെ ഓര്‍മ്മിക്കുമോ 
എന്നും രൂപമില്ല. 

വെട്ടുന്ന പോത്തിനു* വേദാന്തം ദഹി 
ക്കാത്തതാണ്‌*. അടിവച്ചടിവച്ചട കേശ 
വമേനോന്‍ മുന്നോട്ടനടന്നടത്തു. പലൂക 
ടിച്ചപിടിച്ചു*, ഒഭഹിപ്പിക്കന്ന കണ്ണുകള 
രായി. 

അല്പദിവസം നീനക്ഷ്‌ ക്ഷമിച്ചിരി 
ക്കാന്‍ കഴിഞ്ഞില്ലം അല്ലേ? പുരുഷന്‍റെ 
ചുടറിയാതെ നിനക്ക്‌ ഉറങ്ങാന്‍വയ്യ, 


അല്ലേ? തിന്നുകൊഴുത്തു മദം പെരുകി... 
വഴിയെ പോകുന്നവക്ക്‌ വാതീല്‍തുറന്നു 
കൊടുത്തു”... 


സംഹാരരുദ്രനെ പ്പോലെ അയാഠം നട 
ന്നടുക്കുന്നതു കണ്ടിട്ടും ശ്രീ ദേവിത്തമ്പുരാന്‍ 
അനങ്ങാതെ നിന്നു. ചലനമററഠ്‌- പ്രതീമ 
കണക്കു”. അയാളടെ മുഖത്തു തന്നെ 
ദൃഷ്ടിതറച്ച്‌ . എന്താണ്‌ ഭാവമെന്ന ചോ 
ദൃവമായ്‌. 

എനിക്കുള്ള അധികാരം എന്തെന്നായി 


രിക്കും? കൂട്ടിരിക്കുന്ന നമ്പതീരീയേക്കാഠം 
അവകാശമെന്തെന്നായിര്‌ക്കും? 

കേശവമേനോന്‍റ ചുണ്ടുകളില്‍ വീകൃ 
തമായ ഒരു മന്ദഹാസം വിടന്നു. ഒട്ടം 
സംശയിച്ചില്ല. കൈവലിച്ചു” ഒരടി. 
കരണത്തു”. എന്നിട്ട്‌, ഒരക്ഷരം ഉരിയാ 
ടാതെ, ഇറങ്ങി ഒരു നടപ്പു”. 

നേരെ അടുക്കള വഠതുക്കലേക്കു ചെന്നു. 
സുബ്ബരായന്‍ എസ്പ്രാന്തിരിയളെ കൈ 
യില്‍നിന്ന്‌ രണ്ടുമൊന്ത പച്ചവെള്ളം 
വാങ്ങി വലിച്ചുകുടിച്ചു. 


എന്താ കേശു ഇത്ര വല്യൊരു 
ഭാഹം?”” 
എസ്പ്യാന്തിരിയുഭെ ചോഭ്യത്തിനു” മറു 


പടി പറഞ്ഞില്ല. നീന്നിടത്തുതന്നെ 
കുന്തക്കാലില്‍ ഇരുന്നു, ചുരരിലേക്ക 
ചാരി. വല്ലാത്ത തളര്‍ച്ച. കണ്ണും തലയും 
ചൂററുന്നു. 

എന്താണു സംഭവിച്ചതു്‌? ആരെയാണു 
തല്ലിയതു്‌/ എന്തായിരുന്നു പ്രകോപനം? 

തലയ്ക്ക്‌ വല്ലാത്ത ഭാരം. കണ്ണകരം 
താനെ അടഞ്ഞു. 

അല്പസമയം മയങ്ങി പ്പോയീരിക്ക 
ണം. ഉണന്നപ്പോഠം ആരുമില്ല സമീപം. 

മെല്ലെ എഴുന്നേററു, ചുമരരുപിടിച്ചു”. 
അനേകനാഠം പനിപിടിച്ചു കിഭന്നതു 
പോലുള്ള ക്ഷീണം. 

സാവധാനം നടന്നു” കഞ്ഞക്കുട്ടിത്തമ്പു 
രാന്‍െറ മുമ്പിലെത്തി. 

ഞാന്‍ നിരീച്ചു കേശു പോയീന്നു”"! 
തമ്പുരാന്‍ പറഞ്ഞു, ““എന്താ, നല്ല സുഖ 


ല്യാന്നുണ്ടോ?”? 

പതിഞ്ഞ സ്വരത്തില്‍ കേശവമേ 
നോന്‍ അറിയിച്ചു: 

രു കാര്യം ഉണര്‍ത്തിക്കാനുണ്ടായി 
രുന്നു.” 

ഈ പ്രകൃതം കേശുവിനു” ചേരാത്തതു*. 
എന്തോ പന്തികേടുണ്ടെന്നു്‌ തമ്പുരാനു 
തോന്നി. 

ആയ്യ്കോളെ,"" തമ്പുരാന്‍ കല്ലിച്ചും 


“പഠഞ്ഞോളം” 
അടിയന്‌ ഒരു ജോലി തിരക്കിത്തര 


ണം,'* കേശവമേനോന്‍ ഉണര്‍ത്തിച്ച- 
തമ്പ്‌ രാൻ നിരീച്ചാ വെഷരോണ്ടാ 
വില്യം?” 


അത്രേ ള്ളം?” തമ്പുരാനു? ചിരിവന്നു. 
ട്ജോലി വേണംന്നു”്‌ ഇപ്പൊ തോന്ന 
നെന്താ കാരണം?” 

“കരിക്കാടിക്കുള്ള വഹയ്കു*,'” കേശവ 
മേനോന്‍ വിനീതനായി അറിയിച്ചു. 

നല്ല ഫലീതം"' തമ്പുരാന്‌ പൊട്ടി 
ച്ചിരിക്കാതിരിക്കാന്‍ കഴിഞ്ഞില്ല. 
കേശു ഇത്ര വല്യ ഫലിതക്കാരനാണെ 
ന്നു” ഇന്നാട്ടോ നമ്മള്‌ മനസ്സിലാക്ക 
ണതു*.”” 

ചിരിച്ചു വശംകെട്ടം തമപുരാറെറ മുഖ 
ത്തെ മാംസപേശികഠം വലിഞ്ഞുമുറുകി. 
വാരിഎല്ലകളും വയറും തുള്ളിക്കളിച്ചു. 
കണ്ണുകളില്‍ ജലം പെരുകിം 

“എന്നാലും എന്‍െറ കേശു!" കണ്ണതുട 
ചുകൊണ്ടു* തമ്പുരാന്‍ പറഞ്ഞു: “തല 
മൊറകഠാക്ക? തിന്നാനുള്ള വഹേണ്ടാക്കീ 
ടട്ടാണട്ടൊ വൈത്തി പോയതു്‌." 

കേശവദമനോനന്‍െറ മുഖം മങ്ങി. 

“കേശു വചെഷമിക്കണ്ട,'* തമ്പുരാന്‍ 


ആശ്വസീപ്പിച്ചു. 4ആദ്ദെ; കളഞ്ചത്തീല്‍ 
തരാക്ക്യാലോ/ എന്താ?” 


തിരുവുള്ളം പോലെം ?* 
“ആല്ലെങ്കില്‍ തല്‍ക്കാലം വലീയമ്മ 
ത്തമ്പരാന്‍ കോലുത്താവട്ടെ. പിന്നെ 
വേണങ്കില്‍ അവിടുന്നു കളഞ്ചത്തി 
ലേക്കു ചാടാം.” 

സമ്മതിച്ചു. 


നല്ലൊരു മുഹൂത്തം നോക്കി തെക്കെക്ഷ 
ന്നത്തെ കേശവമേനോന്‍ വി. ടിം. കെ. 
എസ്റ്റേററില്‍ ജോലിയീല്‍ പ്രവേശിച്ചും 

മാസം മൂന്നു കഴിഞ്ഞപ്പോ കളഞ്ച 
ത്തില്‍, 

സമത്ഥന്‍. സത്യസന്ധന്‍ം മേലധികാ 
രികരംക്കവരെ കേശവമേനോനെ ഭയമാ 
യീരുന്നു. 

തഹാരാജാവു” തിരുമനസ്സിലെ നിത്യ 
നിദാനച്ചെലവുകഠം നോക്കി നടത്തുന്നതു” 
കളഞ്ചം. അവിടെ എന്തും സുലഭം. അടി 
മുടി ലോഷണക്കാര്‍. കുമ്പളങ്ങാക്കഷണം 
മുതല്‍ ചാക്കുകണക്കിനു അരിവരെം 
കാട്ടിലെ മരം. തേവരുടെ ആന. വലീ 
യെടാ വലി. 

നുള്ളിക്കളവുകാരെ വെറുതെ വിട്ടും 
പക്ഷേ, അവരുടെ കളവുകഠം അറിയുന്നു 
ണ്ടെന്ന്‌ അവരെ മനസ്സിലാക്കീ. എ 


സ്രാന്‍ അല്പം കട്ട ഭജിച്ചാല്‍ അമ്പലവാ 
കക്കും. 


സിക്കമ്ൃക്കെ അതുകൊണ്ടു 





താപ്പാനകളെ കൈയോടെ പിടികൂടി 
തക്കു ശിക്ഷ വാങ്ങിക്കൊടുത്തു. ചുരു 
ങ്ങിയ കാലംകൊണ്ട്‌ കേശവമേനോനെ 
കണ്ടാല്‍ കളഞ്ചം ജോലിക്കാരെല്ലാം 
വീറയ്കൂമെന്ന നിലവന്നു. 

“ഇത്രേം നമ്മള്‌ നിരീച്ചില്യം ഈ തറ 
വാടിത്തം തറവാടിത്തംന്നു്‌ പറഞ്ഞാ ഒന്നു 
വേറന്ന്യാണേ,”” കുഞ്ഞുക്കുട്ടിത്തമ്പുരാന്‍ 
അടിനന്ദീച്ചും ““കേശൂനന്‍റ നെഴലുകണ്ടാ 
കടളുഞ്ചക്കാരൊക്കെ വെറയ'ക്കൂത്രേ.”” 

ആഴ്യില്‍ ഒരിക്കലെങ്കിലും തമ്പൂരാ 
നെ മഖം കാണിക്കുന്ന പതിവു മടക്കാറി 
ലജ പ്രശംസ  വാരിച്ചൊയിയുന്വോഠം 
കേശവമേനോന്‍ ഒന്നുകൂടി വിനീത 
നാവുംം 

“അത്താഴപ്പഷ'ണിക്കാര്‍ ഒരു കഷണം 
കുന്പളങഞ്ങ്യോ വ്വെള്ളരിധക്ക്യാ തമോഷ്ടീ 
ച്ചാല്‍ അടിയന്‍ കണ്ണടയ്ക്കും. അവറേറങ്ങ 
ടെ ദാരിദ്രം കൊണ്ടല്ലേ?” കേശവമേനോ 
ന്‍റ തത്ത്വശാസ്ത്രം. “പക്ഷേ, ഇതൊ 
ക്കെ നിയന്ത്രിക്കാന്‍ ചുമതലപ്പെട്ട, വല്യ 
വമ്മാര്‌ കൈയിട്ടുവാരിയാലുണ്ടല്ലൊ.... 
പണോണ്ടാക്കണത്തു്‌ കളഞ്ചം കട്ടമുടി 
ച്ചല്പം”" 

“വയററിപ്പിഴപ്പുകാരെ ദ്രോഹിക്കരു 
തട്ടോ കേശു!” തമ്പുരാന്‍റെ ഉപദേശം. 

“കല്പനപോലെ.” അക്കാര്യത്തില്‍ അ 
യാഠാക്ക്‌ അഭിപ്രായ വൃത്യാസമില്ല. 

- കോവിലകത്തു ചെല്ലുന്ന നിമിഷം 
മുതല്‍ ഒളിഞ്ഞുനോക്കുന്ന കണ്ണുകരം. ജാല 
കശ്ശീലയ്തു്‌ അപ്പുറമിരുന്നു? ശ്രദേവിത്തമ്പു 
രാന്‍െറ നെടുവീര്‍പ്പ്‌. എങ്കിലും എന്‍െറ 
കേശു, ഇത്രയു വേണ്ടായിരുന്നൂട്ടോം ഈ 
മനക്കട്ടി അ പാരം തന്നെ. ക്രരം. 

അടുത്ത ജനലിനരികില്‍ രമാദേവി 
ത്തമ്പരാന്‍. ചേച്ചി ചെയ്ത കുററത്തിനു്‌ 
അനിയത്തിക്കും ശിക്ഷ. ഇതെവിടുത്തെ 
ന്യായാ കേശു? 

കോപം പതഞ്ഞു പൊങ്ങും. ഇപ്പോഠം 
നെടുവീര്‍പ്പ നന. ഇങ്ങനെ വന്നതു 
നിന്‍െറ ഗുണം കൊണ്ടു്‌. ചേച്ചിയുടെ 
തെററ്‌ ഒരിക്കലും പൊറുക്കാന്‍ തയ്യാറീ 
ല്ലാത്ത രമാദേവിത്തമ്പുരാന്‍. 

അതു' അവസാനിച്ച അദ്ധ്യായംം 
ലര്‍ദ്ദിച്ചതു്‌ ഭക്ഷിക്കേണ്ട. കേശവമേനോ 
നെറ തിരുമാനം ഉറചതു്‌. ഒളീഞ്ഞെ 
ത്തുന്ന കണ്ണുകളുടെ ഭാഗത്തേക്ക്‌ അയാഠം 
തിരിഞ്ഞു നോക്കാറില്ല. 

വിളിച്ചുവരുത്തി ഉള്ളതുറന്നൊന്നു സം 
സാരിക്കണം. പലപ്പോഴും തോന്നിയി 
ടണ്ട്‌. പക്ഷേ,. ശ്രീ ദേവിത്തമ്പുരാന്‌ 
ധൈര്യം വന്നില്ല. പററിയ സന്ദര്‍ഭത്തി 
നുവേണ്ടി അവര്‍ കാത്തിരുന്നു. 

സന്ദര്‍ഭം ലഭിച്ചതു്‌ വര്‍ഷങ്ങം പല 
തു കഴിഞ്ഞ്‌. ഉദ്യോഗത്തിന്‍െറ പടവു 
കഠം കയറി കേശവമേനോന്‍ കളഞ്ചം 
മാനേജരായപ്പോരം പിന്നിട്‌ ക്ഷമിച്ചിരി 
ക്കാന്‍ കഴിഞ്ഞില്ല. അയാഠയക്ക്‌ ആള 
യച്ചു. 
നിശ്ചയം വരണംന്നു” തമ്പുരാന്‍ 
പറഞ്ഞു,” ദൂതന്‍ അറിയിച്ചു. 

“വരാംന്നു തമ്പ്രാനെ ഉണര്‍ത്തി 
ചോള.” കേശവദമനോന്‍ ഭൂതനെ യാ 
ത്രയാക്കി. 

കാലം ദാനംചെയ്ത പക്വത ഇരുവരി 
ലും. കേശവരേനോന്‍െറ തലയില്‍ അവി 


പേജ്‌ 46 കലാകഴമുദി ലക്കം 361 


ടവിളെ രാരോ നര. ശ്രര്‍ീഭേവീത്തമ്പ 
രാന്‌ രണ്ടു കുട്ടികരം. 

ഇരുവരും പരസ്‌പരം ദനാക്കിനിന്നു. 
ഉള്ളില്‍ എന്തോ പിടച്ചു. ഓര്‍മ്മയുടെ 
ഓളങ്ങരം ശപിക്കപ്പെട്ട ആ സംഭവത്തി 
നു സാക്ഷ്യം വഹിച്ച മുറി. അന്നു്‌ 
നന്നെ ചെറപ്പംം അതൊരു വഴിത്തിരി 
വു്‌. അതിനു ശേഷം ജീവിതത്തില്‍ 
എന്തെന്തു മാററങ്ങഠം! 

ഇരുവരുടെയും കണ്ണുകരം നിറഞ്ഞൊഴു 
കി. പുനസ്സമാഗമത്തിന്‍െറ അനര്‍ഘനി 
മിഷങ്ങഠം. ആനന്ദത്തിനന്‍െറ കണ്ണുനീര്‍. 
അവര്‍ കരഞ്ഞുകൊണ്ടു ചിരിച്ചും ചിരി 
ചുകൊണ്ട കരഞ്ഞും പരസ്‌പരം മാപ്പു 
നല്‍കി. 

“കേശു എന്തിനാ കരയ൭ണ?” ശ്രീദേ 
വിത്തമ്പരാന്‍ ചോദിച്ചു. 

“അടിയന്‍ ചിരിക്ക്വല്ലെ??? കേശവ 
മേനോറെറ മറുചോദ്യം. തമ്പ്രാന്‍ 
എന്തിനാ കരയണെ?”* 

“ഞാന്‍ ചിരിക്കൃല്ലെ കേശു??? 

അവരിരുവരും പൊട്ടിച്ചിരിച്ചു. 

തമ്പുരറന്‍ കണ്ണതുടച്ചു. നിര്‍ന്നി മേഷ 
യായി എെനേരം കേശവമേനോനെ 
നോക്കിനിന്നു. എന്നിട്ടു” മൃദുവായി മന്ദ 
ഹസിച്ചുകൊണ്ട്‌ പറഞ്ഞു: 

“കേശ്കൂന്‍െറ അടീടെ ചൂട”. ഹായ”... 
അതിന്‍െറ പൊകച്ചിലു” ഇന്നും ഈ കര 
ണത്തുണ്ടമടോ. ” 

തമ്പുരാന്‍ കവിരംത്തടം തദലാടീ,. 

കേശവമേനോന്‍െറ അടിവയററില്‍ 
ഒരു കാളല്‍ം അന്നുവരെ തോന്നാതിരുന്ന 
കുററബോധം. അപ്പോം നാരിയുടെ 
കരണത്താണോ നിന്‍െറ പരരുഷപ്ര 
യോഗം? 

ക്ഷമിക്ക തമ്പ്‌രാന്‍!*” കുററബോധം 
കൊണ്ടു്‌ കുനിഞ്ഞ ശീരസ്റമായി അയാഠം 
പറഞ്ഞു; ““അടിയന്‌ മാപ്പുതരൂ. 

കേശു” തമ്പുരാന്‍റെ ശബ്‌ദമയന്ന. 
“എന്നോട സംസാരിക്കുമ്പോ അടി 
യനും കടിയന്വഠവണ്ടാട്ടോ. ഞാന്‍ന്നു 
പറഞ്ഞാ ധാരാളം മതിം?” 

അയാഠം തിണ്ടിയില്ല. 

പിന്നെ" തമ്പുരാന്‍ മന്ദഹസിച്ചം 
ട്രാപ്പ്‌ പറയ്വേം വേണ്ട. ആ അടിക്കു? 
ഞാൻ കേശുനോട്ട്‌ നന്ദി പറയ്വാ വേ 
ണുതു൦.”” 

കേശവമേനോന്‍െറ നെഞ്ചിനു ഭാരം. 
തലയ്ക്കു ഭാരം. 

“അതെന്നെ ഞാനാക്കീന്നു പറഞ്ഞാ 
മതീലോ," തമ്പുരാന്‍ ഓര്‍മ്മയില്‍ മുഴ 
കി. ““അതവസാനത്തെ തെററായിരുന്നു. 
അതിനുശേഷം, തൃപ്പൂണിത്രപ്പനാണു”-- 
എന്‍െറ കുട്ട്യോളാണു സത്യം - ഞാനൊരു 
തെററും ചെയ്തിട്ടില്യ. കൂട്ടിരിക്കണ നമ്പു 
രയെ സ്‌നേഹിക്കാന്‍ പഠിച്ചു." 

തെല്ലിട നീറുത്തിയീട്ട”, സജലങ്ങ 
ളായ മിഴികളയര്‍ത്തി അവഠം തുടര്‍ന്നു: 

“കേശു എന്‍െറ കണ്ണ തെളിച്ചം” 

അസ്വസ്ഥമായ മൂകത. നിമിഷങ്ങാം 
ഇഴഞ്ഞനീങ്ങി. 

' ഓര്‍മ്മയുടെ തടവറയില്‍നിന്നു* ആദ്യം 
മോചനം നേടിയതു” തമ്പുരാന്‍. 
പക്ഷേ ,ഒന്നുണ്ടല്ലൊ, '*'അവര്‍ പറഞ്ഞ. 
“കേശൂന്‍റടുത്തിരിക്കുമ്പോ ഒരു പുരുഷന്‍റ 
ടത്ത്രിക്കാന്നു തോന്നും. ഇടയ്ക്കൊന്നു 


കണ്ടാലേ പെണ്ണിന്‍റെ ബുദ്ധീ തെളിയൂ. 
അവര്‍ ഒന്നുകൂടി വിശദീകരിച്ചു: 

“കേശു മാത്രാ എന്നെ പെണ്ണായീ 
കണ്ടതു്‌. ബാക്കി ള്ളോര്‍ക്കെല്ലാം ഞാന്‍ 
തമ്പരാനാ. എന്‍െറ നമ്പൂരിക്കുകൂടിീ .** 

“ശരി തമ്പ്രാന്‍... അടിയന്‍... അല്പം, 
ഞാന്‍ നില്‍ക്കട്ടെ,” കേശവമേനോന്‍ 
യാത്ര ചോദിച്ചും 

അവരുടെ കണ്ണുകളിടഞ്ഞു. കേശവ 
മേനോന്‍ തല താഴ്‌ത്തി. 

“തമ്പുരാന്‍!” അയാം വിളിച്ചു, “അന്ന 
ത്തെ ആ സംഭവത്തിനു ശേഷം ഞാന്‍ 
തികച്ചുമൊരു ബ്രഹ്മചാരിയാണു. ജീവി 
താവസാനംവദരം അങ്ങിന്യായിരി 
ക്ക്യേം ചെയ്യും.” 





ഇപ്പോ നാവീറങ്ങിപ്പോയത്‌ തമ്പു 
രാന്‍െറ. അവരുടെ കണ്ണുകളില്‍ കാല 
വര്‍ഷം. 

“കേശ്ൂു,'* അവര്‍ മന്ത്രിച്ചു: “*ഇടയ്ക്കീ 
ടജ്കു വരണേ. കാണാന്‍ മോഹായിട്ടാം 
തെററചെയ്യാതെ നാക്ക്‌ പരസ്‌പരം 
കണ്ടുടേ?”? 

വരാം തമ്പ൦”രാന്‍,!? അയാഠം തേങ്ങി. 

അവിടെനിന്നു” യാത്ര പറഞ്ഞിറങ്ങു 
ന്പോഠം മനസ്സിനു” എന്തെന്നില്ലാത്ത 
ലാഘവം. ഇതുവരെ അനുഭവപ്പെടാത്ത 
കളിമ്മ. ഉദ്യോഗക്കയററം കിട്ടിയപ്പോഴ്ച 
ണ്ടായതി ന്‍െറ ആയിരമിരട്ടി സന്തോഷം. 

രമാദേവി'ത്തമ്പുരാനെക്കൂടി മഖംകാണര്‍ 
ക്കാതെ പോയാലോ? (തുടരും) 


മൃത്യ 


കാള്‍ ക്രോളോ 


തൃഘ്ലാര വേട്ടസ്ഥലത്തു” 
സ്വന്തം ശവക്കുഴിയില്‍ 

മൃത്യു സന്തോഷത്തോടെ കിടന്നും 
അവര്‍ മറഞ്ഞിരുന്നു 
സ്വസ്ഥമായി വെടിവയ്കകുന്നും 


ഈ രംഗം _ 
പല പപ്പോഴം ആവര്‍ത്തിക്കപ്പെടുന്നു. 
സ്വര്‍ണ്ണത്തിന്‍െറ വില 

ബേങ്ക്‌ ഗേരന്‍റി ചെയ്തിരിക്കുന്നു, 
അതിനെക്കാളെത്രയോ 

വിലക്കു റവു്‌ 

രഖചാരയ്കു'. 

മാംസത്തിനു” അയവേറും 

അതില്‍ ഇരുമ്പിന്‍െറ അംശം 
വളരെക്കുറവും . 

അതു ജീവനോടു പററിച്ചേന്നിരിക്കം. 
ജ്‌വബന്ധം അതിനു്‌ 
കാഠിനൃമിയററുന്നു. 


2 ആപല്‍സുൃുചന 


ദാഗ്‌മര നിക്‌ 


ഇലപൊഴിയും കാല ത്തൊരു 
സായാഹ്നത്തില്‍ 

മരങ്ങളില്‍ നിന്നു 

ധൂള'യും ചോരയും വീഴുമ്പോയം 
നാഴികമണി നമ്മെ മറികടക്കും, 
സുഖദമായ കാററില്‍ 

വട്ടമാട്ട പറക്കുന്ന പറവകരം 

നമുക്കു വേണ്ട। പരേതാത്മാക്കളുടെ 

രൂ പരേഖകരം 
ആവിഷ?'കരിക്കുമ്വോടം, 
സായാഹ്നത്തില്‍, വേര്‍പാടില്‍, 
നീണ്ട വിടപറയലില്‍, 
സ്‌നേഹമെന്ന അസംബന്ധത്തില്‍ പെട്ട 
നമ്മെ 

സയയത്തിഒന്‍റ മുള്ളകരംക്ക്‌* 

വേദന പ്പ ക്കാ നൊക്കാതാവു മ്പോഠംചൃ 
കറുത്തു കരുവാളിച്ച 

നാം ഈ നിമ ഷത്തില്‍ 
നശിച്ചുകൊണ്ടിരീക്കേ 

നാം ഒരിക്കലും ഉണ്ടായിരുന്നില്ലെന്ന മട്ടില്‍ 
സമയത്ത നെറ കരങ്ങരം 

മുന്നോട്ട നീങ്ങി ക്കൊ ണ്ടേയിരിക്കുന്നു, 








3. മുക്കുവരുടെ ചൊല്ലുകള്‍ 
ഹെയിന്‍സ്‌ വിന്‍ഫ്രീഡ* 
സബേയ്‌സ്‌ 
എന്നെ വിശ്വസിക്കൂ, സര്‍ 
കിനാവള്ളിയും ചെമന്ന വീഞ്ഞും 
ജിപ്പ്തികഠം ക്കേറെയിഷ്ടം. 
“ ഞാന്‍ ഗിഠറാര്‍ വായിക്കുമായിരുന്നു. 
അവഠം മരിച്ചു. 
അവളടെ ഗാനങ്ങഠം 
മലയിലെ ഒലീവ്‌ തോട്ടങ്ങളിലൊളിച്ചൂു. 
പിന്നെ ടാങ്കമായി ജമ്മന്‍കാര്‍ വന്നു. 
സ്വര്‍ണ്ണത്തലമുടിയുള്ള ഇര' പെണ്‍കുട്ടികഠം 
അവരുടെ പൃത്രമാരാണു 
എന്‍െറ മകന്‍, അവനെ ദൈവം ശിക്ഷിക്കും, 
രാത്രിയില്‍ വിദേശികളൊത്തു 
കാട്ടില്‍ക്ക ടക്കുന്നു. 
മുക്കുവനല്പവന്‍, വേട്ടക്കാരന്‍. 
ഞാനെന്‍െറ തോണി വില്‍ക്കും; 
വയ്ക്കോല്‍ ത്തൊപ്പ്പികരം നെയ്തു 
കാത്തിരിക്കും. 
ദൈവവും ഞാനുമായുള്ള കണക്കുകടം ഒതുക്കി, 
ദൈവം സാരമില്ല, സര്‍, 
ഒരു ദിവസം അയാം സുര്യനെ 
മുഷ്ടിയിചമത്തി ഞെരിക്കും, 
അന്ത്യവിധി, പിന്നെ ശാന്തി. 
ജില്ലകളുടെ അടുത്തേക്കു പോകു, സര്‍, 
ജിദ്പികളടെ അടുത്തേക്കും 
4. ക്രിസ്‌മസ്‌ 
ബേണ്‍ഹാ൪ഡ്‌ ഡോര്‍ഡെല്‍മന്‍ 
അത്യന്നതങ്ങളില്‍ 
മഹത്വം 
ആര്‍ക്കു? 
ജീവനോടെ തണുത്തുറഞ്ഞ മത്സ്യം 
മഞ്ഞിന്‍െറ മര്‍ദ്ദത്തില്‍പ്പെട്ട തകരുന്നു 
പിന്നെ ബേത്‌ലഹേമിലെ തൊഴുത്തില്‍ 
പുതിയ പുല്ലു വേണ്ടിവന്നിരിക്കുന്നും 
ഭൂമിയില്‍ 
ശാന്തി 
ആര്‍ക്കു'? 
ഓരോ വര്‍ഷവും 
മെഡല്‍കുത്തിയ പെണ്‍പട 
മരിച്ചവരോട്ട്‌ 
ഈ നിന്ദാസ്ത്തിഗീതം 
പാടുന്നു. 
എന്നീട്ട്‌ അവസാനമായി 
അനുഗ്രഹം 
ആര്‍ക്കു? 
ഈ സന്തോഷവാര്‍ത്ത 
കൊണ്ടുവന്ന മാലാഖയുടെ 
പദവി എന്തെന്നു നിശ്ചയമില്ലാതെ 
നേരത്തേ പോയവര്‍ക്കോ? 


പരിഭാഷ; ഡോ, എസ്‌. വേലായുധന്‍ 






































i 

















നാല“്‌പത്തൊന്നു” 


അംന്വഷണത്തില്‍ ആ സ്ഥാപനത്തി 
ന്‍െറ വാര്‍ഷികവില്ലനയെക്കാഠം മൂന്നുനാ 
ലീരള്ടി ചെലവു” ശമ്പളയിനമായിട്ടം 
മററും ഉണ്ടെന്നാണു കണ്ടതു”. വില്ലനജ്കു 
വച്ചിരുന്ന കരകാശലസാമഗ്രര്‍കഠംക്കു 
ഗുണം കുറവും, വില കമ്പോളനിരക്കി 
നേക്കാരം കൂടുതലുമായിരുന്നു. ആരുടെയും 
ശ്രദ്ധയില്‍പ്പെടാതെ ആ സ്ഥാപനം 
അങ്ങനെ സ്കംഭനത്തിലേക്കു നീങ്ങിയ 
താണും 

കരകരശലവിഭാഗം പുനസ്സംഘടീപ്പീ 
കാന്‍ അതൊരു കാരണമുണ്ടാക്ക?. 
മീസസ* ജോണ്‍ മത്തായ്‌! അദ്ധ്യക്ഷ 
യായി ഒരു കമ്മിററിയെ നിയോഗിച്ച 
പ്പോഠം അതിന്‍െറ മേല്‍നോട്ടത്തില്‍ 
മുവായിരം രൂപ മാത്രം വര്‍ഷത്തില്‍ 
മൊത്തം വില'പനയുണ്ടായിരുന്നതിനു 
പകരം അതേ സ്ഥാപനത്തില്‍ത്തന്നെ 
കുറച്ചു മാസങ്ങഠംക്കുള്ളില്‍ ലക്ഷത്തീല 
ധികം രൂപയുള്ള വില“പന നടത്താന്‍ 
കഴിഞ്ഞു എന്നതു” ഒരു നേട്ടമായിരുന്നും 
ഇപ്പോഠം അവിടെ, അമ്പതും അറപതും 
ലക്ഷം രൂപയുടെ വ്യാപാരം ഉണ്ടെന്നാ 
ണറിവു”. ഹാന്‍ഡിക്രാഫ*ററ*സ്‌ അപ്പ 
ക്‌സ്‌ സൊസൈററികളം കാര്യ 
ക്ഷരമാക്കിയപ്പോരം അവിടെയും പ്രവ 
ത്തനം മെച്ചപ്പെട്ട. അഖിലേന്ത്യാ ഹാന്‍ 
ഡിക്രാഫ്‌ ററ സ്‌ ബോര്‍ഡ്‌ ചെയര്‍ 
മാന്‍ കമലാദേവി ചതോപാദ്ധ്യായയുടെ 
വിദഗ്‌ദ്ധ ഉപദേശവും ഈ പ്രവരത്തന 
ത്തിനു കിട്ടി. 


രണ്ടാമത്തെ അതിഥി കേന്ദ്രവാണിജ്യ 
മന്ത്രി മനുഭായ' ഷാ ആയിരുന്നു. അദ്ദേഹം 
ചേട്ടന്‍െറ ദിര്‍ഘകാലസു ഹൃത്തായിരുന്നു. 
ഞങ്ങളോടൊപ്പം ഭക്ഷണംകഴിച്ചുകൊണ്ടി 
രുന്നപ്പാരം കേരളത്തിലെ യുവജനങ്ങഠം 
കട ജോലി ലഭിക്കാന്‍ കൂടുതല്‍ തൊഴി 
ലവസരങ്ങംം ലഭ്യമാക്കാവുന്ന സ്‌പീ 
ന്നിങ്‌ മില്ലുകരം ആരംഭിച്ചാല്‍ നന്നാ 
യിരിക്കുമെന്നു ചേട്ടന്‍ അഭിപ്രായ 
പ്പെട്ട. കേരളത്തില്‍ നിലവിലുള്ള സ്റ്റിന്നി 
ങ്‌ മില്ലൂകഠം നേരെ നടക്കുന്നില്ലെന്നും 
രണ്ടാം പദ്ധതിയില്‍ കേരളത്തിന്‍െറ 


വിഹിതമായി നീക്കിവച്ചിരുന്ന സ്റ്റിന്‍ 
ഉപയോഗിച്ചിലെെ 


ഡിലുകാം കേരളം 


4 


“പേജ്‌ 45 കലാകാമുദി ലക്കം 362 


ലിലാ ദാമോദരമേനോന്‍ 


ന്നും മനുഭായ്‌* പറഞ്ഞപ്പോ; ആറുമാ 
സത്തിനള്ളില്‍ നഷ്ടത്തില്‍ നടക്കുന്ന 
മില്ലകരം കാരൃക്ഷമരാക്കണമെന്നും പുതി 
യമില്ലുകഠം കേരളത്തില്‍ തുടങ്ങാന്‍ ശേ 
ഷിയുള്ള ആളകളെ കണ്ടുപിടിക്കാമെന്നും 
ചേട്ടന്‍ ഏററം 

ചേട്ടന്‍ പ്രഖ്യാപിച്ച കേരള ഗവണെ 


ന്‍റിന്‍െഠ വ്യവസായനയം വ്യവസാ 
യീകളെ ആകര്‍ഷിച്ചു. മാവൂര്‍ റെയോ 
ണ്‍സ ഫാക്‌ റിയയുടെ ജോലി തുടങ്ങി 


യതു” പുതിയ ഗവബെൈന്‍റ്‌ വന്നതിനുശേ 
ഷമാണ. ചന്ദ്രകാന്ത്‌ ദേശായി, സി. 
എല്‍. ആനന്ദ്‌, ബിനാനി, ബിമാനിം 
പട്ടോഡി, വി.എന്‍. രാമചന്ദ്രന്‍, ചെരി 
പാല്‍, ദൊരെരാജ്‌, കാദര്‍കുട്ടി, കരിമുത്തു 
ത്യാഗരാജ ചെട്ടിയാര്‍ മുതലായ വ്യവ 
സായ പ്രമുഖര്‍ കേരളത്തില്‍ വ്യവസായം 
തുടങ്ങാന്‍ തയ്യാറാണെന്നറിയിച്ചും ട0ററാ 
യുടെ പ്രതിനിധിയും പട്യാല മഹാരാജാ 
വും ചേട്ടനെ കേരളത്തില്‍ വ്യവസായ 
മാരംഭീക്കന്നതിനുവേണ്ടി സന്ദര്‍ശിച്ചു. 

പൊതുമേഖലാ രംഗത്തു”, എച്ച്‌. എം. 
ഭി., ട്രാക്കോകേബിഠംസ, ടെല്‍ക്ക്‌, 
ഫ്‌. എം സി. ടി. വികസനംം 
ഓയില്‍ റിഫൈനറി, രണ്ടാം കപ്പല്‍ നിര്‍ 
മോണശാല, ഒടെററാനിയം ഫാക്‌ടറി 
വീകസനം രുതലായവയ്കുള്ള പ്രാരംഭശ്രേ 
മങ്ങളും തുടങ്ങി. ജപ്പാന്‍, ജര്‍മ്മനി മുത 
ലായ വിദേശ രാജ്യങ്ങളില്‍ നിന്നുള്ള 
സഹകരണ പദ്ധതികളും ആരദലാചനയ്കു 
വിഷയമായി. 

വ്യവസായ എസ്റ്റേററകഠം കൂടതല്‍ 
ആരംഭിക്കുവാനും, റബ്ബര്‍ മുതലായ അസം 
സക്ൃത പദാര്‍ത്ഥങ്ങാം എളുപ്പത്തില്‍ കി 
ട്രാവുന്ന ഫങ്ഷണല്‍ എസ്സ്റേററുകടം പ്രോ 
സാഹിപ്പിക്കാനും ഗവണ്മെന്‍റ്‌ തീരുമാ 
നിച്ചു. സ്ഥലമെടുക്കാനും വിദ്യച്ഛക്തി 
കിട്ടാനും യന്ത്രസാമഗ്രികഠംക്കു വേണ്ട 
അനുമതി ലഭിക്കാനുമുള്ള താമസം ഒഴിവാ 
ക്കാനും നിര്‍ദ്ദേശം കൊടുത്തു. ഒരു സ്റ്റീം 
റോളറിന്‍െറ മാതിരി കേരളത്തിലെ വൃ 
വസായവല്‍ക്കരണം പ്രതിബന്ധങ്ങളെ 
തട്ടിനീക്കി മുന്നോട്ടുനീങ്ങി. 


ശങ്കര്‍ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയായപ്പോം 
കെ. പീ. സീ. സീം പ്രസിഡന്‍റായി 
സിം കെ. ഗോവിന്ദന്‍നായരാണു* തിര 
ഞ്ഞെടുക്കപ്പെട്ടതു”ം എ. എ. കൊച്ചുണ്ണി 
യും ദഗാവിന്ദന്‍നായരും തമ്മില്‍ വാശി 
യേറിയതും കോലാഫലത്തോടുകൂടിയതു 





,ക്ഷപ്പെട്ട. എല്ലാവര്‍ക്കും 


മായ മത്സരം നടന്നും ചേട്ടന്‍ ഗോവിന്ദന്‍ 
നായരെ സഹായിച്ചു. മലബാര്‍ ഭാഗ 
ത്തെ എല്ലാതലത്തിലും വിഗണിക്കുന്നു 
എന്നു പരാതിയുണ്ടായിതന്നു. ആ 
ആക്ഷേപത്തിനു കുറെ ശമനമുണ്ടാകുമെന്നു 
കരുതിയിട്ടാണ്‌ അങ്ങനെ ചെയ്തതു”. 
ഈ തിരഞ്ഞെടുപ്പു” ചേട്ടനും ശങ്കര്‍... 
ചാക്കോ അച്ചുതണ്ടും തമ്മില്‍ കൂടുതല്‍ 
അകല്‍ച്ചയ്കു കാരണമായി. 
വ്യാവസായിക രംഗത്തു” ചലനം 
ഉണ്ടായിത്തുടങ്ങിയ പ്പോഠം പല തര 
ത്തില്‍പ്പെട്ട വ്യക്തികഠം രംഗത്തു പ്രത്യ 
പെട്ടെന്നു വന്‍ 
കിട വ്ൃവസായികളാകാള്‍ന്‍ മോഹം. 
മൂന്നുനാലു പേര്‍കൂടി രൂപീകരിച്ച ഒരു 
സഹകരണസംഘത്തിനു സര്‍ക്കാരിന്‍െറ 
ഉടമസ്ഥതയിലുള്ള ഒരു യന്ദ്രോപകരണം 
നെഗോഷ്യേററഡ്‌ അടിസ്ഥാനത്തില്‍ 
വിലകുറച്ചു” വീട്ടുകൊടുക്കണമെന്നായിരു 
ന്നു ആവശ്യം. ശക്തമായ രാഷ്‌ടീയ 
സമ്മര്‍ദ്ദം ആ അപേക്ഷയുടെ പുറകെയ 
ണ്ടായി. ആ യന്രം വാങ്ങിയ വില 
യേക്കാഠം രണ്ടുമൂന്നിരട്ടി വിലയ്‌ക്കു 
സര്‍ക്കാരിനുതന്നെ വില്ല്യാമെന്നായിരുന്നു 
ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോര്‍ട്ട്‌. നഷ്ടം 
കൂടാതെ വിരുക്കുകയാണു' നല്ലതെന്നു ചേ 
ട്ടന്‍ തീരുമാനിച്ചു. അതറിഞ്ഞ ഉടനെ 
ആവശ്യക്കാരില്‍ ഒരാഠം (ഞങ്ങളുടെ ഒരു 
സുഹൃത്താണ്‌ അയാളെന്നാണു” പറയുക 


പതിവു“) എന്നെ ഫോണില്‍ വിളിച്ചു 
പറഞ്ഞു: 
ചേച്ചീം ചേട്ടനോട്‌” പറഞ്ഞു” അ 


തൊന്ന ശരിയാക്കിത്തരണം. ആക്കം നഷ്ട 
രില്ലാത്ത കാര്യമാണു്‌." 

ഞാന്‍ മറുപടി നല്‌കീൻ “ചെയ്യാന്‍ 
പറഠന്നതാണെങ്കില്‍ ഞാന്‍ പറയാതെ 
തന്നെ ചേട്ടന്‍ അതു സമ്മതിക്കും. അരു 
താത്തതാണെങ്കില്‍ ഞാന്‍ പറഞ്ഞിട്ടും 
കാര്യമില്ല." 

ചേട്ടന്‍െറകൂടെ എല്ലായിടത്തും ഞാന്‍ 
പോകാറുള്ളതു കൊണ്ടു്‌ ഞാന്‍ പറഞ്ഞ 


തെല്ലാം ചേട്ടൻ അനസരിക്കുമെന്ന 
തെററിദ്ധാരണ അയാരംക്ക്‌ ഉണ്ടായി 
ക്കാണും. 


ഒരു ദിവസം, ആ യോഗ്യന്‍ എന്നെ 
വിളിച്ചു പഠഞ്ഞു “ചേച്ചീം ആ കാര്യ 
ത്തില്‍ ഒന്നും ചെയ്യില്ല അല്ലേ? ഞാന്‍ 
ഒരു നല്ല സുഹൃത്താണ”. പക്ഷേ, ചീത്ത 
ശത്രവുമാണു”. കരുതിക്കോളു.”” 

ഞാനെന്തു മറുപടിപ റയാനാണ്ട”. 

ചുരുങ്ങിയ ഭിവസത്തിനുള്ളില്‍ പല 
കഥകളം എന്നെപ്പഠഠി പരന്നതുടങ്ങി. 
പാര്‍ഭ്ടിയിലെ എതിര്‍ കക്ഷിക്കാരും ആ 
സംരംഭത്തില്‍ കൂടി. 

ഒരു തിങ്കളാഴ്ച ഞന്‍ അസംബ്ലിയില്‍ 
ഒചെന്നപ്പോടം പലരും ചോദിച്ചു: ““കന്യാ 
കുമാരി യാത്ൂയെങ്ങനെ? 


ഞാന്‍ മറെറാന്നുമാലോചീക്കാതെ മറു- 


പടി പറഞ്ഞു: ““നല്ല ഭംഗിയായിരുന്നു. 
അസ്മമനം കണ്ട." വെള്ളിയാഴ്ച ഞാന്‍ 
കന്യാകുമാരിയില്‍ പോയതു” വാസ്മവമാ 
ണു്‌. രണ്ടുമൂന്നു പേര്‍ ഇതേ ചോദ്യം ആവ 
ത്തിച്ചപ്പോഴും എനിക്കു” അതില്‍ അപാക 
തയൊന്നും തോന്നിയില്ല. എന്നോടു” 
കനിവു തോന്നിയ ഒരു മെമ്പര്‍ ശനി 
യാഴ്ചത്തെ ഒരു സായാഹപ്പത്രത്തിന്‍റ 
* കോപ്പി എന്‍െറ നേരെ നീട്ട്‌. 


“ഇതു വായിച്ചുനോക്കൂ.” 

അതിലെ ഒരു ിപപ്പാര്‍ട്ട” കണ്ട്‌ ഞാന്‍ 
തന്ധാളിച്ചു പോയി. 

“ഇന്നലെ സന്ധ്യയും” കേന്ദ്ര ഡെപ്യൂട്ടി 
മന്ര്രയുടെകുടെ ലീലാദാ മോദരമേനോന്‍ 
കന്യകേമാരിയില്‍ ...”” വാര്‍ത്ത വായീ 
ക്കന്നവര്‍ക്കു”്‌ എന്തും തോന്നാം. ആ 
കേന്ദ്ര ഡെപ്യൂട്ടി മന്ത്രി താരകേശ്വരി 
സിന൯ഹയാണെന്നു കരുതിക്കൂട്ടി അതില്‍ 
ചേര്‍ത്തില്ല. 

ധനകാര്യവകുപ്പു ഡെപ്ൃട്ടിമന്ത്രി മിസ 
സ്‌ സിന്‍ഹ ദേശീയ സമ്പാദ്യബോര്‍ 
ഡി ന്‍െറ ചെയര്‍മാനായിരുന്നും അവര്‍ 
ത്‌രുവനന്തപുരത്തു്‌ എത്തിയ പ്പോം, 
കന്യാകുമാരിവരെ പോകണമെന്നും കട 
ലില്‍ കുളിക്കണമെന്നും പറഞ്ഞു. ഞാന്‍ 
അവരോടൊപ്പം പോയതാണു. കടലില്‍ 
കുളിക്കാന്‍ കൂടിയിരുന്നെങ്കില്‍ മന്ത്രിയുടെ 
കൂടെ കുളിച്ചുഎന്ന വാര്‍ത്തയും വന്നേനെ. 
വളരെ സാമത്ഥ്യത്തോടു കൂടിയാണു* 
എന്നെ ചീത്തയായി ചിത്രീകരിക്കാന്‍ 
കൊണ്ടുപിടിച്ച ശ്രമം നടന്നതു“. 


സ്തറിപ്പോ കമ്മിററി യോഗത്തിനു ഞാന്‍ 
പോകാറുണ്ടെന്ന പറഞ്ഞുവല്ലോ. തിരുവ 
നന്തപുരത്തുനിന്നു രാത്രി തീവണ്ടിയില്‍ 
കയറ!യാല്‍ രാവിലെ ഷൊര്‍ണ്ണ രില്‍ 
എത്തും: അവിടെ സ്റ്റിപ്പോ വൈസ്പ്ര 
സിഡന്‍റ്‌ അമ്മാളകുട്ടഃ അമ്മയുടെ കാര്‍ 
എന്നെ കാത്തുനില്‍ക്കുന്നുണ്ടാകം, പത്തു 
മണിക്ക്‌ ഒററപ്പാലത്തു യോഗം കൂടിയ 


ശേഷം വൈകുന്നേരം നാലരമണിക്ക്‌ 
എത്തുന്ന വണ്ട!യില്‍ തിരുവനന്തപ 
രത്തേക്കു തിരിക്കും. ഇതാ യിരുന്നു 
പതിവു്‌. 


ഒദ്യോഗിക ആഡി ററര്‍മാരുടെ മട്ടില്‍ 
രണ്ടു മപപര്‍ സ്ത്റിപ്പോം കമ്മിററിയുടെ കണ 
ക്ട പരിശോധ്‌ക്കാനെത്തിം അവര്‍ക്കു്‌ 
അറീയേണ്ടിയിരുന്നതു” ലീലാദഭാമോടര 
മേനോനു കൊടുക്കുന്ന ശമ്പളത്തിന്‍െറ തുക 
എത്രയാണെന്നായിരുന്നു. ഒന്നുംതന്നെ 
കൊടുക്കുന്ന ല്ലെന്നു പഞ്ഞേപ്പോടം, 

ചിന്നെ ഇതൊക്കെ അവര്‍ വെറു 
തെ ചെയ്യുകയാണോ?” എന്നായിരുന്നു 
കമന്‍റ്‌. അവര്‍ ആഡിററര്‍മാരൊന്നു ം 
ആയിരുന്നില്ല. 

ഒരുദിവസം ഉന്നതനായ ഒരു പൊല? 
സ്‌ ഉദ്യേഗേസ്ഥന്‍ എന്നെ ഉപദേശിച്ചു: 
*“ഒററപ്പാലത്തേക്ക്‌ ഇനി തീവണ്ട। 
യില്‍ പോകണ്ട. അദ്ദേഹം മലബാര്‍ 
പരിപാടിക്കു പോകുമ്പോഠം കൂടെ പോ 
യാല്‍ രതി. '? ഈ വാക്കകരേ എന്നെ 
വിസ്‌മയിപ്പിച്ച. എങ്കിലും ഞാന്‍ അതു 
മാനിച്ചു. പിന്നീട്‌” എനിക്കു മനസ്സി 
ലായി, ഞാന്‍ വണ്ടി കയറുമ്പോഴൊക്കെ 


A ട്ടാ ിക്ടടാ 





ഞങ്ങളുടെ നല്ല സുഹൃത്തു” എന്നു 


സ്വയം 


വിളി 





ച്ചിരുന്ന ഒരു മാന്യന്‍ താന്‍ പ്രതീക്ഷിച്ച 
ആനുകൂല്യങ്ങള്‍ ലഭിക്കാതെ വന്നപ്പോശ 


ചിത്ത ശത്രുവായി മാറി. ചേട്ടനും എനിക്കും 


ഇടയില്‍ അകല്‍ച്ച ഉണ്ടാക്കാനുള്ള 


നിരന്തരമുണ്ടായ്‌. 


ശ്രമങ്ങള്‍ 
തിരക്കുകള്‍ക്കിടയിലും 


അനരഘങ്ങളായ നിമിഷങ്ങള്‍ സമ്മാനിച്ചി 
രുന്ന ഞങ്ങളുടെ ദാമ്പത്യം ഉലയുക അസാ 


ദ്ധ്യമാണെന്നു്‌ 
ഞ്ഞിരുന്നില്ല. 


അപവാദകത്താക്കള്‍ അറി 








എന്നോടൊപ്പം ആരോ യാത്രചെയ്യുന്നു 
വെന്നു വരുത്തുവാന്‍ ശ്രമം നടന്നിരുന്നു. 


ഇതൊക്കെ അറിഞ്ഞപ്പോം ഞാന്‍ 
ക്ഷുഭിതയായി സംസാര ച്ചു. ചേട്ടന്‍ 
“ലീല 


എന്നെ സമാധാനപ്പെടുത്തി; 
എന്തിനാണു്‌ വിഷമിക്കുന്നതു? അങ്ങാ 
ടിയില്‍ തോ ററാല്‍ അമ്മയോടു്‌ 
എന്നു പറയാറില്ലേ? വിചാരിച്ചതു നട 


ദാമോദരമേനോന്‍, ഗിരി. പട്ടം 
താണുപിള്ള എന്നിവരോടൊപ്പം 





ROTTS OTN ട്‌ കി 


ന്നില്ലെങ്കില്‍ നിരപരാധികളെ ആക്രമി 
ച്ചിട്ടാണ്‌ പലരും അവരുടെ നരാശ 
തിര്‍ക്കുന്നതു്‌. പൊതുരംഗത്തു” ഇതൊക്കെ 
പ്രതീക്ഷിക്കണം. കുററം ചെയ്യാത്തഗകൊ 
ണ്ടു” കാററത്തു പറക്കുന്ന പഞ്ഞിയെപ്പോ 
ലെ അതൊക്കെ പാറീ പൊയ്ചെറള്ളം.” 
ചേട്ടനതു' എളുപ്പത്തില്‍ പറയാം. 
എനെറ മനസ്സ്‌ വല്ലാതെ നൊന്തിരുന്നും 


ചേട്ടനും ഞാനുമായുള്ള ബന്ധത്തെ തക 
ക്രാനുള്ള പരിപാടികളാണ്‌ അക്ഷന്ത 
വ്യമായി എനിക്കു തോന്നിയതു, ഞ 
ഞ്ങഠം തമ്മിലുള്ള ബന്ധത്തിന്‍െറ ദൃഡത 
മനസ്സിലാക്കാന്‍ അവക്കു കഴിഞ്ഞില്ല. 


കുട്ടികളുമായി ഒരുമിച്ചു താമസിച്ചത്‌ 
തിരുവനന്ത പൂരത്തു വന്നതിനുശേഷമാ 
ണെന്നു പഞ്ഞേവല്ലോം വിവാഹം കഴി 
ഞ്ഞിട്ട്‌ അധികം താമസിയാതെ ചേട്ടന്‍ 
കുറേക്കാലം ജയിലിലും പിന്നീടു ക്ഷ 
ബ്‌ധമായ രാഷ്‌ട്രീയാന്തരിക്ഷത്തിലും 
അതിനുശേഷം നാടുമുഴുവന്‍ പാഞ്ഞുനടന്ന 
സാഹചര്യത്തിലും സമാധാനപരവും സ്ഥ 
ധാരണവുമായ ഒരു കുടുംബജീവിതം 
ഞങ്ങയാക്കു” ഉണ്ടായിരുന്നില്ല. എന്നിരു 
ന്നാലും അസ്ഥിരമായ ആ ജീവിതത്തിലും 
അനഘങ്ങളായ നിമിഷങ്ങളും അനുഭവ 
ങ്ങളം ഞങ്ങാം ഒരുമിച്ചു്‌ ആസ്വദിച്ചി 
ണ്ടു, 

ചേട്ടന്‍റെ ഗാരവം തോന്നിക്കുന്ന. 
പുറമേ കാണുന്ന ഭാവം ഒരു റെൊമാന്‍റീ 
ക്കിനെ മറച്ചുവച്ചിരുന്നു. മാര്‍ദ്ദവമേ 
റിയ പുഷ്‌പമായും കത്തിയാളുന്ന അഗ്നി 
യായും പഠണഞ്ഞകളിക്കുന്ന അരുവി 
യായും പ്രശാന്തനീര്‍മ്മലമായ തടാക 
തായം എനിക്ക്‌ എന്നെത്തന്നെ കാണു 
വാന്‍ കഴിഞ്ഞ അനുഭൂതീകഠം തരുവാന്‍ 
ചേട്ടനു സാധിച്ചിരുന്നു. ഏത്ത” അവസ്ഥ 


യിലും ജീവിതം ധന്യവും സുന്ദരവുമാ 
ണെന്നു തോന്നിപ്പിക്കാനും ചേട്ടനു 
കഴിഞ്ഞും a 

a യൂടരും) 
























































കോഴിക്കോടന്‍ 





സ്‌നേ ത്തിനവേണ്ടിയുള്ള ഒരു 
പെണ്‍ കുട്ടിയു ടെ ദാഹമായിരുന്നു ലെനിന്‍ 
രാജേന്ദ്രന്‍െറ ആദ്യചിത്രമായ “വേനലെ” 
ങ്കില്‍, ഹയാത്ത്‌” മുവീസിനു വേണ്ടി 
രചിച്ച “ചീല്ലി'ലുടെ അദ്ദേഹം ആവിഷ്ഠ 
രിക്കുന്നതു” ക്രിക്കററകളിക്കാരനായ മനു 
വിന്‍െറ പ്രത കാരരൂപം പൂണ്ട പ്രേരവം 
യ്‌പാണ്‌. പ്രേമത്തെ ചില്ലിനോടുപ 
മിച്ച രാജേന്ദ്രന്‍റെ ഭാവനയും തരക്കേടി 
പ്ലം ആരുടെ മനസ്സിനും ആഹ്ലാദം പകരു 
നതാണു ചില്ല്‌. ശ്രദ്ധിച്ചു നോക്കിയാല്‍ 
നമുടെ പ്രതിച്ചായപോലും കാണാമ 
തില്‍. എങ്കിലും സുക്ഷിച്ചു കൈകാര്യം 
ചെയ്തില്ലെങ്കില്‍ അതുവീണുടഞ്ഞുപോവം 
നെളപ്പമാണു; എവാടെയെങ്കിലുമൊക്കെ 
മുറിഞ്ഞെന്നും വരും. 

വിടരുന്ന പ്രദാതത്തിനന്‍െറ മനോഹര 
ദൃശ്യത്തില്‍ നിന്നുതുടങ്ങന്ന ചില്ലില്‍ 
നാം അകലെനിന്നും ഓടിവരുന്ന മനുവീ 
നെ. നായക നെ.-കാണുന്നു. ഇഷ്ടന്‍ 
പതിവുപ്യായാമത്തിന്‍െറ ഭാഗമാണതു*ം 
ആ ഒഓട്ടത്തിന്‍െറ കൂട്ടത്തില്‍ നഗരത്തി 
നേറതായ ധിഭാതസ്വഭാവങ്ങളിലും വിഭ 
വങ്ങളിലും ചിലതു്‌ കാട്ടിത്തരാനും 
സംവിധായകന്‍ മറക്കുന്ന 'ല്ല. മുററംഅടി 
കൂവാരുന്ന പെണ്ണ്‌, ഓടയ്കരുകില്‍ വെളി 
ക്കിരിക്കുന്ന കുട്ട കഠം, ““ഒരുത്തന്‍ ടാന്‍ 
കണ്ട നേര”'മെന്നു്‌ കുട്ടികളുടെ തള്ളയുടെ 
ദിമാര്‍ക*സഃ, കുഴലിനകത്തുവച്ചുള്ള കാമ 
പ്രേക്കൂത്തും പേച്ചും മുതല്‍ കൈയില്‍ 
കിണ്ടിയും തുളസിപ്പവുമായി വരുന്ന 
ശ്രാന്തിക്കാര൯ “നാരായണ''നാരം ഉരു 
വിട്ടുകൊണ്ട്‌ എതിരേ വരുന്ന അമ്മയേ 
യം മകളേയും സൈററടിക്കുന്നതുവരെ 
പലതും പെടുമതില്‍, 


അമ്മയും രണ്ടു മക്കളും 


കിതച്ചുകൊണ്ടു വീട്ടിലെത്തിയ മനു 
അമ്മയുടെ കൈയില്‍നിന്ന്‌ ചായവാങ്ങി 
കടിച്ചു രണ്ടു ഡയലേഗഗുകഠം കാച്ചി 
തന്‍െറ മുറിയില്‍ കടന്ന്‌ വീണ്ടും വ്യാ 
യാമത്തില്‍ മുഴുകി. മറെറാരു മുറിയില്‍ 
മനുവിന്‍െറ ജ്യേഷ്ധന്‍ ജോസൂട്ടി അപ്പോഴും 
മൂടിപ്പുതച്ചു ചകുരുണ്ടുക ടക്കുന്നു. ചീത്ത. 
പറഞ്ഞു വിള ച്ചുണര്‍ത്ത വേണ്ടിവന്നു 
അവന്‌ കാപ്പി കൊടു മൈന, അമ്മയേയും 
അവരുടെ രണ്ട മക്കളേയും അവരുഭെ 
സ്വരാവവ്യത്ൃയസ ത്തേയും എത്ര വേഗത്തി 
ലും സുന്മരമായിട്ടമാണു” സംവിധായകന്‍ 
നമുക്ക പരിചയപ്പെടുത്തിത്തന്നതു്‌. വി 
പിന്‍ദാസിനെറ ദൃശ്ൃവിന്യാസബോധ 
ലും രവിയുടെ എഡിററിങ്ങിലെ കലയും 
രാജേന്ദ്രനെറ ദുശ്ൃസങ്കല്ലസനന്മര്യം മധു 
രവും സചേതനവുമാക്കന്നതില്‍ കുറച്ചൊ 
നുമല്ല സഹായിച്ചിടുളഴ്ക. 

കാപ്പി കുടിച്ചതും കട്ടിലില്‍ വീണ്ടും 
ചുരുണ്ടകൂടിക്ക്ടനു ജോസട്ടി. മനുവോ, 
അവന്‍ വ്യായാമം കഴിഞ്ഞു കളിക്കുകയും . 
എന്തോ ശബ്ദം കേട്ടണര്‍ന്ന ജോസഫ്‌ 
അലക്കിയ തുണികരം തോരാനിടുന്ന 
ഖാലൃക്കാരിപ്പെണ്ണുിനെറ ശ്രദ്ധ തന്നീ 


പേജ്‌ 50 കലാകയമൂദി ലക്കം 361 


ലേക്കാകര്‍ഷിക്കാന്‍ ഉള്ള അടവുകരം പ്ര 
യോഗിക്കുന്നു. മനുവാകട്ടെ, തന്‍െറ കളി 
ത്തോഴിക്ക്‌ ഫോണ്‍ ചെയുകയും. സുഖമേ 
യുറങ്ങുന്ന ആനിയെ ഫോണ്‍ശബാദഭിക്കു 
നതുകേട്ട്‌', അച്ഛന്‍ ഉണര്‍ത്തേണ്ടിവന്നു. 
ഉറക്കച്ചട വോടെയാണു്‌ , ആനീ മനുവി 
നോടു സംസാരിക്കുന്നതു കോട്ടുവാ 
യിട്ടകൊണ്ടുംം. ഇതിനിടയില്‍ ജോസഫ്‌ 
തന്‍റ ചെണ്ടമേളം തുടങ്ങിയിരുന്നും 
നുുതിന്‍െറ ശബ്‌ദഘോഷം നിമിത്തം 
ആനി പഠയുന്നതൊന്നും മനുവിനു കേരം 
ക്കന്‍ കഴിയുന്നില്ല. സംവിധായകന്‍, 
നായകനേയം നായികയേയും പരിചയ 
പ്പെടുത്തിക്കഴിഞ്ഞു. മാത്രമല്ല, ആനി 
യുടെ വാത്സല്യനിധിയായ അച്ഛനേയും. 


ആനിയ്യം മനുവും 
ബാംല്യകാലസഖിയായ ആനിയോ 

ടൊന്നിച്ചു കഴിയാന്‍ കൊതിച്ച മനുവി 

യ പലപ്പോഴും അവളെ ഒററയ്കു കിട്ടുക 


നന്‍ 








പുമ്പാററയുടെ ചിറകുകള്‍ 
പോലെ അതിലോലമായ 
കഥാതന്തുവാണുഴ ചില്ലി 
ലേതു്‌. രാജേന്ദ്രന്‍റ ചി 
ല്ലിന്‍െറ ആതഴമാവിനെ 
ശാന്തികൃഷ്‌ണഎന്നപെണ്‍ 
കുട്ടി നമ്മുടെ മനസ്സുകള !ൽ 


ഒരു വേദനയായി പടർ 
ത്തുന്നു, 
പ്രയാസമായിരുന്നു. കൂടെ പ്പഠിക്കുന്ന 


ഫൈനര്‍ര്‍ട്ട്‌സ* കോളേജീലെ ചിത്രകലറ 
വിദ്യാര്‍ത്ഥിയായ അനന്തുവുണ്ടാവും ഒപ്പ 
തെപ്പൊഴംം ഒന്നിച്ചു പഠിക്കുന്നവര്‍ തമ്മി 
ലുള്ള സുഹൃദ്‌ ബന്ധത്തില്‍ കവിഞ്ഞൊന്നു 
മായിരുന്നില്ല അതും. വേണമെങ്കില്‍ 
അതിനെ ““ആരാധന'"യെന്നും പറയാംം 
മനുവിനേക്കുറിച്ചു”, ““ഡൂയു റീയലി 
ഖവ്‌* ഹിം?" എന്നു" അനന്തു ചോദിച്ച 
പ്പോഠം, ആനി പറഞ്ഞതു്‌, ““എന്തോ 
എനിക്കിനിയും അഗീയില്ലം പക്ഷേ, 


ഒന്നു രണ്ടു ദീവസം കാണാതീരുന്നാല്‍ 
ഞാനാകെ വിഷമിച്ചുപോവും. ഇതിനെ 
എന്തു പറഞ്ഞാണു: വിളിക്കുക?” എന്നാ 
യിരുന്നു. ക്രിക്കററിനും പതിവു വ്യായാ 
മത്തിനുമപ്പുറം മനുവിനെ ഏകജോലി 
ആനിയോടൊത്തുള്ള ജീവിതം സ്വപ്പം 
കാണുക മാത്രമത്രേ. അനന്തുവിന്‍െറ 
വര്‍ത്തമാനങ്ങരം മനുവിനെ വേമനിപ്പി 
ചും മനുവിന്‌ എപ്പോഴം ഒരുതരം സം 
ശയങ്ങളാണു”. അനന്തുവിനോടുള്ള തന്‍െറ 
സ്വാതന്ത്യം രനുവിനിഷ്ടമല്ലെന്നറിഞ്ഞി 
ട്ടം ആനി കൂസാതിരുന്നതു പോകട്ടെ, 
നഗ്നചിത്രം വരയ്ക്കാന്‍ വേണമെങ്കില്‍ ഒരു 
മോഡലായി ഇരുന്നു കൊടുക്കാന്‍ പോലും 
താന്‍ റെഡിയാണെന്നും മററുമുള്ള ആനി 
യുടെ വാക്കുകഠം, അവളങ്ങനെ ഇരീക്കാന്‍ 
പോകുന്നില്ലെന്നു പറഞ്ഞെങ്കിലും മരവി 
ന്‍െഠ മൂഡ്‌ തകരാറിലാക്കിവീടാനേ സ 
ഹായിച്ചുളള. പുറത്തെ വര്‍ണ്ണപ്രപഞ്ച 
ത്തിലാണ്ടുമുങ്ങാന്‍ ഇഷ്ടപ്പെടുന്നവളത്രെ, 
ആനി. സിനിമ കാണുന്നതിലും ഹോട്ട 
ഖില്‍പോയി ക്ഷേണം കഴിക്കുന്നതിലും 
സഹൃത്തുക്കളോടെത്തു വത്തമാനം പറയു 
ന്നതിലും ആ നിഷ്ഠളങ്ക ആനന്ദം കൊണ്ടും. 
അമ്മയില്ലാത്ത ആനിയെ ഈ വക കാര്യ 


കൃഷ്ഷ്ണെ 
തട വടം 


ങ്ങളില്‍ പ്രോത്സാഹിപ്പിക്കുന്ന കൂടത്തീ 
ലുമാണ്‌ അഭ ഭാഷകനായ അച്ഛന്‍. ഇതി 
ലൊക്കെ തെററുകാണുന്നതാണു്‌ മനുവി 
ന്‍െറ പ്രകൃതം. ആനിയെപ്പോലൊരു 
കലാകാരിയുടെ നിര്‍മ്മലമായ മനസ്സു്‌ 
കാണാന്‍ മനുവിന്‍റെ സചാര്‍ത്ഥത്റ്ൂ൦ 
കണ്ണ 'ല്ലായിരുന്നു. എങ്കിലും ആനിയെ 
അടുത്തു കിട്ടിയാല്‍ മനുവിന്‍െറ മനസ്സു? 
തണുക്കും; അവന്‍ മറെറല്ലാം മറക്കുകയും 


ചെയ്യും. 
പെണ്‍പിടിയനും ചങ്ങാതിയയമായ 
ജെയിംസ്‌ മനുവിനെ ചെണ്‍വീഷയ 


ത്തില്‍ വിഭൂമിച്ച ക്കുന്ന അടവുകഠം പല 
തും പ്രയോഗിക്കാതിരുന്നില്ല. ആനി 
മനസ്സില്‍ നിറഞ്ഞുനില്ലുന്ന മനു അതില്‍ 
നിന്നെല്ലാം രക്ഷപ്പെട്ട. പക്ഷേ, ആനി 
യൂടെ ജന്മദിനത്തിന്‌ തനിക്കു മുമ്പേ 
അവളടെ വീട്ടിലെത്തിയ അനനത്തുവിനെ 
കണ്ടപ്പ്പോഠം മനുവിനുണ്ടായ ഭേഷ്യ 
ത്തിന്‌ കണക്കില്ല. പോരാത്തതിന്‌ 
ക്ഷണത്തിന്‍റെ കൂടെ, ആനി ടേപ്‌ 
റെക്കേര്‍ഡര്‍ മേശപ്പുറത്തു കൊണ്ടുവന്നു 
വച്ചു്‌ അനന്തുവിന്‍െറ ഒരു പാട്ടും വിള 
മ്പി. രഞ്ടുംകൂടിയായ പ്പോഠം കലികയ 
റിയ ൭൯8 ““ഞാനാരുടെയും പാട്ട കോം 
ക്കന്‍ വന്നതല്ലെ "ന്നും പഠഞ്ഞുകൊണ്ടു” 
എഴന്നേറെഠാരു നടത്തം. 


ആയിടയ്ക്കാണ്‌”, മനുവിനു അവന്‍െറ 
ബന്ധത്തിരപ്പെട്ട ലാലിയുടെ കത്തു” 


കീട്ടന്നതു”. മനു അവളെ സകൂട്ടറീന്‍റ 
പിന്നിലിരുത്തി ആനിയുടെ മുമ്പീലുടെ 
പലതവണ ഒഓാടിച്ചു പ്രതികാരം കാട്ടാന്‍ 
തുടങ്ങിയതു” ലാലിയും അവനുമായുള്ള 
വിവാഹത്തിലാണ്‌ കലാശിീച്ചതു്‌. 
ലാലിയെ കല്യാണം കഴിച്ചതുകൊണ്ടു? 
ആനി യോ പകവീട്ടിയെന്നല്ലാതെ മനു 
വിന്‍െറ മനസ്സ്‌ തണക്കുകയോ ശാന്തമാ 
വുകയോ ചെയ്തില്ല. തന്‍െറ വിവാഹ 
ത്തിന്‌ അത ഥികളെ സല്‍ക്കരിക്കുന്ന 
തില്‍പ്പോലും മുഴുകിക്കണ്ട ആനി, അവ 
ഉമായി കളിചുല്ലസിച്ച നൂറു നൂറു നിമി 
ഷങ്ങളോടെ മനുവിതന്‍റ മനോമുകര 
ത്തില്‍ വന്നുനിരന്നും കല്യാണരാത്രീ 
യില്‍ അസ്വസ്ഥനായ മനു, സഷസ്ഥ 
തന്ക്ൂുവേണ്ടി ആനിയുടെ വീട്ടിലേക്കോ 
ഭിയെത്തി. വികാരപരവശരായ 
അവരിരുവരും നിമിഷനേരം ആലിം 
ഗനബദ്ധരായി നിന്നുവെങ്കിലും വികാ 
രം നിയന്ത്രിച്ചുകൊണ്ടു്‌ ആനി പറ 
ഞ്ഞുഃ “എന്നെ വിട്ൂ- മതി; ഈ നിമി 
ഷം മാത്രം മതിയെനിക്കു”.?" ഇതും പറ 
ഞ്ഞവഠം വീട്ടില്‍ക്കയറി വാതിലടച്ചുകള 
ഞ്ഞു. ഇവിടെയോ, വിവാഹസല്‍ക്കാര 
ത്തോടെയോ അവസാനിപ്പ!ക്കാമായി 
രുന്ന ചില്ല്‌, നായികയുടെ ശവമഞ്ചം 
പേറുകയും വട്ടായ നായകനെക്കൊണ്ടു്‌ 
ക്രിക്കററ്‌ കളിപ്പിക്കുകയും ചെയ്യേ അട 
ഞുന്നുളള സംവ /ധായകന്‍. എവിടെ, 
എങ്ങനെ തുടങ്ങണമെന്നതു പോലെ എങ്ങ 
നെ എപ്പോഠം അവസാനിപ്പിക്കണമെ 
ന്നും ന ശ്ചയമില്പാത്തതു” നമ്മുടെ സംവി 
ധായകന്മാരുടെ തരക്കേടാണല്ലൊം 


മനോഹരമായ 
ട്രിററ്‌മെന്‍റ* 

പുമ്പാറയൂടെ ചിറകുകരംപോലെ 
അത ദുര്‍ബ്ബലമായ കഥാതന്തുവിലാണ്‌ 
രാജേന്ദ്രന്‍ തന്‍െറ നായികാ നായകന്മാ 
രുടെ യയവനാരംഭത്തിലെ മോഹങ്ങളും 
മേധഹഭംഗങ്ങളം ഉഠംക്കൊണ്ടു വിടര്‍ന്ന 
വിച 'ത്രാനുഭവങ്ങം പടുത്തുയര്‍ത്തിയ? 
രിക്കുന്നതു ആനി അവളുടെ ഏററവും 
വലയ ആഗ്രഹം ഒരിക്കല്‍ മനുവ!നോടു 
പറഞ്ഞു: “എനക്കു തന്നേപ്പോലൊരു 
ഉകനണ്ടാകണം. ഈ പ്രായത്തില്‍ അവ 
ന്‌ മുല കൊടുക്കണം. അവന്‍ അനന്തു 
വേപ്പോലെ ചിത്രം വരന്ക്കുണം.?? കാള 
യേയും വിടാന്‍ വയ്യ, കയറും വിടാന്‍ 
വയ്യ എന്നതായിരുന്നു മഞ്ഞുതുള്ളിപോ 
ലെ നിഷ്‌ കളങ്കമായ ആനിയയടെ മനസ്സു്‌. 
അതു” കാണാന്‍ കണ്ണില്ലാത്ത മനുവും 
കുടുംബവും അവളെ .. കുരിശി-ലററി. 
“മനുവിനെ സ്ക്ലെച്ചുചെയ്യുവാന്‍ നോക്കീം 
മുഖം പൂര്‍ണ്ണമായ! കിട്ടാതിരുന്നപ്പോടം 
ഒരു വാലുകൂടി വരചൂവച്ച കുസ്ൃതിക്കാ 
രിയെ മനസ്സിലാക്കാന്‍ മനുവിനോ മററാ 
ക്കെങ്കിലുരോ കഴിഞ്ഞില്ല. ആനിയായി 
മാറിയ ശാന്തികൃഷ്ണയുടെ വിടര്‍ന്ന കണ്ണ 
കളം ചലനക്ഷമമായ മുഖവും ആ ഭാവ 
ങ്ങളത്രയും അന്യാദൃശമായ ഭാവടംഗി 
കളോടെ ഏററുവാങ്ങിയ കാഴ്ച നിങ്ങാം 
കാണുകതന്നെവേണം, ചില്ലു“, ശാന്തി 
കൃഷ്ണയുടെ പടമാണ്‌. സൊഫീസ്‌ഠറഠി 
കഷൈന്‍റയം സംസ്‌കാരത്തിന്‍േറയും 


നീറഞ്ഞ പുഞ്ചീരിയോടുകൂടിയ ആ പതീ 
നെട്ടുകാരി മറെറല്ലാവരേയും ബഹുദൂരം 
പിന്നിലാക്കിയിരിക്കുന്നു. ഭാവങ്ങളെ 
നിയന്ത്രിക്കാന്‍ അവാകക്കുള്ള സാമത്ഥൃ 
വും പ്രശംസാരഹമാണു*. യുവത്വത്തി 
ന്‍െറ തീവ്രതയും ആനിയോടുള്ള സ്‌നേ 
ഹവായം്‌പും സദാ തുടിക്കുകയും തുടികൊ 
ട്ടുകയും ചെയ്യേണ്ടിയീരുന്ന മനുവായി 
വേഷമിട്ട റോണി വിന്‍സന്‍റ്‌ അമ്പേ 
പരാജയപ്പെട്ടട്ടില്ലെന്നു മാത്രം. രാജേന്ദ്ര 
ന്‍െറ സംവിധാനത്തില്‍ തിളങ്ങന്ന പല 
നിമിഷങ്ങളും ഉണ്ടെങ്കിലും, അദ്ദേഹം 
കണ്ടെടുത്ത നായകന്‍ മതിയായില്ല; 
നായികറ്റൂം പററി ചില പോറലുകഴം, 
അദ്ദേഹം രൂപപ്പെടത്തിയ കാമ്പസ്‌ 
രംഗങ്ങം ഓചിതൃത്തിനും യാഥാത്ഥ്യ 
ത്തിനും നിദരശനമത്രെ. അവിടെ വച്ചാ 
ണല്ലോ പല പ്രേമങ്ങളും വിടരുന്നതും 
വീണുടയുന്നതും. മുന്‍സിീററില്‍ മനുവും 
ആനിയുടെ അച്ഛനും പിന്‍ സീററില്‍ 
ആനിയും അനന്തുവുമായി കാറില്‍ പ്പോകു 
ന്നതും തുടനുള്ളരംഗങ്ങളം ചേതോഹരവും 
വികാരവത്തുമാണു്‌. ഒററയ്ക്കിരുന്നു ശീട്ടക 
ളിക്കുന്ന ജോസഫ്‌ എന്ന നെടുമടീ വേണു 
വിന്‍െറ മുറിയില്‍ക്കടന്നുചെന്ന ആനി 
ഒരുക്കുന്ന രംഗവും എടത്തുപറയേണ്ടിയിരി 
ക്കുന്നു . പ്രത്യേകിച്ചും അവഠം മേശപ്പറത്തി 
രിക്കുന്ന, ജോസിന്‍െറ ഫോട്ടോയെടുത്തു” 
“ഫോട്ടോ അസ്സലായിട്ടണ്ടല്ലോ; അല്ല 
മൊന്നു ചിരിക്കാമായിരുന്നില്ലേ"” എന്നു 
ചോദിച്ചതും ജോസ്‌ ഉടന്‍തന്നെ ചിരി 


കൃതം അതുകാണാതെതന്നെ; "വേണ്ട, 
പല്ല !ന്‍െറ വിടവു കാണുമെന്ന്‌ ആനി 
പറഞ്ഞതും ആണു വളരെ സ്വാഭാവിക 
വും സുന്ദരവുമായ ആ ഫലിതം, 


ചിര ക്കുവേണ്ടി! 


ജഗതി ശ്രീകുമാറിന്‍റെ പെണ്‍കോന്ത 
നായ ജെയിംസ്‌ ചിരിക്കുവേണ്ടി പടച്ചു 
വിട്ട കഥാപാത്രമാണ്‌, എങ്കിലും, 
അയാദാക്കു വച്ചുകൊടുത്ത ഡയ ലോഗുകരം 
സഭ്യതയുടെ സീമ ലംഘിക്കാതിരിക്കാന്‍ 
ശ്രമിക്കേണ്ടതായിരുന്നും നീന്തല്‍ക്കുള 
ത്തില്‍ നിന്നു കയറിവന്ന അല്ലാംശുക 
യായ പ്പെണ്ണിനെ പരിചയപ്പെടുത്തി 
ക്കൊണ്ടു” ജെയിംസ്‌ മനുവിനോട്‌ പഠ 
യുന്ന ഈ വാക്കുകഠം ഒരു ഉദാഹരണം 
മാത്രം: “ “ഇതു കണ്ടിട്ട്‌ തനിക്കൊന്നും 
തോന്നുന്നില്ലേ? തുടര്‍ന്ന്‌ “എന്നാല്‍ 
തനിക്കതില്ലെ”'ന്നുംം 

വേണു നാഗവള്ളി ഭംഗിയായി അവ 
തരിപ്പിച്ച അനന്തുവിന്‍െറ ഓര്‍മ്മയില്‍ 
മാത്രം പ്രത്യക്ഷപ്പെടുന്ന കാമുകിയാണു” 
ജലജ. നന്നെ ചെറിയ കഥാപാത്രമാ 
ഞ്‌, നെടുമുടി വേണുവിന്‍റെ ജോസ 
എന്ന രസികന്‍. എങ്കിലും അയാഠം 
ചില്ലിലലിഞ്ഞുചേര്‍ന്നിരീ ക്കുന്നു -.എംം 
ബി. ശ്രീനിവാസന്‍ ചിട്ടപ്പെടുത്തിയ 
ഒം എന്‍. വി.യുടെ ഭാവഗാനങ്ങഠംംപേഠ 
ചെ. അടൂര്‍ ഭാസിയുടെ അച്ഛനും സകുമാ 
രീയുടെ അമ്മയും അനിതയുടെ ല്വാലിയും 
കനകലതയുടെ വാല്യക്കാരിപ്പെണ്ണമാണ്ട? 
മററു വേഷങ്ങം. _ 


ചില്ലിന്‍െറ ആത്മാവു”_ ശാന്തികൃഷ്ണ 






























































For Presentation Articles 


GIFT HOUSE 


Main Road, OULON-1. 
Phone No: 3506 
Somsons 





കലേപ്പഴക്കവും വയസ്സും ഒരു പ്രശ്രമല്പ. നാഡീ 
തളര്‍ച്ച, ശക്തിക്കറവു്‌ം ലൈംഗിക ബല 
ഹീനത, ലൈംഗികാവയവങ്ങളുടെ വളര്‍ച്ച 
കാവു”, ഉദ്ധാരണമില്ലായ*മ, ലൈംഗിക 
പ്രക്രിയയില്‍ കഴിവുകുറവു”, ഉത്സാഹമില്ലം 
യമ, ശീഘ്രസ്‌ഖലനം, സ്വപ്പസ്‌ഖലനം 
ധാതുക്ഷയം തുടങ്ങിയ ദാമ്പത്യപരാജയമുളവാ 
ക്കുന്ന രഹസ്യരോഗങ്ങഠംക്കും മററു രോഗങ്ങൾ 
ക്കം ഫലപ്രദമായ ചികിതോോപദേശങ്ങംം 
തലശ്ഗേര? സൈതാര്‍പ്പള്ളിക്ക സമീപം) 
ഹിമാലയ ഫാര്‍മസിയില്‍ നിന്തം നല്‍കുന്ന, 
(ഞായറാക്ഛ, ഒഴിവു”) 
Himalaya Pharmacy (Regd.) 
Tellicherry-670102 


Drug Mfg.Licence No. 2/25 D.76 





വിവാഹത്തിനു 
മുന്‍പും പിന്‍പും 
ഉണ്ടാവുന്ന എല്ലാ 
രഹസ്യ വ്യാധ്‌!ക. 
ളേയും നാഡി തള 
ചം ബലഹീനത, 
ധാതുക്ഷയം, മുത്രാ 
ശയ രോഗങ്ങഠം ഇ 
വകളേയും മാററി 
നവചൈതന്യം. 
ഉണ്ടാക്കുന്നതാണ്‌. 
ഇന്നുതന്നെ ഇന്ത്യ 
യില്‍ പ്രസിദ്ധ 
പ്പെട്ട ലൈംഗ (ക രോഗവയിദശ്ധന്‍ Dr. 
4. 9. സര്‍ക്കാറിനെ (Govt. Regd.) 
സമീപിക്കുകം എല്ലം ഭിവസവും ചി 
കിത്സിക്കുന്നും 


ഡോഃ: : $. സര്‍ക്കാര്‍ 
ഡിസ്‌പെന്‍സറി 


രാധാനിവാസ്‌, ആററുകാല്‍ ലെയിന്‍. 
തേടമുക്കു്‌*, മണക്കാട്ട്‌, 
തിരുവനന്തപുരം. 





PR 









READ 
RATHNABALA 


CHILDREN'S ILLUSTRATED TAMIL 
MONTHLY MAGAZINE 


Post Box No. 17 
SIVAKASI 626123. 









42 വര്‍ഷങ്ങളായി! അനേകം ലൈംഗിക രോഗികളെ ചിക? 
ത്സിച്ചു്‌ സുഖപ്പെടുത്തിയ ജനതയിലെ സെക്സ്‌ സ്റ്റെഷലിസ്റ്റ 
ഡോം: എ. എസ്‌. പി. തങ്ങളെ നേരില്‍ സമീപിക്കുക. ഉദ്ധാ 
രണമില്ലായ*മ, ശക്തിക്കുറവ്‌, സ്വപസ“ഖലനം, ശിീഘ 
സഃഖലനം, ലൈംഗികാവയവങ്ങളുടെ വളര്‍ച്ചുക്കുറവു്‌, ഭാമ്പ 
തൃപരാജയം, ലൈംഗിക പ്രക്രിയയില്‍ കഴിവുകുറവു്‌, 
സിഫിലിസ്‌, ഗൊണേറിയ, സ്ര്രീകഠക്കുണ്ടാകുന്ന വെള്ള 
പോക്ക, മുതലായ രതിജന്യരോഗങ്ങളേയും നിശ്ശേഷം സഖ 
പ്പെടത്തി സംതൃപ്ചമായ കുടംബജീവിതം പ്രദാനം ചെയ്യുന്നു. 
എല്ലാ ദിവസവും ചികിത്സ. ഞായര്‍ മുടക്കം. 

ജനത ഹെതത്ത്‌ സെന൯നറര 

































ഷൊരണ്ണൂര്‍ റോഡ്‌, ആയുവ്വേദാശുപത്രിക്ക സമീപം, തൃശൂര്‍-1 








SILENT MOVIE HOME CINEMA PROJECTOR —PRICE Rs. 150. 

Powerfull Lenses and Durable Gear Parts 
Dance, Stunt & A Cinema Film 
Reels available. 

For detailed Catalogue Book and Cinema 
Film Price List send Postage stamps or M. O. 
for Rs. 2-50. Piease write only in English. 
Manufacturers:~- 

FILM COMPANY, 

Post Box No. 269. 
Post Box No- 269, Sivakasi-626123, Tamilnadu. 


























NBS NEWS 


അദ്ധ്യാപകക്കൊരു ഗുരുനാഥൻ 
__വിദ്യാരത്ഥികള്‍ക്കും 


അപശബ്ദബോധിനി 


8000_ല്‍പരം പദങ്ങഠം ചേര്‍ത്തു” സമ്പൂര്‍ണ്ണമാക്കിയ ഏക അപശബ്ദ മഹാ 
നിഘണ്ടു. എല്ലാ ഭാഷാപ്രേമികളടെയും വിശംസ്ല വഴികാട്ടി. തയ്യാറാക്കി 
യതു” പി. ദാമോദരന്‍ നായര്‍. ഡെമ്മി tx 600_-൭ഓാളം പേജ്‌ വില 60ക. 
വമ്പിച്ച പ്രീ-പബഉ।ക്കേഷന്‍ സൌജന്യം 
ഒന്നീച്ചടച്ചാല്‍ 35ക. തവണകളായി 490ക. (10-15-15) 1982 ഒക്നോബര്‍ 
13൯ പ്രസീല്ധപ്പെടുത്തുന്നു. എന്‍. ബി.എസ്‌. ശാഖകളിലും ഏജന്‍സികളിലും 
പണമടയ്ക്കാം. എം. ഒ. കോട്ടയത്തേക്കു മാത്രം. ചെക്ക്‌ അയയ്ത്കാതീരിക്കുക . 
നാഷനല്‍ ബുക്കസ്റ്റാര്‍ കോട്ടയം- 68600 । 
REE eS 











പേജ്‌ 52 കലാകൌമുദി ലക്കം 962 






ഇന്ത്യന്‍ പ്രതിസന്ധി 
(88-ാം പേജില്‍ നിന്നുതുടര്‍ച്ച) 


ഗതിയെത്തന്നെ സ്വാധീനിക്കുന്നവര്‍. 
അടുത്തഭാലത്തെ ശാസ്ര്രചരിത്രം എടുത്തു 
വച്ചുനോക്കൂ. തൂക്കങ്ങളും അളവുകളമെന്ന 
പടിയില്‍നിന്നു” നൃട്ടണ്‍ ഫിസിക്കിനെ 
മോചിപ്പിച്ചു. അവിടന്നിങ്ങോട്ട പോന്ന 
പ്പോടം ഐന്‍സ്റ്റൈന്‍ വീണ്ടും ചരിത്രം 
സൃഷ്ടിച്ചും ഇങ്ങനെയുള്ള ആളകടം നമു 
ക്കിടയ്‌ല്‍ അടുത്തെങ്ങും ഉണ്ടായിട്ടില്ലം 

നിങ്ങഠം പറയൃമായീരിക്കാം അത്തരം 
ആളകളെ സൃഷ്ടിക്കാന്‍ നമുക്കു സാദ്ധ്യത 
കളണ്ടെന്നു”. വിദ്യാഭ്യസ സ്ഥാപന 
ങ്ങളണ്ടു്‌. അറിവിന്‍െറ ചക്രവാളങ്ങം 
വികസിക്കുകയുമാണു”. ഈ വിദ്യാഭ്യാ 
സം കൊണ്ടു്‌ ഏറിവന്നാല്‍ നോബല്‍ 
സമ്മാനം വാങ്ങാം. ചരിത്രം സൃഷ്ടിക്കുന്ന 
ആദംക്കാരെ വളര്‍ത്തിയെടുക്കാന്‍ തീത്തും 
കഴിയുകയില്ല. ആധുനികമനശ്ശാസ്ത്രത്തി 
ന്‍റെ ആചാര്യന്മാരില്‍ ഒരാളായ യുങ്‌” 
പറയുന്നതിവിടെ ഏററവും പ്രസക്ത 
മാണ്‌. ബോധമനസ്സ്സിന്‌ ചെന്നെത്താ 
പുന്നതിനു പരിമിതിയുണ്ട്‌. നമ്മുടെ 
വിദ്യാഭ്യാസം ബോധമനസ്സിനെ ഒര 
ക്യാസം മാത്രമാണ്‌. വലിയ ഉടംക്കാഴ്ച 
കളാകട്ടെ അബോധമനസ്സ്റില്‍നിന്ന്‌ 
ബോധത്തി ലേക്കു പൊങ്ങ വരുന്നതാ 
ണ്‌. നീല്‍ ബോര്‍ അണുവിന്‍െറ ഘടന 
സ്വപ്നം കണ്ടതാണു. ചിന്തിച്ചുണ്ടാക്കി 
യതല്ല. നമ്മുടെ അ :ബാധമനസ്സ്‌ അട 
ഞ്ഞുകിടക്കുന്നുവെന്നാണ്‌ ലക്ഷണങ്ങ 
ളില്‍ നിന്നു” കരുതേണ്ടതു”. 

ഉഷ: ഒരു കറുത്ത കാഴ്‌ ചപ്പാടാണല്ലെ 
ഇതു”. 

സാധു മോഹന്‍: അല്ല. നമ്മുടെ പത്താ 
യം നിറഞ്ഞിട്ടാണു”. അതിന്‍െറ മുക 
ളില്‍ത്തന്നെ നാം പട്ടിണികീടക്കുന്നുവെ 
ന്നേയുളള്ൂ. എന്തുചെധയ്യണ്ടുവെന്നറിഞ്ഞു 
കൂടാ. അല്ലെങ്കിരു പ്രകൃതിസമ്പത്തിന്‍െറ 
കാര്യം നോക്കു. ഇവിടെ ഇല്ലാത്തതായി, 
ഇന്നുള്ള അറ !വില്‍, എന്തെങ്കിലും മഠറെറാ 
രിടത്തുണ്ടെന്ന്‌ പറയാന്‍ പററില്ല, 
പ്രാകൃതരല്ലതാനും നമ്മഠംം 


കപ പാഡി ക 


പുരുഷ്ന്മാരക്കു” 
ലൈംഗികശക്തിക്കും 
യാവനോജ്ജിവനത്തിനും 
പ്രശസ്തിയാര്‍ജ്ജിച്ച 


വാജികല്‍പം 
(Drug Lic: 31/25 D/80) 
ഓരോ ഡോസും ഫലപ്രദം 
ദാര്‍ബ്ബല്യം വൃക്തമായെഴുതിയാല്‍ 
യുക്തമായ ചികിത്സ നിര്‍ദ്ദേശിക്കുന്ന 
താണു. 





ആയുര്‍വ്വേദാചാര്യ 
കെ. കുഞ്ഞുരാമന്‍ വൈദ്യന്‍ 
(ഗോഠംഡ്‌ മെഡലിസ്റ്റ്‌) 


പൌരസ്ത്യ ഫാര്‍മസി 


പെരിനാട്‌, കൊല്ലും. 
Phone: 2895 


ചാരത്തെ വായനാ ത്ത്തു 





ഉഷ: എന്തുചെയ്യണമെന്നാണു” അഭീ 
പ്രായം? 

സാധു മോഹന്‍? രണ്ടു കാര്യങ്ങളേ ചെ 
യ്യാനുളളൂ. വേദനിച്ചന്വേഷിച്ചു"ം നമു 
ക്കേരപ്പെട്ട കുറവു തിരുത്തുക. അല്ലെങ്കില്‍ 
യാഥാത്ഥൃത്തിന്‍െറ മുഖം കാണാന്‍ ശ്രമി 
ക്കാതെ മുഖം മൂടികളെ അവയുടെ പാട്ടിനു 
വിട്ട്‌ വെറുതെ കടന്നു പോവുക. എതു 
ചെയ്യാനാണു” നിങ്ങരംക്കു താല്പര്യം? 

ഉഷ: കുറവു സര്‍ഗ്ഗശക്തിയിലാണെ 
ന്നും, ഭാരതത്തിന്‍െഠ സംയുക്തമനസ്സ്ു ! 
ന്‍േറതാണെന്നും താങ്കഠം പറഞ്ഞു. സൃച 
നകളില്‍നിന്നു” അതികായന്മാരുടെ അരാ 
വം സമൂഹത്തി ന്‍റതോയ ഇര കുറവുകാര 
ണമാണെന്നും വരുന്നു. വ്യക്തികഠംക്കു 
തിരുത്താന്‍ കഴിയുന്നതാണോ ഇത്തരം 
വ൯പ്രശ്‌നങ്ങഠം/ 

സാധു മോഹന്‍: വൃക്തികടംക്കിതു തിരു 
ത്താന്‍ കഴിയും. കാരണം വ്യക്തിപരമായ 
പ്രശ്‌നം കൂടിയാണിതു*. മറൈറല്ലാം 
രേഖപ്പെട്ടിരക്കുന്നതുപോലെ സംയുക്ത 
മനസ്സിന്‍െറ ഈ കുറവും നമ്മുടെ ജീനക്ക 
ളി (genes) രേഖപ്പെട്ടുകാണുന്നു, 

ഉഷ. പ്രദരശനത്ത ചലെ ഒരു കുറിപ്പു” 
അതിനെക്കുറിച്ചുപഠയുന്നുണ്ടല്ലോ. നാമൊ 
രു ജെനഠവിക്‌ ഡിപ്രഷനില്‍ (genetic 
000165510൩) കൂട! കടന്നു പോവുകയാ 
ണെന്ന്‌ വിശദീകരിക്കാമോ? 

സാധു മോഹന്‍: വളരെയധികം പഠയൃ 
വാനുള്ള വിഷയമാണിത്‌. നമ്മുടെ 
ഏററവും സൂക്ഷ്മമായ അനുഭവങ്ങഠം പ്പോ 
ലും മനസ്സ രേഖപ്പെടുത്ത । സൂക്ഷിക്കുന്ന 
തായി മനശ്ശാസ്ത്രം പറയുന്നും ഇത്വങ്ങ 
നെയെങ്കില്‍ സധാന്തരമായി, ശരിരത്തി 
ന്‍െറ തലത്തിലുമൊരു രേഖപ്പെടുത്തല്‍ 
കാണാതിരിക്കുമമാ/ ഉണ്ടെന്ന നിചയാി 
ലല്ലേ ജനററിക്സിന്‍െറ നിലനില്‍പുത 
ന്നെ, ഈ ആശയം ഒന്നുഠംക്കൊണ്ടു്‌ നമ്മു 
ടെ സംയുക്തമനസ്റസിറ പ്രശ്‌നം ഒന്നു 
കാണാന്‍ ശ്രമിക്കൂ. സംയൂക്തമനസ്സിനു* 
ഒരുപക്ഷേ സമൂഹത്തിന്‍െറ ആചാരവി 
കലതയാലാവാം (Behavioural dis~- 
011൨0൩) ഇക്കഴിഞ്ഞ കാലത്ത്‌ ഏര്‍ 
പ്പെട്ട ഒരു ഗ്രഹണം സര്‍ഗ്ഗശേഷ!യെ 
ത്തന്നെ ബാധിച്ചുനില്‍ക്കുന്നതു്‌ം പരി 
ണാമത്തിനെറ പടവുകള!ലെങ്ങോ നാം 
വീണുകിടക്കുന്നു, നമ്മുടെ ജീവകോശ 
ങ്ങളിലും ഈ ആഘാതം രേഖപ്ചെട്ടിരി 
ക്കണമെന്നു്‌ ന്യായമായും സംശയാക്കാ 
മല്ലൊ. ഈ ആഘാതംതന്നതെയാണ്‌ 
എനക്കു കാണാവുന്നിടത്തോളം, പടി 
ഞ്ഞാറന്‍ ശാസ്ത്രത്തിലൂടെ ഇന്നു നമ്മെ 


' പിഴിഞ്ഞെടുക്കുന്ന പുത്തന്‍ കോളനിവാ 


ഴ്‌ച്ചയകും കളമൊരുക്കുന്നതു:. 

ഇനിയും “മൂന്നാം ലോകത്തില്‍ കഴിയാ 
നുള്ള സന്തതികളെ ജനീപ്പിചു പോയാല്‍ 
മതിയോ ഈ ജനതയ്ക്കു“? എനെറയും നങ്ങ 
ടെയും ഓാരോരുത്തനേറതുമായ ഈ 
പ്രശ്‌നം നമ്മളൊന്നു ഗാഡമായി പഠി 
ക്കേണ്ടിയിരിക്കുന്നു. എത്തു പററി എന്ന 
ഠിഞ്ഞു” പ്രതിവിധി കണ്ടാലല്ലേ മുന്നോട്ട 
പോകാന്‍ കഴിയൂ... 

ഒരു സുവണ്ണക്കാലം ഉദിച്ചു പൊലിഞ്ഞ 
സ്ഥലമാണു ഇന്ത്യയെന്നു” നമുക്കല്ലാം 
അറിയാം. ആ കാലം വീണ്ടെടുക്കാന്‍ 
കഴിയുകയില്ല -അതീനു ശ്രമിക്കകയുമല്ല 


വേണ്ടതു”. മങ്ങിപ്പോയ പ്രതിഭയെ പരീ 
ശ്രമിച്ചു” ഗ്രഹണത്തില്‍നിന്നു്‌ വീണ്ടെടു 
ക്കുക. . 

കുന്തം പോയാല്‍ കുടത്തിലും തപ്പണ 
മെന്ന നാടന്‍ ചൊല്ലോര്‍ക്കുന്നോ? നമു 
കളഞ്ഞുപോയിരിക്കുന്നതു്‌ കര്‍മ്മശേഷി 
യാണു. സെല്ലുകളിലും ഒന്നു തപ്പിനോ 
ക്കണമെന്നേ പറയുന്നുളള. 

വിഷയത്തിന്‍റെ അധികാരികള്‌തു 
ശാസ്ത്രീയമായി അന്വേഷിച്ചുതുടങ്ങണ 
മെന്നു പറയാന്‍ മാത്രമാണ്‌ ഞാന്‍ ശ്രമീ 
ക്കുന്നതു. 

൫ 


കുരിശു മരണത്തിനു” 
തൊട്ടുമുമ്പു” 


(87-൦൦ പേജില്‍ നിന്നു തുടര്‍ച്ച) 
രേഖപ്പെടുത്താന്‍ പുതുമ നിറഞ്ഞതൊന്നും 
സംഭവിക്കുന്നില്ല. ചരിത്രം ഓരോആവത്ത 
നങ്ങളായി വിരസമായ ഏടുകളില്‍ മറി 
ഞ്ഞു പോകുന്നു. ചരിത്രകാരന്‍ പഴയ കഥ 
കഠം രേഖപ്പെടുത്താന്‍ പീധിക്കപ്പെടുന്നു. 
ഈ ലോകമാകെ പഴയതായിത്തിര്‍ന്നി 
രിക്കുന്നു, പഴയ ലോകത്തിലൂടെ നടന്നു” 
അവഠം പഴയ മുറിയിലെത്തി. പഴയ പ 
സ്റ്റിക്‌ പുച്ച പരിഹാസത്തോടെ തലയാ 
ട്ടന്നും നിശ്ചലക്കുട്ടത്ങളിലെഠന്നില്‍ ഒരു 
കസേരയില്‍ അവളിരുന്നു. ആരോടെങ്കി 
ലും വെറതെ സംസാരിക്കുവാന്‍, വാക്കുക 
ളില്‍ പുതിയ രൂപങ്ങരം നിരത്തിവയ്കകു 
വാന്‍ അവളില്‍ ഉത്സാഹമുണന്ന, പൊടി 
പററിക്കിടന്നിരുന്ന ചുരുക്കം ചില പുസ്ത 
കങ്ങളില്‍നിന്നു* വായിച്ചുകഴിഞ്ഞിരുന്ന 
ഒരു പുസ്റകം അവാം വീണ്ടും നിവര്‍ത്തി. 
അതില്‍ ഒരു കപ്പല്‍ ഛേദത്തേയും മുങ്ങി 
മരിച്ച ആളുകളേയും സംബന്ധിക്കുന്ന 
ചരിത്രപ്രധാനമായ വയ്മുതകഠം വെളി 
പ്പെടുത്തുന്നു. ഭൂമിയെ മുങ്ങീക്കൊണ്ടിരി 
കടന്ന ഒരു കപ്പലായി അവടം സഭല്ല ച്ചും 
കപ്പലിനുള്ളില്‍പ്പെട്ട യാത്രക്കാരിയെ 
പ്പോലെ അവക്കു; തണുപ്പും മീതിയും 
അനുഭവപ്പെട്ടു. നിവര്‍ത്തിയ പുസ്തകം 
വിരസതയോടെ മടക്കിയീട്ടു, അവഠം 
കഴിഞ്ഞ സായാഹ്നത്തില്‍ തന്നേോടെ0 
പ്പരണ്ടായിരുന്ന യുവാവിനെക്കുറിച്ചു* ആ 
ലോചിക്കാന്‍ ശ്രമിച്ചു. അയാഠം എവി 
ടെയാണ്‌” താമസിക്കുന്ന തെന്നു അവഠം 
ക്കറിയില്ലായിരുന്ന. പരിചയപ്പെട്ട 
നിമിഷം മുതല്‍ ഒരകന്ന ബന്ധുവിനെ 
പ്പോലെ അയാഠം ഒഴിഞ്ഞുനിന്നു. പഴയ 
ഒരു നോട്ടപുസ്നുകത്തില്‍ അവാം യുവാവി 
ന്‍െറ ചിത്രം വരച്ചു തുടങ്ങി...അവഠം 
കിടപ്പമുറിയിലേക്കു നടന്നു. കിടക്കയില്‍ 
അവളുടെ നഗ്നത വെളുത്ത കൂപ്പുകൈപോ 
ലെ, അവസാനിക്കാത്ത പ്രാത്ഥനയീല്‍ 
ധ്യാനനിമഗ്നമായി. കിടക്കയും കഴതുക 
വസ്‌തുക്കളും ഭീകരമായ ന്‌'ശ്ചലതയുയ 
ത്തി. അവസാനിക്കാത്ത ഉറക്കത്തിന്‍റെ 
ഇഴകളില്‍ അവളുടെ കണ്ണുകഠം അടഞ്ഞട 
ഞ്ഞുപോയി... 

പുറത്തു്‌ അപരാഹത്തില്‍; കരിയീല 
കളില്‍, പുരോഹിതന്മാരുടേയും അറവു 
കാരുടേയും കാലഭികഠം വീഴുന്ന. അവ 
രുടെ ചമ്മട്ടിവടീകഠം ക്രിസ്തൃവിന്‍െറ മുറി 
വുകളില്‍ പതിയുന്ന ശബ്‌ ഒത്ങയം കേട്ട 
തുടങ്ങി. 


കഖംകടമുമി ലക്കം 861 ചോജം $9. 
















































ഞാന്‍ 25 വയസ്സായ വിവാഹിതയാണു*. എനിക്കു? 
മുന്നരയും ഒന്നരയും വയസ്സായ രണ്ടു പെണ്‍കുട്ടികളുണ്ടു”ം 
അടുത്ത ഒരു ആണ്‍കുഞ്ഞു വേണമെന്നാഗ്രഹമുള്ളതിനാല്‍ 
പഠസക്‌ടമിയോ മിനി ഓപ്പറേഷനോ ചെയ്തിട്ടില്ല. 
കുഞ്ഞു” ജനിച്ചും ഒന്നരവര്‍ഷമായിട്ടം ഇതുവരെയും മെന്‍ 
സസ്‌ ആയിട്ടില്ല. 8 മാസത്തിനമുമ്പു” ഒരിക്കല്‍ ഡോക്‌ട 
റെക്കണു. പര।ശോധന കഴിഞ്ഞു” യാതൊരു തകരാറുമീ 
ല്ലെന്നു പറഞ്ഞു. എന്തുകൊണ്ടാണു” മെന്‍സസ്‌ ആകരത്തതു”ം 
ഭാവിയില്‍ മെന്‍സസ്‌ ആകാത്തതുകൊണ്ടു” എന്തെങ്കിലും 
തകരാറുണ്ടോ? ഉണ്ടെങ്കില്‍ അതിനു പ്രതിവിധി എന്താണ്‌? 


ഉത്തരം; 


പ്രസവാനന്തരം ആത്തവം ഉണ്ടാകുന്നതു” പലരിലും പല 
സമയത്താണു. ചിലര്‍ക്കു മുപ്പതും നാല്പതും ദിവസം ആകു 
മ്പോഴേക്കുംആത്തവം പുനരാരംഭിക്കമ്വോഠം ചിലര്‍ക്കു മൂന്നും, 
നാലും, ആറും, അതിലധികവും മാസങ്ങം കഴിഞ്ഞാണ്‌ 
ആര്‍ത്തവം ഉണ്ടാകുന്നതു”. അപൂര്‍വ്വം ചിലര്‍ക്കു ഒന്നുരണ്ടു” 
വര്‍ഷംവരെ, പ്രത്യേകിച്ച്‌ ശിശുവിനു പാല്‍ ഉരട്ടുന്നവര്‍ക്കു 
ആര്‍ത്തവം താമസിച്ച കാണുന്നുണ്ടു്‌. പാല്‍ കൊടുക്കുന്നതു 
നിറുത്തുമ്വോഠം മിക്കരപ്പാഴും ആര്‍ത്തവം തുടങ്ങും. അല്ലാത്ത 
വര്‍ക്കും സ്വമേധയാതന്നെ ആര്‍ത്തവം തുടങ്ങുന്നതായ ട്ാണു” 
കാണുന്നതു”. ആര്‍ത്തവം പുനരാരംഭിക്കാതെ ഗര്‍ഭീണിക 
ളാകുന്നുമുണ്ട്‌ . എന്നാല്‍ നേരത്തേ ഗര്‍ ഭോല്പാദനം ആഗ്രഹി 
കടന്നവര്‍ക്ക്‌ ഇതിനു ചികിത്സ സ്ൃീകരിക്കാവുന്നതാണു*. 
അപൂര്‍വ്വമായി രോഗകാരണമായിട്ടം പ്രസവാനന്തരം ആര്‍ 
മ്തവം ഉണ്ടാകാതിരിക്കാം. 


മിസസ്‌ പി തിരുവനന്തപുരം 


ചോദ്യം: 


ല ഞാന്‍ 24 വയസ്സുള്ള വിവാഹിതയാണു്‌ം എന്‍റ 





ഭത്താവു൦ സാമാന്യം ആരോഗ്യമുള്ള 29 വയസ്സുള്ള യുവാവാ 
ണു”. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട്‌ എട്ട മ:സമായി. 
അദ്ദേഹത്തിനു” വിദേശത്താണു ജോലി. ഞങ്ങരം രണ്ടര 
മാസം ഒരുമിച്ചു താമസീച്ചു. ആ അവസരത്തില്‍ മെന്‍സസ്‌ 
ഡേററുകളൊഴിച്ചു” ബാക്കി എല്ലാ ദിവസവും ലൈംഗിക 
മായി അടുത്തിട്ടണ്ടു” . എന്തേ ഡോക്‌ടര്‍ ഞാന്‍ ഗര്‍ഭി 
ണിയാകാത്തതു”? എനിക്ക്‌ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? 


ഉത്തരം; 


നിങ്ങംം വിവാഹിത രായിട്ട* എട്ട മാസമായെങ്കിലും 
രണ്ടു മാസം മാത്രമല്ലേ ഒന്നിച്ച താമസിച്ചിട്ടുളളൂ. അതിനാല്‍ 
നിങ്ങഠംക്കു തകരാറുണ്ടെന്നു സംശയിക്കാന്‍ കാരണമില്ല. 


മിസസ്‌. എസ്‌. എന൯ു.--കൊല്ലം 
ചോദ്യം; 


ഞാന്‍ 22 വയസ്സുള്ള ഒരു വിവാഹിതയാണു”. ഞങ്ങ 
ഉടെ വിവാഹം കഴിഞ്ഞിട്ടും മൂന്നര വര്‍ഷമായി ഭര്‍ത്താ 
വിനു" ഗഠംഫിലാണു' ജോലി. ഇതുവരെയും കുട്ടികളില്ല. 
രര്‍ത്താവു” ഒരു വര്‍ഷം കഴിയു മ്പോഴം രണ്ടുമാസത്തെ ലീവിനു 
പരുംഭ കഴിഞ്ഞ പ്രാവശ്യം ലീവിനു വന്നപ്പോഠം ഞങ്ങാം 
രണ്ടുപേരും ഒരു വിദശ്ധ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു പരി 
ശോധിപ്പിച്ചു. അപ്പോരം ഭര്‍ത്താവിന൦ണു” കുഴപ്പമെന്നും 
ശുകം പരി ശോധിച്ചപ്പോഠം ബീജം കുറവാണെന്നും ആറുമാസം 
Becadaഴan എന്ന ഗുളിക കഴിക്കണമെന്നു പറഞ്ഞു, ഇപ്പ്യോഠം 
ഗുളിക കഴിച്ചു കൊണ്ടിരിക്കുകയാണു'. ഈ ഗുളിക കഴിച്ചാല്‍ 
ബീജത്തിന്‌ ഇംപ്രപൃവ”മെന്‍റ്‌ ഉണ്ടാകുമോ? അടുത്ത 


പ്രാവശ്യം വരു മ്പോഴെങ്കിലും ഞങ്ങഠാക്കു” ഒരു കുഞ്ഞുണ്ടാകു 
മോ ഡോക്‌ടര്‍? 


ഉത്തരം: 


ശുഭം ഭരിക്കല്‍ പരിശോധിച്ചിട്ട്‌? ബീജം ആവശ്യ 
ത്തിലും കുറവാണെന്നു തീര്‍ച്ചപ്പെടുത്തുന്നതു ശരിയായിരിക്ക 
യില്ല. രണ്ടുമൂന്നു മാസം ഇടവിട്ടു പരിശോധിച്ചു” എല്ലാ 
പരിശോധനകളിലും ബീജം കുറവാണെന്നു കണ്ടാല്‍ മാത്രമേ 
ശുകം തകരാറുള്ളതാണെന്നു തീര്‍ച്ചപ്പെടുത്താവു. ശുക്ടൂത്തിന്‌ 
തകരാറുണ്ടെന്നു തീര്‍ച്ചയായാല്‍ അതു ശരിയാക്കുന്നതിനുള്ള 
മാര്‍ഗ്ലുങ്ങഠം കുറവാണു്‌. 










; Business Execuhyes 
' BOMBAY -Mrs. Mrinaim Gegde 
. Phone; Office 230315 Res 916622 


NEW DELHi-Mrs. Deepak Dawar 
Phone: Oilice 38531} Res. 618000 


Phone: 456750 








CALCUTTA-Mrs, Aloka Guha 


BANGALORBE-Mrs. Min: Jayaprakash 
Phone: Office 576808 Res. 55199 


Published by M. ൪. Sreenivasan on behalf of Laisa Publiatcions Private Ltd. Trivandrum-695024 and painted by 
him a! Rav! Printers & Publishers Pvt. Ltd. KAUMUDI BUILDINGS, Trivandrum-695 024. Editor: M. > MANL 


. MADR AS-Mrs. Nirmaia Menon 
Phone: Office 86649 Res. 81407 


COCHIN-Mrs Mangas Nayak 
Phone: Office 37228 Res. 37234 





തതോ യാള്‍ യായ പാലായെ ്വാാ്നന 


വദനകാന്തി അണിഞ്ഞു വന്ന വോ, 
വരണദാലയത സ്വീകരിയുവാന്‍ 
നം. തക്കസമയത്തു തക്ക ഉപദേശം - 


അതെന്‍െറ ഭാവിയുടെ മുഖം 
തന്നെമാററി 


















അവളെ ഒന്നു കാണണമായിരല്‍ന്നു ! ഒരുങ്ങിയീറങ്ങി 
യപ്പോഠം പെണ്ണങ്ങ സുന്ദരിയായി. കോളജിലെ 
മിക്ക കൂട്ടുകാരും വന്നിരുന്നു. മിക്കവരുടെയും 
കല്യാണം കഴിഞ്ഞത്തെ ! സത്യത്തില്‍ എനിക്കല്പം 
സങ്കോചവും തോന്നി. ആ ശ്മുഭമുഹൂത്തം 
എനിക്കിനി എന്നാണാവോ Pies 

ഞാനും കമലയും മണ്ഡപത്തിനട്ടത്താണു” നിന്നതു”. 
പിന്നില്‍ ഒരു ശബ്ദം. ഒരു വല്യമ്മ ഒരു ചെറുപ്പക്കാ 
രനോട്ട ചോദിക്കുകയാണ്‌. “ലേക്ഷ്മിയെപ്പററി 
നിനക്കെന്താ അഭിപ്രായം ??. ഉടനെ അയാഠം 
പറഞ്ഞു. “കോണാന്‍ തെററില്ല; പക്ഷെ, മുഖത്തെ 
മുഖക്കുരു കണ്ടോ??? 

പെട്ടെന്നു ഞാന്‍ തിരിഞ്ഞുനോക്കി. എനിക്കു 
കരയണമെന്നു പോലും തോന്നി. മുഖക്കുരു കല്യാണ 
ത്തെ തടസ്സുപ്പെടുത്തുമെന്നു” എനിക്കറിയില്ലായിരുന്നു. 
കമലയ്തു കാര്യം മനസ്സിലായെന്നു തോന്നുന്നു. 
നിനക്കും എന്നെപ്പോലെ ക്കിയറസ്ില്‍ 
ഉപയോഗിച്ചുകൂടെ., അല്ലെങ്കില്‍, മുഖത്തെ പാട്ട 
മായുകയില്ല?? അവഠം ഉപദേശിച്ചും 


ഫലം നല്‍കുന്ന ഉപദേശം 

ഞാന്‍ അവളുടെ മുഖത്തു നോക്കി. എന്തു ഭംഗി. . 
മ്കിയാസില്‍ തന്നെ ഉപയോഗിച്ചു നോക്കണമെന്നു 
ഞാന്‍ മനസ്സിജലുറച്ചു. കാരണം, മുഖക്കുരുവിനെ 
അകററുന്ന ഓഷധ ഘടകങ്ങഠം ചേര്‍ത്തു 
പ്രത്യേകം നിമ്മിച്ചതാണതു”. 

ക്ലിയറസില്‍ ഞാന്‍ ഉപയോഗിച്ചു തുടങ്ങി. മുഖം 
കഴുകി വൃത്തിയാക്കി, ദിവസവും മൂന്നുനേരം വീതം. 
സത്യം പറയട്ടെ. എന്‍റ മുഖത്തു വൃത്യാസം 
പ്രകടമായി. മുഖക്കുരു തികച്ചും നീയന്ത്രണത്ത? 
ലായി. ഒന്നൊന്നായി അവ മറയാന്‍ തുടങ്ങി. 
രസമതല്ല. ഇപ്പോഠം എനിയ്ക്കും ഒരു 
കല്യാണാലോചന. അട്ടത്ത തിങ്കളാഴ്ച എന്നെ 
കാണാന്‍ ഒരാഠം വരുന്നത്രെ..- 


ക്രിയറസില്‍ മാത്രമാണ്‌” 3 വിധം 
പ്രവര്‍ത്തിക്കുന്നതു” 


മുഖക്കുരുവിനെ തുറക്കുന്നു. 
ജെറാടോലിററിക്ഷ പ്രവര്‍ത്തനമുള്ള പ്രത്യേക രഷധ 
ശക്തിയാല്‍ മുഖക്കരുവിന്‍െറ മുഖപ്പ്‌ അടര്‍ന്നു പോകാന്‍ 
സഹായിക്കുന്നു. 


മുഖക്കുരുവിനെ അകററുന്തു. 
മുഖക്കുരു ഞെക്കി തകരാറാക്കാതെതന്നെ , അതിന്‍െറ 
ഉള്ളിലെ ദഷഴടഴ വാര്‍ന്നുപോകാന്‍ സഹായിക്കുന്നു . 


ന്നു 
മുഖക്കുരുവിനെ ഉണക്കുന്നു. 
പ്രത്യേക ചേരുവയായ ബെന്‍റാനൈറന, എണ്ണക്ളഴത 
ലിനെ വലിച്ചെടുത്തുഴ മഖക്കരു വീണ്ടും ഉണ്ടാക്ാതിതിക്കാഃ 


സഹായിക്കുന്നു. 














കഴിഞ്ഞൊരു ദിവസം. രാധയുടെ കല്യാണമായിരുന്നു. 


0BM/7086 ML 








